| 


ഭരണം തകരുമോ? 
കോണ്‍ഗ്രസില്‍ ആന്‍റണി ഗ്രൂപ്പും 
കരുണാകരപക്ഷവും നടത്തുന്ന 
സന്ധിയില്ലാത്ത യുദ്ധം കേരളത്തിലെ 
രാഷ്ട്രീയ ജീവിതത്തില്‍ അനിശ്ചിതത്വം, 
സൃഷ്ടിച്ചിരിക്കുന്നു. ഇരു [ഗൂപ്പുകളുടെയും 
നിലപാടുകളെ വിലയിരുത്തുകയാണ്‌ ശ്രീ. 
യേശുദാസ്‌ വില്യംസിന്‍െറ റിപ്പോര്‍ട്ട 
ഇന്‍റര്‍വ്യൂ 

9 

ശ്രമക്കേടുകള്‍ക്ക്‌ പിന്നില്‍ 
കരുണാകരനും മുരളിയും 
കേരളത്തിലെ കോണ്‍ഗ്രസിന്‍െറ 
ചരിത്രത്തിലെ ഇരുള്‍ നിറഞ്ഞ 
കാലമായിട്ടാണ്‌ ശ്രീ. കരുണാകരന്‍െറ 
ഭരണത്തെ (ശീ. വി.എം. സുധീരന്‍ 
കാണുന്നത്‌. തന്‍െറ കാഴ്ചപ്പാട്‌ അദ്ദേഹം 
വിശദീകരിക്കുന്നുപ്ശീ. 
എം.എം.സുബൈറുമായി നടത്തിയ 
കൂടിക്കാഴ്ചയില്‍ 


26 

ചരിരതത്തിന്‌ ഇടവേളകളില്ല 
സ്വത്രന്തമായൊരു ചിന്താശൈലിയുടെ 
ഉടമയായ ശ്രീ. എം.എന്‍. വിജയനുമായി 
ശ്രീ. എ.വി. അനില്‍കുമാര്‍ നടത്തിയ 
ഇന്‍റര്‍വ്യൂ. 

ഫീച്ചര്‍ 


12 

ഇതാ ഒരു ഗാന്ധിയന്‍ 
പ്രകൃതി ജീവനത്തിന്‍െറ ദേഹവും 
ദേഹിയുമായിത്തീര്‍ന്ന (ശീ. 
വര്‍മ്മാജിയെക്കുറിച്ച്‌ ശ്രീ. എസ്‌. 
അശോക്കുമാര്‍ എഴുതിയ ഫീച്ചറിന്‍െറ 
അവസാനഭാഗം. 


15 

റഷ്യ ആഭ്യന്തര 

യുദ്‌ ധത്തിലേക്കോ? 
യെല്‍റ്റ്‌സിന്‍െറ റഷ്യ ഏതു 
ദിശയിലേക്കാണ്‌ 

നീങ്ങിക്കൊണ്ടിരിക്കുന്നത്‌ ? ലണ്ടന്‍ സ്‌കൂള്‍ 
ഓഫ്‌ ഇക്കണോമിക്‌സില്‍ ഗവേഷണപഠനം 
നടത്തുന്ന (ശീ. രാജഗോപാല്‍ ആ 
ചോദ്യത്തിന്‌ ഉത്തരം കണ്ടെത്തുന്നു. 


മാര്‍ച്ച്‌ 15, 1992 
വില: 4 രൂപ 


19 
മാടമ്പ്‌ മനയുടെ 
കാലനിക്‌ ഷേപങ്ങള്‍ 


മലയാള സാഹിത്യത്തില്‍ തന്‍േറതായ 
'“ആകാശ ത്തിന്‌ അവകാശിയായ ശ്രീ. 
മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍െറ ജീവിതത്തിലൂടെ 
നമ്പൂതിരി സമുദായത്തില്‍ കൊടുങ്കാറ്റടിച്ച 
ദിവസങ്ങള്‍ പുനരാവിഷ്‌ ക്കരിക്കുകയാണ്‌ 
ശ്രീ. കള്ളിക്കാട്‌ രാമചന്ദ്രന്‍. 


ലേഖനം 


11 

കാശ്മീരും 
കേരളവും---മറുപുറം 
ശ്രീ. ടി.എന്‍. ഗോപകുമാര്‍ 


23 
ഇ്ില്ലാകണ്‍സിലുകള്‍ 
നിര്‍ത്തലാക്കണം 

ശ്രീ. വെട്ടൂര്‍ രാമന്‍നായര്‍ 


24 

മൊറാര്‍ജി 
പിറന്നാളാഘോഷിക്കുമ്പോള്‍ 
ശീ. എം.പി. നാരായണപിള്ള 


40 

നമുക്കുവേണ്ടി രൂപകല പന 
ചെയ്ത രപപഞ്ചാ 

ശ്രീ. എം. ഹരികുമാര്‍ 


43 

വംശവ്ൃക്‌ ഷത്തില്‍ നിന്നും 
ഒരു ഹരിതപ്രതം 

ശ്രീ. വി.കെ. ഉണ്ണിക്കൃഷ്ണന്‍ 


കവിത 
29 


പിറവി 
ശ്രീ, സച്ചിദാനന്‌ ദന്‍ 


32 

ചാകുവോളം തൂക്കിലിടുക 
ശ്രീ. ചെമ്മനം ചാക്കോ 

കഥ 

30 

കൊടുംഭീകരന്‍ 

ശ്രീ. എന്‍. ര്രഭാകരന്‍ 


നോവല്‍ 


35 
വേര്‍പാടുകളുടെ 
വിരൽപ്പാടുകൾ 
ശ്രീ. സി. രാധാകൃഷ്ണന്‍ 


45 
സാഹിതൃവാരഫലം 
ശ്രീ. എം. കൃഷ്ണന്‍നായര്‍ 


കാര്‍ട്ടൂണ്‍ 


50 
ബോബനും മോളിയും 
ശീ.ടോംസ്‌ 


മുഖചിശ്രം: കളര്‍ ചിതം: 
ശ്രീ. ആര്‍. ഗോപാലകുഷ്‌ ണന്‍ , 


ഓട്ടോണമസ്‌ 
കോളേജുകളെപ്പറ്റി 


യാണീ കുറിപ്പ്‌. വളരെ 
| അറിയപ്പെട്ടിട്ടുളളതും ആഴത്തില്‍ പരിശോധ 
നയര്‍ഹിക്കുന്നതുമായ ഒരാശയമാണ്‌ ഓട്ടോ 
ണമസ്‌ കോളേജുകള്‍. പെട്ടെന്ന്‌ തള്ളിക്കള 
യാന്‍ തക്ക കാരണങ്ങളൊന്നും ശ്രീ. 
സഹദേവന്‍ അവതരിപ്പിച്ചുകാണുന്നില്ല. നമ്മു 
ടെ സാമൂഹ്യപശ്ചാത്തലത്തില്‍ ഈ പരീ 
ക്ഷണം പരാജുയപ്പെട്ടേക്കുമോ എന്ന ആശ 
കയാണ്‌ ലേഖകന്‍. ദുരുപയോഗപ്പെടുത്താ 
നുള്ള സാദ്‌ ധ്യതയുളളതുകൊണ്ട്‌ സ്വാതന്ത്ര ഠം 
തന്നെ വേണ്ട എന്നു വാദിക്കുന്നതുപോലെ 
യാണത്‌. 

ഓട്ടോണമസ്‌ കോളേജുകള്‍ എന്ന ആശയം 
എങ്ങനെ ഉണ്ടായെന്നോ അതിന്‍െറ പത്യ 
കതകള്‍ എന്തെന്നോ ലേഖനത്തില്‍ വിശദീക 
രിച്ചുകണ്ടില്ല. കോളേജുകളുടെയും യൂണി 
വേഴ്‌സിറ്റികളുടെയും എണ്ണം വളരെ കുറവാ 
യിരുന്ന കാലത്താണ്‌ അഫിലിയേറ്റിങ്ങ്‌ 
യൂണിവേഴ്‌സിറ്റികള്‍ രൂപംകൊണ്ടത്‌ . കോളേ 
ജുകള്‍ക്കുവേണ്ടി പരീക്‌ ഷനടത്തലും ബിരുദ 
ങ്ങള്‍ നല്‍കലുമായിരുന്നു ആ സ്ഥാപനങ്ങ 
 ജടെ (പധാനചുമതല. വിദ്യാഭ്യാസപദ്‌ ധതി 
കളിലും കരിക്കുലത്തിലും എന്തെങ്കിലും മാറ്റം 
വേണമെങ്കില്‍ കോളേജുകള്‍ യൂണിവേഴ്സി 
റ്റിയെ ആശ്രയിക്കണം. യൂണിവേഴ്‌സിറ്റികളില്‍ 
നിന്നും എന്തെങ്കിലും നിര്‍ദ്ദേശങ്ങള്‍ ലഭി 
ക്കാനോ നിര്‍ദ്ദേശങ്ങളിലുളള അവ്യക്തത 
കള്‍ക്കു വിശദീകരണം ലഭിക്കാനോ വേണ്ടി 
വരുന്ന കാലവിളംബം വലിയ ബുദ്ധിമുട്ടു 
സൃഷ്ടിച്ചു പലപ്പോഴും. സ്വാത്രന്ത്യലബ്ധി 
ക്കുശേഷം കോളേജുകളുടെ എണ്ണം അമിത 
മായി വര്‍ദ്ധിച്ചു. സമൂഹത്തിന്‍െറ ഉദ്ധാരണം 
ലക്ഷ്യമാക്കി സ്ഥാപിതമായിട്ടുളള ഈ 
സ്ഥാപനങ്ങള്‍ സമൂഹത്തിന്‍െറ എല്ലാ ദൂഷ്യ 
ങ്ങളുടേയും വലയില്‍പ്പെട്ടു. നമ്മുടെ സമൂഹ 
| ത്തിന്‍െറ പപശ്നങ്ങള്‍ പലതാണ്‌. സ്ഥല 
കാലഭേദമനുസരിച്ചു ്രശ്‌നങ്ങള്‍ വിവിധങ്ങ 
ളാണ്‌ . അവയ്ക്കു പരിഹാരം തേടുന്നത്‌ 
വൈവിദ്‌ ധ്യ സമീപനങ്ങളുടെ സഹായത്തോ 
ടെയാവും. ചില പ്രശ്‌നങ്ങള്‍ക്ക്‌ ഉടന്‍ 
പരിഹാരം വേണ്ടിവരും. ഒരു കലാശാല 
കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങള്‍ അതിന്‍െറ 
ഗ്രത്യേകചുറ്റുപാടുകളുടെ രപത്യേകതകള്‍ പ്ര 
തിഫലിപ്പിക്കുന്നവയാകണം. മാറ്റങ്ങള്‍ക്കും 
പരിഷ്‌കരണങ്ങള്‍ക്കും വേണ്ട തീരുമാനങ്ങള്‍ 
അപ്പപ്പോള്‍ എടുക്കേണ്ടിവരും. ഇതിനൊക്കെ 
'ഇന്നത്തെ അഫിലിയേറ്റിങ്ങ്‌ സ്രമ്പദായം 
-ഉതകുന്നില്ല. കൂടുതല്‍ കാര്യക്ഷമതയോടെ 
പരിഷ്‌ കാരങ്ങള്‍ നടപ്പിലാക്കാന്‍ ചെറിയ 
'ചെറിയ സ്ഥാപനങ്ങള്‍ക്ക്‌ എളുപ്പം സാധിക്കും. 
ഈ പശ്‌ ചാത്തലത്തലാണ്‌ അക്കാദമിക്‌ 
സ്വാത്രന്ത്യത്തെ 1964-66ലെ വിദ്യാഭ്യാസ 
കമ്മീഷന്‍ ദര്‍ശിച്ചത്‌. പാണ്ഡിത്യത്തിനും 
വൈശിഷ്ട്യത്തിനും വേണ്ടിയുള്ള ഒരു ബൌ 
ദ്ധിക കാലാവസ്ഥയിലേക്ക്‌ രാജ്യത്തെ 


കലാകമുദി 4 


ഓട്ടോണമസ്‌ കോളേജുകളെപ്ഛറ്റി ശ്രീ. 
പി.സഹദേവന്‍ എഴുതിയ ലേഖനനത്തെപ്പറ്റി 
കുറച്ചുമാധ്തം 


നയിക്കാന്‍ ഈ സ്വാത്രന്ത്യം ഉതകും എന്ന 
ധാരണയാണിതിന്‌ ഉപോല്‍ബലകം. കരി 
ക്കുലം ഡിസൈന്‍ ചെയ്യാനും പഠിക്കാനും 
പഠിപ്പിക്കാനുമുള്ള സ്രമ്പദായങ്ങള്‍ നിർദ്ദേ 
ശിക്കാനും പരീക്ഷണങ്ങള്‍ നടത്താനും, 
സ്വന്തം കോഴ്‌സുകളും പരീക്ഷകളും നിര്‍ണ്ണ 
യിക്കാനും കോളേജുകള്‍ക്ക്‌ സ്വാതന്ത്യം 
നല്‍കേണ്ടത്‌ ആവശ്യമാണെന്ന്‌ 1986ലെ 
നാഷണല്‍ പോളിസി ഓണ്‍ എഡ്യൂക്കേഷന്‍ 
നിര്‍ദ്ദേശിച്ചിരുന്നു. ചുരുക്കത്തില്‍ അദ്ധ്യാ 
പകര്‍ക്കും വിദ്യാര്‍ത്ഥികള്‍ക്കും അവരുടെ 
സൃഷ്ടിപരമായ കഴിവുകളെ പ്രയോളുന 
പ്പെടുത്താനും, അദ്‌ ധ്യാപനത്തിന്‍െറ നിലവാരം 
ഉയര്‍ത്താനും, പരീക്ഷകളും ഗവേഷണവും 
നന്നാക്കാനും, സമൂഹത്തിന്‍െറ ആവശ്യങ്ങ 
ളോട്‌ വേഗത്തില്‍ പ്രതികരിക്കാനും ഓട്ടോ 
ണമസ്‌ കോളേജുകള്‍ക്കു കഴിയും. ഏതാണ്ടി 
തൊക്കെയാണ്‌ ഓട്ടോണമസ്‌ കോളേജ്‌ 
എന്ന സങ്കല്‍പ്പത്തിന്‌ ജ്രീവന്‍നല്‍കാന്‍ യൂണി 
വേഴ്‌സിറ്റി ഗ്രാന്‍റ്സ്‌ കമ്മീഷനെ പ്രേരിപ്പിച്ചത്‌. 
ഈ മേന്മകളെ “ആദര്‍ശങ്ങളുടെ പരിവേഷ 
മായി മാതം കാണുന്ന ലേഖകന്‍ അവയുടെ 
ആവശ്യകതയിലേക്കും അവ നേടാന്‍ എന്തു 
കൊണ്ട്‌ നമുക്ക്‌ ശശമിച്ചുകൂടാ എന്ന ചോദ്യ 
ത്തിലേക്കും കടക്കാതെ, ഇന്നുള്ള അഫിലി 
യേറ്റിങ്ങ്‌ യൂണിവേഴ്‌സിറ്റി സ്രമ്പദായത്തിന്‍െറ 
പരാജയത്തെ ലാഘവവബ്ുദ്‌ ധിയോടെ കാണു 
ന്നു. ഇന്നത്തെ യൂണിവേഴ്‌സിറ്റി സ്രമ്പദായ 
ത്തിന്‍െറ പരാധീനതകള്‍ എളുപ്പം പരിഹരി 
ക്കാമെന്നു നിര്‍ദ്ദേശിക്കുകയും കൂടി ചെ 
യ്തിരിക്കുന്നതു വായിച്ചാല്‍ മനസ്സിലാവുന്നത്‌ 
ലേഖകന്‍ അവയെപ്പറ്റി ചില 'പൊതുധാരണ 
കളേയുളളുവെന്നല്ലേ? (പീഡിരഗി കോഴ്സ്‌ 
മാറ്റുകയും പ്രൈവറ്റ്‌ രജിസ്‌ ട്രേഷന്‍ നിറുത്തു 
കയും ചെയ്താല്‍ മതി ഇന്നത്തെ ദുരവസ്ഥ 
ഇല്ലാതാവും എന്നദ്ദേഹം നിര്‍ദ്ദേശിച്ചിരി 
ക്കുന്നു! 
ലേഖകന്‍െറ മറ്റൊരു ധാരണ ഇന്നുള്ള 
സര്‍വ്വകലാശാലകളുടെ സംവിധാനങ്ങള്‍ ന യാ 
യമായ താല്‍പ്പര്യങ്ങള്‍ ചവിട്ടിമെതിക്കപ്പെടാ 
തിരിക്കാനും, കുറുക്കുവഴികളിലൂടെ ആര്‍ക്കും 
അനര്‍ഹമായ നേട്ടങ്ങള്‍ കൊയ്യാതിരിക്കാനും, 


പരീക്‌ ഷകളുടെ നടത്തിപ്പിലും മൂല്യനിര്‍ണ്ണയ 


ഫാക്കല്‍ട്ടി, അക്കാദമിക്‌ കണ്‍സില്‍, ഫി 
നാന്‍സ്‌ കമ്മറ്റി ആദിയായ ചട്ടക്കൂടുകളെ 
പൊക്കിക്കാണിക്കുന്നു. ഇത്തരം സംവിധാന 
ങ്ങള്‍ ഒന്നുമില്ലാത്തതുകൊണ്ട്‌ എന്തു താ 
ന്തോന്നിത്തവും കാണിക്കാനുള്ള സ്വാത്യന്ത്യ 
മാണ്‌ ഓട്ടോണമസ്‌ കോളേജുകള്‍ക്കുളള 
തെന്നാണ്‌ ധ്വനിപ്പിക്കുന്നത്‌ . പക്ഷേ, ലേഖ 
കന്‍ തന്നെ ഒരിടത്ത്‌ പറഞ്ഞിരിക്കുന്നു: “ഒരു 
മിനിസര്‍വ്വകലാശാല പോലുണ്ടാവും ഒരു 
സ്വയംഭരണ കോളേജ്‌ ''. ഇതു പറഞ്ഞതിനു 
. ശേഷം കോളേജിന്‍റെ ഭരണത്തിന്‍െറയും, 
അക്കാദമിക്‌ തലത്തില്‍ തീരുമാനമെടുക്കുന്ന 
ബോഡികളെപ്പറ്റിയും പരീക്ഷ, അഡ്മിഷന്‍ | 
ഇത്യാദികാര്യങ്ങള്‍ക്കായുള്ള സംവിധാന 
ത്തെപ്പറ്റിയൊക്കെയും ലേഖകന്‍ പരാമര്‍ശിച്ചി 
ട്ടുണ്ട്‌. ചുമതലാബോധമുളള, ആത്മാര്‍ത്ഥ 
തയും സത്യസന്ധതയുമുളള അദ്ധ്യാപകര്‍ 
' ഉണ്ടെങ്കില്‍ നല്ല സ്വയംഭരണ കോളേജുകള്‍ 
നടത്തിക്കൊണ്ടുപോകാം എന്നതിന്‌ തര്‍ക്ക 
മില്ല. സമൂഹം ദുഷിച്ഛനാറാന്നു, സ്വജന 
പക്ഷപാതവും, കോഴയും ശിപാര്‍ശയും 
കൊടികുത്തിവാഴുന്നു. അത്തരമൊരു സാമൂഹ്യ , 
വ്യവസ്ഥിതിയില്‍ തനിക്ക്‌ സത സന്‌ ധതയും, 


നീതിബോധവും, ആത്‌ മാര്‍ത്ഥമായ (പവര്‍ 


ത്തനവും ചെയ്യാന്‍ പററുമോ എന്നു സന്ദേഹി 
ക്കുന്ന അദ്ധ്യാപകര്‍ക്ക്‌ ഓട്ടോണമസ്‌ കോ 
ളേജ്‌ ദഹിക്കില്ല തീര്‍ച്ച. 

ഇവിടെ (പസക്തമായ മറ്റൊരു കാര്യമുണ്ട്‌. 
ഇന്ന്‌ നമുക്കുള്ള കോളേജുകളില്‍ എത്രയെണ്ണം 
ഓട്ടോണമസ്‌ ആകാന്‍ അര്‍ഹമായവയുണ്ട്‌ ? 
ഓട്ടോണമി ചോദിച്ചു വാങ്ങണ്ട അംഗീകാരമല്ല; 
ഓട്ടോണമി ആര്‍ജിക്കേണ്ട അര്‍ഹതയാണ്‌.. 
ഓട്ടോണമി ലഭിക്കാന്‍ യു.ജി.സി. നിശ്ചയി 
ച്ചിട്ടുളള നിബന്ധനകള്‍ താഴെപറയുന്നവ 
യാണ്‌. 

1. അക്കാദമിക്‌ ്രശസ്തിയും മുന്‍കാല 
ങ്ങളില്‍ കോളേജിന്‌ പരീക്‌ ഷാഫലം വഴിയും 
മറ്റും ലഭിച്ച നേട്ടങ്ങള്‍. 

2. അദ്ധ്യാപകരുടെ അക്കാദമിക്‌ നേട്ടങ്ങള്‍. 

3. വിദ്യാര്‍ത്ഥികളുടെ ര്പവേശനത്തിനുളള 
നിബന്ധനകളും അദ്ധ്യാപക നിയമനത്തി 
ന്‍െറ മാനദണ്ഡവും. 

4. കോളേജിലെ ല്ൈബറി, ക്ളാസ്സുമറി 
സകര്യങ്ങള്‍, ലാബറട്ടറി ഉപകരണങ്ങള്‍. 

5. സ്ഥാപനം നടത്തുന്നതിന്‍െറ പിന്നിലെ 
പ്രേരണ അക്കാദമിക പരിഗണനയാണോ? 

6. സ്ഥാപനത്തിന്‍െറ നടത്തിപ്പിനായി 
ലഭ്യമായ സാമ്പത്തികശേഷി. 

7. മാനേജുമെന്‍റ്‌ അദ്ധ്യാപക/അന 
ദ്ധ്യാപക-വിദ്യാര്‍ത്ഥി അഭിരപായങ്ങള്‍ മാ 
നിക്കാറുണ്ടോ? 

8. മികച്ച വൈദഗ്ദ്ധ ത്തിനും, ഗവേഷ 
ണത്തിനും, പരീക്‌ ഷണത്തിനും ബോധന 
രംഗത്ത്‌ പരിഷ്‌ കാരങ്ങള്‍ വരുത്താനും നവീ 
കരണത്തിനും അദ്ധ്യാപകര്‍ക്ക്‌ എൃതത്തോളം 
സ്വാത്രന്ത്യം ലഭിക്കുന്നുണ്ട്‌ ? 


ത്തിലും അഴിമതികള്‍ കടന്നുകൂടാതിരിക്കാനും, 3 
എല്ലാം സഹായകമാണെന്നാണ്‌ . ഈ ധാര ! $ 
ണയ്ക്ക്‌ താങ്ങായി ലേഖകന്‍ സെനറ്റ്‌, 7 
സിന്‍റിക്കേറ്റ്‌, ബോര്‍ഡ്‌ ഓഫ്‌ സ്റ്റഡീസ്‌, | 4 


ഓട്ടോണമസ്‌ 
മുതലകള്‍ നിറവേറ്റാന്‍ ഗവേണിങ്ങ്‌ ബോഡി, 
അക്കാദമിക്‌ കണ്‍സില്‍, ബോര്‍ഡ്‌ ഒഫ്‌ 
സ്റ്റഡീസ്‌ എന്നീ സംവിധാനങ്ങളാണ്‌ നിര്‍ 
ദ്‌ ദേശിക്കപ്പെട്ടിട്ടുളളത്‌ . ഇതിനും പുറമേ 
ഫിനാന്‍സ്‌ കമ്മറ്റി, പ്ളാനിങ്ങ്‌ ആന്‍റ്‌ 
ഇവാല്വേഷന്‍ കമ്മറ്റി, രഗീവന്‍സസ്‌ / അപ്പീല്‍ 
കമ്മറ്റി, പരീക്‌ ഷാകമ്മറ്റി, അഡ്മിഷന്‍ കമ്മറ്റി, 
ലൈൈബറി കമ്മറ്റി, വിദ്യാര്‍ത്ഥി ക്‌ഷേമകമ്മറ്റി 
മുതലായ ഉപദേശകസമിതികളും വേണം. 
ഗവേണിംഗ്‌ ബോഡിയില്‍ മാനേജുമെന്‍റിന്‍െറ 
മൂന്നു ര്രതിനിധികള്‍, രണ്ടു സീനിയര്‍ 
അദ്ധ്യാപകര്‍, ഒരു യൂണിവേഴ്‌സിറ്റി നോമിനി, 
ഒരു സംസ്ഥാന സര്‍ക്കാര്‍ നോമിനി, ഒരു 
യു.ജി.സി. നോമിനി, രപിന്‍സിപ്പല്‍ ഇതയും 
പേര്‍ ആണ്‌. രണ്ടുകൊല്ലമാണ്‌ ഭരണകാലാ 
വധി. അക്കാദമിക്‌ കൌണ്‍സിലില്‍ പിന്‍ 
സിപ്പല്‍, എല്ലാ വകുപ്പുതലവന്മാരും, കോളേ 
ജിനുപുറമേനിന്നും നാല്‌ വിദഗ്‌ ദ്ധര്‍ (വ്യവ 
സായം, വാണിജ്യം, നിയമം, വിദ്യാഭ്യാസം, 
വൈദ്യം, എന്‍ജിനീയറിങ്ങ്‌ തുടങ്ങിയ വിഷ 
യങ്ങളിലെ വിദഗ്ദ്ധര്‍), യൂണിവേഴ്‌സിറ്റിയുടെ 
മൂന്നു പ്രതിനിധികള്‍, സംസ്ഥാന സര്‍ക്കാരി 
ന്‍െറ ഒരു പ്പതിനിധി, രണ്ട്‌ ബിരുദാനന്തര 
വിദ്യാര്‍ത്ഥികള്‍, രണ്ടു ബിരുദവിദ്യാര്‍ത്ഥി 
കള്‍, ഓഫീസിലെ മേധാവി എന്നിവര്‍ 
അംഗങ്ങളായിരിക്കും. ബോര്‍ഡ്‌ ഒഫ്‌ സ്റ്റഡീ 
സില്‍ അതതു വകുപ്പുതലവന്‍, അഞ്ചുകൊല്ലം 
പഠിപ്പിച്ചുപരിചയമുളള എല്ലാ അദ്‌ ധ്യാപകരും, 
അക്കാദമിക്‌ കണ്‍സില്‍ നോമിനേറ്റു ചെയ്യുന്ന 
രണ്ട്‌ വിദഗ്ദ്ധര്‍, യൂണിവേഴ്‌ സിറ്റി നോമിനേറ്റു 
ചെയ്യുന്ന ഒരു വിദഗ്ദ്ധന്‍, ജ്രതയും 
പേരുണ്ടാവും. 

ചുരുക്കത്തില്‍ നടത്തേണ്ട കോഴ്‌സുകള്‍, 
അവയ്ക്കുവേണ്ട സിലബസ്സ്‌, ബോധനരീതി 
കള്‍. കാലയളവ്‌, ചോദ്യക്കടലാസുണ്ടാക്കല്‍, 
പരീക്ഷനടത്തല്‍, ഉത്ത്രക്കടലാസു പരിശോ 
ധന, ഡിഗ്രിക്ക്‌ ശിപാര്‍ശചെയ്യല്‍ എല്ലാം 
അതതുകോളേജില്‍ നടത്തണം. പരീക്ഷ 


ശോധിക്ചമാര്‍ക്കിട്ട ഉത്തരക്കടലാസുകള്‍ വി 

ദ്യാര്‍ത്ഥികള്‍ക്കു തിരിച്ചു കൊടുക്കണം. 
ഇതെല്ലാം നേട്ടങ്ങള്‍ തന്നെയാവും. 

സ്വകാര്യമാനേളുമെന്‍റുകള്‍ ഈ സ്വാ 

ത്രന്ത്യം ദുരുപയോഗപ്പെടുത്തുമെന്നാണെങ്കില്‍ 

സര്‍ക്കാര്‍ കോളേജുകളില്‍ ഇതൊന്നു പരീ 

ക്‌ ഷിക്കാനായി ഒരു ശ്രമമെങ്കിലും നടത്തി 

നോക്കിക്കൂടെ? 

പ്രൊഫസര്‍ എം.കെ. പ്രസാദ്‌ 

ഗിരിനഗര്‍ 

കൊച്ചി. 


പറക്കല്‍ ടി. ബാലകൃഷ്ണനു 

നായരുടെ സമ്പൂര്‍ണ്ണകൃതികള്‍ 
യശഃശരീരനായ ചിറക്കല്‍ ടി. ബാല 
കൃഷ്ണന്‍ നായരുടെ സമ്പുാണ്ണകൃതികള്‍ 
“സമാഹരിച്ചു ്പസിദ്ധം ചെയ്യുന്നതിനുളള 
'ഉദ്യമത്തിലാണ്‌ ചിറക്കല്‍ ടി. മെമ്മോറിയല്‍ 


കോളേജിന്‍റെ ഭരണചു 


നിരന്തരമായ മുല്യനിര്‍ണ്ണയരീതിയാവും. പരി 


കള്‍ച്ചറല്‍ ഫോറം. ബാലകൃഷ്ണന്‍ നായരുടെ 
' ധാരാളം (പബന്ധങ്ങള്‍ ആനുകാലികങ്ങളില്‍; 


ഈ ഫ്ളാററില്‍ ഒററയ്‌ ക്കാവുമ്പോള്‍ സല്ലപി 
ക്കാന്‍ അക്ഷരങ്ങള്‍ മാതം. ഒരു കഥയെഴുതാ 
നുള്ള ആത്മധൈര്യം നല്‍കിയതും ഈ ഏകാന്തത 


തന്നെ... 


പത്തു വര്‍ഷങ്ങളുടെ മയനത്തിനുശേഷം 
മലയാള സാഹിത്യത്തിലേക്ക്‌ തിരിച്ചു 
വരവു നടത്തുന്ന ശ്രീ.എം. സുകുമാരന്‍ 


എഴുതുന്നു. 


ആശങ്കാകുലമായ കാലത്തിന്‍െറ 
ചടുലസ്പന്ദം ആവഹിച്ചുകൊണ്ട്‌ 


ഒരു നീണ്ടകഥ 


പി തു തര്‍ പ്പം 1) 


കലാകൌമുദി 
്രസിദ്‌ ധീകരിക്കുന്നു 


വന്നിട്ടുണ്ട്‌. ആവിധം ആനുകാലികങ്ങളുടെ 


പ്രതിഭകള്‍ കൈയ്യിലുളളവര്‍ അവതന്നു 
സഹായിക്കണമെന്നപേക്‌ ഷിക്കുന്നു. കോപ്പി 
യെടുത്തശേഷം പ്രബന്ധങ്ങള്‍ എ്രയും 
വേഗംതിരിച്ചയയ്ക്കുന്നതാണ്‌. പ്രബന്ധങ്ങള്‍ 
നേരിട്ടുവന്നു പകര്‍ത്തുവാനും ഒരുക്കമാണ്‌ . 
ബാലകൃഷ്ണന്‍ നായരില്‍ നിന്നുള്ള കത്തു 


കളും അദ്‌ ദേഹത്തെ സംബന്ധിച്ചുളള ലേഖ 


നങ്ങളും കൂടി സമാഹാരത്തില്‍ ഉള്‍ക്കൊള്ളി 
ക്കണമെന്നുണ്ട്‌. ആവക കൈയ്യിലുളളവരും 
ഈ ഉദ്യമത്തില്‍ സഹകരിക്കുമാറാകണം. 
സ്വെകട്ടറി 
ചിറക്കല്‍ ടി. മെമ്മോറിയല്‍ കള്‍ച്ചറല്‍ ഫോറം 
എഡ്യൂക്കേഷന്‍ ഗൈഡന്‍സ്‌ സെന്‍റര്‍ 
പി.ഒ. വളപട്ടണം 
കണ്ണൂര്‍ -670 010 


കലാകൌമുദി 5 


മുഖ്യമ്രന്തി കരുണാകരന്‍ 


യ്ത 


i ശ്രീ. കെ. കരുണാകരന്‍ വീണ്ടും 
മുഖ്യമ്രന്തിയായപ്പോള്‍ കോണ്‍ഗ്രസ്സു 
കാര്‍ ചിലരെല്ലാം പറഞ്ഞു പരത്തി: പഴയ 
കരുണാകരനല്ല പുതിയ കരുണാകരന്‍. 
അനുഭവത്തിന്‍േറയും (പായത്തിന്‍േറയും 
പക്വത അദ്ദേഹത്തില്‍ വന്നിരിക്കുന്നു. 
കാരുണ്യത്തോടെ, അല്ലെങ്കില്‍ ദാക്‌ ഷിണ്യ 
ത്തോടെ ്പതിയോഗികളോടു പോലും പെരു 
മാറത്തക്കവിധം അദ്‌ ദേഹത്തില്‍ മാറ്റം പത്യ 
ക്ഷമാണ്‌. ഇതുകേട്ട്‌, എല്ലാവരും (പതീ 
ക്ഷയോടെയാണ്‌ പുതിയ മ്രന്തിസഭയെ 
നോക്കിയത്‌ . കേരളത്തിനൊരു കാരണവരെ 
കിട്ടിയല്ലോ എന്ന്‌ ചിലരെങ്കിലും ആഹ്ളാ 
ദിക്കുകയും ചെയ്തു. 
എന്നാല്‍ ആ പ്രതീക്ഷകളെ തകിടംമറി 
ക്കുന്ന സംഭവങ്ങളാണ്‌ ഉണ്ടായത്‌ . ഒരു ദുരന്ത 
നാടകത്തിന്‍െറ പിരിമുറുക്കത്തോടെ പരിണാമ 
ഗുപ്തിയിലേക്ക്‌ സ്ഥിതിഗതികള്‍ അതിവേഗം 
പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്‌ . സംഭവങ്ങള്‍, 
തിരമാലകള്‍പോലെ ഒന്നിനു പിറകേ ഓരോ 
ന്നായി ഉയര്‍ന്നുവരുന്നു. ആര്‍ക്കും രക്ഷപ്പെ 
ടാനാവാത്ത വിധം, ഭരണത്തെ തകര്‍ത്തു 
കൊണ്ട്‌, ഈ അലകള്‍ പചണ്‌ ഡമായിത്തീരു 
മോ എന്നാണ്‌ ഇപ്പോള്‍ എല്ലാവരും ചോദിക്കു 
ന്നത്‌. എന്നാല്‍ പി.സി.സി. പപസിഡന്‍റ്‌ 
വയലാര്‍ രവി അടക്കമുളള കരുണാകര 
പക്ഷക്കാര്‍ ഇതിനെ ഒരു വേനല്‍ക്കാല 
മഴയായി മാതമേ കാണുന്നുളളൂ. ആന്‍റണി 
ഗ്രൂപ്പുകാര്‍ ഇതു കേട്ട്‌ ചിരിക്കുന്നു. വേറൊരു 
വഴിക്കാണ്‌ അവര്‍ കണക്കുകൂട്ടുന്നത്‌ . രക്ത 
സാക്‌ ഷിത്വത്തിന്‌ ജനങ്ങളില്‍ അനുകമ്പ 
ഉണ്ടാക്കാനാകുമെന്ന്‌ അവര്‍ക്കറിയാം. മുറി 


കലാകമുദി 6 


വേറ്റ, നിര്‍ദ്ദോഷിതയുമായി ജനങ്ങളുടെ 
മുമ്പില്‍ നില്‍ക്കുക, അനുയായികളില്‍ ധര്‍മ്മ 
രോഷം വളര്‍ത്തുക---അങ്ങനെ കോണ്‍ഗ്ര 
സ്സ്റിനകത്ത്‌ ആദര്‍ശം പരിരക്ഷിക്കാന്‍ വത 
മെടുത്തവരായി മാറി നില്‍ക്കുക. അതുകൊണ്ട്‌ 
്രായോഗികമായ നേട്ടങ്ങള്‍ ഉണ്ടാകുമോ 
എന്ന ചോദ്യത്തിന്‌ വലിയ ്രസക്തിയൊന്നു 
മില്ല. അധികാരവും ഭരണവുമെല്ലാം എണ്ണത്തെ 
അടിസ്ഥാനമാക്കിയാണല്ലോ നില്‍ക്കുന്നത്‌. 

മ്രന്തിസഭയിലെ നോമിനികളെച്ചൊല്ലിയാ 
ണല്ലോ കോണ്‍ഗധ്ഗസ്സിലെ .ഗൂപ്പുവഴക്ക്‌ പൊട്ടി 


ഒലിച്ചുതുടങ്ങിയത്‌ . പി.സി.സി. ,പസിഡന്‍റാ 


യിരുന്ന ആന്‍റണിയുടെ നോമിനിയായി 


യേശുദാസ്‌ വില്യംസ്‌ 8 


മന്ദിരങ്ങളില്‍ നിന്നും പുറത്താക്കപ്പെട്ടിരി | 


ക്കുകയാണ്‌ ഇപ്പോള്‍ അവര്‍. അത്തരമൊരു 
സാഹചര്യത്തില്‍ നിലനില്‍പ്പിനുവേണ്ടിയുള്ള 
പോരാട്ടമായി വേണം ആന്‍റണി ഗൂപ്പിന്‍െറ 
എതിരിടലിനെ കാണേണ്ടത്‌. അപ്പോള്‍ 
ഭരണരംഗത്തെ അപചയങ്ങളെപ്പറ്റി അവര്‍ 
വാചാലമാകുന്നതോ? അത്രത ഗാരവമായെ 
ടുക്കേണ്ടതില്ല. എന്തെന്നാല്‍ കോണ്‍ഗ്രസ്‌ 
ഭരണഭാരം ഏറ്റെടുത്ത എപ്പോഴെങ്കിലും 
സുഗമമായ ഭരണം നടന്നിട്ടുണ്ടോ? വാസ്ത 
വമാണ്‌ ആ ചോദ്യം. ഇടവിട്ട്‌ അധികാരം 
കൈയാളാന്‍ സഭാഗ്യം കൈവന്നിട്ടുണ്ടെ 
ങ്കിലും, കേരളത്തിന്‍െറ അടിസ്ഥാന ,പശ്ന 


വി.എം. സുധ്രനെ മ്രന്തിസഭയില്‍ ഉശപ്പെടു 
ത്തിയിരുന്നുവെങ്കില്‍, സംസ്ഥാന രാഷ്ട്രീയ 
ജീവിതത്തെ മലീമസമാക്കിയ ഈ തര്‍ക്കം 
ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ യം അആ്രപസ 
ക്തമല്ല. ആന്‍റണി ൧ഗൂച്ഛുകാരായ ഉമ്മന്‍ 
ചാണ്ടിയേയും കെ.പി. വിശ്വനാഥനേയും 
മരന്തിക്കായാന്‍ സമ്മതിക്കുകയും, മറ്റൊരു 
നോമിനിയായ വി.എം. സുധീരന്‍ മന്ത്രി 
സ്ഥാനം നിഷേധിക്കുകയും ചെയ്തതാണോ 
മുഖ്യമ്രന്തി ചെയ്ത വലിയ പാതകം എന്നാ 
ണ്‌ കരുണാകരപക്ഷം ചോദിക്കുന്നത്‌. നിയ 
മസഭാകക്ഷി നേതാവെന്ന നിലയ്ക്ക്‌ തന്‍െറ 
മ്രന്തിസഭയില്‍ ആരൊക്കെ ഉണ്ടാവണമെന്ന്‌ 
തീരുമാനിക്കാനുളള അധികാരവും അവകാ 
ശവും, ഇക്കാര്യത്തില്‍ രോഷാകുലരാകുന്ന 
ആന്‍റണി ഗുപ്പ്‌ നിഷേധിക്കുകയാണോ 
യെന്നും അവര്‍ ആശ്‌ ചര്യപ്പെടുന്നു. മറ്റെല്ലാ 
കാര്യത്തിലും ആദര്‍ശം വേണം. സ്വന്തം 
കാര്യത്തില്‍ മാ്ൃതം അതു വേണ്ട- -ഇതല്ലേ 
ഇരട്ടത്താപ്പ്‌ എന്നും അവര്‍ പരിഹസിക്കുന്നു. 
സുധീരന്‍ (പശ്നമാണ്‌ തുടക്കമെങ്കിലും 
സംഘടനാ തിരഞ്ഞെടുപ്പാണ്‌ ,ശഗൂപ്പു വഴക്കി 
ന്‍െറ കലാശക്കോട്ടയ്‌ക്ക്‌ തീപിടിപ്പിച്ചത്‌. 
ആന്‍റണി (ഗൂപ്പിന്‍െറ എല്ലാ കണക്കുകൂട്ടലു 
കളും അതു തെറ്റിച്ചു. ഒന്‍പതു ഡി.സി.സി. 
കളില്‍ നിയ്യന്തണം സ്ഥാപിക്കുകയും. 
എ.കെ. ആന്‍റണിയെ വീണ്ടും പസിഡന്‍റാ 
ക്കുകയും ചെയ്യുന്നതോടെ മുഖ്യമന്തിയുടെ 
മേലുളള പിടിമുറുക്കാമെന്ന ആ ശ്രൂപ്ലിന്‍െറ 
രഹസ്യമോഹം ഒരു കടലാസുകൊട്ടാരം 
പോലെ തകര്‍ന്നു വീണു. ഇന്ദിരാ ഭവനി 
ലെന്ന പോലെ ഡി.സി.സി. ഓഫീസ്‌ 


ശമൃണാകര പിക്‌ ഷതമി൭ത്റ 
പീരധനത്തിന്‌ 
വിധയരായിരിക്കയാമണ്ണന്ന 


പരാതിയുമായി ജനങ്ങളുടെ 
Bu നില്‍ക്കുന്ന ആന്റ? 
apa 
രകതസ്ധാക്‌ഷിത്വത്തിത്റ 
മ്മലശ്ക7 അകാത്മ്മ?ര7കായാണ്‌. 
പ്ക൭ഷ കേരള രാഷ്‌ടീയ 
വിതത്തില്‍ അാതമന്തങ്കിലും 
മാറൃമുണ്ടാക്കാ൯ ചപോക്യൃന്നില്ല. 
കുടടുചേരല്യം 
്്ടിചിമ?യഥ്ുമ്മെള്ളറാ Ewan 
നിലച്ാടിരന മതമാണ്‌ 
TDolap നാിമിക്കുദ്നത്‌. 


എ.കെ. ആന്‍റണി 


ങ്ങളുടെ വക്കിലെങ്കിലും കടിക്കാന്‍ കോണ്‍ 
്രസ്തിന്‌ സാധിച്ചിട്ടില്ല. യശഃശരീരനായ സി. 
“അച്ചുതമേനോന്‍ നേതൃത്വം നല്‍കിയ കൂട്ടു 
മ്രന്തിസഭയില്‍ കോണ്‍ഗ്രസ്‌ ഘടകകക്ഷി 
“യായിരുന്നു. ആ മ്രന്തിസഭയ്ക്ക്‌ നിരവധി 
നേട്ടങ്ങള്‍ എടുത്തു കാട്ടാനുണ്ടെങ്കില്‍ അവ 


യ്ക്കുള്ള ക്രെഡിറ്റ്‌ അച്ചുതമേനോനു മാതമു 
ളളതാണെന്ന്‌ നിഷ്പക്ഷമതികള്‍ സമ്മതി 
ക്കും. മറ്റുളള അവസരങ്ങളിലെല്ലാംതന്നെ 
കോണ്‍ഗ്ഗസ്‌ മ്രന്തിസഭകള്‍ക്ക്‌ കാടിളക്കാന്‍ 
മാര്തമേ കഴിഞ്ഞിട്ടുളളൂ. അതാണ്‌ ഇപ്പോഴും 
നടക്കു ന്നത്‌ . കരുണാകരന്‍ മുഖ്യമ്രന്തിയായി 


,മ്രന്തിസഭ അധികാരത്തില്‍ വന്നിട്ട്‌ ഏഴുമാസം 


പിന്നിടുന്നു. സ്വന്തം പാര്‍ട്ടിക്കാരായ കുറേ 
പ്പേര്‍ക്ക്‌ താവളമടിക്കാന്‍ നല്‍കുന്നതിനുള്ള 
കുറെ കോര്‍പ്പറേഷനുകള്‍ കൈയിലുണ്ടായി 
ട്ടുകൂടി, അതൊക്കെ വീതിച്ചുകൊടുക്കാന്‍ 
മ്രന്തിസഭയ്‌ ക്കായിട്ടില്ല. സ്വന്തം കാര ത്തില്‍ 
പ്പോലും യാതൊന്നും ചെയ്യാനാവാത്ത ഈ 
മ്രന്തിസഭയ്ക്ക്‌ സംസ്ഥാനത്തിന്‍െറ പപശ്ന 
ങ്ങള്‍ക്ക്‌ പരിഹാരമുണ്ടാക്കാനാകുമെന്ന്‌ വി 
ശ്വസിക്കുന്നത്‌ അമിതവിശ്വാസമല്ലേ? കുറേ 
ഫയലുകള്‍ കൂമ്പാരം കൂട്ടുന്നതോ, കുറെ 
ഉദ്യോഗസ്ഥന്‍മാരെ പാര്‍ശ്വവര്‍ത്തികളാക്കു 
ന്നതോ അല്ല ഭരണമെന്ന്‌ കോണ്‍ഗ്രസ്സുകാര്‍ 
എന്നെങ്കിലും മനസ്സിലാക്കുകയില്ല. അതെ 
ല്ലാംകൊണ്ടുതന്നെ ഭരണം നടക്കുന്നില്ലെന്ന 
ആന്‍റണി ഗൂപ്പിന്‍െറ നിലവിളിക്ക്‌ വലിയ 
കഴമ്പൊന്നുമില്ല. അതാണ്‌ (പധാന .പശ്ന 
മെങ്കില്‍ ഭരണമില്ലായ്മ അക്കമിട്ട്‌ നിരത്തി 
'വച്ച്‌ പരിഹാരം ഉണ്ടാക്കണമെന്ന്‌ അവര്‍ക്ക്‌ 
ആവശ്യപ്പെടാമായിരുന്നു. അത്‌ നടപ്പില്ലെ 
ങ്കില്‍ സ്വന്തം നോമിനികളെ മ്രന്തിസഭയില്‍ 
നിന്ന്‌ പിന്‍വലിക്കാമായിരുന്നു. 


തര്‍ക്കത്തിനുളള മൂല കാരണം അതൊന്നു 
മല്ല. സംഘടനാ തിരഞ്ഞെടുപ്പിന്‍െറ ഫലം 
്രതീക്‌ ഷകളുടെ കടയ്ക്കു കത്തിവച്ചതായി 
രുന്നു ഇപ്പോഴത്തെ കൂട്ട ബഹളത്തിനു ഹേതു. 
സംഘടനാ തിരഞ്ഞെടുപ്പ്‌ സ്വത്രന്തവും 
നീതിപൂര്‍വ്വവുമായി നടത്താന്‍ കരുണാകര 
പക്ഷക്കാര്‍ സമ്മതിക്കാത്തതാണ്‌ ഈ 
വിപര്യയത്തിന്‌ ഇടയാക്കിയതെന്ന്‌ അവര്‍ 
ആക്ഷേപിക്കുന്നു. ആക്‌ ഷേപത്തിന്‍െറ 
സൂചിമുന നീണ്ടുനില്‍ക്കുന്നത്‌ കരുണാക 
രന്‍െറ നേര്‍ക്കാണ്‌ . പൊലീസിനെ അവിഹി 
തമായി സംഘടനാ തിരഞ്ഞെടുപ്പില്‍ ഇടപെ 
ടുവിച്ചതിനു പുറമേ കരുണാകരപക്ഷത്തിന്‌ 
എതിരായി നില്‍ക്കുന്നവരെ പീഡിപ്പിക്കുക 
കൂടി ചെയ്തുവെന്നാണ്‌ എ.കെ. ആന്‍റണി 


. ഉള്‍പ്പെടെയുളളവ കുറ്റപ്പെടുത്തുന്നത്‌ . ഇതി 


ന്‌ നൂറുകണക്കിന്‌ ഉദാഹരണങ്ങളും അവര്‍ 
നിരത്തുന്നുണ്ട്‌. അധികാരം കൈയിലുണ്ടാ 
യിരുന്നുവെങ്കില്‍ ആന്‍റണി ഗ്രൂപ്പ്‌ ഇതിനെ 
ക്കാളും മോശമായി പെരുമാറുമായിരുന്നു 
വെന്നും, പെരുപ്പിച്ചു കാണിക്കുന്ന തരത്തി 
ലുള്ള പൊലീസ്‌ ഇടപെടല്‍ ഉണ്ടായിട്ടി 
ല്ലെന്നും കരുണാകരപക്ഷത്തേക്ക്‌ മാറിയ 
ഒരു മുന്‍ ആന്‍റണി (ഗൂപ്പുകാരന്‍ പറഞ്ഞു. 
തിരഞ്ഞെടുപ്പ്‌ ബലപരീക്ഷയാണ്‌. ശക്തി 
യുള്ളവര്‍ ജുയിക്കും-മറ്റൊരു കരുണാകര 
പക്ഷക്കാരന്‍െറ നിലപാട്‌ അതാണ്‌. താഴേ 
ക്കിടയിലുളള കോണ്‍ഗ്രസ്സുകാരില്‍ ഭൂരി 
ഭാഗവും കരുണാകരനോട്‌ കൂറുളളവരാണ്‌ . 
നാട്ടിന്‍റെ ആവശ്യമോ സ്വന്തമാവശ്യമോ 
എന്തുണ്ടായാലും, അത്‌ ശ്രദ്ധയില്‍പ്പെടു 
ത്തിയാല്‍ മുഖ്യമന്തി സഹായിക്കും. കോണ്‍ 
ശഗസ്സില്‍ എത നേതാക്കള്‍ക്ക്‌ ഇങ്ങനെയൊരു 
അവകാശവാദം നടത്താന്‍ സാധിക്കും. അങ്ങ 
നെയുളള ഒരാളിനോട്‌ നില്‍ക്കണോ അതോ? 
കരുണാകരപക്ഷക്കാരാനായ ഒരു ജില്ലാ 
നേതാവ്‌ ചോദിക്കുന്നു. അങ്ങനെ സംഘടനാ 


തിരഞ്ഞെടുപ്പില്‍ ഓദ്യോഗിക മെഷിനറിയെ , 


ഉപയോഗിച്ചതില്‍ അധാര്‍മ്മികത കാണാന്‍ 
കൂട്ടാക്കാത്തവരാണ്‌ ഭൂരിപക്ഷം. 
ആന്‍റണി ഗൂപ്പിന്‌ ഇതു നന്നായറിയാം. 
അതുകൊണ്ടാണ്‌ അവര്‍ പ്രതമാദ്‌ ധ്യമങ്ങളെ 
കൂട്ടുപിടിച്ചിരിക്കുന്നത്‌. ്രസ്താവന സമ 
രത്തില്‍ മിടുക്കന്‍മാരായ ആന്‍റണി ഗ്രൂപ്പിന്‍െറ 


 വാചാലതയെ നിസ്‌ തേജുമാക്കാന്‍ .പാഗത്ഭ്യ 


മുളള അധികം പേര്‍ കരുണാകരപക്ഷത്തി 
ലില്ല. വയലാര്‍ രവി അടുത്തകാലത്തു 
മാ്തമാണല്ലോ കരുണാകരന്‍െറ പക്ഷ 
ത്തേക്ക്‌ ജ്ഞാനസ്നാനം നടത്തിയത്‌. 
പി.സി.സി.രപസിഡന്‍റാകുന്നതുവരെ, മുഖ്യ 
മ്രന്തിയുടെ അംഗീകാരം അദ്ദേഹത്തിന്‌ 
കിട്ടിയിരുന്നില്ല. എ.കെ. ആന്‍റണി യെ 
മുട്ടുകുത്തിക്കാന്‍ പറ്റിയവഴി മുഖ്യമന്തിയുടെ 
ശീതളഛായ മാതമേ ഉള്ളൂവെന്ന്‌ രവി 
മനസ്സിലാക്കിയിരുന്നു . ആ യാഥാര്‍ത്ഥ്യബോ 


' ധമാണ്‌, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി 


കരുണാകരന്‍െറ ക്യാമ്പില്‍ തമ്പടിക്കാന്‍ 


. അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്‌. സംഘടനാ 


തിരഞ്ഞെടുപ്പ്‌ അലങ്കോലപ്പെടുകയും, ആന്‍റ 
ണി ഗ്രൂപ്പുകാര്‍ ആരോപണങ്ങളുമായി രംഗ 


ഉമ്മന്‍ചാണ്ടി 


. ത്തു വരികയും ചെയ്തപ്പോഴും വയലാര്‍ 


രവിക്ക്‌ പി.സിസി. . (പസിഡന്‍റ്‌ പദം 
ഉറപ്പായിരുന്നില്ല. ഇതുസബന്ധിച്ച്‌ കോണ്‍ 
ഗ്രസ്തുകാര്‍ക്കിടയില്‍ ഒരു കഥ (രപചരിക്കു 
ന്നുണ്ട്‌. മുസ്‌ലിം ലീഗിലെയും കേരള 
കോണ്‍ഗ്രസ്സിലെയും ചില മ്രന്തിമാര്‍ മദ്ധ്യ 
സ്ഥന്‍മാരായി മുഖ്യമ്രന്തിയെക്കണ്ട്‌ സംസാ 
രിച്ചശേഷം ആന്‍റണി ഗ്രൂപ്പിലെ ആര്യാടാ 
ദികളെ കാണുകയുണ്ടായത്രേ. എ.കെ. 
ആന്‍റണി പി.സി.സി. ്രസിഡന്‍റാകുന്നതില്‍ 
മുഖ്യമ്രന്തിക്ക്‌ അ.പീതിയില്ലെന്ന സന്ദേശ 
മാണ്‌ മദ്‌ ധ്യസ്‌ഥന്‍മാര്‍ കൈമാറിയത്‌ . | 
അപ്പോള്‍ ആന്‍റണി ഗൂപ്പില്‍പ്പെട്ട ഒരാള്‍ 
പറഞ്ഞുവത്രെ, രാവിലത്തെ പ്രാദേശിക 
വാര്‍ത്ത കേള്‍ക്കുമ്പോള്‍ എ.കെ.ആന്‍റണി 
പി.സി.സി. ര്രസിഡന്‍റായിരിക്കും. അതോടെ 
മദ്‌ ധ്യസ്ഥ്രശമം തകര്‍ന്നു. വയലാര്‍ രവി 
പി.സി.സി. പ്രസിഡന്‍റായത്‌ അങ്ങനെ 
യാണ്‌ . ജനറല്‍ സ്വെകട്ടറിയായെങ്കിലും, ജി. 
കാര്‍ത്തികേയന്‍ പി.സി.സി. “പ്രസിഡന്‍റ്‌ 
സ്ഥാനത്തേക്ക്‌ ഒളിഞ്ഞുനോക്കിയിരുന്നുവെ | 
ന്നത്‌ മറ്റൊരു കഥ. സംഘടന കൈവിട്ടപ്പോൾ 
ആന്‍റണി ഗ്രൂപ്പിന്‍െറ ശ്രദ്ധ മുഴുവനും, 
ശ്രമക്കേടുകളിലേക്ക്‌ വിരല്‍ ചൂണ്ടി ബഹള 
മുണ്ടാക്കാനായിരുന്നു. തൃശൂരിലും, കോട്ട 
യത്തും തിരഞ്ഞെടുപ്പ്‌ നടന്നപ്പോഴും പഴയ 
സംഭവങ്ങള്‍ ആവര്‍ത്തിച്ചത്‌, ആന്‍റണി 
ഗ്രൂപ്പിനെ തീര്‍ത്തും ഹതാശരാക്കിയിരുന്നു. 
കരുണാകരന്‍െറ രാഷ്ര്ടീയ നേതൃത്വം അംഗീ 
കരിക്കയില്ലെന്ന്‌ പ്രഖ്യാപിച്ചുകൊണ്ടൊരു 
നിലപാടെടുക്കാന്‍ ആന്‍റണിയെ പ്രേരിപ്പിച്ച 
വികാരം നിരാശയായിരുന്നു. തന്‍െറ നിലപാട്‌ 
അദ്‌ ദേഹം വ്യക്തമാക്കിയത്‌ ഇങ്ങനെയാണ്‌. 
തിരഞ്ഞെടുപ്പില്‍ തോറ്റ വിഭാഗം മറുഭാ 


കലാകൌമുദി 7 


, ചേരികളുണ്ടെന്ന യാഥാര്‍ത്ഥ്യം 


രിക്കുന്നു. കെ.പി.സി.സി. ്രസിഡന്‍െറന്ന 


'കോണ്‍ഗ്രസ്സുകാരുടെ നേതാവാണ്‌ . "കോണ്‍ 
്സണ്തൂുകാരുടെ ഇന്ത്യയിലെ നേതാവ്‌ എ.ഐ. 
സി.സി. ്രസിഡന്‍റ്‌ നരസിംഹറാവുവാണ്‌ . 
“കെ. കരുണാകരന്‍ മുഖ്യമ്യന്തിയാണ്‌.. പാര്‍ട്ടി 
പാര്‍ലമെന്‍ററി ബോര്‍ഡ്‌ മെമ്പറാണ്‌. ആ 


നിലകളില്‍ അദ്‌ ദേഹത്തെ ഞാന്‍ ബഹുമാ . 
അതല്ലാതെ കരുണാകരന്‍െറ 


നിക്കുന്നു. 
-രാഷ്ര്രീയു നേതൃത്വം. അംഗീകല്‍ക്കാനാവില്ല. 
അദ്‌ ദേഹം ഇങ്ങനെ വിശദീകരിച്ചു. 

; സംഘടനാ തിരഞ്ഞെടുപ്പില്‍ പൊലീസ്‌ 
വഹിച്ച പങ്കിനെക്കുറിച്ച്‌ പാര്‍ട്ടിയുടെ ഒരു 
 കമ്മിറ്റിയെക്കൊണ്ട്‌ അന്വേഷിപ്പിക്കണമെന്ന 
) താണ്‌ ഞാന്‍ ഉന്നയിച്ച ഒരു പധാന കാര്യം. 
'തിരഞ്ഞെടുപ്പിനോടനുബന്‌ ധിച്ച്‌ പാലക്കാട്ട്‌ 
“ഒരുവിഭാഗം കോണ്‍ഗ്രസ്സുകാര്‍ക്കെതിരെ വ 
“ധോദ്ൃമത്തിന്‌ കേസെടുത്തിരിക്കുന്നു. 
കോണ്‍ഗ്രസ്സുകാര്‍ രണ്ടു ഭാഗമായി അവിടെ 
കോടതി കയറുകയാണ്‌. കോട്ടയത്ത്‌ ഒരു 
പൊലീസ്‌ ഉദ്യോഗസ്ഥന്‍ ജില്ലാ വരണാധി 
കാരിയോട്‌ വോട്ടര്‍ പട്ടികയുടെ ഒരു പ്രതി 
ആവശ്യപ്പെട്ടു. ആ പൊലീസുദ്യോഗസ്ഥ 
നെതിരെ അന്വേഷണം നടത്താന്‍ തയ്യാ 
റാണോ? ഇതു 


രിയും പരാതികള്‍ നല്‍കിയിട്ടുണ്ട്‌. പക്ഷേ 
അന്വേഷണത്തിന്‌ തയ്യാറല്ല. 
തിരുവനന്തപുരത്ത്‌ പ്രദേശ്‌ വരണാധി 
കാരിയുടെ മുറി തളളിത്തുറക്കാന്‍ ശ്രമിച്ച 
വര്‍ക്കെതിരെയും കേസെടുത്തിട്ടില്ല. പാല 
ക്കാട്ട്‌ വധോദ്യമത്തിന്‌ കേസെടുത്ത പൊ 
ലീസ്‌ തിരുവനന്തപുരത്തെ സംഭവത്തിന്‍െറ 
പേരില്‍ കേസെടുക്കാത്തത്‌ ആരെ രക്ഷി 
ക്കാനാണ്‌ ? ഇതുപോലെ നിരവധി സംഭവ 
ങ്ങളുണ്ട്‌. പൊലീസിന്‍െറ സമീപനത്തില്‍ 
ഇരട്ടത്താപ്പൂണ്ട്‌. അതു പറയുമ്പോള്‍ ഡി. 
'വൈ.എഫ്‌ .ഐ. ക്കാര്‍ അത്‌ മുതലെടുക്കു 
മെന്നു പറഞ്ഞിട്ടു കാര്യമില്ല. 
മറ്റൊരു കാര്യം കാസര്‍കോട്‌ ഡി.സി.സി. 
പസിഡന്‍റ്‌ തിരഞ്ഞെടുപ്പാണ്‌ . കാസര്‍കോട്ട്‌ 
ഭൂരിപക്ഷം അംഗങ്ങള്‍ രാമറായിയെ ഡി. 
സി.സി. ഗ്രന്നിഡന്‍റായി തിരഞ്ഞെടുത്തു. 
അവിടെ ഒരു ബ്ളോക്കില്‍ തിരഞ്ഞെടുപ്പ്‌ 
നടന്നിട്ടില്ല. അതിന്‍െറ പേരില്‍ കോടതിയില്‍ 
കേസുണ്ട്‌. ഈ കേസ്‌ ചുണ്ടിക്കാട്ടിയാണ്‌ 
ഡി.സി.സി. പ്രസിഡന്‍റ്‌ തിരഞ്ഞെടുപ്പ്‌ 
: കെ.പി.സി.സി. അംഗീകരിക്കാത്തത്‌. ആല 
പലൂഴയില്‍ രണ്ടു ബ്ളോക്കുകളില്‍ തിരഞ്ഞെ 
. ടൂപ്പ്‌ നടന്നിട്ടില്ല. തിരുവനന്തപുരത്ത്‌ നാല്‌ 


ബ്ളോക്കുകളില്‍ നടന്നിട്ടില്ല. എറണാകുളത്ത്‌ 
ഏഴു ബ്ളോക്കുകളിലും. എന്നിട്ടും അവി 


ടെയൊക്കെ ഡി.സി.സി. പ്രസിഡന്‍റ്‌ തിര 
ഞ്ഞെടുപ്പ്‌ നടന്നു. അതൊക്കെ കെ.പി.സി.സി. 
അംഗീകരിക്കുകയും ചെയ്തു. 

' കേരളത്തിലെ കോണ്‍ഗ്രസ്സില്‍ രണ്ടു 
അംഗീ 


മ എ ക 


ഗത്തിന്‍െറ സംഘടനാ നേതൃത്വം അംഗീക 


നിലയില്‍ വയലാര്‍ രവി കേരളത്തിലെ - 


സംബന്ധിച്ചു ജില്ലാ. 
വരണാധികാരിയും പപദേശ്‌ വരണാധികാ . 


വയലാര്‍ രവി 


കരുണാകരന്‍െറ രാഷ്ട്രീയ 
നേതുത്വത്തിനെതിരായ 
കലാപമായാണ്‌ 


ആന്‍റണിഗ്രുപ്പിന്‍െറ ശണ്ഠ 


വിശേഷീപ്പിക്കപ്പെടുന്നത്‌. 
എന്നാല്‍ യാഥാര്‍ത്ഥ്യം 


മറെറവിടെയോ കിടക്കുകയാണ്‌. 


ഗ്രചരണമാക്കുകയാണ്‌ ലക്ഷ്യമെങ്കില്‍ അ 
ത്തരം ചര്‍ച്ചുകള്‍ ഒഴിവാക്കണം. ഐക്യ 
ത്തിന്‍റെ അന്തരീക്ഷത്തിന്‌ സമയമായി 
ട്ടില്ലെങ്കില്‍ കുറച്ചുകൂടി കാത്തിരിക്കാം. ചര്‍ച്ച 
നടത്തുന്നത്‌ ആത്‌ മാര്‍ത്‌ ഥമായിട്ടായി 
രിക്കണം. കെ.പി.സി.സി. (പസിഡന്‍റിന്‍െറ 


ആഗ്രഹവും അതു തന്നെയാണെന്നാണ്‌ 
എന്‍െറ വിശ്വാസം.” 
ആന്‍റണിയുടെ ഈ നിലപാടിനുളള 


വയലാര്‍ രവിയുടെ പ്രതികരണം പ്രതീ 


'ക്ഷിച്ചതു തന്നെയായിരുന്നു. ‘അനുരഞ്ജ 


നത്തിന്‌ താന്‍ തയ്യാറാണെങ്കിലും എ.കെ. 
ആന്‍റണി സ്വീകരിച്ചിരിക്കുന്നത്‌ ഏറ്റുമുട്ട 
ലിന്‍െറ പാതയാണെന്ന്‌ ”' ചൂണ്ടിക്കാണിച്ച 
വയലാര്‍ രവിയുടെ ശബ്ദം ഭീഷണിയുടേ 
തായിരന്നു. “ആന്‍റണിയുടെ ഈ നിലപാ 
പാര്‍ട്ടി ഐക്യത്തിന്‌ നല്ലതല്ല. പാര്‍ട്ടിക്കകത്ത്‌ 
മറ്റൊരു പാര്‍ട്ടി അനുവദിക്കാനാവില്ല. കെ.പി, 
സി.സി. പ്രസിഡന്‍റ്‌ ഞാനാണ്‌. എന്‍െറ 
അവകാശങ്ങളില്‍ വെളളം ചേര്‍ക്കാനോ അവ 


Pes പ്പ്‌ 


eS en 


തന്‍െറ നിലപാടില്‍ യാതൊരു സംശയവു 


മില്ലായിരുന്നു. എന്നാല്‍ എ.കെ. ആന്‍റണി 


യുടെ (പഖ്യാപനത്തെ മുഖ്യമ്രന്തി കരുണാ 
കരന്‍ പരിഹസിച്ചുതളളുകയാണ്‌ ചെയ്തത്‌. 
'“കോണ്‍്ഗ്രസ്സിന്‍െറ നിയമസഭാ % 
നേതാവായി ഉരുപത്തിയഞ്ചു വര്‍ഷം പൂര്‍ 
- ത്തിയാക്കാന്‍ എനിക്ക്‌ സാധിച്ചതില്‍ എ.കെ. 


ആന്‍റണി നിര്‍ണ്ണായക പങ്കു വഹിച്ചിട്ടുണ്ടെന്ന്‌ 
ആര്‍ അവകാശപ്പെടുന്നതും എം.എല്‍.എ. | 


മാരോടും പൊതുളുനങ്ങളോടും കാണിക്കുന്ന 
, അവഹേളനമാണെന്നാ യിരുന്നു കരുണാ. 
'കരന്‍ അഭി,പായപ്പെട്ടത്‌. ) 
തര്‍ക്കവിതര്‍ക്കങ്ങളുമായി ഭരണം ഇഴഞ്ഞു 


നീങ്ങുന്നതിനിടയില്‍ ഉമ്മന്‍ചാണ്ടി പ്രകടിപ്പിച്ച | 
ചില അഭിപ്രായങ്ങള്‍ ആന്‍റണിശശുപ്പ്‌ തുറന്ന |. 


സമരത്തിന്‌ തയ്യാറെടുക്കുകയര്‍ണെന്ന സം: 
ശയം ഇജുനിപ്പിക്കുകയുണ്ടായി. 
ജാപക സംഫ്ൃവത്തിന്‍െറ പിടിയിലേക്ക്‌ ഗവണ്‍ 
. മെന്‍റിനെ ഒതുക്കാന്‍ മുഖ്യമ്രന്തി ശ്രമിക്കു: 


കരുണാകരനില്‍നിന്നും പ്രതീക്‌ ഷിക്കാന്‍ വ 
യ്യാത്ത കാര്യങ്ങളാണ്‌ അദ്‌ ദേഹം ചെയ്യുന്നത്‌. 
സംഘടനയ്ക്ക്‌ ഇത്മാര്രം ദോഷം വരുത്തി 


വച്ച കരുണാകരന്‌. ചരി്രം മാപ്പുകൊടു | 4 


ക്കുകയില്ല.'” അധികാരത്തില്‍ തുടരുന്നതല്ല 
പ്രധാനമെന്നും മനസ്സാക്ഷി അനുസരിച്ച്‌ 
ഗ്പവര്‍ത്തിക്കുന്നതാണ്‌ പ്രധാനമെന്നും ഉമ്മന്‍ 
ചാണ്ടി കൂട്ടിച്ചേര്‍ക്കുകയുണ്ടായി. അദ്ദേഹം 
ഇരതയുംകൂടി പറഞ്ഞുവച്ച. 

ജനാധിപത്യരീതിയുടെ കടയ്ക്കല്‍ കത്തി 
വയ്ക്കുന്ന ഏര്‍പ്പാടാണ്‌ ഉന്നത സ്ഥാനത്തി 
രുന്നുകൊണ്ട്‌ ചിലരുടെ നേതൃത്വത്തില്‍ 
നടന്നത്‌. കോണ്‍ഗ്രസ്‌ പോലുളള ഒരു 
ജനാധിപത്യ പാര്‍ട്ടിയില്‍ ഇരതമാര്തം അധഃ 
പതനം സംഭവിക്കരുതായിരുന്നു. ഞങ്ങള്‍ 
ഇരതത്തോളം (പതീക്ഷിച്ചില്ല. ജയിക്കാന്‍ 
ഏതു മാര്‍ഗ്ഗവും സ്വീകരിക്കാമെന്ന തത്ത്വം 
.ഞങ്ങളുടെ എതിരാളികള്‍ നടപ്പാക്കുകയായി 
രുന്നു. അതിനവര്‍ മദ്യവും പണവുമെല്ലാം 
യഥേഷ്ടം ഉപയോഗിച്ചു. 


സ്വന്തം പാര്‍ട്ടിയില്‍ നിന്നുളള മന്ത്രിമാരെ 11 


നിശ്ചയിക്കുന്നതിനും അവരുടെ (പവര്‍ത്തനം 
തൃപ്‌ തികരമല്ലെ്കില്‍ ഒഴിവാക്കുന്നതിനും മു 
ഖ്യമ്രന്തിക്ക്‌ പൂര്‍ണ്ണ അധികാര്മുണ്ടെന്ന 
കെ.പി.സി.സി-ഐ ജനറല്‍ സ്വെകട്ടറി കെ. 
മുരളീധരന്‍ എം.പി.യുയട അഭിപായ (പകട 
നത്തെപ്പറ്റിയുളള ചോദ്യത്തിനു മറുപടി പറയ 
വേ തീര്‍ച്ചയായും തന്‍െറ പാര്‍ട്ടിയിലെ 


മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിനുളള അവ |. 


കാശം മുഖ്യമന്തിക്കാണ്‌ . പക്ഷേ, മുഖ്യ 


മ്രന്തിയെ തിരഞ്ഞെടുക്കാനുളള അധികാരം | 


എം.എല്‍.എ. മാര്‍ക്കാണ്‌ എന്ന്‌ ഉമ്മന്‍ചാണ്ടി 
പറഞ്ഞു. 
കാര്യങ്ങള്‍ ഈ വിധം കൂട്ടുപിരിയുമെന്ന 


നിലയിലെത്തിയപ്പോഴാണ്‌, പരസ്യമായൊരു 


നിലപാടുമായി ലീഗ്‌ രംഗത്തുവരുന്നത്‌. 


കോരമ്പയില്‍ ഹാജിയും, കുഞ്ഞാലിക്കുട്ടിയും 


ശേഷം 28-0൦ പേജില്‍ 


കക്ഷി , 


“ഒരു ഉപ E 


കയാണ്‌. അതുപോലെ പാര്‍ട്ടിയെയും ഒതു ! ര 
ക്കാനാണ്‌ അദ്ദേഹത്തിന്‍െറ ശ്രമം. കോണ്‍ ! - 
്രസ്സിന്‍െറ സീനിയര്‍ നേതാവെന്ന നിലയ്ക്ക്‌ |. 4 


| ലോകത്ത്‌ 


വി.എം. സുധീരന്‍ 


ഈ സാഹചര്യത്തിലാണ്‌ സംഘടനാ തിര 
'ഞ്ഞെടുപ്പിനു പാര്‍ട്ടി പസിഡന്‍റ്‌ ഇന്ദിരാ 
ഗാന്ധി നടപടികള്‍ തുടങ്ങിയത്‌. പക്ഷേ 
പല കാരണങ്ങളാല്‍ ഇന്ദിരാഗാന് ധിക്ക്‌ 
അതു പൂര്‍ത്തിയാക്കാന്‍ കഴിഞ്ഞില്ല. 


ജ എം.എം.സുബൈര്‍ഭ 


മെമ്പര്‍ഷിപ്പ്‌ കൊടുത്തു. എ 
ന്നാല്‍ ഒരു വിഭാഗം തുടക്കം 
മുതല്‍ തന്നെ ഈ ്രവര്‍ത്ത 
നങ്ങള്‍ക്കെല്ലാം ഇടങ്കോലിട്ടു. 
മെമ്പര്‍ഷിപ്പ്‌ പ്രവര്‍ത്തനം. 
തടസ്സ പ്പെടുത്താനും 
സംഘടന 
ങ്ങള്‍ക്കു ഇഷ്ടമുളളവര്‍ക്ക്‌ മെംബര്‍ഷിപ്പു 
കൊടുക്കാനും ഇഷ്‌ ടമില്ലാത്തവരെ ഒഴിവാ 
ക്കാനും ചില ജില്ലകളില്‍ ഗൂഡാലോചന 


ചോദ്യം: സംഘടനാ തിരഞ്ഞെടുപ്പ്‌ അട്ടി 


മറിക്കാന്റ അന്നും ആരെങ്കിലും (പവര്‍ത്തിച്ചി 
രുന്നോ? 


ഉത്തരം: തിരഞ്ഞെടുപ്പിലൂടെ അധികാര 


ത്തില്‍ വരാന്‍ കഴിയില്ലെന്ന്‌ ബോദ്ധ്യമുളള ഒരു 
വിഭാഗം നേതാക്കള്‍ അന്നും ഇന്നും പാര്‍ട്ടിയി 
ലുണ്ട്‌. അവര്‍ ഓരോ തവണയും തിരഞ്ഞെടുപ്പ്‌ 
ശ്രമങ്ങളെ അട്ടിമറിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി 
തുടങ്ങിവച്ച ദൌത്യം പിന്നീട്‌ രാജീവ്ഗാന്ധി 


ഏറെറടുത്തു. 1985-നുശേഷം രാജീവ്‌ ഗാന്ധി 
സംഘടനാ തിരഞ്ഞെടുപ്പിനുള്ള ശമം തുടങ്ങി. 


തിരഞ്ഞെടുപ്പ്‌ നടപടികള്‍ക്കു തുടക്കം കുറി 


ച്ചികൊണ്ട്‌ 1986-ല്‍ മെമ്പര്‍ഷിപ്പ്‌ വിതരണം 
ആരംഭിച്ചു. നിശ്ചയദാര്‍ഡ്്യത്തോടെയാണ്‌ 
കാര്യങ്ങള്‍ നീങ്ങിയതെങ്കിലും 1989-ല്‍ പൊതു 


കൈപ്പിടിയിലൊതുക്കാനും ത 


നടന്നു. 
മുഖ്യമ്രന്തി കരുണാകരന്‍െറ സ്വന്തം 
ജില്ലയായ തൃശൂര്‍ ബ്ലില്ല ഈ ്രവര്‍ത്തനങ്ങളില്‍ 


മൂന്‍പന്തിയിലായിരുന്നു. പിന്നെ, പാലക്കാട്‌, 
എറണാകുളം ഡി.സി .സികളെക്കുറിച്ചം ഈ 
പരാതിയുണ്ടായി. അര്‍ഹരായ ഒരു വിഭാഗം 
പ്രവര്‍ത്തകര്‍ക്ക്‌ മെമ്പര്‍ഷിപ്പ്‌ നല്‍കിയില്ലെന്ന ; 


പരാതി തൃശൂര്‍ ഡി.സി.സിയെക്കുറിച്ചു 
കെ.പി.സി.സിക്കു കിട്ടി. തൃശൂര്‍ ജില്ലയുടെ 
ചുമതലയുളള പി.ബാലനെ പരാതിയെക്കുറി 


കരണാത്ഥനംമുരളിയ്യം 


കേരളത്തിലെ കോണ്‍ഗരസ്സിന്‍െറ 
| ചരിതത്തില്‍ മുഖ്യമ്രന്തി കരുണാകരന്‍ 
ഒരു കറുത്ത അദ്ധ്യായം രചിച്ചിരിക്കുകയാ 
ണെന്ന്‌ ആരോപിച്ചിട്ടുണ്ടല്ലോ. അതൊന്നു 
വിശദീകരിക്കാമോ? 
സംഫ്ൃടനാ തിരഞ്ഞെടുപ്പില്‍ ജനാധിപത്യ 
വിരുദ്ധ രപവര്‍ത്തനങ്ങളിലൂടെ പല അട്ടിമറി 
കളും അവര്‍ നടത്തി. ഗവണ്‍മെന്‍റിന്‍െറ മേല്‍ 
കടിഞ്ഞാണ്‍ വരാത്ത രീതിയില്‍ പാര്‍ട്ടിയെ 
തങ്ങളുടെ കൈപിടിയിലൊതുക്കി. 
ഇന്ത്യന്‍ നാഷണല്‍ കോണ്‍ഗ്രസ്സില്‍ 
സംഫ്പടനാ തിരഞ്ഞെടുപ്പ്‌ നടക്കുകയെന്നത്‌ 
കോണ്‍ഗ്രസ്സുകാരും ജനാധിപത്യവിശ്വാസി 
കളും വളരെക്കാലമായി ആഗ്രഹിച്ചിരുന്ന 


| കാര്യമാണ്‌ . കോണ്‍ഗ്രസ്സിലെ തിരഞ്ഞെടുപ്പിന്‌ 


ഒരു രാഷ്ര്ടീയ പാര്‍ട്ടിയിലെ തിരഞ്ഞെടുപ്പ്‌ 
എന്ന പരിമിതമായ സങ്കല്പം മാതമല്ല. 
കോണ്‍ഗ്രസ്സിനു സമാനമായി 
മറെറാരു പ്രസ്ഥാനമില്ല. കോണ്‍ഗ്രസ്സിനു 
തുല്യം കോണ്‍ഗ്രസ്സു മാര്തമേയുള്ളു. ഇന്ത്യയെ 
ഏററവുമധികം കാലം ഭരിച്ച പാര്‍ട്ടി എന്ന 
നിലയില്‍ കോണ്‍ഗ്രസ്സില്‍ ആഭ്യന്തര ജനാധി 
പത്യം പുനഃസ്ഥാപിക്കുക ആ പാര്‍ട്ടിയുടെ 
മാതമല്ല രാജ്യത്തിന്‍െറ ഭരണവ്യവസ്ഥയു 
ടെതന്നെ ആവശ്യം കൂടിയാണ്‌ . 20 വര്‍ഷമായി 
കോണ്‍ഗ്രസ്സില്‍ നോമിനേഷനിലൂടെ വരുന്ന 
നേതാക്കള്‍ക്ക്‌ നേതൃത്വത്തിന്‍െറ അംഗീകാര 
മുണ്ടെങ്കിലും ്രവര്‍ത്തകരുടെ അംഗീകാരമില്ല. 


തിരഞ്ഞെടുപ്പില്‍ പാര്‍ട്ടി പരാഇയപ്പെട്ടതോടെ 
കാര്യങ്ങള്‍ കുഴഞ്ഞുമറിഞ്ഞു. വീണ്ടുമുള്ള 
ശ്രമത്തിന്‍െറ ഭാഗമായി 1990 ഒക്ടോബര്‍ 31-ന്‌ 
മെമ്പര്‍ഷിപ്പ്‌ എന്‍റോള്‍മെന്‍റ്‌ തീര്‍ക്കാന്‍ 
സാധിച്ച. അപ്പോഴേക്കും കേന്ദ്രത്തില്‍ 
വി.പി.സിംഗ്‌ ഭരണം തകര്‍ന്നുവീണു. തിര 
ഞ്ഞെടുപ്പ്‌ ഗ്രചരണമായി. രാജീവ്‌ ഗാന ധിയു 
ടെ ദാരുണമായ വധത്തിനുശേഷം നരസിംഹ 
റാവു പപധാനമ്യന്തിയായി. പാര്‍ട്ടി (പസി 
ഡന്‍റിന്‍െറ ചുമതലയുമോ? പധാനമ്രന്തി 
നരസിംഹറാവുവും സംഘടനാ തിരഞ്ഞെടുപ്പു 
നടത്തുന്നതിനുള്ള തീരുമാനത്തില്‍ ഉറച്ചുനിന്നു. 
സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ കേരള 
ത്തില്‍ കോണ്‍ഗ്ഗസ്സിന്‍െറ രപവര്‍ത്തനം ഈര്‍ 
ജ്ഇസ്വലമാക്കാന്‍ കെ.പി.സി.സി ലക്ഷ്യമിട്ടു. 
നേതൃത്വത്തിലേക്ക്‌ പുതിയ ആളുകളെ കൊ 
ണ്ടുവരാനും മററു പാര്‍ട്ടികള്‍ക്കിടയില്‍ 
കോണ്‍ഗ്രസ്സിന്‍െറ ്പതിച്‌ ഛായ ഉയര്‍ത്തിപ്പി 
ടിക്കാനുമുളള നല്ല സന്ദര്‍ഭമാക്കി മാററാന്‍ 
സാധിക്കേണ്ടതായിരുന്നു. എന്നാല്‍ സംഭവി 
ച്ച്തോ? ) ) 
ചോദ്യം: ഈ ശ്രമങ്ങള്‍ പരാജയപ്പെടുത്താന്‍ 
ആരെങ്കിലും രശമിച്ചോ? 
ഉത്തരം: എ.കെ. ആന്‍റണിയുടെ നേതൃത്വ 
ത്തില്‍ കെ.പി.സി.സി. തിരഞ്ഞെടുപ്പിനുള്ള 
ശ്രമങ്ങള്‍ തുടങ്ങി. അര്‍ഹതയുളള എല്ലാവര്‍ 
ക്കും മെംബര്‍ഷിപ്പ്‌ വിതരണംചെയ്തു. ജില്ലാ 
കമ്മിററികള്‍ അര്‍ഹതയുളളവര്‍ക്കെല്ലാം 


മക്കേടതറക്കുപിന്ന്ത 


ചുന്വേഷിക്കാന്‍ കെ.പി.സി.സി നിയോഗിച്ച. 
അന്വേഷണത്തില്‍ പരാതി സത്യമാണെന്ന്‌ 
ബോദ്ധ്യപ്പെട്ടു. അര്‍ഹതയുളളവര്‍ക്കെലാം 
അംഗത്വം നല്കാന്‍ പി. ബാലനും തിരുവഞ്ചൂര്‍ . 
രാധാകൃഷ്ണനും തൃശൂര്‍ ഡി.സി.സിയോടു 
ആവശ്യപ്പെട്ടു. എന്നിട്ടും അര്‍ഹതയുള്ളവര്‍ക്ക്‌ 
അംഗത്വം കൊടുക്കാന്‍ ഡി.സി.സി തയ്യാറാ 
യില്ല. നിയോജുകമണ്‌ ഡലം കുമ്മിററികളെ 
മറികടന്നു തിരഞ്ഞെടുപ്പ്‌ മാനദണ്ഡങ്ങള്‍ 
പോലും ലംഘിച്ച്‌ അര്‍ഹതയില്ലാത്തവര്‍ക്കും 
മെമ്പര്‍ഷിപ്പ്‌ കൊടുത്തു. മെമ്പര്‍ഷിപ്പ്‌ വിതര 
ണത്തിലെ കമക്കേടുകള്‍ക്കു അങ്ങനെ 
തൃശൂര്‍ ജില്ലാ കമ്മിററി തുടക്കം കുറിഛ്ച. നീതി 
ലഭിക്കാന്‍ തൃശൂര്‍ ജില്ലാക്കാര്‍ക്ക്‌ കെ.പി.സി. 
സിയെ സമീപിക്കേണ്ടിവന്നു. കോണ്‍ഗ്രസ്സി 
ന്‍െറ ഭരണഘടനയ്ക്ക്‌ വിധേയമായി അര്‍ 
ഹതയുളളവര്‍ക്കെല്ലാം അംഗത്വം നല്‍കുന്ന 
തിനു മെമ്പര്‍ഷിപ്പു ബുക്കു കൊടുക്കാന്‍ 
കെ.പി.സി.സി നിര്‍ബന്ധിതമായി. തൃശൂര്‍, 
പാലക്കാട്‌, എറണാകുളം ജില്ലകളില്‍ ഇതേ 
ത്തുടര്‍ന്ന്‌ പുതുതായി ബുക്കുകള്‍ നല്‍കി. 
ഈ പുതിയ മെമ്പര്‍ഷിപ്പുകള്‍ അംഗീകരിക്കി 
ല്ലെന്ന്‌ കരുണാകരന്‍ ഗൂപ്പില്‍പ്പെട്ടവര്‍ ശാഠ്യം 
പിടിച്ചു. മാതമല്ല പുതുതായി ബുക്കു 
നല്‍കിയാല്‍, അവര്‍ക്കും ബുക്കുകള്‍ വേണ 
മെന്ന്‌ അവര്‍ ആവശ്യപ്പെട്ടു. ്രദേശ്‌ 
റിട്ടേണിംഗ്‌ ആഫീസര്‍ ്രഭാറാവുവിന്‍െറ 
സാന്നിദ്ധ്യത്തില്‍ ഇതേക്കുറിച്ചു ചര്‍ച്ച നടന്നു. 


കലാകൌമുദി 9 


ടി.എന്‍. ഗോപകുമാര്‍; 


ള്‍ കാശ്മീര്‍, പഞ്ചാബ്‌, ആസ്സാം എന്നീ 
ചം) സംസ്ഥാനങ്ങളിലെ (പശ്‌ നങ്ങള്‍ പം 
ക്തിയിലെ വിഷയമാക്കിയാല്‍ ഉടനെ വായ 
നക്കാര്‍ വിരസതയോടെ വായന നിര്‍ത്തും 
എന്നാണ്‌ ധാരണ. ഈ ധാരണ കുറെയൊക്കെ 
ശരിയാവാം. പക്‌ ഷേ, ഇന്ത്യാരാഷ്രടം, ദേശീ 


ഖാനും നാളെ നെടുമാരനായി 
തരംതാഴുമെന്ന്‌ അദ്ദേഹത്തിന്‍െറ 
അനുയായികള്‍ക്കുവരെ .ഭയ 
മുണ്ട്‌. സമ്മര്‍ദ്ദ രാഷ്ര്ടീയ 
ത്രന്തങ്ങളും ആഗോള അനു 
രഞ്ജന പ്രകിയകളും ഒത്തു 


28-ന്‌ നടത്താന്‍ ആദ്യം നിശ്ചയിച്ചു. 
എന്നാല്‍ തൃശൂര്‍ ജില്ലയിലെ വോട്ടേഴ്‌സ്‌ . 
ലിസ്‌ററ്‌ കിട്ടിയതാകട്ടെ 28-ന്‌ ഉച്ചയ്ക്ക്‌ 12.15 | . 
മണിക്ക്‌. കോട്ടയത്താണെങ്കില്‍ ലിസ്ററ്‌ 
തന്നതേയില്ല. തൃശൂരില്‍ 16 ബ്ളോക്കിലെ 
ലിസ്ററ്‌ റിട്ടേണിംഗ്‌ ആഫീസര്‍ ഒപ്പിട്ടു തന്നു. 


ഒരുവിഭാഗം കൃഷ്ണനെഴുത്തശ്ശന്‍െറ വീട്ടില്‍' 
എത്തി റിട്ടേണിംഗ്‌ ആഫീസര്‍ സ്ഥാനം 
സ്വീകരിക്കരുതെന്ന്‌ ആവശ്യപ്പെട്ടു. തിരഞ്ഞെ 
ടുപ്പ്‌ കലാപമാകും. കുഴപ്പങ്ങളില്‍ ചെന്നു 
വെറുതെ ചാടരുതെന്നും മുന്നറിയിപ്പ്‌ നല്‍കി. 
തിരഞ്ഞെടുപ്പില്‍ കലാപമുണ്ടാക്കാന്‍ കരു 


കെ.പി.സി.സി ഭാരവാഹികളായ പി.ബാ 
ലനും, എം.ഐ. ഷാനവാസിനും 20,000 
ബുക്കുകള്‍ വീതം നല്‍കാന്‍ തീരുമാനമായി. 
ചുരുക്കത്തില്‍ മെമ്പര്‍ഷിപ്പ്‌ ്രവര്‍ത്തനത്തി 
ന്‍െറ വിശ്വാസ്യത തൃശൂര്‍ ഡി.സി.സി 
തകര്‍ത്തു. അര്‍ഹതയുളളവര്‍ക്കെല്ലാം അംഗ 


ദല്‍ഹിയും സ്വീകരിച്ച. ഇപ്പോശ പാക്ക സ്ഥാന്‍ 
മേധാവി നവാസ്‌ ഷറീഫ്‌ പറയുന്നത്‌ 
ഉഭയകക്ഷി ചര്‍ച്ചകളിലൂടെ (പശ്‌നപരിഹാരം 
വീണ്ടും തേടാമെന്നാണ്‌. നരസിംഹറാവു 
വ്യക്തമായ മറുപടി പറയുന്നില്ല. 

നവാസ്‌ ഷറീഫ്‌ എന്തുകൊണ്ട്‌ ഇങ്ങനെ 


ത്വം നല്‍കാന്‍ തൃശൂര്‍ ഡി.സി.സി തയ്യാറാ 
യിരുന്നുവെങ്കില്‍ കെ.പി.സി.സി ഇടപെടല്‍ 
ഒഴിവാകുമായിരുന്നു. കേരളത്തിലെ മെമ്പര്‍ 
ഷിപ്പ്‌ വിതരണത്തിന്‍െറ ആദ്യ കലക്കം 
തൃശൂര്‍ ജില്ലയില്‍ അരങ്ങേറി. 
തിരഞ്ഞെടുപ്പ്‌ നേരെചൊവ്വേ നടന്നാല്‍ 
സംഘടന തങ്ങളുടെ കൈപ്പിടിയിലാകില്ലെന്ന്‌ 
കരുണാകരന്‍ ഗ്രൂപ്പിനു ബോദ്ധ പ്പെട്ടു. 
. പാര്‍ലമെന്‍ററി ബോര്‍ഡ്‌ മെമ്പറായ മുഖ മന്ത്രി 
കരുണാകരന്‍ മുന്‍കൈയെടുത്തിരുന്നുവെങ്കില്‍ 
ഈ കലക്കമെല്ലാം തെളിഞ്ഞേനെ. എന്നാല്‍, 
താന്‍ വഹിക്കുന്ന പദവിയോ, പാര്‍ട്ടിയിലെ 
സീനിയോറിററിപോലുമോ നോക്കാതെ 
അദ്‌ ദേഹം ഒരു പക്ഷത്തു സ്ഥാനം പിടിച്ചു. 
കൊച്ചു കൊച്ചു കാര്യങ്ങളില്‍ വരെ ബാലിശ 
മായും അപക്വമായും അനവസരത്തില്‍പ്പോലും 
ഇടപെട്ട്‌ ്രശ്‌നങ്ങള്‍ സങ്കീര്‍ണ്ണമാക്കുകയാണ്‌ 
അദ്ദേഹം ചെയ്തത്‌. നിര്‍ഭാഗ്യകരമായി 
പ്പോയി ഈ ഇടപെടല്‍. 
ചോദ്യം: തിരഞ്ഞെടുപ്പികാര്യങ്ങളില്‍ മുഖ്യ 

മ്രന്തി കരുണാകരന്‍ നേരിട്ട്‌ ഇടപെട്ടോ? 
ഉത്തരം: ഓരോ ഫ്വട്ടത്തിലും മുഖ്യമന്ത്രി 
കരുണാകരന്‍ നേരിട്ട്‌ ഇടപെടുകയായിരുന്നു. 

സംസ്ഥാന സ്ക്രൂട്ടിനി കമ്മിററി രൂപീകരിച്ച 
പ്പോള്‍ ഭൂരിപക്ഷം തങ്ങള്‍ക്കു വേണമെന്ന്‌ 

'അദ്‌ ദേഹം ശഠിച്ചു. കമ്മിററിയുടെ രൂപീകരണ 
വേളയില്‍ത്തന്നെ (പശ്‌ നമുണ്ടാക്കി. തിര 
ഞ്ഞെടുപ്പിലെ നിര്‍ണ്ണായകമായ ഘടകമാണ്‌ 
ജില്ലാ റിട്ടേണിംഗ്‌ ആഫീസര്‍മാര്‍. നിഷ്‌ 
പക്‌ ഷതയോടെ കാര്യങ്ങള്‍ നടത്തേണ്ടവര്‍. 
ജില്ലാ റിട്ടേണിംഗ്‌ ആഫീസര്‍മാരുടെ നിയ 

മനത്ത്‌ ൦ മുഖ്യമ്രന്തി ഇടപെട്ടു. 
 സംഹ്പടനയോടു പ്രതിബദ്ധതയും കൂറും 


ശ്രമേ റിട്ടേണിംഗ്‌ ആഫീസര്‍മാരായി നിയമി 
ക്കാവു. അതനുസരിച്ചുള്ള പവര്‍ത്തനങ്ങളാണ്‌ 
കെ.പി.സി.സി സ്വീകരിച്ചത്‌. ഈ നടപടികളെ 
. തുരങ്കംവച്ചുകൊണ്ടു തങ്ങളുടെ ആജ്ഞാനു 
വര്‍ത്തികളായവരെ റിട്ടേണിംഗ്‌ ആഫീസര്‍ 
- മാരാക്കാന്‍ ആ ഗ്ഗൂപ്പ്‌ ശ്രമിച. 

തൃശൂര്‍ ജില്ല ഉദാഹരണമായി എടുക്കാം. 
- റിട്ടേണിംഗ്‌ ആഫീസര്‍മാരുടെ ഒരു പാനല്‍ 
തയ്യാറാക്കാന്‍ ശ്രമിച്ച. പല പേരുകളും 
നിര്‍ദ്ദേശിച്ചു. വനംവകുപ്പു മന്ത്രി കെ.പി. 
വിശ്വനാഥന്‍ വി.ആര്‍ കൃഷ്ണന്‍ എഴുത്തശ്ശ 
൭൯റ പേരാണ്‌ നിര്‍ദ്ദേശിച്ചത്‌. കരുണാ 
കരന്‍പോലും ബഹുമാനിക്കുന്ന, കോണ്‍ 
രഗസ്സുകാര്‍ക്കെല്ലാം സര്‍വാദരണീയനായ 
നേതാവാണ്‌ വി.ആര്‍.കൃഷ്ണനെഴുത്തശ്ശന്‍ . 
ഈ പേര്‍ ഏകകണ്ഠമായി അംഗീകരിക്കുമെന്ന 
(രതീക്ഷ എല്ലാവര്‍ക്കുമുണ്ടായിരുന്നു. റിട്ടേ 
,ണിംഗ്‌ ആഫീസറാകാന്‍ കൃഷ്ണനെഴുത്തശ്ശന്‍ 
സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ നിർദ്ദേ 
ശം വന്ന അന്നുതന്നെ ഡി.സി.സിയിലെ 


കലാകമുദി 10 


നിഷ്പക്ഷതയും പാലിക്കുന്നവരുമായവരെ മാ . 


ണാകരന്‍ ഗൂപ്പുകാര്‍ മുമ്പേതന്നെ ്രമമാരംഭി 
ച്ചവെന്ന്‌ ഈ സംഭവം തെളിയിക്കുന്നു. 
കാര്യങ്ങള്‍ പന്തിയല്ലെന്ന്‌ കണ്ട കൃഷ്ണ 
നെഴുത്തശ്നന്‍ മനംമടുത്ത്‌ റിട്ടേണിംഗ്‌ ആഫീ 
സര്‍ സ്ഥാനത്തുനിന്നു പിന്മാറി. ഇത്‌ ഒരു 
ഒററപ്പെട്ട സംഭവമല്ല. കൃഷ്‌ ണനെഴുത്തശ്ശനെ 
പ്പോലെ സര്‍വാദരണീയനായ ഒരാളെപ്പോലും 
അംഗീകരിക്കാന്‍ അവര്‍ തയ്യാറായില്ല. മുഖ്യ 
മന്തി കരുണാകരന്‍െറ ഉപദേശവും അംഗീകാ 
രവും എല്ലാം ഇതിനു പിന്നിലുണ്ട്‌. 

ചോദ്യം: തിരഞ്ഞെടുപ്പ്‌ അട്ടിമറിക്കാന്‍ 
കരുണാകരന്‍ ഗ്രൂപ്പ്‌ മുന്‍കൂട്ടി ഗൂഡാലോചന 
നടത്തി എന്നാണോ? 


TVonp/sനാ 
തരമ്ഞെമല്ുച്ഛിലെ 
(കമക്കേടുകള്‍മക്കല്ലാം 
കാരണ മുകഷ്യമ്രന്ത? 
കരുഞണ്ണാകരന്മം 
താദ്ദേഹത്മ/സ്റ മക൯ 
മുരളിയ്യമാമണ്ണന്ന്‌ ആദ്റഠണ? 
(ശുൃച്ഛിരദ്റ ശക്തമായ 
വക്താവായ ൨൧.എം. 
സുധീര ആമ്മാചിക്കുനു. 


ഉത്തരം: അതെ. സംഹടന പിടിച്ചെടുക്കാന്‍ 


മുന്‍കൂട്ടിത്തന്നെ ഗൂഡ്ഃപദ്‌ ധതിക്കു അവര്‍ 


രൂപം നല്‍കിയിരുന്നു. തമിഴ്‌നാട്ടില്‍ നിന്നു 
മാണ്‌ ജില്ലാ റിട്ടേണിംഗ്‌ ആഫീസര്‍മാരെ 
കൊണ്ടുവന്നത്‌. അവര്‍ വന്നപ്പോള്‍ത്തന്നെ 
സമ്മര്‍ദ്ദവും തുടങ്ങി. മുഖ്യമന്ത്രി കരുണാ 
കരന്‍ ഈ റിട്ടേണിംഗ്‌ ആഫീസര്‍മാരെ 
നേരിട്ടുതന്നെ വിളിച്ചു സമ്മര്‍ദ്ദം ചെലുത്തി. 
തങ്ങള്‍ക്കു അനുകൂലമായ തരത്തില്‍ കാര്യ 
ങ്ങള്‍ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതേ 
ത്തുടര്‍ന്ന്‌ റിട്ടേണിംഗ്‌ ആഫീസര്‍മാരില്‍ 
പലരും പക്‌ഷപാതപരമായാണ്‌ പെരുമാറി 
യത്‌. 

കോഴിക്കോട്‌ തിരഞ്ഞെടുപ്പ്‌ ഒരു ദിവസ 
ത്തേക്കു മാററിവച്ചതായി (പദേശ്‌ റിട്ടേണിംഗ്‌ 
ആഫീസര്‍ കെ.പി.സി.സി.യെ അറിയിച്ചു. 
എന്നാല്‍ ജില്ലാ റിട്ടേണിംഗ്‌ ആഫീസര്‍ 
അക്കാര്യം അറിഞ്ഞില്ലര്രേ. വോട്ടെടുപ്പിന്‍െറ 
തലേദിവസം രാര്തി 11 മണിക്കു അപാകതകള്‍ 
നിറഞ്ഞ വോട്ടേഴ്‌സ്‌ ലിസ്‌റ്റ്‌ പസിദ്ധപ്പെ 
ടുത്തി. പോളിംഗ്‌ സ്‌റേറഷന്‍പോലും നിശ്ച 
യിച്ചിരുന്നില്ല. സംസ്ഥാന റിട്ടേണിംഗ്‌ ആഫീ 
സറുടെ നിര്‍ദ്ദേശം ലംഫ്രിച്ച്‌ ജില്ലാ റിട്ടേണിംഗ്‌ 
ആഫീസര്‍ തിരഞ്ഞെടുപ്പ്‌ നടത്തി. 
തൃശൂര്‍, കോട്ടയം തിരഞ്ഞെടുപ്പ്‌ ജനുവരി 


ഭുവനേശ്വര്‍ ഖലിത തയ്യാറായില്ല. 19-ന്‌ 


ഒപ്പിടാതെ 12 ബ്‌ളോക്കിന്‍െറ ലിസ്ററു തന്നു. 


റിട്ടേണിംഗ്‌ ആഫീസറുടെ കൈയിലുള്ള 
ലിസ്ററില്‍ത്തന്നെ കൃത്രിമം നടന്നു. ജയിച്ച 
വരെ വിട്ടുകളഞ്ഞു. പകരം ജുയിക്കാത്തവരെ 
ലിസ്ററില്‍ ഉള്‍പ്പെടുത്തി. തോളൂര്‍ പഞ്ചായ 
ത്തില്‍ തിരഞ്ഞെടുപ്പ്‌ നടക്കാത്ത നാലു 
ബൂത്തില്‍ തിരഞ്ഞെടുപ്പ്‌ നടന്നതായി പ്രഖ്യാ 
പിച്ചു. ചൂണ്ടല്‍ പഞ്ചായത്തില്‍ ഇയിച്ചവര്‍ക്കു 
പകരം തോററവരെ ഉള്‍പ്പെടുത്തി ലിസ്ററ്‌ 
തയ്യാറാക്കി. വടക്കേക്കാട്‌ പഞ്ചായത്തില്‍ 
തര്‍ക്കത്തെത്തുടര്‍ന്ന്‌ ആന്‍റണി വിഭാഗം 
മാര്തം തിരഞ്ഞെടുപ്പ്‌ നടത്തി. ഇതു 
സംബന്ധിച്ച്‌ പോളിംഗ്‌ ആഫീസറും റിട്ടേ 
ണിംഗ്‌ ആഫീസറും തമ്മില്‍ തര്‍ക്കമായി. 
എന്നാല്‍ മത്‌ സരിക്കാത്ത 12 പേരെ ഉള്‍പ്പെടു: 
ത്തി ജയിച്ചതായി എഴുതിച്ചേര്‍ത്തു. 28 
ബ്ളോക്കുകളില്‍ മൊത്തം 157 ബൂത്തുകളില്‍ 
തര്‍ക്കമുണ്ടായി. 21 ബ്ളോക്കിന്‍െറ വിളുയ 
പരാളുയം നിര്‍ണ്ണയിക്കുന്നതാണ്‌ ഇത്‌. 
ചാലക്കുടി ബ്ളോക്ക്‌ പസിഡന്‍റായി മത്സ 
രിക്കേണ്ടിയിരുന്നത്‌ പനമ്പള്ളി രാഘവ 
മേനോനാണ്‌. വോട്ടേഴ്‌സ്‌ ലിസ്ററ്‌ വന്ന 
പ്പോള്‍ രാഘവമേനോന്‍ മണ്ഡലം ഡെലി 
ഗേററ്‌ ആയി. അങ്ങനെ ആ ബ്ളോക്കില്‍ 
സ്ഥാനാര്‍ത്ഥി ഇല്ലാതായി. 

ഈ ജില്ലകളില്‍ ഫ്രെബുവരി 19-ന്‌ 
തിരഞ്ഞെടുപ്പ്‌ നടത്താന്‍ എത്തിയ എ.ഐ. 
സി.സി ജോയിന്‍റ്‌ സ്രെകട്ടറി ഭുവനേശ്വര്‍ | 
ഖലിത മുമ്പാകെ ഞങ്ങള്‍ നാല്‌ ആവശ്യങ്ങള്‍ 
ഉന്നയിച്ചു. തൃശൂര്‍, കോട്ടയം ജില്ലകളില്‍ 
ജോയിന്‍റു വെരിഫിക്കേഷന്‍ നടത്തി കൃതിമം | 
നടന്നോ എന്നു കണ്ടുപിടിക്കണം. യഥാര്‍ത്ഥ 
വോട്ടര്‍മാര്‍ക്ക്‌ വോട്ടു ചെയ്യാന്‍ അവസരം 
നല്‍കണം. ഈ ജില്ലകളിലെ റിട്ടേണിംഗ്‌ | 
ആഫീസര്‍മാര്‍ പക്കാ പക്ഷപാതികളാണ്‌. 
തിരഞ്ഞെടുപ്പിനു 24 മണിക്കൂര്‍ മുമ്പ്‌ ജില്ലാ 
റിട്ടേണിംഗ്‌ ആഫീസര്‍ ഒപ്പിട്ട ലിസ്ററ്‌ 
ഇരുവിഭാഗത്തിനും നല്‍കണം.  ബ്ളോക്കു 
തലത്തില്‍ ഇരുവിഭാഗത്തിന്‍െറയും യോഗം 
24 മണിക്കൂറിനുമുമ്പ്‌ വിളിച്ചുചേര്‍ത്തു വോ 
ട്ടേഴ്‌സ്‌ ലിസ്ററിനെക്കുറിച്ച്‌ ചര്‍ച്ച നടത്തണം. 
തിരഞ്ഞെടുപ്പു നടക്കുന്ന സ്ഥലം 24 
മണിക്കൂറിനു 
അറിയിക്കണം. 

ഈ ആവശ്യങ്ങളൊന്നും പരിഹരിക്കാന്‍ 


രാവിലെ ഖലിത എത്തിയെങ്കിലും ഉച്ചകഴി ' 
ഞ്ഞാണ്‌ ചര്‍ച്ച നടത്തിയത്‌. വൈകുന്നേരം 
തിരുപ്പതിക്ക്‌ പോകാന്‍ അദ്ദേഹം ശ്രമിച്ചു. 
തര്‍ക്കം തീര്‍ത്തശേഷമേ പോകാവുവെന്ന്‌ 
ഞങ്ങള്‍ അറിയിച്ചു. ഖലിത തങ്ങിയപ്പോള്‍ 
കരുണാകരന്‍ ഗ്രൂപ്പ്‌ പുതിയ അവകാശവാദ 
വുമായി എത്തി. 67 ബൂത്തിന്‍െറ കാര്യത്തില്‍ 
ശേഷം 37-ാം പേജിൽ 


മുമ്പ്‌ ഇരുവിഭാഗത്തെയും |. 


യത, ്തിവര്‍ണ്ണ പതാക, ദേശീയഗാനം 
തുടങ്ങിയ കാര്യങ്ങള്‍ ഭൂരിപക്ഷം മനസ്സുകളില്‍ 
നിലനില്‍ ക്കുന്നിടത്തോളം കാലം ഈ .പശ്ന 
ങ്ങളില്‍ നിന്ന്‌ നമുക്കാര്‍ക്കും മോചനമില്ല. 
വിരസതയുടെപേരില്‍ വായനനിര്‍ത്തുന്ന നാലു 
വായനക്കാരിലേറെ, ഒരു പക്ഷേ, (പധാനി 
വായന തുടരുന്ന ഒരു വൃക്‌ തിയാവും. 
പഞ്ചാബിലെ തിരഞ്ഞെടുപ്പു കഴിഞ്ഞ 
ശേഷമായിരിക്കും ഈ ലേഖനം .പസിദ്ധീ 
കരിക്കപ്പെടുക. ലേഖനങ്ങളുടെ സഹായം 
കൂടാതെ തന്നെ അവിടെ നടന്ന തിരഞ്ഞെടു 
പ്പിന്‍െറ സ്വഭാവം സാധാരണ റിപ്പോര്‍ട്ടുകളില്‍ 
നിന്ന്‌ വായനക്കാര്‍ക്ക്‌ വ്യക്തമായിക്കഴി 
ഞ്ഞിരിക്കും. ഇതെഴുതുന്ന ദിവസം പഞ്ചാബില്‍ 
നിന്നു മടങ്ങിവന്ന ചില സുഹൃത്തുക്കള്‍ 
പറഞ്ഞു, അവിടെ യുദ്ധാവസ്ഥയാണെന്ന്‌ . 
എന്തായാലും പഞ്ചാബല്ല ഇവിടെ വിഷയം, 
തല്ക്കാലം. 
കാശ്മീരിനെക്കുറിച്ചളള നമ്മുടെ ചില 
ധാരണകള്‍ക്ക്‌ ആനുകാലിക സ്വഭാവമുണ്ടാ 
ക്കാനാണ്‌ ഇവിടെ ശ്രമം. കാശ്മീരിലും 
കാശ്മീരിനു പുറത്തുളള ഇന്ത്യയിലും പാക്കി 
സ്ഥാനിലും ഈയിടെ ഉണ്ടായ ചില 
വലിയമാറ്റങ്ങള്‍ കണക്കിലെടുക്കുവാനാണ്‌ 
അപേക്ഷ. 

സിംലാക്കരാര്‍ ഒപ്പിട്ടശേഷം ഇന്ത്യയും 
പാക്കിസ്ഥാനും പ ലരീതികളില്‍ ഒളിച്ച 
കളിച്ചു, ചിലപ്പോള്‍ ഒത്തുകളിച്ചു. ഇവിടേയും 
അവിടേയും ഇടയ്ക്കിടെ സര്‍ക്കാരുകള്‍ മാറി. 
ഇവിടത്തെ മാറ്റങ്ങള്‍ക്ക്‌ ജനാധിപത്യ സ്വഭാ 
വമെങ്കിലുമുണ്ടായിരുന്നുവെങ്കില്‍ ഇസ്‌ളാമാ 
ബാദില്‍ നാഷണല്‍ സെക്യൂരിറ്റി സ്‌റ്റേറ്റ്‌ " 
എന്ന വളരെയേറെ കേന്ദ്രീകൃത സ്വഭാവുമുളള 
മറ്റൊരു സംവിധാനം തുടര്‍ന്നിരുന്നു. പക്ഷേ, 
ഇസ്‌ളാമാബാദില്‍ ആ സംവിധാനത്തിനുണ്ടാ 
യിട്ടുളള ഇളക്കങ്ങളാണ്‌ ഇന്ന്‌ അമാനുള്ള 
ഖാനിലൂടെ കാശ്‌ മീര്‍ പശ്‌നത്തേയും 
പാക്കിസ്ഥാന്‍ പ്രശ്നത്തേയും പ്രതങ്ങളുടെ 
ഒന്നാംപേജിന്‍െറ മുകളിലേക്ക്‌ ഉയര്‍ത്തിയിരി 
ക്കുന്നത്‌. ഈഫഘ്ൃട്ടം നാം (പ്രതേകം ശ്രദ്ധി 
ക്കേണ്ടിയിരിക്കുന്നു. വിരസത ചുരുക്കാന്‍ , 
“ചില പോയിന്‍റുകള്‍ ആദ്യം . ലിസ്റ്റു 
ചെയ്യുകയാണ്‌. 

1. സിംലാക്കരാര്‍ അനുസരിച്ച്‌ കാശ്മീര്‍ 
്രശ്‌നത്തിന്‌ ഉഭയകക്ഷി ചര്‍ച്ചകളിലൂടെ 
'ഇന്ത്യയും പാക്കിസ്ഥാനും പരിഹാരം തേടു 
“മെന്നാണ്‌. ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി 
ചര്‍ച്ചകളിലൂടെ പരിഹാരം “നേടുന്നതില്‍ 
പരാജയപ്പെടുക മാതമല്ല, പാക്കിസ്ഥാന്‍ 
്രശ്‌നം അന്താരാഷ്‌ രടവേദികളിലേക്ക്‌ ആ 
വര്‍ത്തിച്ചുകൊണ്ടു ചെല്ലുകയും ചെയ്തു. 
ഇസ്‌ ളാമാബാദ്‌ അങ്ങനെ കരാര്‍ ലംഫിക്കു 
മ്പോള്‍ ഉഭയകക്ഷി ചര്‍ച്ചകളില്‍ ഇനി 
കാശ്മീര്‍ വേണ്ട്‌ എന്ന മട്ടിലൊരു നിലപാട്‌ 


പറയുന്നുവെന്ന്‌ ഇവിടെ എല്ലാവര്‍ക്കുമറിയാം. 
്രത്യേക രാഷ്ര്ടീയ സ്ഥിതിവിശേഷമാണ്‌ 
പാക്കിസ്ഥാനില്‍. ആ അവസ്ഥയില്‍ താര 
തമ്യേനെ സത്യസന്ധമായ ഒരു രാഷ്ര്ടീയ 
സമീപനമാണ്‌ അമാനുള്ള ഖാന്‍ സ്വീകരിച്ചത്‌ . 
പണ്ട്‌ നെടുമാരന്‍ തമിഴ്‌ സൈന്യവുമായി 
ഈഴം സ്വത്രന്തമാക്കാനായി ശ്രീലങ്കയ്ക്ക്‌ 
പുറപ്പെട്ട മട്ടിലൊരു “സിംബോളിക്‌ " പ്രകടന 
മെന്നതിലുപരി ഖാന്‍െറ കാശ്മീര്‍ മാര്‍ച്ചിനെ 
കാണേണ്ടകാര്യം ദല്‍ഹിക്കില്ലായിരുന്നു. ഖാ 
ന്‍െറ അനുയായികളെ അതിര്‍ത്തിക്ക്‌ വളരെ 
യപ്പുറത്തുവഛ്ചതന്നെ പാക്കിസ്ഥാന്‍ പട്ടാളം 
തടഞ്ഞു, തടഞ്ഞതില്‍ നാലഞ്ചുപേര്‍ മരിക്കു 
കയും ചെയ്തു. ഇതിന്‍െറ രാഷ്രടീയനേട്ടം 
ജമ്മുകാശ്മീര്‍ സ്വത്രന്തമുന്നണിക്കാണ്‌ എന്നത്‌ 


അറിയാവുന്നവരാണ്‌ ഇന്ത്യയിലേയും പാക്കി 
'സ്ഥാനിലേയും സര്‍ക്കാരുകള്‍. 
പാക്കിസ്ഥാന്‍െറ ഭാഗത്ത്‌ കാശ്മീര്‍ (പ 
ശ്നത്തില്‍ ഒരു അയവ്‌ വന്നിട്ടുണ്ട്‌ എന്ന്‌ 
ഇതുവഴി നാം തെറ്റിദ്ധരിക്കരുത്‌ . എന്നാണ്‌ 
ഇവിടെ മിലിട്ടറി ഉപദേഷ്‌ ടാക്കള്‍ പറയുന്നത്‌. 
അയവ്‌ എങ്ങനെ! കാശ്മീര്‍ പാക്കിസ്ഥാന്‍െറ 
ഭാഗമാണ്‌ എന്ന വാദമൊഴിവാക്കി, ഇന്ത്യയു 
ടേയും പാക്കിസ്ഥാന്‍േറയും അധീനതയില്‍ 
പെടാത്ത ഒരു സ്വതന്ത്ര കാശ്മീരിനെക്കുറിച്ച്‌ 
ചര്‍ച്ച ചെയ്യാന്‍ പാക്കിസ്ഥാന്‍ തയ്യാറാണ്‌ 
എന്നാണ്‌ നവാസ്‌ ഷറീഫ്‌ സൂചിപ്പിക്കുന്നത്‌ . 
എന്താണ്‌ തെറ്റ്‌? ചോദ്യം, ഇങ്ങനെയൊരു 
നിലപാട്‌ സ്വന്തമവസ്ഥ മോശമായിരുന്ന 
വേളയില്‍ എല്ലാ പാക്കിസ്ഥാന്‍ സര്‍ക്കാരു 
കളും കൈക്കൊണ്ടിരുന്നു, മറുപടി. 
സ്വതന്ത്രകാശ്മീര്‍ അപ്രായോഗികമാണോ 
എന്ന്‌ ഇന്നു പറയാന്‍ ,പാപ്തരായ ഏക 
രാഷ്ര്രം ഒരു പക്ഷേ അമേരിക്കയാണ്‌. 
അവിടെ ഒരു തീരുമാനമുണ്ടായാല്‍ പാ 
യോഗികതയ്ക്ക്‌ പുതിയ അര്‍ത്ഥങ്ങള്‍ 
ദല്‍ഹിയിലും ഇസ്‌ ളാമാബാദിലുമുണ്ടാകും. 
ഇവിടെ വിഷമം വളരുകയാണ്‌, കാശ്‌ മീരി 


കള്‍ക്ക്‌ . തങ്ങളുടെ രപശ്‌നങ്ങള്‍ നേരിട്ടനു . 


ഭവിക്കാൻ ദൌര്‍ഭാഗ്യമുണ്ടാകാത്ത ചില മനു 
ഷയര്‍ ലോക തലസ്ഥാനങ്ങളിലിരുന്ന്‌ തങ്ങ 


കൂടിയാല്‍ സ്വാത്രന്ത്യ സമരങ്ങള്‍ക്ക്‌ ഈ 
കാലത്ത്‌ അര്‍ത്ഥമുണ്ടാവില്ല. ൂ | 
ഒരു പരിധികഴിഞ്ഞാല്‍, രാഷ്രടീയാര്‍ 
ത്ഥത്തില്‍, നിസ്സഹായരാണ്‌ കാശ്മീരികളും 
പഞ്ചാബികളും ലങ്കയിലെ തമിഴരും പാല 
സ്തീനികളും ഗൂര്‍ഖകളും. ഒരു പക്ഷേ, ഈ 
ആഗോളസ്ഥിതി ആകെ കുഴഞ്ഞുമറിഞ്ഞ്‌ 
ഇരസായേലികളേയും ഹിന ദുസ്ഥാനികളേയും 
പാക്കിസ്ഥാനികളേയും ബാധിക്കാം-മല 
യാളികളേയും. 
തിരുവനന്തപുരത്തുളളതിനെക്കാളും മല 
യാളികള്‍ ഇന്ന്‌ ബോംബെയിലുണ്ട്‌ . താമസി 
യാതെ ദല്‍ഹിയിലുമാകും. പിന്നീട്‌ മദിരാശി 
യിലും കല്‍ക്കത്തയിലും ഹൈദരാബാദിലും, 
എന്തിന്‌ ബിലായില്‍ തന്നെയുമാകുമെന്നാണ്‌, 


വധുവരന്മാരെ തിരയുന്ന പരസ്യങ്ങള്‍ 
കേരളത്തിലെക്കാളും കൂടുതല്‍ ഈ Pa 
ളിലാണ്‌. കുറെക്കഴിയുമ്പോള്‍ “മലയാളി 
പരസ്യത്തിന്‌ പ്രത്യേക ചര്‍ജ്‌ജാകും. അന്നു 
ദേശീയത പറയാന്‍, തുല്യാവകാശം ഉറപ്പിക്കാന്‍ 
ആഗ്രഹമുള്ളവര്‍ കാശ്മീരിലും, പഞ്ചാബിലും, 
ആസ്സാമിലും നടക്കുന്നതെന്ത്‌, എന്തു തരം 
നീതികള്‍ അടിസ്ഥാനപരമായി നിഷേധിക്ക 
പ്പെടുന്നു, ഏതു ദേശീയതയുടെ പേരില്‍, 
എന്ന വിവരങ്ങള്‍ ഇന്ന്‌ മനസ്സിലാക്കണം. 
കരുണാകരനും വയലാര്‍ രവിയും മുരളിയും 
കൂടി കേരളത്തിന്‍െറ അവകാശങ്ങള്‍ നില 
നിര്‍ത്തുന്നുവെന്ന്‌ വ്യാമോഹിക്കണ്ട. ഇത്തരം 
ചിന്തകള്‍ ഫറൂഖ്‌ അബ്ദുളളയുടെ പേരില്‍ 
കാശ്മീരികളും സെയില്‍സിംഗിന്‍െറ പേരില്‍ 
സിക്കുകാരും വച്ചുപുലര്‍ത്തിയിരുന്ന കാലമു 
ണ്ടായിരുന്നു. ഇന്നിവരെ ആ സംസ്ഥാന 
ങ്ങള്‍ക്കും വേണ്ട, ദല്‍ഹിക്കുംവേണ്ട. ഇരുവരും 
സുഖമായി കഴിയുന്നുവെന്നേയുള്ളു. 
ഇത്തരം (പശ്‌ നങ്ങള്‍ വളരെയകലെയാണ്‌ 
എന്ന്‌ കേരളത്തോട്‌ മുരളിമനോഹര്‍ ജോഷി 
പറയുമ്പോള്‍ നാം ര പത്യേകം സൂക്ഷിക്കണം. 
ദേശീയത ദല്‍ഹിയിലോ, ജൂയ്പ്പൂരിലോ, 
ഭോപ്പാലിലോ അല്ല കുരുങ്ങിക്കിടക്കുക,, 
എല്‍.കെ. അദ്വാനിയുടെ വീട്ടുമുറ്റമാവും. 


ളുടെ വിധിനിര്‍ണ്ണയിക്കുകയാണ്‌ . അമാനുള്ള സങ്കല്പങ്ങളുടെ മാനിഫെസ്‌റ്റോ. 


കലാകമുദി 11 


rd 


Pe (കഴിഞ്ഞ ലക്കത്തില്‍നിന്നും തുടര്‍ച്ച) 

ല്‍ മാസത്തിലെ അവസാന ഞായറാഴ്ച. 
രാവിലെ എട്ടുമണി. തൈക്കാട്ടെ ഗാന്ധി 

ഭവന്‍ ആളുകളെക്കൊണ്ട്‌ നിറഞ്ഞു. രോഗികള്‍, 


രാഗം മാറി പുതിയൊരു ജീവിതം തുടങ്ങിയ 
വര്‍. 


ക 


കോണ്‍ഫറന്‍സ്‌ ഹാളില്‍ വര്‍മ്മാജി കണ്‍ ' 


.സല്‍ട്ടേഷന്‍ തുടങ്ങി. കൊടുങ്ങല്ലൂരില്‍നിന്നും 
രാവിലെ 6 മണിക്ക്‌ ഇവിടെ എത്തിയതാണ്‌ 
അദ്‌ ദേഹം. കണ്ണൂര്‍-തിരുവനന്തപുരം ട്രെയി 
നില്‍. രണ്ടുമണിക്കൂര്‍നേരം കാര്‍ത്തിക യില്‍ 
തങ്ങി (പഭാതകൃത്യങ്ങള്‍ നിര്‍വ്വഹിച്ചിട്ടാണ്‌ 
ഗാന ധിഭവനിലെത്തിയിരിക്കുന്നത്‌. അതാണു 


വര്‍മ്മാജി .പസംഗിക്കുന്നു 


പതിവ്‌. രാവിലെ ഏഴുമണിയോടെ “കാര്‍ത്തി 
ക യിലും വര്‍മ്മാജ്ിയെ കാണാന്‍ രോഗികളെ. 
ത്തും. പഴയ രോഗികള്‍, അല്ലെങ്കില്‍ അവരുടെ 
പരിചയക്കാര്‍. പലവിധ ശുപാര്‍ശകളോടെ 
എത്തുന്നവര്‍. പക്ഷേ, ഒന്നോ രണ്ടോ 
പേരോടു മാതമേ വര്‍മ്മാജി രോഗത്തെക്കുറിച്ച്‌ 
വിശദമായി ഇവിടെവച്ച്‌ സംസാരിക്കൂ. ബാ 
ക്കിയുളളവരെ ഗാന്‍ ധിഭവനിലേക്ക്‌ പറഞ്ഞു 
വിടും. ഇങ്ങനെ നിരാശ യോടെ മടങ്ങുന്നവ 
രോട്‌ അദ്ദേഹം പറയാറുളള ഒരു സാന്ത്വന 
മുണ്ട്‌: ഞാന്‍ ഇന്നത്തെ ദിവസം തിരുവനന്ത 
പുരം ര്രകൃതിജീവന സമിതിക്ക്‌ വിട്ടു 
കൊടുത്തിരിക്കുകയാണ്‌ . അവര്‍ നിശ്ചയി 
ക്കുന്നവരെ ഞാന്‍ കാണാം. 
പകൃതിജീവന സമിതി (പവര്‍ത്തിക്കുന്ന 
ഗാന ധിഭവനില്‍ ഇന്നേദിവസം ആദ്യമായി 
കണ്‍സല്‍ൽട്ടേഷനു വന്നവര്‍ മൂന്നുനാലുമാസം 
മുമ്പേ രജിസ്ററര്‍ ചെയ്തവരാണ്‌. രജി 


കലാകയമുദി 12 


\ 


സ്ട്രേഷന്‍ സനാജുന്യമാണ്‌ . മുന്‍ഗണനാരകമം 
നിശ്ചയിക്കാനുള്ള ഒരേര്‍പ്പാട്‌. 

പുതിയതായി വരുന്ന ആറോ ഏഴോ പേരെ 
മാരതമേ വര്‍മ്മാജി പരിശോധിക്കാറുളളു. 
സമയപരിമിതിമൂലമാണിത്‌ . ഒരാളുമായി ശ 
രാശരി 45 മിനിട്ടുനേരം അദ്ദേഹം സംസാ 
രിക്കാറുണ്ട്‌. രോഗത്തിന്‍െറ പൂര്‍വ്വചരിശ്രം 
മൂഴുവന്‍ വര്‍മ്മാജി ചോദിച്ചു മനസ്സിലാക്കുന്നു. 
പിന്നീട്‌ ജീവിതചര്യ-ഉണരുന്നതു മുതല്‍ 
ഉറങ്ങുന്നതുവരെ -തൊഴില്‍, അതിന്‍െറ 
സ്വഭാവം, യാര്രചെയ്യുന്ന സമയം, ഭക്ഷണ 
സമയം തുടങ്ങി എല്ലാം ചോദിച്ചറിയുന്നു. 
ഏതാണ്ട്‌ 30 മിനിട്ട്‌ സമയം ഇതിനായി 
എടുക്കുന്നു. പിന്നെയുളള 15 മിനിട്ടാണ്‌ 
“ചികിത്സ യ്ക്കുവേണ്ടി വിനിയോഗിക്കുക. 
ഈ നീണ്ട “അഭിമുഖസംഭാഷണം” കഴിയു 
മ്പോള്‍ത്തന്നെ പകുതി ആശ്വാസം രോഗിക്കു 
കിട്ടിയിരിക്കും. പിരിയാന്‍നേരം ഒരാള്‍ക്കു 
ലഭിക്കുക രണ്ട്‌ ഫുള്‍ സ്കേല്പ്‌ പേപ്പറിലുളള 
കുറിപ്പടിയായിരിക്കും. 

ഈ 'കണ്‍സല്‍ട്ടേഷ നില്‍നിന്നും വ്യക്ത 
മാണല്ലോ, സാധാരണ ഭിഷഗ്വരന്‍ മാരില്‍ 
നിന്നും വര്‍മ്മാജി എത്ര ഭിന്നനാണെന്ന്‌. 
ശരിക്കും പറഞ്ഞാല്‍ രോഗിയെയും രോഗ 
ത്തെയും അറിയുകയല്ല, മനുഷ്യനെ-വ്യക്തി 
യെ---അറിയുകയാണ്‌ അദ്ദേഹം ചെയ്യുന്നത്‌. 
ഇന്ന രോഗത്തിന്‌ ഇന്ന മരുന്ന്‌ എന്ന 
പൊതുതത്വത്തിലധിഷ്‌ ഠിതമല്ല വര്‍മ്മാജി 
യുടെ ചികിത്സ. ഓരോരുത്തരെയും അവരുടെ 
ശക്തിദര്‍ബ്ബല്യങ്ങളും പത്യേകതകളും ജീ 
വിതചര്യകളും സൂക്ഷ്മമായി മനസ്സിലാക്കി 


യതിനുശേഷമേ അദ്‌ ദേഹം (പകൃതിള്ീവന 
ശാസ്രതം ഉപദേശിച്ചുകൊടുക്കുന്നുളളൂ. കൈ 
യില്‍ പുകയുന്ന സിഗററ്റുമായി, പുകവലിക്ക 
രുതെന്ന്‌ വര്‍മ്മാജി ഉദ്‌ ബോധിപ്പിക്കുന്നില്ല; 
രണ്ടു സ്മാള്‍” അകത്താക്കിയിട്ട്‌ നിങ്ങള്‍ 
മദ്യം തൊട്ടാല്‍ ചത്തുപോകും എന്ന്‌ 
അന്തൃശാസനം നല്‍കുന്നില്ല. സ്വയം ഒരു 
മാതൃകയായി അദ്‌ ദേഹം രോഗിയുടെ മുമ്പില്‍ 
ഇരിക്കുകയാണ്‌ . അതുകൊണ്ടുതന്നെ ആ 
വാക്കുകള്‍ക്ക്‌, ഉപദേശങ്ങള്‍ക്ക്‌ അസാധാര 
ണമായ സ്വാധീനശക്തിയുണ്ട്‌ . അലോപ്പതി 
മരുന്നുകള്‍ വിഷമാണ്‌, അത്‌ ഉപയോഗിക്കരു 
ത്‌ എന്ന്‌ വര്‍മ്മാജി പറയുമ്പോള്‍ത്തന്നെ 
മിക്കവരും യാതൊരു ഭയപ്പാടുമില്ലാതെ അത 
നുവര്‍ത്തിക്കുന്നത്‌ ആ വാക്കുകളുടെ മാന്ത്രി 
കമായ ശക്തികൊണ്ടാണ്‌, അതിനുപിന്നിലെ 
ആത്‌ മാര്‍ത്‌ ഥതയെക്കുറിച്ച്‌ ബോദ്ധ്യമാ 
വുന്നതുകൊണ്ടാണ്‌ 
തിരുവനന്തപുരത്തുനിന്നും എറണാകുളത്ത്‌ 


എസ്‌. അശോക്‌ കുമാര്‍; 


നിത്യേന പോയി ജോലിയെടുത്തു മടങ്ങുന്ന 
ഒരു ഹൃദ്രോഗി വര്‍മ്മാജ്ിയോട്‌ ചോദിച്ചു; 


വര്‍മ്മാജി, എല്ലാ ദിവസവും രാവിലെ 
ഒന്‍പതുമണിവരെയും വൈകിട്ട്‌ അഞ്ചുമണി 


വരെയുമുള്ള വെയിലു കായണമെന്ന്‌ അങ്ങ്‌ - 


പറഞ്ഞല്ലോ, ഈ സമയങ്ങളില്‍ ഒ്രെടയിനിലം 
യിരിക്കുന്ന എനിക്കെങ്ങനെ അതിനു കഴിയും? 

വര്‍മ്മാജി: കൊള്ളാം, ട്രെയിനില്‍ കയറു 
മ്പോള്‍ വെയിലു നേരിട്ടു കിട്ടുന്ന സൈഡ്‌ 
സീററില്‍ ഇരുന്നാല്‍പ്പോരേ ? 

വേറൊരാള്‍: പാചകം ചെയ്തിട്ട്‌ മൂന്നു 
മണിക്കൂര്‍ കഴിഞ്ഞ ആഹാരം കഴിക്കരുതെന്ന്‌ 
പറഞ്ഞല്ലോ. വീട്ടില്‍നിന്നും വളരെ അകലെ 
പ്പോയി ജോലിചെയ്യുന്ന എനിക്ക്‌ എങ്ങനെ 
അതു സാധിക്കും? 

വര്‍മ്മാജി: പാചകം ചെയ്തത്‌ കഴിക്കേ 


ണ്ടെന്നു വയ്ക്കണം. പഴവര്‍ഗ്ഗങ്ങളോ പച്ചക്ക | 


റികളോ കഴിക്കാമല്ലോ. 

ഇതാണ്‌ വര്‍മ്മാജി. ഓരോരുത്തരുടെയും 
സൌകര്യവും അസാകര്യവും നോക്കിയാണ്‌ 
അദ്ദേഹത്തിന്‍െറ ചികിത്സ. എന്നുമാ്തമല്ല, 
രോഗിയെ മാ്രമായി അദ്‌ ദേഹം കാണുകയു 


മില്ല. കൂടെ കുടുംബാംഗങ്ങള്‍ ആരെങ്കിലും ; 


ഉണ്ടായിരിക്കണം. രോഗി മാര്തം വിചാരിച്ചതു 
കൊണ്ട്‌ രോഗം മാറില്ലെന്ന്‌ അദ്‌ ദേഹത്തിന 
റിയാം. മരുന്നു കൊടുത്തല്ലല്ലോ രോഗം 
മാററുന്നത്‌ . പുതിയൊരു ജീവിതരീതി പറ 


ഞ്ഞുകൊടുക്കുകയാണ്‌ . അതുള്‍ക്കൊള്ളാന്‍ |. 


ആദ്യമൊക്കെ പപയാസമാണ്‌ .. രോഗിക്ക്‌ 
പച്ചക്കറി വിളമ്പിയിട്ട്‌ ബാക്കിയുളളവരെല്ലാം 
ചിക്കന്‍ഫ്രൈയും ഫിഷ്‌ മോളിയും കഴിച്ചാല്‍ 


ഇതാ,ഒത്‌ 
ഗാന്ധിയന്‍ 


എങ്ങനെയിരിക്കും? അതു പററില്ല. രോഗിയു 
മായി സഹകരിക്കാന്‍ കുടുംബാംഗങ്ങളും 
തയ്യാറാവണം. വ്യക്തിയിലൂടെ, കുടുംബത്തി 
ലൂടെ ഒരു സമൂഹം മുഴുവന്‍ നന്നാവുന്ന | 
മഹത്തായ ഒരു ജീവിതമന്ത്രമാണ്‌ വര്‍മ്മാജി . 
ചൊല്ലിക്കൊടുക്കുന്നത്‌. അദ്‌ ദേഹത്തിനിത്‌ 
നിഷ്ക്കാമകര്‍മ്മമാണ്‌ . ഒരു ചില്ലിക്കാശ്‌ 
ഗ്രതിഫലം പററുന്നില്ല. തന്‍െറ പേരില്‍ 
മററാരെങ്കിലും പിരിക്കാനും അനുവദിക്കില്ല. 
തീവണ്ടിയാത്രക്കൂലി മാര്തം പററിക്കൊണ്ടാണ്‌ 
വര്‍മ്മാജി കണ്‍സല്‍ട്ടേഷനും (പഭാഷണത്തി 
നും മററുമായി എത്തുന്നത്‌. ടിക്കററ്‌ 


നേരത്തേ ബുക്കുചെയ്യാറുപോലുമില്ല. ക്യൂ। 
വില്‍നിന്ന്‌ ടിക്കററ്‌ എടുത്താണ്‌ യാത. 


ചെയ്യാറ്‌. 
% 


നോക്കൂ, സമയനിഷ്ഠ പാലിക്കുന്നതില്‍ 
വര്‍മ്മാജിക്കു തുല്യം വര്‍മ്മാജി മാദ്രം. 8 


മണിക്കു തുടങ്ങുന്ന കണ്‍സല്‍ട്ടേഷന്‍ 
മണിക്കു നിറുത്തും. ഭക്ഷണവും വിശ്രമവും 
കഴിഞ്ഞ്‌ രണ്ടരമണിക്ക്‌ വീണ്ടും തുടരും. 
കൃത്യം 3.59 ആകുമ്പോള്‍ വര്‍മ്മാജി ഹാളിലെ 
മൈക്കിനു മുന്‍പില്‍ എത്തിയിരിക്കും. എര്ത 
പേര്‍ അവിടെ കൂടിയിട്ടുണ്ടെന്നൊന്നും അദ്ദേ 
ഹം നോക്കാറില്ല. 

മൈക്കിനു മുന്നില്‍ ഒരുമിനിട്ടുനേരം വര്‍ 
മ്മാജ്ി മൌനമായി നില്ക്കും. ഗുരുവന്ദനം. 
അതിനുശേഷം തുടങ്ങുന്ന ്പഭാഷണം 
കൃത്യം 5 .മണിക്ക്‌ അവസാനിച്ചിരിക്കും. 
വാച്ഛനോക്കാതെയാണ്‌ അദ്ദേഹം പ്രഭാ 
ഷണം നിറുത്തുക. ശ്രോതാക്കള്‍ വാച്ചില്‍ 


വര്‍മ്മാജി യോഗാസനം 
.പദരര്‍ശ്വപ്പിക്കുന്നു. 


നോക്കുമ്പോള്‍ അപ്പോള്‍ 5 മണി കൃത്യമായി 
ടടുണ്ടാവും. പിന്നെ സഞ്ചിയുമെടുത്ത്‌ അദ്ദേ 
ഹം ഒരു പോക്കാണ്‌. നേരെ റെയില്‍വേ 
സ്റേറഷനിലേക്ക്‌ . മിക്കപ്പോഴും നടന്ന്‌. 
അപൂര്‍വ്വമായി മാതം അദ്‌ ദേഹത്തിന്‌ അജിത്‌ 
വെണ്ണിയൂരിന്‍െറ സ്ക്കൂട്ടറിന്റെറ പിന്നിലിരുന്ന്‌ 
പോകേണ്ടി വന്നിട്ടുണ്ട്‌ . ഇറങ്ങാന്‍ പുറപ്പെടു 
മ്പോഴായിരിക്കും വളരെദൂരെനിന്നും രോഗി 
കളുമായി ചിലര്‍ വരിക. മിക്കപ്പോഴും 
അവസാനത്തെ ആശ്രമമെന്ന നിലയില്‍. ഒരു 
കാരണം പറഞ്ഞും ഒഴിവാക്കാന്‍ വയ്യാത്ത 
അവരെ നോക്കിക്കഴിയുമ്പോള്‍ സമയം 
' അല്പം വൈകും. പിന്നെ സ്‌ക്കൂട്ടറില്‍ 
: പോയാലേ വണ്ടി കിട്ടൂ. 

. വര്‍മ്മാണ്ണിയുടെ (പ്രഭാഷണം അനുപമമാണ്‌ . 
- ലളിതമാണ്‌ . വികാരത്തിന്‍െറ വേലിയേററവും 
ഇറക്കവും ഇല്ലാത്തതാണ്‌. എങ്കിലും ആദ്യവ 
സാനംവരെ അതു കേട്ടിരുന്നുപോവും. ശ്ളോ 


കങ്ങള്‍, സരസകഥകള്‍, അനുഭവങ്ങള്‍ എന്നി 


വയെല്ലാം കോര്‍ത്തിണക്കിയതാണത്‌ . എന്തു 
പറയുമ്പോഴും--- മുട്ടിനു മുട്ടിന്‌ നര്‍മ്മം പറ 
യുമ്പോഴും--വര്‍മ്മാജ്ി വളരെ ഗാരവഭാവ 
ത്തിലായിരിക്കും. പറയുന്നതില്‍ ഒരു സന്ദേ 
ശമുണ്ടായിരിക്കും. ഓരോ വാക്കും അളന്നു 
തൂക്കിയേ പറയു. അത്‌ ചടുലവുമാണ്‌ . ആ 
നടത്തപോലെ, (്രവൃത്തിപോലെയൊക്കെ 
വേഗതയുമുണ്ട്‌ . ഇടയ്ക്ക്‌ ഒരു മൂളലുപോലു 
മുണ്ടാവില്ല... ' നാളികേരം ഉപയോഗിക്കാന്‍ 
പറയുമ്പോള്‍ പലര്‍ക്കും ഷോക്ക്‌ തട്ടുന്ന 
മാതിരി കാണുന്നുണ്ട്‌. നാളികേരം കൊള 
സ്ട്രോള്‍ വര്‍ദ്‌ ധിപ്പിക്കുമര്രേ. ഹൃദ്രോഗ 
മുണ്ടാക്കുമത്രേ. അങ്ങനെയെങ്കില്‍ മഹാരാഷ്‌ 
ദ്രയിലെ രത്നഗിരി മുതല്‍ കന്യാകുമാരി 
വരെയുളള ജില്ലകളിലെ മനുഷ്യര്‍ക്കെല്ലാം 
പകര്‍ച്ചവ്യാധിയെക്കാള്‍ കൂടുതല്‍ ബി.പിയും 
ഹൃദ്രോഗവും കാണണ്ടേ? ഇവര്‍ നൂററാണ്ടുക 
ളായി നിത്യേന നാളികേരം കഴിക്കുന്നവരാണ്‌ . 
കന്യാകുമാരി മുതല്‍ ബദരിനാഥ്‌ വരെയുള്ള 
എല്ലാ ക്ഷ്രേതങ്ങളിലും നാളികേരം നിവേദ്യ 
മാണ്‌ . ഏതു മംഗളകര്‍മ്മത്തിനും അഷ്‌ ടമംഗ 
ല്യത്തിനും കണികാണാനും നാളികേരം 
്രധാനമാണ്‌ . ഏതു നിവേദൃത്തിന്‍െറ ഉപരി 
തലത്തിലും നാളികേരപ്പൂളും കദളിപ്പഴവും 
വയ്ക്കാറില്ലേ? പോളിനേഷ്യന്‍ ദ്വീപുകളിലെ 
മനുഷ്യരുടെ നിത്യഭക്‌ ഷണം നാളികേരവും 


പഴവര്‍ഗ്ഗവുമായിരുന്നു. അവരുടെയിടയില്‍ . 
ഹൃദ്രോഗമോ രക്‌ തസമ്മര്‍ദ്ദമോ ഉണ്ടായി 
രുന്നില്ല...” 


“കാര്‍ത്തിക യില്‍ ഈണുകഴിച്ചുകൊണ്ടിരി 
ക്കെയും നാളികേര്രപശ്‌നം പൊന്തിവന്നു. 
“ഹൃദ്രോഗികള്‍ തേങ്ങയും വെളിച്ചെണ്ണയും 
തൊടരുതെന്നാണല്ലോ ഡോക്ടര്‍മാര്‍ പറ 
യുന്ന തെന്ന്‌ ചൂണ്ടിക്കാണിച്ചപ്പോള്‍ വര്‍മ്മാജി 
ഒരു വെല്ലുവിളി ഉയര്‍ത്തിക്കൊണ്ടാണ്‌ (പതി 
കരിച്ചത്‌. അദ്ദേഹം പറഞ്ഞു: വെളിച്ചെണ്ണ 
യില്‍ കൊളസ്‌ ട്േടോള്‍ ഉണ്ടെന്നു പറയുന്നവരെ 
ഞാന്‍ വെല്ലുവിളിക്കുന്നു, അതു തെളിയിക്കാന്‍. 
വെളിച്ചെണ്ണയില്‍ കൊളസ്ട്രോള്‍ ഉണ്ടെന്നു 
തെളിയിച്ചാല്‍ ആയിരം രൂപ ഇനാം. എന്‍െറ 
കൈയില്‍ ആയിരമേ തരാനുളളൂ, അതു 
കൊണ്ടാണ്‌ ആയിരം എന്നു പറഞ്ഞത്‌. 
വെളിച്ചെണ്ണ കഴിച്ചാല്‍ കൊളസ്ട്രോള്‍ ഡെ 
പ്പോസിററുണ്ടാകുമെന്ന്‌ ചിലര്‍ ദുഷ്ട ലാ 
ക്കോടുകൂടി പറഞ്ഞു (പചരിപ്പിക്കുകയാണ്‌.. 
ഉത്ത രേന്ത്യന്‍ ലോബിയാണോ അമേരിക്കന്‍ 
ലോബിയാണോ എന്നൊന്നും ഞാന്‍ പറയു 
ന്നില്ല. ആരായാലും ഒരു നിക്ഷിപ്ത 
താല്പര്യം” ഇതിന്‍െറ പിന്നിലുണ്ട്‌. ഹൃദ്‌ 
രോഗവുമായി വന്നവരോടൊക്കെ തേങ്ങ 
കഴിക്കാന്‍ ഞാന്‍ പറഞ്ഞിട്ടുണ്ട്‌. അവര്‍ക്കാര്‍ 
ക്കെങ്കിലും രോഗം മൂര്‍ച്‌ ഛിച്ചതായി കണ്ടിട്ടില്ല. 
പാലിനെക്കാള്‍, മനുഷ്യനെ സംബന്ധിച്ചിട 
ത്തോളം നാളികേരമാണ്‌ സമ്പൂര്‍ണ്ണാഹാര 
മെന്ന്‌ ഞാന്‍ പറയും. പശുവിന്‍പാല്‍ 
പശുക്കിടാങ്ങള്‍ക്കു മാരമേ സമ്പൂര്‍ണ്ണാഹാര 
മായുളള,. പാല്‌ സമ്പൂര്‍ണ്ണാഹാരമായിരുന്നെ 
ങ്കില്‍ അമേരിക്കയില്‍ ഉഇധത്രയധികം ഹൃദ്‌ 


. രോഗികള്‍ ഉണ്ടാകുമായിരുന്നില്ലല്ലോ...ഇതാ 


ണ്‌ വര്‍മ്മാജിയുടെ സംഭാഷണരീതി-പഭാഷ 


ണരീതി. ്രഭാഷണം നടത്തുന്നതിനിടയില്‍ 
സംശയങ്ങള്‍ ചോദിക്കാനും അദ്ദേഹം 
അനുവദിക്കും. മുട്ടാത്തര്‍ക്കങ്ങളുടെ മുനയൊ 
ടിക്കുകയും ചെയ്യും. 

ഇക്കഴിഞ്ഞ ജുനുവരി 21-ന്‌ (കഴിഞ്ഞ 
ലക്കത്തില്‍ 1991 ജനുവരി 21 എന്ന്‌ 
അച്ചടിച്ചത്‌ പിശകാണ്‌ --എഡിററര്‍) “കാര്‍ 
ത്തിക യില്‍വച്ചു കണ്ടപ്പോള്‍ വര്‍മ്മാജി 
കേരളത്തില്‍ വ്യാപകമായി കണ്ടുവരുന്ന പല 
രോഗങ്ങളെക്കുറിഛ്ം അവയുടെ ഹേതുക്കളെ 
ക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. ആ 
അഭിമുഖത്തിലെ ്പസക്ത ഭാഗങ്ങള്‍: 


൭൫ വര്‍മ്മാജി, സ്തനാര്‍ബ്ദുദം നമ്മുടെ 
നാട്ടില്‍ വ്യാപകമാവുന്നു. എന്തുകൊണ്ടാ 
ണിത്‌ ? 


വര്‍മ്മ: തീര്രപദേശത്താണ്‌ (്രസ്ററ്‌ 
ക്യാന്‍സര്‍ കൂടുതല്‍. വിശേഷിച്ചും മത്സ്യ 
മാംസാദികള്‍ കൂടുതല്‍ കഴിക്കുന്നവരില്‍. 
പൂര്‍ണ്ണമായും സസ്യാഹാരം കഴിക്കുന്നവരില്‍ 
ഈ രോഗം അപൂര്‍വ്വമായേ കാണാറുളളൂവെന്ന്‌ 
തിരുവനന്തപുരത്തെ റീജ്ിയനല്‍ ക്യാന്‍സര്‍ 
സെന്‍റര്‍ നടത്തിയ പഠനത്തിലും തെളിയു 
കയുണ്ടായി. തിരുവനന്തപുരം കോട്ടയ്ക്കക 
ത്ത്‌ നടത്തിയ പഠനത്തില്‍ ഒരാളില്‍പ്പോലും 
സ്തനാര്‍ബ്ദുദം കണ്ടില്ല. ചീഞ്ഞതും, ഏറെ 
ദിവസം ഐസിലും മററും വച്ചിരിക്കുന്നതും, 
ഉണക്കിയതുമായ മത്സ്യം കഴിക്കുന്നതുകൊ 
ണ്ടാണ്‌ (ബസ്ററ്‌ ക്യാന്‍സര്‍ അടക്കമുളള 
അര്‍ബ്ദുദബാധയുണ്ടാവുന്നതെന്ന്‌ തോന്നുന്നു. 
ഉണക്കമീന്‍ കഴിക്കുന്നവരുടെ അന്നനാളത്തി 
ലും ക്യാന്‍സര്‍ വരാം. എന്നുതന്നെയല്ല, 
എവിടെയും ക്യാന്‍സര്‍ വരാം. കുറെ 
വര്‍ഷങ്ങള്‍ക്കുമുന്‍പ്‌ ഒരു പെണ്‍കുട്ടിയെ 
എന്‍െറയടുത്തു കൊണ്ടുവന്നു. ഒരു (ബസ്ററ്‌ 
റിമൂവ്‌ ചെയ്തതാണ്‌. അടുത്തതിലേക്കും 
അതു ബാധിച്ചുതുടങ്ങി. മലപ്പുറത്തുകാരി 
യാണ്‌. മത്സ്യാഹാരം കഴിക്കുന്നവര്‍. ആ 
പെണ്‍കുട്ടിയോട്‌ സസ്യാഹാരം മാതം കഴി 
ക്കാന്‍ പറഞ്ഞു. പഴങ്ങള്‍, കരിക്കിന്‍വെള്ളം, 
കരിക്ക്‌, കുമ്പളങ്ങാനീര്‌, വാഴപ്പിണ്ടിനീര്‌ 
എന്നിവ കഴിക്കാന്‍ പറഞ്ഞു. 6 മാസത്തോളം 
ആ ആഹാരരീതി തുടര്‍ന്നപ്പോള്‍ ആ 
കുട്ടിയുടെ ക്യാന്‍സര്‍ പോയി. ഇപ്പോഴും 
അതിനൊരു കുഴപ്പവുമില്ല. പക്‌ഷേ, രക്താര്‍ 
ബ്ലുദവുമായി വരുന്നവരോട്‌ ഞാന്‍ ഉറപ്പൊന്നും 
പറയാറില്ല. ്രത്യേകിച്ചം കീമോതെറാപ്പിയും 
മററും കഴിഞ്ഞ്‌ വരുന്നവരുടെ കാര്യത്തില്‍. 
കാരണം, കീമോതെറാപ്പിയും മററും കഴിയുന്ന 
തോടെ അവരുടെ ജീവനശക്തി നശിച്ചുകഴി 
ഞ്ഞിരിക്കും. അങ്ങനെ തീരെ ദുര്‍ബ്ദലരായി 
പ്പോയവരില്‍ പ്രകൃതിള്ീവനം ഫല്രപദമാവില്ല. 
ക്യാന്‍സര്‍ബാധയുടെ തുടക്കത്തിലേ (പകൃതി 
ജീവനം സ്വീകരിച്ചാല്‍ ആശയ്ക്കു വഴിയു 
ണ്ടെന്നും പറഞ്ഞുകൊള്ളട്ടെ. 

൫ ഗര്‍ദാശയരോഗങ്ങള്‍.... 

വര്‍മ്മ: ഗര്‍ഭാശയരോഗങ്ങള്‍ കൂടാനും 
കാരണം അനിയ്യന്തിതമായ ഭക്‌ ഷണംതന്നെ : 
യാണ്‌. പിന്നെ സ്രതികള്‍ക്ക്‌ പിടിപ്പതു 


ജോറലിയാണല്ലോ. ദുരസ്ഥലങ്ങളില്‍പ്പോയി 


കലാകഈമുദി 13 


ജോലിചെയ്യാന്‍ വിധിക്കപ്പെട്ടവര്‍ക്ക്‌ സമയ 
| ത്തിനു മലമൃരതാദിവിസര്‍ജ്‌ ജനം ചെയ്യാന്‍ 
പോലും സമയം കിട്ടാറില്ല. മാംസ്യാഹാരവും 
പഴകിയതും തെററായിട്ടുളളതുമായ ആഹാര 
രീതിമൂലം മലബന്ധവും ഉദരസംബന്ധമായ 
മററ്‌ അസ്വാസ്ഥ്യങ്ങളുമുണ്ടാവുന്നു. മല 
ബന്ധം മാറുമ്പോള്‍ ഗര്‍ഭാശയരോഗങ്ങളും 
മാറിക്കിട്ടും. മലബന്‌ ധം മാറാന്‍ പച്ചക്കറിയും 
പഴവര്‍ഗ്ഗങ്ങളും കഴിക്കുക. ചായയും കാപ്പിയും 
അമിതമായ എരിവും പുളിയും മസാലയും 
ചേര്‍ത്ത ആഹാരവും വര്‍ജ്ജിക്കുക. 

൭൫ നടുവേദന മാറാന്‍ എന്തുചെയ്യണം? 

വര്‍മ്മ: നടുവേദനയ്ക്ക്‌ പധാന കാരണം 
ഗര്‍ഭാശയരോഗമാണ്‌ . ഇരുന്നും നിന്നും 
കൂടുതല്‍ സമയം ജോലിയെടുത്താലും നടു 


പകൃതി ജീവന സമിതിയുടെ 


വേദനയുണ്ടാകും. നടുവിന്‌ ഭാരമെടുക്കേണ്ടി 
വരുന്നതുകൊണ്ടാണിത്‌ . കുറച്ചുകാലം ഒരേ 
: യിരുപ്പില്‍ ഇരുന്നോ നിന്നോ ജോലിയെടു 
ത്താല്‍ നടുവിന്‌ ചെറിയ വളവ്‌ വരും. ഈ 
വളവാണ്‌ നടുവേദനയുണ്ടാക്കുന്നത്‌ . രാതി 
പഴങ്ങള്‍ കഴിച്ച്‌ കമിഴ്ന്നു കിടക്കുക_- 
നടുവേദന മാറും. 
൫ തൈറോയ്ഡ്‌ ? 
വര്‍മ്മ: കേരളത്തില്‍ ഇത്‌ വന്നുകൂടാത്ത 
താണ്‌. എങ്കിലും ഇപ്പോള്‍ വ്യാപകമായി 
കാണുന്നു. നാളികേരം കഴിക്കുന്നതുകൊണ്ടാ 
ണ്‌ ഇത്‌ വരാനിടയില്ലെന്നു പറഞ്ഞത്‌. 
: സ്വാഭാവികമായ അയഡിന്‍ ധാരാളം കിട്ടുമ 
;ല്ലോ. മററു വസ്തുക്കള്‍ കഴിക്കുന്നതുമുലം 
സ്വാഭാവിക അയഡിന്‍ നിര്‍വ്വീര്യമാവുന്നതു 
കൊണ്ടാവണം തൈറോയ്ഡ്‌ ഗ്രന്ഥിക്ക്‌ 
വീക്കം ഉണ്ടാവുന്നത്‌. ഇലക്കറികള്‍ ധാരാളം 
കുഴിച്ചാല്‍ ഈ അസുഖം ഭേദമാവും. 


അജ്വാകയമുദി 14 


കറിവേപ്പില, മല്ലിയില, തഴുതാമ, കൂവളം, 


തുളസി, കറുക ഇവ ചെറിയ തോതില്‍, 


ഇടിച്ചുപിഴിഞ്ഞ്‌ കഴിച്ചാല്‍ തൈറോയ്ഡ്‌ 


മാറും. വയനാട്ട്‌ പോയപ്പോള്‍ ഒരുസ്രതീ 


വലിയ തൊണ്ടമുഴയുമായി വന്നിരുന്നു. (പകൃ 
തിജീവനം സ്വീകരിച്ച്‌ നാലുമാസം കഴിഞ്ഞ 
പ്പോള്‍ അവരുടെ മുഴമാറി. 

അമിതമായ ചായ, കാപ്പികുടിയാണ്‌ തല 
വേദന വരാനുളള കാരണങ്ങളില്‍ (പധാനപ്പെ 
ട്ടതെന്നും വര്‍മ്മാജി പറഞ്ഞു. കടുത്ത 
തലവേദനയുമായി വന്ന പലര്‍ക്കും ചായ, 
കാപ്പികുടി ഉപേക്‌ ഷിച്ചതിനെത്തുടര്‍ന്ന്‌ അത്‌ 
മാറിയതായി കണ്ടിട്ടുണ്ട്‌. ഒരു സ്റേറജ്‌ 
കഴിയുമ്പോള്‍ തലവേദന മൈഗ്രേനായി 
മാറും. 12 വര്‍ഷം മുന്‍പ്‌ സഹിക്കാന്‍ വയ്യാത്ത 


ഉദ്‌ ഘഫാടന വേളയില്‍ വര്‍ 
ജ്ലിയും 
അദ്‌ ദേഹത്തിന്‍െറ ഗുരു സ്വാമിനാഥനും വലത്തേയറ്റം കെ.സി.പിളള. റു 


തലവേദനയുമായി ഒരാള്‍ വന്നു. 47 ഡോകടര്‍ 
മാരെയും അഷ്ടവൈദ്യന്‍ മാരെയും കണ്ടിട്ടും 
തലവേദന മാറിയില്ല. മലയാളിരബാഹ്മണ 
നാണ്‌. ബീഡിവലിയായിരുന്നു പുളളിയുടെ 
രോഗഹേതു. ബീഡിവലി നിറുത്തിയപ്പോള്‍ 
ഈ ജന്മം മാറില്ലെന്ന്‌ കരുതിയ തലവേദന 
മാറി. 'അടുത്തഇുന് മം പുതിയ തല കിട്ടുമ്പോള്‍ 
തലവേദന ഉണ്ടാകില്ല എന്ന്‌ പറഞ്ഞുനടന്ന 
വരുടെയും തലവേദന മാറി. കഴിഞ്ഞൊരു 
ദിവസം പാലക്കാട്ടുവച്ച്‌ ഒരു സ്ത്രീ “തലവേദ 
ന യുമായി വന്നു. 15 വര്‍ഷമായിട്ടുളള 
തലവിധി. പഴഞ്ചോറ്‌ ഉണ്ണുന്നവരായിരുന്നു. 
അതു മാററിയപ്പോള്‍ തലവേദനയും മാറി. 
പഴകിയ ആഹാരം കഴിച്ചാല്‍ തലവേദന 
മാതമല്ല, പല അസുഖങ്ങളും ഉണ്ടാകും. 
്രിഡ്ജില്‍ വച്ചാലും വേവിച്ച ആഹാരം 
“ഡീകമ്പോസ്‌ ചെയ്യും. ഒരു ഉദാഹരണം 
പറയാം: 2 തക്കാളിക്ക എടുക്കുക. അതിലൊ 


രെണ്ണം വേവിച്ചിട്ട്‌ (ഫിഡ്‌ജ്ില്‍ വയ്ക്കുക. 
മറേറത്‌ വെറുതെയും. വേവിച്ചത്‌ അടുത്തദിവ 
സം ഡീകമ്പോസ്‌ ചെയ്തിട്ടുണ്ടാവും. വച്ചു 


യ്ക്കു വച്ചത്‌ ചുരുങ്ങിയത്‌ മൂന്നാലുദിവസം | 


കേടുകൂടാതിരിക്കില്ലേ? 

(പകൃതിയില്‍നിന്നും നമ്മള്‍ ഒരുപാട്‌ 
അകന്നു. അമ്പലത്തില്‍ പഴയത്‌ നമ്മള്‍ 
നിവേദിക്കാറില്ല. പക്‌ഷേ, നാററം വരുന്നതു 


വരെ നമ്മള്‍ കഴിക്കും. ഹോട്ടലില്‍ ചെലവു 


കാതെയിരിക്കുന്ന വട നൂലുകെട്ടിയാലും 


“രസവട യാക്കിത്തരുമ്പോള്‍ കഴിക്കും. പിന്നെ 


എങ്ങനെ രോഗം വരാതിരിക്കും? 

കണ്ണും ചെവിയും ഇന്ദ്ദിയങ്ങളാണ്‌. 
വിസര്‍ജ്‌ജുനാവയവങ്ങളല്ല. പക്‌ ഷേ, നമ്മുടെ 
തെററായ ജീവിതരീതി അവയെയും വിസര്‍ 
ജ്‌ജനാവയവമാക്കി. എന്‍െറ അമ്മ ടടാമ 
ത്തെ വയസ്സിലാണ്‌ മരിക്കുന്നത്‌ . അമ്മയുടെ 
ഒററത്തലമുടിപോലും നരിച്ചിരുന്നില്ല. കണ്ണാ 
ടി വച്ചിരുന്നില്ല. മിതമായി ആഹാരം കഴിച്ചും 
ഉപവാസം നടത്തിയും കഴിഞ്ഞതുകൊണ്ടാണ്‌ 


ഇരതയുംകാലം പറയത്തക്ക യാതൊരു അസു । 


ഖവുമില്ലാതെ അമ്മയ്ക്കു ജീവിക്കാനായത്‌ ... 
ഡല്‍ഹിയില്‍നിന്നും മടങ്ങിവരുമ്പോള്‍ 


വര്‍മ്മാജിക്ക്‌ മലയാളം സുഗമമായി പറയാന്‍ | 


കഴിയുമായിരുന്നില്ല. അന്നൊക്കെ ഇംഗ്ളീഷി 
ലായിരുന്നു ്രഭാഷണം. മലയാളം എഴുതാനും 
വശമില്ലായിരുന്നു. മലയാളം പാടുപെട്ടു പഠിച്ച്‌ 
പിന്നീട്‌ മലയാളത്തില്‍ .പഭാഷണംചെയ്തു 
തുടങ്ങിയപ്പോള്‍ ഇംഗ്ളീഷ്‌ നിഷ്രപഭമായി 
പ്പോയി എന്ന്‌ വര്‍മ്മാജി പറയാറുണ്ട്‌. 
്രഭാഷണംപോലെതന്നെ വര്‍മ്മാജിയുടെ എ 
ഴുത്തും. വളരെ ലളിതമായ ഭാഷ. കൊച്ചുകൊച്ചു 
വാചകങ്ങള്‍. ആര്‍ക്കും മനസ്സിലാവുന്ന രീതി 
യിലേ അദ്ദേഹം എഴുതുന്നുളളു. അഞ്ചു 
ഗ്രന്ഥങ്ങള്‍ അദ്‌ ദേഹത്തിന്‍േറതായുണ്ട്‌. പ 
ക്ഷേ, റോയല്‍ററിപോലും വാങ്ങാതെ അവ 
യുടെ (പസിദ്‌ ധീകരണാവകാശം തൃശൂരിലെ 


്രകൃതിചികിത്‌ സാ സഹകരണ സാനിട്ടോറി | 


യത്തിന്‌ അദ്ദേഹം വിട്ടുകൊടുത്തിരിക്കുക 
യാണ്‌. 

വര്‍മ്മാജി തിരുവനന്തപുരത്ത്‌ ,പഭാഷണ 
ത്തിന്‌ ആദ്യമായി വരുന്നത്‌ 1985-ലാണ്‌. 
കോട്ടയ്ക്കകത്തുളള ‘സംസ്‌കൃതിഭവനി'ല്‍ 
്രകൃതിജീവനത്തെക്കുറിച്ച്‌ പ്രഭാഷണം 
നടത്താന്‍. അന്ന്‌ ആ പ്രഭാഷണം കേള്‍ക്കാന്‍ 
ഗാന്ധി സ്മാരകനിധിയില്‍ നിന്ന്‌ പോയവര്‍ 
ആഗ്രഹിച്ചതനുസരിച്ചാണ്‌ തിരുവനന്തപുര 
ത്തും ഒരു (പകൃതി ജീവനസമിതി രൂപീകരി 
ക്കപ്പെടുന്നത്‌ . ഗാന്ധിയന്‍ നിര്‍മ്മാണ പ്രവര്‍ 
ത്തനങ്ങളില്‍പ്പെട്ടതാണല്ലോ പ്രകൃതിചികിത്സ 
യും. ഞങ്ങള്‍ ഒരാളെ അന്വേഷിക്കുകയാ 
യിരുന്നു. അപ്പോഴാണ്‌ വര്‍മ്മാജിയുടെ (പഭാ 
ഷണം കേള്‍ക്കാനിടയായത്‌ കേരള ഗാ 
ന്ധി സ്മാരകനിധി തിരുവനന്തപുരം കേന്ദ്ര 
ത്തിലെ കമ്മ്യൂണിക്കേഷന്‍ ഓഫീസറും എഡി 
റൃറുമായ അജിത്‌ വെണ്ണിയൂര്‍ പറഞ്ഞു. 
ഗാന്ധി സ്മാരകനിധി ചെയര്‍മാനും (പമുഖ 


ഗാന്ധിയനും ബജാജ്‌ അവാര്‍ഡ്‌ ജേതാവു | 


മായ കെ. ജനാര്‍ദ്ദനന്‍പിളളയാണ്‌ പ്രകൃതി 
ശേഷം 39ാം പേജില്‍ 


OTe 


നനായ 


111992 ജനുവരി 2ാം തീയതി റഷ്യ 
| കമാന്‍ഡ്‌ എക്കോണമിയില്‍നിന്ന്‌ മുഴു 
ത്ത മുതലാളിത്തത്തിലേക്കുളള സന്ദിഗ്ദ്ധ 
മായ നീക്കത്തിന്‍െറ സൃൃപധാനമായ ആദ്യത്തെ 

“ചുവട്‌ എടുത്തുവച്ചു. ആ ദിവസംമുതല്‍ക്ക്‌ 
ഏതാനും അവശ്യസാധനങ്ങളൊഴികെയുള്ള 
വയുടെയെല്ലാം വിലകള്‍ കെട്ടഴിച്ചുവിടുക 
യുണ്ടായി. വിലകള്‍ നിശ്ചയിക്കുന്നത്‌, 
ഗവണ്‍മെന്‍റല്ല, സപ്‌ ളൈയുടെയും ഡിമാന്‍റി 
ന്‍െറയും ശക്‌ തികളാണെന്നു വന്നു. റഷ്യയെ 
യും ലോകത്തെയും സംബന്‌ ധിച്ചിടത്തോളം 
ഇത്‌ ഗുരുതരമായ അനന്തര ഫലങ്ങളുളവാ 
ക്കാന്‍ പോന്ന ചുവടുവയ്‌ പായിരുന്നു എന്ന 
കാര്യം (പ്രത്യേകം എടുത്തുപറയേണ്ടതില്ലല്ലോ. 
റഷ്യയുടെ മാതമല്ല യൂറോപ്പിനകത്തും പുറ 
ത്തുമുളള ഒട്ടേറെ രാഷ്ടങ്ങളുടെ ഭാവി ഈ 
പരിഷ്‌ ക്കരണപരിപാടിയുടെ വിജയത്തെ 
ആശ്രയിച്ചാണിരിക്കുന്നത്‌ . 

വില പരിഷ്ക്കരണം ആവശ്യമായി വന്ന 


സെന്‍റ്‌ പീറേറഴ്‌സ്‌ ബര്‍ഗായി മാറിയ ലെനി൯്രഗാഡ്‌ 


തെന്തുകൊണ്ടാണ്‌ ? റഷ്യന്‍ ജനതയില്‍ 
ഇതിന്‍െറ പെട്ടെന്നുളള ഗപത്യാഘാതം 
എന്താണ്‌; റഷ്യയില്‍ പരിഷ്‌ ക്കരണത്തിന്‍െറ 
ദീര്‍ഫ്പകാലാടിസ്ഥാനത്തിലുള്ള ്രതീക്ഷിത 
ഫലങ്ങളെന്തൊക്കെയാവും? റഷ്യ അതിന്‍െറ 
പരിഷ്ക്കരണ പരിപാടിയിലേര്‍പ്പെട്ടിട്ട്‌ ഇ 
പ്പോള്‍ രണ്ടു മാസത്തിലേറെയായിരിക്കുന്നു. 


ഇരതയേറെ വിപ്ളവകരമായ ഒരു നടപടിയുടെ . 


പ്രത്യാഘ്വാതത്തെ വിലയിരുത്താന്‍ രണ്ടുമാസം 
തീരെ ചെറിയൊരു കാലയളവാണെന്നതിനാല്‍, 
ചില താല്‍ക്കാലിക നിഗമനങ്ങള്‍ക്കു മാതമേ 
ഞാനിവിടെ മുതിരുന്നുള്ളു. 
വിലപരിഷ്ക്കരണം റഷ്യയുടെ സമ്പദ്‌ 
വ്യവസ്ഥയുടെ സങ്കീര്‍ണ്ണവും ബൃഹത്തുമായ 
പുനഃസംഘ്വാടനത്തിന്‍െറ ഒരു ഭാഗം മാ്തമെ 
ആകുന്നുളളു. നാണയലഭ്യതാനിയ്യന്തണം, 
റൂബിളിനെ സ്വത്രന്ത വിനിമയക്‌ ഷമമാക്കല്‍, 
ബഡ്‌ഇുറഴ്‌ കമ്മി കുറയ്‌ ക്കല്‍, ഗവണ്‍മെന്‍റു 
ടമയിലുളള സംരാഭങ്ങളുടെ സ്വകാര്യവല്‍ 


രാജഗോപാല്‍, ലണ്ടന്‍ 


ക്കരണം എന്നിവപോലുള്ള പണ 
സംബന്ധവും നികുതി സംബ 
ന്ധവുമായ പരിഷ്‌ക്കരണങ്ങള്‍ 
ഉള്‍പ്പെടുന്നതാണ്‌ പരിപാടി 
യുടെ മറ്റ ഭാഗങ്ങള്‍. പരിഷ്ക്ക 
രണാനുകൂലികളായ ഒരു 
സംഘവം റഷ്യന്‍ സാമ്പത്തിക ശാസ്രതജ്ഞ 
ന്മാരാണ്‌ ഐശ്വര്യാകാംക്‌ ഷയോടെ ഈ 
പരിപാടികള്‍ നടപ്പിലാക്കുന്നത്‌. റഷ്യന്‍ 
ഫെഡറേഷന്‍ പ്രധാനമ്രന്തി യെഗോര്‍ ഗായ്‌ 
ദെര്‍ ആണ്‌ ഈ സംഫ്ൃത്തെ നയിക്കുന്നത്‌. 
അത്യുന്നതരായ പാശ്ചാത്യ സാമ്പത്തിക 
ശാസ്ത്രജ്ഞന്‍ മാരുടെ ഒരു നിര തന്നെയുണ്ട്‌ 
അദ്ദേഹത്തെ ഇക്കാര്യത്തില്‍ സഹായിക്കാന്‍. 
റഷ്യന്‍ സമ്പദ്‌ വ്യവസ്ഥയുടെ സമ്പൂര്‍ണ്ണ 
മായ തകര്‍ച്ചയുടെ പശ്ചാത്തലത്തില്‍ ഈ 
പരിഷ്‌ക്കരണങ്ങള്‍ അനിവാര്യമായിത്തീര്‍ 
ന്നിരിക്കുകയാണ്‌ . പരിവര്‍ത്തനത്തിന്‍െറ 
ഗതിവേഗത്തെയും ദിശയെയും ഇപ്പോള്‍ 
നിര്‍ണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്‌ ആഭ്യന്തരവും 
ബാഹ്യവുമായ സമ്മര്‍ദ്ദങ്ങളാണ്‌. ഭക്ഷ്യ 
പദാര്‍ത്ഥങ്ങള്‍ പോലുളള അവശ്യവസ്തുക്ക 
ളുടെ ദൌര്‍ലഭ്യവും വിതരണസ്രമ്പദായത്തി 
ന്‍െറ സമ്പൂര്‍ണ്ണമായ തകര്‍ച്ചയുമാണ്‌ ആഭ്യ 
ന്തര സമ്മര്‍ദ്ദങ്ങള്‍. 1990-ലെ ശീതകാലത്ത്‌ 
റഷ്യയിലെ ഉരുളക്കിഴങ്ങു വിളവെടുപ്പില്‍ 
പകുതിയിലേറെയും ഗതാഗത സംവിധാനങ്ങ 
ളിലെ അപര്യാപ്തതകള്‍ കാരണം നശിച്ചു 
പോയ കാര്യം ഓര്‍ക്കുമല്ലോ. ഇക്കൊല്ലവും, 
ഉല്‌ പാദന, വിതരണ സ്രമ്പദായങ്ങളിലെ 
പിഴവുകള്‍ കാരണം, പാശ്‌ ചാത്യ നാടുകളില്‍ 
നിന്നുളള അടിയന്തിര സഹായം ഉണ്ടായിരു 
ന്നിട്ടുപോലും, ഭക്ഷ്യപദാര്‍ത്ഥങ്ങള്‍ അവ 
ശ്യമായ അളവുകളില്‍ ഉപഭോക്തൃ കേന്ദ 
ങ്ങളിലെത്തുന്നില്ല. ഈ അലങ്കോലത്തെക്കു 
റിച്ചു മനസ്സിലാക്കണമെങ്കില്‍ മുന്‍ സോവിയററ്‌ 
യൂണിയനില്‍ ഭക്‌ഷ്യോല്‌ പാദനവും വിതര 
ണവും എങ്ങനെയാണ്‌ നടത്തിയിരുന്നതെന്ന 
തിനെക്കുറിച്ച്‌ അല്പം ചിലത്‌ നമ്മള്‍ 
അറിയേണ്ടതുണ്ട്‌ . 
ഭക്‌ ഷൃപദാര്‍ത്ഥങ്ങളുടെ ഉല്പാദനവും 
വിതരണവും യു.എസ്‌ .എസ്‌ .ആറില്‍ അങ്ങേ 
യററം കേന്‌ ദീകൃതമായിരുന്നു. ഉദാഹരണ 
ത്തിന്‌ ഒരു ഉപഭോക്താവിന്‌ ഒരു കഷണം 
റൊട്ടി ലഭ്യമാകുന്നതിനു മുന്‍പ്‌ കുറഞ്ഞത്‌ 
ഒന്‍പതു ഗവണ്‍മെന്‍റ്‌ വകുപ്പുകളെങ്കിലും 
അക്കാര്യത്തില്‍ ഇടപെട്ടിരിക്കും. ആ സ്രമ്പദാ 
യത്തിന്‍െറ ;പവര്‍ത്തനം ഇങ്ങനെയാണ്‌: (1) 
രാജ്യം എന്തുമാര്രം ധാന്യം ഉല്‍ പാദിപ്പിക്കേ 
ണ്ടതുണ്ടെന്ന്‌ പ്ളാനിംഗ്‌ കമ്മിഷന്‍ ആദ്യം 
അഗ്രോ, ഇന്ലഡസ്‌ ,ടിയല്‍ കമ്മിററിയോട്‌ 
പറയുന്നു; (2) സൂക്‌ ഷ്മ പരിശോധനകള്‍ക്കു 
ശേഷം ആ കമ്മിററി, ഇസ്‌പോള്‍ കോം 
എന്നറിയപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പാദേ 
ശിക കമ്മിററിക്ക്‌ ആ പദ്ധതി അയച്ചുകൊടു 
ക്കുന്നു; (3) ഓരോ കൂട്ടുകൃഷിക്കളവും 
എന്തുമാ്രം ധാന്യം ഉല്‌ പാദിപ്പിക്കണമെ; ്‌ 
ഈ കമ്മിററി തീരുമാനിക്കുന്നു; (൭) കൂട്ടുകൃഷി 
ക്കളങ്ങള്‍ ധാന്യം ഉല്പാദിപ്പിക്കുന്നു; (൪) 
അഗ്ഗോ ഇന്‍ഡസ്‌ .ടിയല്‍ കമ്മിററിയുടെ 


കലാകയമുദി 15 


(പ്രാദേശിക ഓഫീസ്‌ ധാന ഠം ശേഖരിക്കുന്നു; 


(6) ഗവണ്‍മെന്‍റുടമയിലുളള ഫ്ളവര്‍ മില്ലുകള്‍ 
ധാന്യം പൊടിച്ചു മാവാക്കുന്നു; (7) റൊട്ടി 
ഉണ്ടാക്കാനായി മാവ്‌ ഗവണ്‍മെന്‍റ്‌ ബേക്കറി 
കളിലേക്ക്‌ കൊണ്ടുപോകുന്നു; (8) ചില്ലറ 
വില്പനമ്രന്താലയം റൊട്ടി കടകള്‍ക്ക്‌ വിത 
രണം ചെയ്യുന്നു; ഏററവുമൊടുവിലായി (9) 
പ്രാദേശിക കൌണ്‍സിലുകള്‍ നടത്തുന്ന 
കടകളിലൂടെ റൊട്ടി വില്‌ പനയ്ക്കെത്തുന്നു. 
വളരെയധികം ചുററിവളഞ്ഞതാണ്‌ ഈ 
ഉല്‌ പാദന-വിതരണ സ്രമ്പദായം. സങ്കീര്‍ണ്ണ 
മായ ആ പ്രരകിയയുടെ ഓരോ വശത്തേയും 
ദത്ത്രശദ്‌ ധമായി നിയ്രന്തിക്കാനുളള ഗവണ്‍ 
മെന്‍റിന്‍െറ കഴിവിനെയാരശയിച്ചാണ്‌ അതി 
ന്‍െറ സജീവത. റഷ്യയില്‍ ഗവണ്‍മെന്‍റിന്‍െറ 
സ്ഥാപനങ്ങള്‍ തകര്‍ന്നുടഞ്ഞപ്പോള്‍ ആ 
സ്രമ്പദായത്തിന്‍െറ സുഗമമായ പവര്‍ത്തനം 
ഉറപ്പു വരുത്താന്‍ ഗവണ്‍മെന്‍റിന്‌ സാധിക്കാ 


പുതിയ കൂട്ടുകാര്‍---യെല്‍ററ്‌ സിനും ബേക്കറും 


തെ വന്നു. മുന്‍കാലങ്ങളില്‍ ഗവണമെനുറ 
സ്വകാര്യസന്നദ്ധതയെ ബലമായി അമര്‍ച്ച. 
ചെയ്‌ തതു കാരണം അവഹേളിതമായ 
കേന (രദീകൃത വ്യവസ്‌ ഥയ്ക്കു പകരം 
വയ്‌ ക്കാന്‍ യാതൊന്നുമുണ്ടായിരുന്നില്ല. 
യു.എസ്‌ .എസ്‌ .ആര്‍ ഭൂതകാലത്ത്‌ അനുവർ 
ത്തിച്ചിരുന്ന സാമ്പത്തിക നയങ്ങള്‍ രാജ്യത്തി 
ന്‍െറ സമ്പദ്വ്യവസ്ഥയെ തകര്‍ക്കുകയാണു 
ചെയ്തതെന്ന്‌ ബോറിസ്‌ യെല്‍ററ്സിന്‍ 
തന്നെ സമ്മതിച്ചതാണ്‌ : യു.എന്നില്‍ 1992 
ജനുവരി 31-ാം തീയതി ചെയ്ത ഒരു 
. പസംഗത്തില്‍, പഴയ യു.എസ്‌ .എസ്‌ .ആറില്‍ 
സമ്പദ്‌വ്യവസ്ഥ “(ര പ്ത്ൃയശാസ്രതപരമായ 
അടിച്ചേല്‍പ്പിക്കല്‍ കൊണ്ട്‌ അംഗഛേദം 
സംഭവിച്ചതും സാമാന്യബുദ്ധിക്ക്‌ ഒട്ടുമേ 
നിരക്കാത്തവിധം കെട്ടിപ്പടുത്തതു മാണെന്നും 
' നിരവധി ദശകങ്ങളായി സാമ്പത്തിക 
താല്‍പര്യങ്ങള്‍ക്കു വിരുദ്‌ ധമായി ഒരു തുറന്ന 
യുദ്‌ധംതന്നെ നടക്കുകയായിരുന്നെ ന്നും 
അദ്‌ ദേഹം പപസ്‌താവിക്കുകയുണ്ടായി. സമ്പ 
ദ്വ്യവസ്ഥയെ നേരെചൊവ്വേ പിടിച്ചുനിര്‍ 
ത്താന്‍ വേണ്ട അടിയന്തിര നടപടികള്‍ക്കു 
'തുടക്കമിട്ടില്ലെങ്കില്‍ രാജ്യം സാമ്പത്തിക 
ത്തകര്‍ച്ചയിലേക്ക്‌ കൂപ്പുകുത്തുമെന്നും തല്‍ 
ഫലമായി സമ്രഗാധിപതൃത്തിലേക്ക്‌ തിരിച്ചു 
പോക്കാവും ഉണ്ടാവുകയെന്നും അദ്‌ ദേഹം 


കലാകൌമുദി 1 6 


കൂട്ടിച്ചേര്‍ക്കുകയുണ്ടായി. 


പഴയ വ്യവസ്ഥയുടെ തകര്‍ച്ചയ്ക്കു പുറമെ, 


നാണയപ്പെരുപ്പവും ഭീമമായ വിദേശക്കടവും 


സാമ്പത്തിക രപതിസന്‌ ധി തരണം ചെയ്യാനു 
ളള ഗവണ്‍മെന്‍റിന്‍െറ . ശേഷിയെ വല്ലാതെ 
ശോഷിപ്പിച്ചിട്ടുണ്ട്‌ . റഷ്യന്‍ പാര്‍ലമെന്‍റിനോട്‌ 
കേള്‍വിപ്പേരുളള റഷ്യന്‍ സെന്റ്ടല്‍ ബാങ്ക്‌ 


ആകട്ടെ പ്രസിഡന്‍റ്‌ യനെതററ്സിന്‍െറ 
നിയ്രന്തണത്തിലുമല്ല. പരിഷ്‌ ക്കരണവാദിക 
ളുടെ ഉപദേശം വകവയ്‌ ക്കാതെ സെന്‍ടല്‍ 
ബാങ്ക്‌ സമ്പദ്‌വ്യവസ്ഥയില്‍ നാണയലഭ്യത 
വര്‍ദ്‌ ധിപ്പിച്ചുകൊണ്ട്‌ ഭീമമായ കടങ്ങള്‍ 
നഷ്ടമുണ്ടാക്കുന്ന ഗവണ്‍മെന്‍റു കമ്പനി 
കള്‍ക്ക്‌ വച്ചുനീട്ടുകയാണ്‌ . ഈ കടങ്ങള്‍ 
അന്തിമമായി ഗവണ്‍മെന്‍റിന്‍െറ കണക്കില്‍ 
പതിഫലിക്കുമെന്നതിനാല്‍, ഗവണ്‍മെന്‍റി 
ന്‍െറ ബഡ്ജുററ്‌ കമ്മി മൊത്തം ദേശീ 
യോല്‍പാദനത്തിന്‍െറെ 18 ശതമാനമായി 


കുതിച്ചുയര്‍ന്നിരിക്കുകയാണ്‌ . നാണയലഭ യത 
യിലെ ഈ പെരുക്കവും ഉല്പാദന-വിതരണ 
. വ്യവസ്ഥകളിലെ ശൈഥില്യവും കൂടിയാവു 
' മ്പോള്‍ അമിതനാണ്യപ്പെരുപ്പ (ഹൈപ്പര്‍- 
ഇന്‍ഫ്‌ളേഷന്‍) ത്തിനുളള ചേരുവയായി. 
റഷ്യന്‍ സമ്പദ്വ്യവസ്ഥയിലെ സമകാലിക 
ദൌര്‍ലഭ്യങ്ങള്‍ക്കു കാരണമിതാണ്‌. 
ബാഹ്യസമ്മര്‍ദ്ദങ്ങളും തീക്ഷ്ണമാണ്‌. 


' മുന്‍ സോവിയററ്‌ യൂണിയന്‍ കുമിച്ചുകൂട്ടി 


വച്ചിരുന്നത്‌ ഏകദേശം 85 ബില്യണ്‍ 
ഡോളറിന്‍െറ വിദേശക്കടമാണ്‌ . യു.എസ്‌ 
എസ്‌ .ആറിന്‍െറ അനന്തരാവകാശി രാഷ്ട്രം 
എന്ന നിലയില്‍ റഷ്യ ഈ കടത്തില്‍ 
ഒട്ടുമുക്കാലും ശിരസ്സാ വഹിക്കാമെന്ന്‌ ഏററി 
ട്ടുണ്ട്‌. പക്ഷെ, റഷ്യന്‍ സമ്പദ്വ്യവസ്ഥയുടെ 
തകര്‍ച്ച കാരണം ഈ കടം കൊടുത്തുതീര്‍ 
ക്കാന്‍ നിര്‍വാഹമില്ലാത്ത അവസ്ഥയിലാണ്‌ 
റഷ്യ. കുടം തിരിച്ചടയ്‌ ക്കലിന്‍െറ കാര യത്തില്‍ 
പത്തുവര്‍ഷത്തെ സാവകാശം നല്‍കണമെന്ന്‌ . 
റഷ്യ പാശ്ചാതൃ ഗവണ്‍മെന്‍റുകളോട്‌ 
അഭ്യര്‍ത്ഥിച്ചിട്ടുണ്ട്‌. ഏതാണ്ട്‌ 20 ബില്യണ്‍ 
ഡോളര്‍ സാമ്പത്തികസഹായമായി ഇനിയും 
നല്‍കണുമെന്നും റഷ്യ അപേകിഷിച്ചിട്ടുണ്ട്‌. 
പ്രാഥമികമായും രണ്ട്‌ ആവശ്യങ്ങള്‍ക്കായാണ്‌ 
ഈ പണം; ഒന്നാമതായി, റഷ്യ രൂക്ഷമായ 


.ഒരു അടവുമിച്ച ്രതിസന്‍ ധിയിലാണ്‌. എത്ര 


യുംപെട്ടെന്ന്‌ പാശ്‌ ചാത്യസഹായം ലഭ മാകു 


ന്നില്ലെങ്കില്‍ അത്യാവശ്യത്തിന്‌ 


മാസത്തോടെ, നിലവിലുളള ധാന്യശേഖരങ്ങള്‍ 
ഒഴിയുമ്പോള്‍ മോസ്‌ക്കോയില്‍ ഭക്ഷ്യകലാ 


പങ്ങള്‍ പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നാണ്‌ ഇതി 
-നര്‍ത്ഥം. രണ്ടാമതായി, റൂബിളിനെ സ്ഥായി! 1 
യായ ഒരു വിനിമയനിരക്കില്‍ തളയ്ക്കണ। ' 


മെങ്കില്‍ ഹാര്‍ഡ്‌ കറന്‍സി ആവശ്യമായുണ്ട്‌. 
മറെറാരു വിധത്തില്‍ പറഞ്ഞാല്‍, 

സ്ഥിരീകരണഫണ്ട്‌ ഇല്ലെങ്കില്‍ 
(പായോഗികമായും 
അത്‌ ഹൈപ്പര്‍-ഇന്‍ഫ്‌ളേഷനിലേക്കും സാ 


റൂബിള്‍ 


മ്പത്തിക കുഴപ്പത്തിലേക്കും നയിക്കുകയും ൽ [ 


ചെയ്യും. 


റഷ്യയിലെ കമ്പോള പരിഷ്ക്കരണത്തിന്‍െറ . 
ഗതിവേഗത്തെയാശ്രയിച്ചായിരിക്കും തങ്ങളുടെ | 


സഹകരണമെന്ന്‌ പാശ്ചാത്യ ഗവണ്‍മെന്‍റു 
കള്‍ സദാ ഈന്നിപ്പറഞ്ഞിട്ടുളളതാണ്‌ . മാത്ര 
മല്ല, കമ്പോള പരിഷ്‌ക്കരണങ്ങള്‍ വേഗത്തില്‍ 


ചേരാനുള്ള റഷ്യയുടെ അപേക്ഷയെ തങ്ങള്‍ 
പിന്തുണയ്ക്കുകയുളളൂ എന്ന്‌ യു.എസ്‌ .എ 
വ്യക്തമാക്കിയിട്ടുമുണ്ട്‌. അങ്ങനെ, ഭക്ഷ്യ. 
വസ്തുക്കളുടെയും ഈര്‍ജ്‌ ജത്തിന്‍െറയും. 
ദൌര്‍ലഭ്യംപോലുളള ആഭ്യന്തര സമ്മര്‍ദ്ദങ്ങളും 
മാററത്തിനുവേണ്ടിയുളള ബാഹ്യസമ്മര്‍ദ്ദവും 
കൂടിച്ചേര്‍ന്ന്‌ റഷ്യയില്‍ കമ്പോളപരിഷ്ക്ക 


v 


യാണ്‌. 


നേരത്തെ പറഞ്ഞതുപോലെ, റഷ്യയില്‍ 


വിലകള്‍ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വര്‍ഷമായി 
നിശ്ചയിച്ചിരുന്നത്‌ ഗവണ്‍മെന്‍റ്‌ ആയിരുന്നു. 
ഇപ്പോള്‍ ഏതാനും ചില അത്യാവശ്യ 
പദാര്‍ത്ഥങ്ങള്‍ക്കൊഴികെ അവ കമ്പോളം 


നിശ്‌ ചയിച്ചുകൊളളും. വിലപരിഷ്‌ ക്കരണ | 
ത്തിനുശേഷം വിലകള്‍ അങ്ങേയററം പോയാല്‍ | 


മൂന്നുമടങ്ങ്‌ വര്‍ദ്‌ ധിച്ചേക്കുമെന്ന്‌ ഗവണ്‍മെന്‍റ്‌ | 
കണക്കാക്കിയിട്ടുണ്ട്‌. എന്നാല്‍ ഗവണ്‍ 
മെന്‍റിന്‍െറ കണക്കു പാടെ പിഴച്ചുപോയി | 
എന്നാണ്‌ ആദ്യ റിപ്പോര്‍ട്ടുകളിലെതന്നെ 
സൂചന. ചിലയിനം സാധനങ്ങളുടെ വില 
പത്തുമടങ്ങുവരെ ഉയര്‍ന്നിട്ടുണ്ട്‌. വില 
പരിഷ്ക്കരണത്തിനു മുന്‍പും പിന്‍പും ചില 


സാധനങ്ങളുടെ വിലകള്‍ പട്ടികയായി ചുവടെ [നി 


കൊടുക്കുന്നു; 
വിലകള്‍ റൂബിളില്‍ 
പരിഷ്‌ 
ഇനം വില ക്കരണ | 
പരിഷ്ക്കരണ ത്തിനു. 
ത്തിനുമുമ്പ്‌ ശേഷ 
ഒരു കഷണം റൊട്ടി 
0.75 2.52 
ഒരു ലിറ്റര്‍ പാല്‍ 0.36 1.50 
ഒരു പണ്ട്‌ പഞ്ചസാര 0 7.70 
തീപ്പെട്ടി ഒന്നിന്‌ 0.50 2.00 “ 


അര ലിറ്റര്‍ വോഡ്ക 10.70 42.00 
വിലക്കയററത്തിന്‍െറ രൂക്ഷതയുടെ മുഴു 
വന്‍ ചിത്രമൊന്നും ഈ പട്ടിക തരുന്നില്ല. 


ധാന്യം |. 
ഇറക്കുമതി ചെയ്യാന്‍പോലും നിര്‍വാഹമില്ലം | 
താവുമെന്നാണ്‌ -ഉപ്രപധാനമുന്ത്രി റഷ്യന്‍ |. 
പാര്‍ലമെന്‍റില്‍ ഈയിടെ പറഞ്ഞത്‌ . മാര്‍ച്ച | 


മൂല്യരഹിതമാവുകയും | . 


കൊണ്ടുവന്നാല്‍ മാരതമെ ഐ.എം.എഫില്‍ | 


രണം അനിവാര്യമാക്കിത്തീര്‍ത്തിരിക്കുക | 4 


ഉദാഹരണത്തിന്‌ പാലിന്‍െറയും റൊട്ടിയു 
ടെയും വില ഇപ്പോഴും ഗവണ്‍മെന്‍റാണ്‌ 
നിശ്ചയിക്കുന്നത്‌ . ഒരു ലിററര്‍ പാലിന്‌ 1.50 
റൂബിളാണ്‌ ഗവണ്‍മെന്‍റ്‌ നിശ്‌ ചയിച്ചിട്ടുളള 
വില. പക്ഷെ, റഷ്യയിലെ ചില ഭാഗങ്ങളില്‍ 
പാല്‍വില ലിറററൊന്നിന്‌ എട്ടു റൂബിളായി ' 
ഉയര്‍ന്നിട്ടുണ്ടെന്നാണ്‌ റിപ്പോര്‍ട്ടുകള്‍. 

ദീര്‍ഹ്വകാലത്തെ വിലസ്‌ ഥിരതയുമായി 
പരിചിതരായ റഷ്യന്‍ ജനതയെ സംബന്ധി 
ച്ചിടത്തോളം ഈ വിലപരിഷ്ക്കരണം വലി 
യൊരാഫഘാതമാണെന്ന കാര്യത്തില്‍ സംശയ 
മില്ല. ഇവിടെ, ലണ്ടനിലെ ടി.വി സ്രകീനുകളില്‍ 
നിറയെ പുതിയ വിലകളിലൂടെ കണ്ണോടിച്ചിട്ട്‌ 
-അവിശ്വാസത്താല്‍ തലയാട്ടി വെറുംകൈയോ 
ടെ തിരികെപ്പോകുന്ന റഷ്യാക്കാരുടെ വിഷ 
ണ്ുദൃശ്യങ്ങളാണ്‌ . റഷ്യക്കാര്‍ ഭൂരിഭാഗത്തിനും 
പുതിയ വിലകള്‍ തികച്ചും ദുസ്സഹമാണ്‌. 
ഭക്‌ ഷണത്തിന്‍െറയും അടിസ്‌ ഥാനാവശ്യങ്ങ 
ളുടെയ്യും ശരാശരിച്ചെലവ്‌ ്രതിവര്‍ഷം 340 
'തുബിളായിരുന്നത്‌ ജനുവരി 2ാം തീയതി 
വിലകള്‍ കെട്ടഴിച്ചു വിട്ടതുമുതല്‍ക്ക്‌ 1300 
റൂബിളായി ഉയര്‍ന്നിട്ടുണ്ട്‌. റഷ്യയിലെ ശരാശരി 
വേതനം ര പതിമാസം ഏതാണ്ട്‌ 960 റൂബിള്‍ 
മാരതമാണെന്നിരിക്കെ ഇതിന്‍െറ ്പത്യാഘാ 
തം എത്ര കണ്ടാണെന്നത്‌ ഉഹിക്കാവുന്ന 
തേയുളളു. 

വിലപരിഷ്‌ക്കരണത്തിന്‍െറ പത്യാഘാ 
തത്തെ നേരില്‍ വിലയിരുത്താന്‍ (പസിഡന്‍റ്‌ 
യെല്‍ററ്സിന്‍ ഈയിടെ റഷ്യയിലൂടെ ഒരു 
പര്യടനം നടത്തുകയുണ്ടായി. വിലക്കയററം 
വരുത്തിവച്ചിരിക്കുന്ന ദുരിതങ്ങളുടെ വ്യാപ്തി 
' അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചുലച്ചുകളഞ്ഞു 
വെന്നാണ്‌ റിപ്പോര്‍ട്ട്‌. പരിഷ്ക്കരണങ്ങളുടെ 
ഫലമായുളവായേക്കാവുന്ന കൊടുമയെച്ചൊല്ലി 
തന്‍െറ ഉദ്യോഗസ്ഥന്‌ മാര്‍ തന്നെ തെററിദ്ധ 
രിപ്പിക്കുകയായിരുന്നെന്ന്‌ അദ്ദേഹം പരസ്യ 
മായി പരാതി പറഞ്ഞു. ജന്രപീതികരമല്ലാത്ത 
സാമ്പത്തിക നടപടികളില്‍നിന്ന്‌ സ്വയം 
അകന്നുനില്ക്കാനുള്ള സമര്‍ത്ഥമായൊരു 
അടവായിക്കൂടായെന്നുമില്ല, ഇത്‌. 

പരിഷ്‌ക്കരണങ്ങള്‍ ജനങ്ങള്‍ക്കിടയില്‍ 
വളരെയേറെ വേവലാതി ഉളവാക്കിയിരിക്കുക 
യാണ്‌. താഷ്ക്കന്‍റിലെ ഭക്ഷ്യകലാപങ്ങളില്‍ 
നിരവധി വിദ്യാര്‍ത്ഥികള്‍ കൊല്ലപ്പെട്ടു. 
മോസ്‌ ക്കോയില്‍ പ്രസിഡന്‍റ്‌ യെല്‍ററ്‌ സിന്‍ 
രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ (പ 
ക്ടനങ്ങള്‍ നടന്നു. യെല്‍ററ്‌ സിന്‍ ഇപ്പോഴും 
റഷ്യന്‍ ജനസാമാന്യത്തില്‍ (.പിയംകരനാണ്‌. 
ഉദാഹരണമായി, ഗോര്‍ബച്ചേവ്‌ ഭരണത്തെ 
അസ്ഥിരപ്പെടുത്തുന്നതില്‍ ഒരു പങ്കുവഹിച്ച 
സൈബീരിയയിലെ ഖനിത്തൊഴിലാളികള്‍ 
യെല്‍ററ്സിനെ പരസ്യമായി പിന്തുണച്ചിരുന്ന. 
. പക്ഷെ, കാര്യങ്ങളുടെ പോക്ക്‌ ഇങ്ങനെ 
കീഴ്‌ പോട്ടാണെങ്കില്‍ ആ പിന്തുണ തുടര്‍ന്നും 
കിട്ടുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്‌ . 
ജീവിത നിലവാരം കുത്തനെ താണുകഴിഞ്ഞി 
രിക്കുന്നു എന്നൊരു തോന്നല്‍ പൊതുവെ 
രാജ്യത്താകമാനമായുണ്ട്‌ . ഇപ്പോഴത്തെ ജീവി 
തനിലവാരം നാല്‍ പത്തിയഞ്ചു വര്‍ഷം മുമ്പു 
ണ്ടായിരുന്നതിനെക്കാളും മോശപ്പെട്ടതാണെ 


ന്ന്‌ (പബലമായ ഒരു മോസ്‌ക്കോ പ്രതം 
സ്ഥിതിവിവരക്കണക്കുകളുടെ പിന്‍ബല 
ത്തോടെ ഈയിടെ വെളിപ്പെടുത്തുകയുണ്ടായി. 
കമ്പോള പരിഷ്‌ക്കരണങ്ങള്‍ കൊണ്ടുവരു 
ന്നത്‌ കുറെക്കൂടി മെല്ലെ ആയാല്‍ മതി എന്ന്‌ 
തന്‍െറ പധാന പിന്തുണക്കാര്‍ വാദിക്കുന്ന 
താണ്‌ യെല്‍ററ്സിന്‌ വെല്ലുവിളിയായിരിക്കു 
ന്നത്‌. രാജ്യത്തെ സാമ്പത്തികനില താറു 
മാറാക്കുന്നതിലേക്കേ പരിഷ്‌ ക്കരണങ്ങള്‍ 
നയിക്കുകയുളളൂ എന്നുപറഞ്ഞ്‌ റഷ്യന്‍ 
വൈസ്‌ പ്രസ്ിഡന്‍റ്‌ അലക്‌സാണ്ടര്‍ റുത്സ്‌ 
കോയ്‌ അവയില്‍നിന്ന്‌ അകലുന്നു. യെല്‍ററ്‌ 
സിന്‍െറ അടുത്ത സഹകാരികളിലൊരാളും 
റഷ്യന്‍ പാര്‍ലമെന്‍റ്‌ സ്പീക്കറുമായ റുസ്ലാന്‍ 
ഖസ്ബുലോവ്‌ വിലകളെ സംബന്‌ ധിക്കുന്ന 
ഉദാരവല്‍ക്കരണ നടപടികളെ വിമര്‍ശിക്കു 
കയും ബന്‌ ധപ്പെട്ട മ്രന്തിമാര്‍ രാജിവയ്‌ ക്കണ 
മെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്‌ . 
എതിര്‍പ്പുകളുടെ ഈ സംഫ്ൃഗാനം പരി 
ഷ്ക്കരണ പരിപാടിയിലെ അതീവ കര്‍ക്കശ 
മായ വശങ്ങളില്‍ ചിലവയുടെ കാര്യത്തില്‍ 
അനുരഞ് ജനത്തിന്‌ യെല്‍ററ്സിനെ നിര്‍ 
ബന ധിതനാക്കിയിരിക്കുന്നു. അങ്ങനെ വാര്‍ 
ദ്ധക്യകാല പെന്‍ഷന്‍ 200 റൂബിളായി 
വര്‍ദ്ധിപ്പിക്കുകയും വാല്യൂ ആഡഡ്‌ ടാക്‌സ്‌ 
28 ശതമാനത്തില്‍നിന്ന്‌ 15 ശതമാനമായി 
കുറയ്ക്കുകയും ചെയ്തു. ഈ നടപടികള്‍ 
ബഡ്ജുററ്‌ കമ്മിയെ ഇനിയും വര്‍ദ്ധിപ്പിക്കും. 


സോവിയററ്‌ യൂണിയനില്‍നിന്നും ഇസ്രേലിലേക്ക്‌ കുടിയേറിയ ജൂതന്‌ മാര്‍ 


 നാണയവിതരണം വിപുലമാക്കുന്നത്‌ സെന്‍ 


.ഇന്‍ഫ്‌ ളേഷന്‍െറ ഭീഷണി തികച്ചും യാഥാര്‍ 


_മെന്ന്‌ കരുതാം. 


ര്രല്‍ ബാങ്ക്‌ തുടരുന്നതിനാല്‍ ഹൈപ്പര്‍: 


ത്ഥ്യമായിരിക്കുന്നു. വരും മാസങ്ങളില്‍ 
ഇനിയും വിലക്കയററങ്ങള്‍ അനുഭവപ്പെടു 


പരിഷ്ക്കരണ പരിപാടിയുടെ ദീര്‍ഘ 
കാലാടിസ്ഥാനത്തിലുളള ഫലപരിണിതികള്‍ 
ഒട്ടേറെ ഘടകങ്ങളെയാരശയിച്ചാണിരിക്കു 
ന്നത്‌ . ലോകത്തിന്‍െറ മററു ഭാഗങ്ങളില്‍നിന്ന്‌ 
റഷ്യയ്ക്ക്‌ ലഭ്യമാകുന്ന സഹായത്തിന്‍െറ 
വ്യാപ്തിയാണ്‌ അവയില്‍ ഏററവും (പധാനം.. 
മൂന്നുതരം സഹായങ്ങള്‍ ആവശ്യമാണ്‌: 
അടിയന്തിര ഭക്ഷ്യസഹായമാണ്‌ ആദ്യ 
ത്തേത്‌. ഇത്‌ ഇതിനകംതന്നെ ആരംഭിച്ച 
കഴിഞ്ഞിട്ടുണ്ട്‌ . ഇ.ഇ.സിയും യു.എസ്‌ .എയും 
ഗണനീയമായ അളവില്‍ അടിയന്തിര ഭക്ഷ്യ 
വസ്തുക്കള്‍ സംഭാവന നല്‍കിയിട്ടുണ്ട്‌ .. 
കൂടുതല്‍ സഹായം വന്നുകൊണ്ടിരിക്കുന്നു 
മുണ്ട്‌. പക്ഷെ, ഈ സഹായം മുഴുവന്‍ | 
അര്‍ഹതപ്പെട്ട ജനങ്ങളുടെ പക്കല്‍ ചെന്നെ 
ത്തിച്ചേരുന്നുണ്ടോ എന്നതിനെക്കുറിച്ച്‌ സംശ ' 
യം ജാസ്‌ തിയാണ്‌ . വിതരണമാര്‍ഗ്ഗങ്ങളിലെ 
പോരായ്മകള്‍ കാരണം ഭക്ഷ്യവസ്തുക്ക; 
ളില്‍ കുറെ കരിഞ്ചന്തയിലോട്ട്‌ മറിഞ്ഞുമറയു 
ന്നുണ്ട്‌. റഷ്യയില്‍ ഭക്ഷണം വിതരണം 
ചെയ്യാന്‍ നാറേറാ ഭടന്‍ മാരെ നിയോഗിക്കാന്‍ 


കലാകൌമുദി 17 


ഒരു ഫ്ൃട്ടത്തില്‍ പാശ്‌ചാത്യ ഗവണ്‍മെന്‍റുകള്‍ 
ആലോചിച്ചതുമാണ്‌ . എന്നാല്‍, അമേരിക്കന്‍ 
ഭടന്മാര്‍ മോസ്‌ക്കോയിലെ തെരുവുകളില്‍ 
ദാനമായി ഭക്ഷണം വിതരണം ചെയ്യുന്നത്‌ 


ആവശ്യമുണ്ട്‌ 
1. പുസ്തക വില്പനയ്ക്ക്‌ 


. കമ്മീഷന്‍ വ്യവസ്ഥയില്‍ റെ 
(പസനേറ്റ്റീവുമാര്‍ 


2. വിവര്‍ത്തനം, (പൂഫ്‌, എഡി 
റ്റിംഗ്‌, ഓഫീസ്‌ ജോലി, ഇവ 
യില്‍ പരിചയം ഉളള 25 
വയസ്സില്‍ താഴെയുള്ള ഉദ്യോ 
ഗാര്‍ത്ഥി. 

ഇം പിന്‍റ്‌ ബുക്‌സ്‌ 

കരുനാഗപ്പളളി- 690518 
കൊല്ലം. ഫോണ്‍: 04756-610 


മള്‍ബെറി 
എന്‍. പ്രഭദാകരന്‍റെറ്റ 
കഥ തേടുന്ന കഥ 


പുതിയ രൂപത്തില്‍ 
വീണ്ടും പുറത്തിറങ്ങി; 


വില: 20 രൂപ 

M.0. അയക്കുക 
1/൧ ആവശ്യപ്പെടുമ്പോള്‍ 
൭ രൂപ സ്ററാമ്പയക്കണം 


MULBERRY PUBLICATIONS 
25- ARYA BHAVAN 
S.M. STREET - KOZHIKODE 
PIN: 673 001 
PHONE: 73646, 423603, 422216 
ESOP, 


കലാകൌഈമുദി 18 


കാണുമ്പോള്‍ റഷ്യാക്കാര്‍ക്കുണ്ടായേക്കാവുന്ന 
മാനസികാഫ്വാതത്തെയോര്‍ത്ത്‌ അത്‌ വേ 
ണ്ടെന്നു വയ്‌ ക്കുകയാണുണ്ടായത്‌ . 

അടവുമിച്ച ്രതിസന്ധി പരിഹരിക്കുന്ന 
തിനും റൂബിളിനെ വിനിമയക്ഷമമാക്കാന്‍ 
വേണ്ടിയുള്ള സ്ഥിരതാഫണ്ട്‌ സ്വരൂപിക്കാനും 
ധനസഹായം ആവശ്യമാണ്‌ . ഈ പ്രശ്നങ്ങ 
ളില്‍ ഇതേവരെ ഒരു പുരോഗതിയുമുണ്ടായി 
ട്ടില്ല. ഐ.എം.എഫില്‍ ചേരാനുള്ള റഷ്യയുടെ 
അപേക്ഷയെ പിന്തുണയ്ക്കുമെന്നു പറ 
യുന്നുണ്ടെങ്കിലും റഷ്യയ്ക്ക്‌ വന്‍ തുകകള്‍ 
പണമായി അനുവദിക്കുന്ന കാര്യത്തില്‍ 
യു.എസ്‌ .എ ഇപ്പോഴും അറച്ചുനില്ക്കുന്നു. 
എന്തായാലും പാശ്ചാത്യഗവണ്‍മെന്‍റുകളുടെ 
പക്ഷത്ത്‌ ഇത്തരം അറച്ചുനില്ക്കല്‍ തുടരു 
കയാണെങ്കില്‍ അത്‌ പരിഷ്ക്കരണ പരിപാടി 
യെ അപകടപ്പെടുത്തും. ധനസഹായത്തിന്‍െറ 
കാര്യത്തില്‍ കൂടുതല്‍ കാലവിളംബമുണ്ടാ 
യാല്‍ ഹൈപ്പര്‍ ഇന്‍ഫ്‌ളേഷന്‍ റഷ്യയെ 
കവച്ചുവയ്‌ ക്കുകയും സമയം തീരെ താമസിച്ചു 
പോവുകയും ചെയ്യും. 

പഴയ യു.എസ്‌ .എസ്‌ .ആറില്‍പ്പെട്ടിരുന്ന 
റിപ്പബ്ളിക്കുകളുടെ സാമ്പത്തിക ദേശീയതാ 
വാദവും പരിഷ്ക്കരണ പരിപാടിയുടെ പാളം 
തെററിച്ചേക്കാം. ഉഖ്രകയ്ന്‍ തീരെ ഇടുങ്ങിയ 
ദേശീയതാവാദത്തിലധിഷ്‌ ഠിതമായ ഒരു 
സാമ്പത്തിക നയമാണ്‌ അനുവര്‍ത്തിക്കുന്ന 
തെന്നത്രെ മോസ്‌ക്കോയില്‍ നിന്നുളള റി 
പ്പോര്‍ട്ടുകള്‍ സൂചന നല്‍കുന്നത്‌. തങ്ങള്‍ക്കും 
മററു സഹോദര റിപ്പബ്ളിക്കുകള്‍ക്കുമിടയില്‍ 
വാണിജ്യ, തീരുവ കടമ്പകള്‍ കെട്ടുന്ന 
പ്രകിയയിലാണ്‌ ഉക്രെയ്‌ന്‍. റഷ്യയുടെ 
നീക്കവും ആ വഴിയേതന്നെയാണ്‌. ഓരോ 
റിപ്പബ്ളിക്കിനും ധാന്യം, ഇന്ധനം, വ്യാവ 
സായികാസംസ്കൃത പദാര്‍ത്ഥങ്ങള്‍ എന്നി 


വപോലുള്ള അവശ്യസാധനങ്ങള്‍ക്ക്‌ മററു. 


റിപ്പബ്ളിക്കുകളെ മര്‍മ്മ്രപധാനമായി ആശ്ര 
യിക്കേണ്ടിയിരിക്കെ ആഭ്യന്തര വാണിജു ൃക്കട 
മ്പകള്‍ വിലകള്‍ കുതിച്ചുയര്‍ത്തുകയും 
ഉല്‍ പാദനം അലങ്കോലപ്പെടുത്തുകയുമേ 
ചെയ്യൂ. അതാകട്ടെ തുടര്‍ന്ന്‌ പഴയ യു.എസ്‌. 
എസ്‌ .ആറിലെ അതീവ പേലവമായ ജുനാധി 
പത്യങ്ങളുടെ സ്ഥിരതയ്‌ ക്കു നേരെ ഭീഷണി 
യാവുന്ന രാഷ്ര്ടീയ ്പതിസന്ധി സൃഷ്ടി 
ക്കുകയും ചെയ്യും. ആ പ്രകിയ വാസ്തവ 
ത്തില്‍ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റഷ y 
അത്യാവശ്യസാധനങ്ങള്‍ നല്‍കാത്തതു 
കൊണ്ടുണ്ടായ ദൌര്‍ലഭ്യം കാരണം എസ്തോ 
ണിയന്‍ ഗവണ്‍മെന്‍റ്‌ രാജിവച്ചത്‌ ഇക്കഴി 
ഞ്ഞയാഴ്ചയാണ്‌. മററു റിപ്പബ്ളിക്കുകളും 
അങ്ങനെ റഷ്യയുടെയും ഉക്രെയ്‌ നിന്‍െറയും 
“മാതൃക പിന്തുടര്‍ന്നാല്‍ തല്‍ഫലമായി 
ആഭ്യന്തര വാണിജ്യത്തിലുണ്ടാകുന്ന സ്തംഭ 
നം സാമ്പത്തികരംഗം താറുമാറാകുന്നതിലേക്ക്‌ 
നയിക്കും. അത്തരമൊരു സാഹചര്യം, ദേശീ 


'യതാവാദികളായി മാറാട്ടം നടത്തുന്ന ഫാസി 


സ്ററുകള്‍ക്ക്‌ റിപ്പബ്‌ ളിക്കുകള്‍ക്കിടയില്‍ 
ആഭ്യന്തരക്കുഴപ്പം ഇളക്കിവിടാന്‍ അവസര 
മൊരുക്കും. 

റഷ്യയില്‍ ഫാസിസ്ററ്‌ നവദേശീയതാവാദ 


-നിരസിച്ചേക്കുമെന്നും 


പ്രവണതകള്‍ തലപൊക്കുന്നു എന്നുളള ഭീതി 3 


വ്യാപകമായുണ്ട്‌ ്രസിഡന്‍റ്‌ യെല്‍ററ്സിന്‍, 
അദ്ദേഹം “റെഡ്‌ ബാണ്‍ അവസരവാദു 
കൂട്ടുകെട്ട്‌ എന്നു വിളിക്കുന്നതിനെതിരെ ജാകരുക 
രായിരിക്കാന്‍ ജനങ്ങളെ പരസ മായി ആഹ്വാനം 
ചെയ്തിട്ടുണ്ട്‌. റെഡ്‌ പഴയ കമ്മ യൂണിസ്ററു 
കാരെയും ബണ്‍ നവദേശീയതാവാദികളെ 


യുമാണ്‌ ദേ യാതിപ്പിക്കുന്നത്‌. ഈയിടെ നടന്ന്‌ 


പരിഷ്‌ ക്കരണവിരുദ്ധ ര്പകടനങ്ങള്‍ ഈ 
ഇരു ഗ്രൂപ്പുകളും സംയുക്തമായി സംഘ്ൃടി 
പ്പിച്ചതായിരുന്നുവെന്നാണ്‌ വിശ്വസിക്കപ്പെടു 
ന്നത്‌. “കോണ്‍ഗ്രസ്‌ ഒഫ്‌ പ്രേടിയാററിക് 


ഫോഴ്‌സസ്‌ ' എന്ന ബാനറിന്‍കീഴില്‍ ഒരു 
പുതിയ വേദി മോസ്‌ക്കോയില്‍ ഈയിടെ | 


രൂപംകൊണ്ടിട്ടുണ്ട്‌ . അടുത്തുതന്നെ അതിന്‍െറ 
സമ്മേളനം നടക്കുമെന്നും ആ കോണ്‍ഗ്രസ്സില്‍ 
പങ്കെടുക്കുന്ന ്രതിനിധികള്‍ കൂടുതല്‍ 
ദേശീയതാവാദപരമായ നയങ്ങള്‍ നടപ്പി 
ലാക്കണമെന്നാവശ്യപ്പെടുമെന്നും കരുതപ്പെ 
ടുന്നു. ഉക്രെയ്‌ നെതിരെ കര്‍ക്കശ നിലപാടെ 
ടുക്കുക, വാണിജ്യക്കടന്പകള്‍ എര്‍പ്പെടുത്തുക, 
റഷ്യയുടെ അതിര്‍ത്തികള്‍ മാററിവരയ്ക്കുക 
തുടങ്ങിയവയാവും അവരുടെ ആവശ്യങ്ങള്‍. 
സാമ്പത്തിക പരിതഃസ്ഥിതി വഷളാവുക 
യാണെങ്കില്‍ ഹിററ്ലറുടെ വരവിന്‌ തൊട്ടു 
മുമ്പത്തെ വെയ്‌ മര്‍ റിപ്പബ്‌ ളിക്കിലേതു 
പോലത്തെ സാഹചര്യം റഷ്യയിലും ഉരുത്തി 
രിഞ്ഞെന്നുവരും. 


റഷ്യയില്‍ സാഹചര്യം ഇപ്പോഴും അത്ര | 
നിരാശാജനകമല്ല. എന്നാലും വളരെയേറെ ) 


മ്ളാനതയാണ്‌ റഷ്യയില്‍. മോസ്‌ ക്കോയിലെ 
(പബല ദിനപ്രതമായ നെത്സവിസിമയാ 
ഗസെററിയ സൈനിക ഓഫീസര്‍മാര്‍ക്കിടയില്‍ 
നടത്തിയ ഒരു അഭിഗ്പായ വോട്ടെടുപ്പിന്‍െറ 
ഫലം ഈയിടെ (്പസിദ്ധീകരിച്ചിരുന്നു. 
റഷ്യയും മററ്‌ റിപ്പബ്ളിക്കുകളും തമ്മില്‍ 
സമീപഭാവിയില്‍ സായുധസംഫ്ൃട്ടനത്തിന്‌ 
സാദ്ധ്യതയുളളതായി 57 ശതമാനം സൈനിക 
ഓഫീസര്‍മാരും വിശ്വസിക്കുന്നതായാണ്‌ ആ 
വോട്ടെടുപ്പില്‍ വെളിപ്പെട്ടത്‌. അതിലേറെ 


,അമംഗളസൂചകമായിട്ടുളളത്‌ ആ സൈനിക 
_ ഓഫീസര്‍മാരില്‍ . 36 ശതമാനംപേര്‍ ചില 


സാഹചര്യങ്ങളില്‍ മുകളില്‍നിന്നുള്ള ആജ്ഞ 
രേഖപ്പെടുത്തിയെന്ന 
താണ്‌. റഷ്യയുടെ ഇപ്പോഴത്തെ പോക്കില്‍ 
സൈന്യത്തിന്‌ തീരെ തൃപ്തിയില്ല എന്ന 
പൊതുധാരണയെ ഉറപ്പിക്കുന്നതാണ്‌ ഈ 
അഭിപ്രായ വോട്ടെടുപ്പു ഫലം. യെല്‍ററ്സി 
ന്‍െറ ഉന്നത സൈനികോപദേഷ്‌ ടാക്കളിലൊ 
രാളായ ജനറല്‍ കോണ്‍സ്‌ ററാന്‍റിന്‍ 
കൊബുത്സിന്‍െറ വാക്കുകള്‍ ആ ധാരണയെ 
കൂടുതല്‍ ഉറപ്പിക്കാന്‍ പോന്നവയാണ്‌ . സൈ 
നിക ഓഫീസര്‍മാര്‍ ജീവിത സാഹചര്യങ്ങളെ 
പതി ക്ഷമയുടെ നെല്ലിപ്പലകയിലെത്തിയി 
രിക്കുകയാണെന്നും കാര്യങ്ങള്‍ നിയ്രന്തണം 
വിട്ടേക്കാമെന്നുമാണത്രെ അദ്ദേഹം ഒരു 
മൂന്നറിയിപ്പെന്നോണം പറഞ്ഞത്‌. വേറൊരു 
വിധത്തില്‍ പറഞ്ഞാല്‍, സാമ്പത്തിക പരിതഃ 


“സ്ഥിതികള്‍ കൂടുതല്‍ വഷളായാല്‍ ആഭ്യ' 


ന്തരയുദ്ധമോ, ഒരുകൂ തന്നെയോ നടന്നേക്കാം. 


മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍ 


കാല ൯൪ 


അഭിമാനകരമ്ായ ഒരു ചാരമ്ര്യത്തിരന്റ ശ്കഷ്തനായൊകരു 
കഷ്ണു?യാണ്‌ (ശീ മാട്‌ കുഞ്ഞുകുട്ടന്‍. 
മനുഷ ക്ല്വിതത്തികല്‍്റ തിസ്തഹഹായതയും ആത്മീയ 
തുക്കാ തിറഞ്ഞൃനില്‍ക്കുന്നവയാണ്്‌ അദ്ദേഹത്തിന്റ 
| രചനകള്‍. . 


അഭവാദയേ- 


[ച വ്ഥികന്‍ ദേവഭൂമി തൊട്ടു നിറുകയില്‍ 
8) ഓ ശങ്കര്‍ബാബു. 


വച്ച]. അഭിവാദ്യം ചെയ്ത്‌ അട്ടകംപിടി 
ച്ചി. ഏറാപ്പ്‌ ഉത്തരീയമായി. ഏഴു കമ്പുള്ള 
വടിയുന്നി മഹാരപയാണത്തിന്‌ ആദ്യത്തെ 


ഗാലുവച്ചു. 


ശങ്കരന്‍ മാരാകുന്നു. 
(ദേവഭൂമി) 


കള്ളിക്കാട്‌ രാമചന്ര്ദന്‍ 1 


കേദാര്‍നാഥന്റെറ മംഗളഭൂമിയില്‍ എല്ലാവരും 


ഉള്ളം തുടുക്കുന്ന കഥകള്‍ 
ക്കായി സ്വന്തം ഞരമ്പിലെ 
ചോരയില്‍ നാരായാകുത്തുന്ന 
മാടമ്പ്‌ കുഞ്ഞുകുട്ടനും ശങ്ക 
രന്‍തന്നെ. മാടമ്പ്‌ മനയിലെ 
ശങ്കരന്‍ നമ്പുതിരി. 

ഞാന്‍ തൃശൂര്‍-കുന്നംകുളം റൂട്ടിലെ ഏഴാം 
കല്ല്‌ കവലയില്‍നിന്ന്‌ വലത്തേക്കു തിരിഞ്ഞത്‌ 
മഹഷധികളും മഹാതീര്‍ത്‌ ഥങ്ങളും നിറഞ്ഞ | 
ദേവഭൂമിയില്‍ തെളിഞ്ഞ മഹാരൃദന്‍െറ പാദ 
മുര്ദ കണ്ടു മടങ്ങിയ മാടമ്പ്‌ മനയിലെ ഇളയ 
തമ്പുരാനെ കാണാനായിരുന്നു. ശൃംഗാര 
ശ്‌ ളോകങ്ങളില്‍ മൈഥുന സംതൃപ്തി നേടി 
ഉച്ചയുറക്കത്തിലേക്കു ചായുന്ന കൊഴുത്തുരുണ്ട 
തമ്പുരാക്കന്‍ മാരുടെ ഭാരം മാടമ്പ്‌ മനയുടെ 
പുരാവൃത്തങ്ങള്‍ക്ക്‌ താങ്ങേണ്ടതില്ല. യാഗാ 
ധികാരികളായിരുന്നുവെങ്കിലും യാഗഫലം (പ 
കൃതിയുടെ വരദാനങ്ങളിലുമുണ്ടെന്ന്‌ വിശ്വ 


- സിച്ചിരുന്നവരായിരുന്നു മാടമ്പ്‌ മനയിലെ തേ, 


ഇസ്വികളായ മുന്‍മുറക്കാര്‍. യജൂര്‍വേദ പൊ 
രുളിന്‍െറ ഫലമുക്തിയില്‍ ദൈവസാമീപ്യമറി 
ഞ്ഞുകൊണ്ടുതന്നെ അവര്‍ നമ്പൂതിരിയെ മനു 
ഷ്യരാക്കുന്ന യജ്‌ ഞത്തിലും പങ്കാളികളായി. 


വെളിച്ചത്തിന്‍റെ ജാലകങ്ങള്‍ തുറക്കപ്പെട്ടു... 


ആ വെളിച്ചത്തിലാണ്‌ മറക്കുടയ്ക്കു കീഴിലെ 
കണ്ണീര്‍ വററിയ മുഖങ്ങള്‍ നാം കണ്ടത്‌. 
മേല്‍ത്തട്ടുകളും കീഴ്ത്തട്ടുകളും നിറഞ്ഞ 
താണ്‌ ഭൂമിയുടെ സാമാന്യസ്വഭാവമെങ്കിലും 
മാടമ്പ്‌ മനയിലേക്കു പോകുന്ന നിരത്തിന്‌ 


മനയുമട 


.സമനിരപ്പായിരുന്നു. നിരത്തിന്‌ ടാറിന്‍െറ മു 
ഖാവരണം വീണിട്ട്‌ അധികകാലമായിട്ടുണ്ടാ 
വില്ല. മുമ്പൊരിക്കല്‍, വി.ടി. ഭട്ടതിരിപ്പാടിനെ 
ക്കുറിച്ചുള്ള ദഡാക്യുമെന്‍ററി ഫിലിമിന്‍െറ ചി 
ര്രീകരണകാലത്ത്‌, അരവിന്ദനോടൊപ്പം ഈ 
നിരത്തിലൂടെ സഞ്ചരിക്കുമ്പോള്‍ കുണ്ടുകളി 
ലും കുഴികളിലും വീണു പിടഞ്ഞു കാറിന്‍െറ 
ടയറുകള്‍ വിലപിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോള്‍ 
'വിലാപത്തിന്‌ ഒരു ഒഴിവുകാലം. മദ്ധ്യാഹ്ന 
മൌനത്തിന്‌ സാന്ദ്രതയേറിയിരുന്നുവെങ്കിലും 
നിരത്തുവക്കിലെ ഇല്ലിമരങ്ങളില്‍ ഇളംകാററ്‌ 
 കൂടുവച്ച്‌ രസിക്കുന്നുണ്ടായിരുന്നു. ദൂരെ എവി 
ടെയോ ഒരു പൈക്കിടാവിന്‍െറ അമ്മയെ കാ 


കലാകൌമുദി 19 


ളു 
ലി 


ണാനുള്ള ദാഹം ഉയര്‍ന്നു. വല്ലപ്പോഴുമൊന്നു 


മുറിയുമ്പോഴാണ്‌ മദ്‌ ധ്യാഹ്‌ നമാനത്തിന്‌ ച 
ന്തം ലഭിക്കുകയെന്നു തോന്നിപ്പോയി. മൂന്നു 
നാലു കിലോമീററര്‍ സഞ്ചരിച്ചു കാണണം, 
ടാറിട്ട പാത ഒന്നു താഴേക്കു പിടഞ്ഞുവീണു. 
കാലവര്‍ഷം കുത്തിയിളക്കിയ ഇടവഴിയിലൂടെ 
കുത്തനെ ഇറങ്ങിച്ചെല്ലുമ്പോള്‍ അടയ്ക്കാമര 
ങ്ങളുടെ തണലിന്‍െറ സൌമനസ്യം അനുഭവിച്ചു 
നില്ക്കുന്ന മാടമ്പ്‌ മന. 
മലയാളത്തിലെ “മഹാ” മനകളുടെ ആരൂഡഃ 
ങ്ങളും മേല്‍ക്കൂരയിലെ കഴുക്കോലുകളും വട 
ക്കാഞ്ചേരിയിലും തൃശൂരിലും റോഡുവക്കത്ത്‌ 
കൂടിക്കിടപ്പുണ്ട്‌, മൊത്തവില പനക്കാരെയും പി 


ല്ലറ വില്‍ പനക്കാരെയും കാത്തുകൊണ്ട്‌. (പ 


താപത്തെയും സമ്പത്തിനെയും ആവശ്യത്തി 
ലേറെ ആരുഷങ്ങളില്‍ കയററിവച്ചിരുന്നവര്‍ക്ക്‌ 


ത്തിപ്പടര്‍ന്നു. സാരമില്ല, അടയ്ക്കാമരങ്ങള്‍ 
'സാത്ത്വനമരുളി. പാടങ്ങളുടെ ഹരിതവിസ്തൃ 
തിയില്‍ വരുംകാലത്തിന്‍െറ കതിര്‍ക്കുലകള്‍ 
നിനവില്‍ കണ്ടു. പുതിയ ഉഴവുചാലുകളില്‍ 
പുതിയ ഉണ്ണികള്‍ കണ്‍തുറന്നു ചിരിക്കാതിരി 
ക്കുന്നതെങ്ങനെ? 

പരശുരാമന്‍ കോടാലികൊണ്ടു സമുദ്രത്തെ 

വിരട്ടിയോടിച്ച്‌ കേരളം സൃഷ്ടിച്ച്‌ അത്‌ 
അറുപത്തിനാലു നമ്പൂതിരിക്കുടുംബങ്ങള്‍ 
ക്കായി പതിച്ചു നല്കുകയും ഓരോ കുടുംബ 
ത്തിനും ഓരോ കര്‍മ്മങ്ങള്‍ വിധിക്കുകയും 
ചെയ്തു എന്ന ജെനിസിസ്‌ മിത്ത്‌ സ്വീകരി. 


ക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. പരശു 
രാമന്‍െറ ആ ഡിവിഷന്‍ ഒഫ്‌ ലേബര്‍” തിയ്‌ 
റിയോളും നീളുന്ന കുടുംബവേരുകള്‍ അന്ത 
സ്ലായും അവകാശമായും പല നമ്പൂതിരിക്കു 


മാടമ്പ്‌ കുഞ്ഞുകുട്ടനും കുടുംബാംഗങ്ങളും 


പണ്ട്‌ മാടമ്പ്‌ മന ഒരു “ചിരിക്കോപ്പ്‌ ആയി 
| രുന്നിരിക്കണം. ഇരുട്ടിന്‌ വാസമുറപ്പിക്കാന്‍ 
1 -പാകത്തിലുളള പതിനാറുകെട്ടുകളെയും എട്ടു 
കെട്ടുകളെയുംകാള്‍ നല്ലത്‌ വെളിച്ചം യഥേഷ്ടം 
കയറിവന്നു വിഹരിക്കുന്ന ചെറിയ നാലു 
കെട്ടാണെന്ന അറിവിന്‌ ഇന്നു പൊന്നുവില 
“യുണ്ട്‌. അന്നോ? (ബാഹ്മണ്യത്തിനെറ സത്ത 
വിനയമാണെന്ന അറിവ്‌ ഒരു നിഷേധമായി 
കരുതപ്പെട്ടിരുന്ന കാലത്താണ്‌ മാടമ്പ്‌ മന 


'തച്ചുശാസ്ര്ത്തിന്‍െറ ലാളിത്യംപോലെ ഉയര്‍ . 


ന്നു വന്നത്‌. മനയുടെ ലാളിത്യവും മനയ്ക്കലെ 
തമ്പുരാക്കന്‍ മാരുടെ വിനയവും ജ്ഞാന 
സമ്പാദനത്തിന്ത്തിയവര്‍ക്ക്‌ അമൃതേത്താ 
യി. മ്ളേച്‌ ഛന മാരായ കീഴ്ജാതിക്കാരുടെ 
കുട്ടികളുടെ നാവിന്‍തുമ്പിലും എഴുത്താണി 
.| പതിഞ്ഞു: വേദമ്രന്തങ്ങളുടെയും വിജ്ഞാന 

ത്തിന്‍െറയും ദാന്രകിയ ചാതുര്‍വര്‍ണ്യം ദേദി 


ച്ചപ്പോള്‍ പതിനാറുകെട്ടുകളില്‍ അമര്‍ഷം ക, 


കലാകനമുദി 20 


ടുംബങ്ങളും എടുത്തു ്രയോഗിക്കാറുണ്ട്‌. അ 
,രുപത്തിനാലില്‍ ഒന്നിന്‍െറ പട്ടയരേഖ തങ്ങ 
ളുടെ പുരാവൃത്തങ്ങളില്‍ ഉണ്ടെന്ന ആര്യ 
ശാഠൃത്തില്‍നിന്ന്‌ മാടമ്പ്‌ മന ഒഴിഞ്ഞു 
നില്ക്കുന്നത്‌ വിനയംകൊണ്ടും വിവേകം 
കൊണ്ടുംതന്നെയാകണം. യാഗാധികാരിക 


ളായ ഭൂവൃത്തിയുള്ള പെരുമന ഗ്രാമക്കാരായ 


 നമ്പുതിരിക്കൂടുംബം എന്ന ചരിശ്രമൃദ മാരതമേ 


അവര്‍ സ്വീകരിക്കുന്നുളളു. ചങ്ങലയ്ക്ക്‌ എത 
നീളം വച്ചാലും അളന്നാല്‍ തീരാത്ത ഭൂമിയുടെ 
ഉടമസ്ഥത നമ്പൂതിരിമാരുടെ ചരിതത്തില്‍ 
ഒരു പൊളിക്കഥയല്ല. മാംസനിബദ്ധത അല്പം 
ഏറുമെങ്കിലും അന്നത്തെ ആ ജുന്മിത്വത്തി 
നുമുണ്ടായിരുന്നു രണ്ടാംതരമല്ലാത്ത ഒരു 
സനന്ദര്യസമ്പന്നത. ആ മലയും ഈ മലയും 
ആളുകേറാമലയും ആനകേറാമലയും വെട്ടി 
നുറുക്കിത്തിന്ന്‌ റബ്ബര്‍ മരക്കൊമ്പുകളില്‍ 
തലകീഴായി കിടക്കുന്ന 


-തിരി ഇജുന് മിത്വമെന്നത്‌ 


വേതാളങ്ങളുടെ ൂ 


ൂ ഇന്നത്തെ നിയോ റിച്ച്‌ സംസ്‌കാരത്തെക്കാള്‍ 


എത്രയോ ഉയരത്തിലായിരുന്നു പഴയ നമ്പു 


സമ്പത്തിനെക്കാള്‍ ര്പത്യുല്‌ പാദനശേഷി അ 


 റിവിനുണ്ടെന്ന വിശ്വാസംതന്നെയാണ്‌ മാടമ്പ്‌ 


മനയുടെ കാതല്‍. അവര്‍ പുരുഷാന്തരങ്ങളായി 
വേദവും (യജൂര്‍വേദം) സംസ്‌കൃതവും പഠിപ്പി 
ച്ച]. ഇംഗ്ളീഷ്‌ ഭാഷാ പഠനത്തിലൂടെ 
ലോകത്തിന്‍െറ വലിപ്പം കണ്ട ആദ്യത്തെ 
നമ്പൂതിരിമാരുടെ കൂട്ടത്തില്‍ മാടമ്പ്‌ മനക്കാരു 
മുണ്ടായിരുന്നു. ' 


' മാടമ്പ്‌ മനയുടെ ്പാമാണിത്തത്തെ അംഗീ 


കരിക്കുന്ന ്പധാനപ്പെട്ട ചരിശ്രലിഖിതങ്ങളി 


ലൊന്ന്‌ നെഗററീവായി കുറിക്കപ്പെട്ടതാണെ 
ന്നത്‌ ഒരു അസംബന്ധമായി തോന്നാതിരി 
! ക്കില്ല. ശുകസന്‌ ദേശത്തില്‍ .പകീര്‍ത്തിക്കപ്പെ 


ടുന്ന സു.ബഹ്മണ്യന്‍ നമ്പൂതിരി മാടമ്പല്ല 
എന്നു തോന്നുന്നു എന്നൊരു നിഷേധവാക്യം 
ഉളളൂരിന്‍െറ സാഹിത്യചരിരതം 1-ാം വാള്യ 


ത്തിലുണ്ട്‌. പഴയ തിരുവിതാംകൂര്‍ പാണ്ഡി 


തൃത്തിന്‍െറ പരിമിതികളിലൊന്നായേ അതി 


. നെ മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍ എന്ന ഇളമുറക്കാരന്‍ | 
കരുതുന്നുള്ളു. ആറാട്ടുപുഴ ക്‌ഷ്രേതത്തിലെ 


ഉനരാളന്മാരായ മാടമ്പ്‌ മനക്കാര്‍ക്കുളളതാണ്‌ 
ചെങ്ങന്നൂര്‍ അമ്പലത്തിലെ ഓതിക്കന്‍ സ്ഥാ 


നം. പട്ടവൃത്തി (യാഗം ചെയ്യാനുളള ആഭി 
ജാത്യം) മാടമ്പ്‌ മനക്കാരെ നമ്പൂതിരിമാരുടെ 


കൂട്ടത്തിലെ സ്ഥാനികളാക്കി. സര്‍പ്പവുമായി |. 


ബന്ധമില്ലാത്ത ഹൈന്ദവകുടുംബം എന്ന 


അപൂര്‍വ്വതയും ഈ മനയ്ക്കുണ്ട്‌ . മാടമ്പ്‌ | 
മനയിലുള്ളവര്‍ക്ക്‌ സര്‍പ്പവിഷം ഏല്ക്കില്ലത്രേ. 
കുഞ്ഞുകുട്ടന്‍െറ മുത്തശ്നന്‍വരെയുളളവര്‍ യാ |. 


ഗം നിര്‍വ്വഹിച്ചിട്ടുണ്ട്‌ . മുത്തശ്ശൂന്‍െറ അനുജ 
നായ ചിശ്രന്‍ നമ്പൂതിരി കൊടുങ്ങല്ലൂര്‍ ഗുരു 


കുലത്തില്‍ ഒട്ടേറെ ശിഷ സമ്പത്ത്‌ സൃഷ്ടി 


ച്ചിട്ടുണ്ട്‌. ശ്രകനീതി, രാമായണം, ശങ്കരാചാര്യ 


ചരിതം, കുടില്യന്‍െറ അര്‍ത്‌ഥശാസ്ര്രം എ 
ന്നീ മഹദ്‌ ഗ്രന്ഥങ്ങളുടെ പരിഭാഷയിലൂടെ 


ജീവിതം ധന്യമാക്കിയ മഹാപ്രതിഭയായിരുന്നു 
ചിത്രന്‍ നമ്പൂതിരി. | 


അഞ്ച്‌ ഇന്്ദിയങ്ങളിലും അണുവിട കളങ്ക 


മില്ലാത്ത ശങ്കരന്‍ അടിതിരിപ്പാട്‌. മാടമ്പ്‌ കു 


ഞ്ഞുകുട്ടന്‍െറ- മുത്തശ്ശന്‍, മീമാംസാപണ്ഡി 


തന്‍, വേദങ്ങളും ഉപനിഷത്തുകളും ജീവവായു 


൦ ജീവരക്തവും ഗണിതത്തിലും കേമന്‍ 


- വരുംവരായ്‌ കകളുടെ ഗര്‍ഭഗൃഹങ്ങള്‍ കണ്ടെ 
ത്തുന്ന ജ്യോതിഷദൃഷ്ടി. പരശുരാമക്ഷേ 


ശ്രത്തിലെ വരേണ്യവര്‍ഗ്ഗത്തിന്‍െറ ആസുര്യപ 


കൃതിക്കും വിളയാട്ടങ്ങള്‍ക്കുമെതിരെ നടന്ന | 


ആദ്യത്തെ കലാപ (അതൊരു ഒററയാള്‍ കലാ 
പമായിരുന്നുത്തെക്കുറിച്ചുളള വാമൊഴി വര 


'മൊഴികളിലും മാടമ്പ്‌ ശങ്കരന്‍ അടിതിരിപ്പാടി 


നു ലഭിച്ച നിയോഗത്തെക്കുറിച്ച്‌ ഒരുപാട്‌ വാ. 


' ക്കുകള്‍ കരുതിവയ്‌ ക്കേണ്ടി വരും. നാം സഞ്ച 


രിക്കുന്ന കാലം ഥത്തില്‍നിന്ന്‌ ഹൃദയത്തെ 
പിറകോട്ട്‌ എറിഞ്ഞു നോക്കിയാല്‍ നമുക്കു 
തോന്നും, ശങ്കരന്‍ അടിതിരിപ്പാട്‌ കലാപത്തി 


ന്‍െറ നിഗ്രഹശക്തികളിലൊരാളായിരുന്നു 
വെന്ന്‌. സത്യം ്രഹിക്കാന്‍ കാലപഥം ഇടയ്‌ 


ക്കൊക്കെ മാറി സഞ്ചരിക്കേണ്ടതുണ്ടെന്ന്‌ അ 


വേറൊരു കഥ. 


റിയുകതന്നെ വേണം. ശ്രുതിയും സ്മൃതിയും 


ഉദ്ധരിച്ച്‌ ന്യായം വിധിക്കാന്‍ ബാദ്ധ്യസ്ഥ 
രായവര്‍ അത്‌ ചെയ്തില്ലെങ്കില്‍ രാജുനീതിക്ക്‌ 
മുറിവേല്‍ ക്കും. കല്പന ഹൃദയത്തിനെയും ക 


'ല്ലിനെയും പിളര്‍ന്നിരുന്ന കാലത്തായിരുന്നുവ 
ല്ലോ പരശുരാമക്‌ഷ്രേതത്തില്‍ കുറിയേടത്ത്‌ 
,താതി എന്ന അഗ്‌ നിനക്ഷ്രതം ഉദിച്ചയര്‍ 


ന്നത്‌ . ദിക്കുകളായ ദിക്കുകളിലും പുരുഷന്മാ 
രായ പുരുഷന്മാരിലും താപ്രപസരം നടത്തിയ 


“നക്ഷ്രതം. കാലം എയ്തു തറച്ച ഒരു ആക 


സ്മികതയായിരുന്നില്ല കുറിയേടത്ത്‌ താരതി. 
മനസ്സില്‍ നൂറു നിശ്വാസങ്ങളുതിര്‍ത്ത്‌ നൂറു 
ജപങ്ങള്‍ നടത്തി, ഭരദേവതകളെ ധ്യാനിച്ച്‌ 
ഒരു വിസ്‌ ഫോടനം. അതായിരുന്നു കുറിയേ 
ടത്ത്‌ താത്രി എന്ന ദുര്‍ഗ്ഗ. 

കല്‍ പകശ്ശേരി ഇല്ലത്തുനിന്ന്‌ കുറിയേട 
ത്തേക്ക്‌ കൊടുത്ത പട്ടില്‍പ്പൊതിഞ്ഞ ഒരു 
കനല്‍ക്കട്ടയായിരുന്നു താ്രതി. കുറിയേടത്ത്‌ 
ഇല്ലത്തിന്‍െറ പുറംഭൂമിയിലെ പനമ്പട്ട തിന്നാന്‍ 


'പതാപം നിറഞ്ഞ ഒരു ഇല്ലത്തിലെ ആനകളെ 


കൊണ്ടുകെട്ടുമായിരുന്നു. ആനകളോടൊപ്പം 
ഉണ്ണിനമ്പൂതിരിമാരുമെത്തുമായിരുന്നുവത്രേ. 
ആനകളുടെ കേളികള്‍ കാണുന്നതിനെക്കാള്‍ 


ഉണ്ണിനമ്പുതിരിമാര്‍ക്ക്‌ കമ്പം കുറിയേടത്ത്‌. 


വേളികഴിച്ചു കൊണ്ടുവന്ന ആ കനല്‍ക്കുട്ടയെ 


, കാണാനായിരുന്നു. ദേവലോകത്തുനിന്നു മേ 


ഘങ്ങള്‍ക്കിടയിലൂടെ ഈര്‍ന്നുവീണ ഒരു ദേവ 
തയെപ്പോലെ താൃതി. കണ്ണുകളില്‍ മദജുലം 
തുളുമ്പിനിറയും. നോട്ടങ്ങള്‍ക്ക്‌ ആവാഹന 


| ശക്തി. നിലത്ത്‌ പെരുവിരല്‍കൊണ്ടു കുറി 


ക്കുന്ന ക്ഷണക്കുറിപ്പ്‌ . നമ്പൂതിരി യുവതിയു 
ടെ ദാമ്പത്യം പീഡനമുറിയായിത്തീരുമ്പോള്‍ 
അത്‌ ഭേദിക്കാന്‍ ചുഴററിയെറിയേണ്ട ആയുധം 
പരപുരുഷവേഴ്‌ ചതന്നെയാണെന്നും താര്രിഅ 
റിഞ്ഞു. പിന്നെ ഒരു കത്തിപ്പടരലായിരുന്നു. 


അഗ്നിക്ക്‌ കുത്തിപ്പടരാന്‍ വേണ്ടത്‌ മഹാ 


വൃക്ഷം അള്‍തന്നെയാണ്‌ . 

നമ്പൂതിരിയെ മനുഷ നാക്കാനുളള മഹാ 
വിപ്ളവം നയിച്ച വി.ടി. ഭട്ടതിരിപ്പാടിന്‍െറ 
ഹൃദയത്തില്‍ വന്നുവീണ മറക്കുടയ്‌ ക്കുളളിലെ 


മഹാനരകത്തില്‍നിന്നുള്ള ആദ്യവിലാപം കു 


റിയേടത്ത്‌ താരതിയുടുടതാവാം. തന്‍െറ കര്‍മ്മ 
പഥം തിരഞ്ഞെടുക്കലില്‍ താതിയും സ്മാര്‍ 
ത്തവിപാരവും വഹിച്ചു പങ്കിനെക്കുറിച്ച്‌ വി.ടി 


. പലവട്ടം പറയുകയും എഴുതുകയും ചെയ്തി 


ട്ടുണ്ട്‌. താത്രിയെ സ്മാര്‍ത്തവിചാരം ചെയ്തു 
:ഭഷ്ട്‌ കല്‍പിക്കുമ്പോള്‍ വി.ടിക്ക്‌ എട്ടോ ഒമ്പ 


തോ വയസ്സ്‌ (പായം. എങ്കിലും ചരടുപൊട്ടിച്ച, 


യര്‍ന്ന കൊടുങ്കാററിന്‍െറ അലര്‍ച്ചയില്‍ ഇല്ല 
ങ്ങളും മനകളും ഉലയുന്നത്‌ ആ ഉണ്ണിനമ്പൂതിരി 


- അറിയുകയും കാണുകയും ചെയ്തു. കുറിയേ 


ടത്ത്‌ താൃതിയെ വി.ടി കണ്ടിട്ടുണ്ട്‌. ബാല്യ 
ത്തിലെ ആ അനുഭവത്തെക്കുറിച്ച്‌ പിന്നീടെ 
പ്പോഴോ മാടമ്പ്‌ കുഞ്ഞുകുട്ടനോടു വി.ടി പറ 
ഞ്ഞ വാക്കുകളില്‍ കവിത തുളുമ്പിനില്പുണ്ട്‌ _ 
താത്രിക്കുട്ടി നടക്കുമ്പോള്‍ മണലില്‍ താമര 
വിരിയുന്നുണ്ടെന്നു തോന്നിപ്പോകുമത്രെ. 
തന്‍െറ അവതാരോദ്ദേശ്യം നിറവേററുന്ന 
തുപോലെ കുറിയേടത്ത്‌ താരതി തന്നെ (പാപി 
ച്ച പുരുഷന്‍ മാരുടെ പേരുകള്‍ ഓര്‍മ്മയുടെ 


നാള്‍വഴികളില്‍ കുറിച്ചിട്ടു. തന്‍െറ അഭീഷ്ടം 
സാധിച്ചെടുക്കാന്‍ താതി ചാതുര്‍വര്‍ണ്യം കട 
കഥയാക്കി മാററി. തന്‍െറ നിശയിലെ അതി 
ഥികള്‍ ഏതെങ്കിലും ഒരു കര്‍മ്മരംഗത്ത്‌ ്പാഗ 


 ല്ഭ്യം കാണിച്ചവരായിരിക്കണമെന്ന നിര്‍ബ 


ന്ധം താ്തിക്ക്‌ ഉണ്ടായിരുന്നുവത്രേ. (കീം 
ഒഫ്‌ ദ സൊസൈററി കുറിയേടത്തു കയറിയി 
റങ്ങി. വെളുത്തു തുടുത്ത നമ്പൂതിരിമാരെക്കാള്‍ 
താരത്രിക്ക്‌ ഇഷ്ടം കാവുങ്ങല്‍ ശങ്കരപ്പണിക്ക 
രെപ്പോലുളള കലാദൈവങ്ങളെയായിരുന്നു. അ 
രങ്ങത്ത്‌ കാവുങ്ങല്‍ രന്രദവേഷങ്ങള്‍ കെട്ടി. 
യാടുമ്പോള്‍, ആ ചുവടുകളെയും കൈമുരദക 


ളെയും നയിക്കുന്ന ആറാം ഇന ദിയശക്തി . 


തന്നിലേക്കു പടര്‍ന്നു കയറാന്‍ താരതി മോഹി 
ച്ചിരുന്നുവെന്നും കേട്ടറിവുകള്‍ പറയുന്നു. കു 
റിയേടത്ത്‌ അകത്തുളളാളെക്കുറിച്ച്‌ ഓരോന്നു 


ക്കാന്‍ തീരുമാനിച്ചതുകൊണ്ട്‌ ആ വധോദ്യമം 
നടക്കാതെ പോയി. 

മലയാളവര്‍ഷം 1080-മാടമ്പ്‌ മനയില്‍നിന്ന്‌ 
അരത്ത അകലെയല്ലാത്ത ഒരു ഇല്ലത്ത്‌ 
വച്ചായിരുന്നു കുറിയേടത്ത്‌ താരതിയുടെ 
വിചാരണ നടന്നത്‌. മാടമ്പ്‌ മനയിലെ 
ശങ്കരന്‍ അടിതിരിപ്പാട്‌ മുഖ്യ മീമാംസകനായി. 
ര്രഷ്ട്‌ കല്പിക്കാനുള്ള സ്ൂര്പീം പവര്‍ 
അദ്ദേഹത്തിനാണ്‌ . വിചാരണ തുടങ്ങി. 
ചോദ്യങ്ങള്‍ക്ക്‌ താരതിക്കുട്ടിയുടെ പൊള്ളുന്ന 
മറുപടികള്‍. തന്നെ (പാപിച്ച പുരുഷന മാരുടെ 
പേരുകള്‍ കുറിയേടത്ത്‌ താര്രി ഓര്‍മ്മയുടെ 
നാള്‍വഴിയില്‍നിന്നു പുറത്തെടുത്തു. നാവിന്‍ 
തുമ്പത്തുനിന്ന്‌ തെറിച്ച്‌ പുറക്കോയില്‍ വന്നു 
വീണ പേരുകള്‍ കേട്ടു കാററുപോലും വീശാന്‍ 
മറന്നുനിന്നു. മാടമ്പ്‌ ശങ്കരന്‍ അടിതിരിപ്പാടിന്‌. 


ഫോട്ടോ യാഹിയാ അഷ്റഫ്‌ 


മാടമ്പും, പത്നിയും, മകളും 


കേള്‍ക്കാന്‍ തുടങ്ങിയതോടെ ഗപമാണിമാര്‍ക്ക്‌ 
അരിശം കയറി. മനുവിന്‍െറ സ്മൃതികളെ ഒരു. 
അന്തര്‍ജ്ജനം തീയിലിട്ട്‌ രസിക്കയോ. ഒരുവട്ടം 


, മാത്രമല്ല ഒരുപാടുവട്ടം പിഴച്ച അന്തര്‍ജ്ജന 


ത്തിന്‍െറ കഥ കൊച്ചീരാജാവിനെ ഉണര്‍ത്തിച്ചു. 
കുറിയേടത്തു താ്രതിയെ സ്മാര്‍ത്തവിചാരം 
ചെയ്യാന്‍ കല്പനയായി. കൂട്ടത്തിലൊരു കാര്യം 
പറയേണ്ടതുണ്ട്‌. താത്രിക്കുട്ടിയുടെ രാര്തിയു 
ടെ പങ്ക്‌ ലഭിച്ചവരില്‍ പലര്‍ക്കും ഉറക്കം കെട്ടു. 
അശ്രീകരം. സ്മാര്‍ത്തവിചാരണവേളയില്‍ തങ്ങ 
ളുടെ പേരെങ്ങാനും പറഞ്ഞാലോ. എങ്കില്‍ 
ശ്ഷ്ടായതുതന്നെ. വടക്കാഞ്ചേരിക്കടുത്ത്‌ ആ 
ന കമ്പക്കാരും വിഷവൈദ്യന് മാരുമുളള ഒരു 


ഇല്ലമുണ്ട്‌ . താരി എന്ന സര്‍പ്പത്തിന്‍െറ വിഷം. 


അവരില്‍ ചിലര്‍ക്കും ഏററിരുന്നു. താര്രിയെ 
തങ്ങളുടെ ഓട്ട്‌ ഹൌഈസിലെത്തിച്ചു കൊല്ലാന്‍ 
അവര്‍ ഒരു ശ്രമം നടത്തി. വിധി താരതിയുടെ 
പക്ഷം ചേര്‍ന്നുനിന്നു - തീര്‍പ്പുകള്‍ കല്പി 


അഗ്നിപരീക്ഷ. താര്രിയുടെ പിഴയ്ക്കാത്ത 
നാവില്‍നിന്നും വന്ന രണ്ടു പേരുകള്‍ തന്‍െറ 
സ്വന്തം അനുഴന്മാരുടേത്‌ . നമ്പ്യാത്തനും 
പരമേശ്വരനും. അനുളുന്മാര്‍ക്ക്‌ ഭ്രഷ്ട്‌ 
കല്പിച്ചു. താരതി അറുപത്തിനാലു പേരുകള്‍, 
പറഞ്ഞു. അറുപത്തഞ്ചാമത്തെ പേര്‌ പറയാന്‍ 
നാവ്‌ ഉയര്‍ത്തുമ്പോള്‍ നാടുവാഴും അരചന്‍െറ, 
കല്പന. മതി. താത്രിക്കുട്ടി പരിഹാസം 
നുരയുന്ന ചിരിയോടെ അരചനെ നോക്കി. 
അറുപത്തഞ്ചാമത്തെ പേര്‌ പറയുന്നതിന്‌ 
വിലക്ക്‌ കല്പിച്ചില്ലായിരുന്നുവെങ്കില്‍ അര 
ചന്‍െറ അഭിമാനം അറബിക്കടല്‍ തിന്നു 
രസിക്കുമായിരുന്നു. - 

മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍ ഓര്‍ക്കുന്നു ' 
കുട്ടിക്കാലത്ത്‌ താ്രിയുടെ പേരു പറയുന്ന 
തിനുപോലും ഇല്ലങ്ങളിലും മനകളിലും വില 
ക്കുണ്ടായിരുന്നു. എങ്കിലും മുതിര്‍ന്നവരുടെ 
പൂര്‍വ്വസ്‌ മൃതികളില്‍നിന്ന്‌ താര്രിയുടെ കഥ 


കലാകയമുദി 21 


കുഞ്ഞുകുട്ടന്‍ അപഹരിച്ചെടുത്തു. കുഞ്ഞു 
കുട്ടനോടൊപ്പം സത്യങ്ങളും അര്‍ദ്‌ ധസത്യ 
“ങ്ങളും പൊളികളും നിറഞ്ഞ താരതിയുടെ 

കഥയും വളര്‍ന്നു. ഒടുവിലത്‌ '(ഭഷ്ട്‌ ' എന്ന 

നോവലിന്‍െറ രൂപത്തില്‍ അക്ഷരങ്ങളിലേക്ക്‌ 

വാര്‍ന്നൊഴുകി. 

കുറിയേടത്ത്‌ താതിയുടെ ജീവിതകഥയ്ക്ക്‌ 

ഒരുപാടു ഉപഖണ്‍ ഡങ്ങളുണ്ട്‌ . ഭഷ്ട്‌ കല്പി 

'ക്കപ്പെട്ടവരില്‍ ഒരാള്‍ അന്നു തൃശ്ശിവപേരൂരില്‍ 

മജ്മിസ്‌ ട്രേട്ടായിരുന്ന ഗോപാലമേനോനായി 

രുന്നു. പാലക്കാട്ടെ പ്രഭുത്വം മുത്തുക്കുട 

_പിടിഛൂനിന്നിരുന്ന തറവാട്ടിലെ അംഗം. ആളു 

കൊണ്ടും അര്‍ത്ഥംകൊണ്ടും ദേശം വാഴുന്ന 

'വര്‍ക്കും തുല്യര്‍. - അഷ്‌ ടദിക്ക്‌ പാലകരില്‍ 

പ്പോലും അസൂയ വളര്‍ത്തുന്ന മണിമാളിക. 

(മോഹന്‍െറ 'മംഗളം നേരുന്നു” എന്ന മലയാള 
സിനിമയില്‍ നെടുമുടി വേണുവിന്‍െറ തറവാ 

ടാകുന്നത്‌ ഈ മണിമാളികയാണ്‌ .) പാലക്കാ 
ട്ടെത്തിയിരുന്ന ബിട്ടീഷ്‌ ധ്വരമാര്‍പോലും 


അതൃപൂര്‍വ്വവും മരലികവുമായ 
ഒരു സമാഹാരം 


വിജയലക്ഷ്മിയുടെ 


(വഥമ കാവ്യസമാഹാരം 


മ।ഗശിക്ഷകന്‍ 


പുസ്തക വില: 15 രൂപ M.0. 
അയക്കുക 

Y.P. ഓര്‍ഡറുകള്‍ക്ക്‌ 
5 രൂപ സ്ററാമ്പയക്കണം 


MULBERRY PUBLICATIONS 
25- ARYA BHAVAN 
ട്ട. STREET - KOZHIKODE 
PIN: 673 001 
PHONE: 73646, 423603, 422216 


കലാകയമുദ! 22 


വന്ദിച്ചുനിന്നുപോകുംവിധം സൂര്യതേഴുസ്വി 
കളായ കാരണവന്മാര്‍. അത്തരം കുടുംബ 


ത്തിലെ ഒരു അംഗത്തിന്‌ ശ്രഷ്ട്‌ കല്പിക്കപ്പെ 
ക്രീയകള്‍ 


ടുമ്പോള്‍ അതു അപഹാര 
കൊണ്ടുപോലും ഒഴിയാത്ത കളങ്കമായിത്തീരുക 
സ്വാഭാവികം. 
ഭാരതപ്പുഴയ്ക്ക്‌ അപ്പുറം കടന്നിട്ടില്ല. (ഭഷ്ടി 
ന്‍െറ കലിബാധയില്‍ നിന്ന്‌ ഒരു ആശ്രയം 
മോഹിച്ച ഗോപാലമേനോന്‍ എത്തിച്ചേര്‍ന്നത്‌ 
സിലോണിലായിരുന്നു. അവിടെവച്ചു സത്യഭാമ 
എന്നൊരു സ്രതീയെ വിവാഹം കഴിച്ചു 
ഗൃഹസ്ഥാശ്രമ ്രവേശം നേടിയ മേനോന്‍ 
രണ്ട്‌ ആണ്‍കുട്ടികളുണ്ടായി. രണ്ടാമത്തവന്‍ 
ജനിച്ചപ്പോള്‍ അഷ്ട്രഗഹങ്ങള്‍ നിര്‍ലോഭം 
അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടാവണം. കുട്ടി 
“വളര്‍ന്നു വലുതായപ്പോള്‍ സിനിമാനടനായി. 
വാള്‌ വീശിയും വടി വീശിയും ആകാശത്തിനു 
ചുവട്ടില്‍ മലക്കം മറിഞ്ഞും അവന്‍ വെള്ളി 
ത്തിരയിലെ മന്നാതിമന്നനായി. ആണ ഇട്ടാല്‍ 
അത്‌ നടത്തിവിടുന്ന ഏഴൈതോഴനായി. 
ബാലററ്‌ പെട്ടി അവനെ തമിഴകത്തിന്‍െറ 
രാജാവായി വാഴിച്ചു. അവന്‍ വാഴ്ത്തപ്പെട്ടവന്‍. 
മരിച്ചിട്ടും ആ പുരച്ഛിതലൈരുടെ ഓര്‍മ്മ 
യാണല്ലോ ഇന്നും തമിഴകത്തു വാഴുന്നത്‌. 
കാവുങ്ങല്‍ ശിവശങ്കരപ്പണിക്കരുടെ അവ 
സ്ഥ കൈവിഷം ലഭിച്ചവനെപ്പോലെയായി. 
്ഭഷ്ട്‌ നല്‍കിയ മനോവിഷമത്തില്‍ കൈമുരദ 
കളും ചുവടുകളും പിഴച്ചു. ശിവശങ്കരപ്പണിക്കര്‍ 
കഥകളിവേഷം അഴിച്ചുവച്ച്‌ കുറെക്കാലം 
പാലക്കാടു ഭാഗത്ത്‌ അരിക്കച്ചവടം നടത്തി 
യത്രേ. പുഴയിലൂടെ 
വില്‍ക്കാന്‍ വരുന്ന ശിവശങ്കരപ്പണിക്കര്‍ 
തന്‍െറ കുട്ടിക്കാല കഥകളില്‍ ഒന്നാണെന്ന്‌ 


എം.ടി.വാസുദേവന്‍നായര്‍ ഒരിക്കല്‍ പറഞ്ഞത്‌ 


ഇതെഴുന്നയാള്‍ ഓര്‍ക്കുന്നു. (ഭഷ്ട്‌ കല്പി 
ക്കപ്പെട്ടവരില്‍ ഒരാളിന്‍െറ്‌ മകന്‍ ' ഇന്ന്‌ 


1 കേരളത്തിലെ ഏററവും വലിയ ഇടതുപക്ഷ 


പാര്‍ട്ടിയുടെ മദ്ധ്യകേരളത്തിലെ നേതാ 
ക്കന്‍ മാരിലൊരാളാണ്‌ . മൂന്നുതവണ തുടരെ 


എം.എല്‍.എയായെങ്കിലും ഇക്കുറി രാജീവ്‌ 


വധത്തിന്‍െറ (ഗഹണം ബാധിച്ച്‌ തോല്‍വി 
യടഞ്ഞു. 

തന്‍െറ പകയുടെ ഹോമകുണ്ഡത്തില്‍ 
അറുപത്തിനാലു പുരുഷന്മാരുടെ സ്ഥാന 


 പ്പെരുമയുടെ തലയറുത്ത്‌ ഹോമം നിര്‍വ്വഹിച്ച 


‘കുറിയേടത്ത്‌ താരതി തന്‍െറ അവതാരോദ്ദേ 
ശം പൂര്‍ത്തിയാക്കിയിട്ടുണ്ടാവണം. കാലത്തി 
നോടൊപ്പം നടക്കാന്‍ കൊതിച്ച കുറെ ഉണ്ണി 
നമ്പൂതിരിമാര്‍ സ്വന്തം ചിന്തകളെ ആ 
ഹോമകുണ ഡത്തിലിട്ട്‌ ചുട്ടുപഴുപ്പിച്ചെടുത്തു. 
അവര്‍ തൊടുത്തുവിട്ട പുതിയ ചിന്തകളുടെ 


സുദര്‍ശന ച്രകങ്ങള്‍ മഹാ നരകങ്ങളെ 
മറയ്ക്കുന്ന മറക്കുടകളുടെ ശിരച്ഛേദനം - 
- നടത്തി. കുറിയേടത്ത്‌ താത്രിയേയും അറു 


പത്തിനാലു പുര്്ഷന്‍ മാരേയും (ഭഷ്ടാക്കിയ 
സ്മാര്‍ത്ത വിചാരത്തിന്‍െറ മുഖ്യ മീമാംസക 


'നായിരുന്ന മാടമ്പ്‌ ശങ്കരന്‍ അടിതിരിപ്പാടിന്‍െറ 


ഇളയ .പുര്തന്‍ അഡ്വക്കേററ്‌ മാടമ്പ്‌ 


നാരായണന്‍ നമ്പൂതിരി, നമ്പൂതിരിമാര്‍ക്ക്‌ 


[ലി 


യഥാര്‍ത്ഥ ജന്മം 


ഗോപാലമേനോന്‍ പിന്നെ. 


. നക്ഷ്രതമായി പൊന്തിയതുമായ വിധിവിശേ 


. സാമാന്യ പസ്‌ താവനയാകുകയേയുളളു. 


. ത്തുകളിലൂടെയുള്ള 


വഞ്ചിയില്‍ അരി 


നല്‍കാന്‍ പടയണി | 
നടത്തി സ്മൃതികളേയും ശ്രുതികളേയും' 
തകിടംമറിച്ചവരില്‍ ഒരാളായി മാറിയത്‌ 
മാടമ്പ്‌ മനയുടെ മഹാ മൃരദകളില്‍- ഒന്നായി 
പതിഞ്ഞിരിക്കുന്നു. തീവണ്ടിയുടെ ്രയാണ 
മ്രന്തത്തിന്‌ ചെവി നല്‍കാതെ കാലത്തിനെ 
ഭേദിച്ചു നടക്കുകയായിരുന്ന കുറിയേടത്ത്‌ 
താത്രിയെ ഒരു ആംഗ്‌ ളോ ഇന്ത്യന്‍ എന്‍ജിന്‍ 
ഡ്രൈവര്‍ തന്‍െറ ജീവിതത്തിലേക്ക്‌ കൂട്ടി 
ക്കൊണ്ടുപോയതും അവരുടെ ചെറുമകള്‍ 
മലയാളസിനിമയില്‍ വശീകരണശക്തിയുളള 


ഷങ്ങള്‍ എഴുതപ്പെടാത്തതൊന്നുമല്ലല്ലോ. 
മാടമ്പ്‌ മനയുടെ കാലനിക്‌ ഷേപങ്ങള്‍ 
ഖനനം ചെയ്യപ്പെടുമ്പോള്‍ മഹാമുദദകള്‍ 
കണ്ടെടുക്കാന്‍ കഴിയുമെന്ന സത്യത്തോടു 
പുതിയൊരു സത്യം കൂട്ടിച്ചേര്‍ക്കേണ്ടതുണ്ട്‌. 
വര്‍ത്തമാനകാല ഭൂമി മലയാളത്തില്‍ മാടമ്പു 
മനയ്ക്ക്‌ ചൊല്‍വിളി ലഭിക്കുന്നത്‌ കുഞ്ഞു 


കുട്ടന്‌ എന്ന എഴുത്തുകാരനിലൂടെയാണെന്ന | 


സത്യമാണത്‌ . കുഞ്ഞുകുട്ടന്‌ സാഹിത്യരചന 
ഒരു കുലത്തൊഴില്‍ പോലെയാണെന്നു പറ 
ഞ്ഞാല്‍ അത്‌ നീതി നിരസിക്കുന്ന ഒരു 


കാളപൂട്ട്‌, വേട്ട, ഗജുപാലനം, വേദോപനിഷ 
പ്രയാണം, കുടുംബ 
ജീവിതത്തിന്‍െറ സുഖഛന് ദസ്സുകള്‍, പുണ്യ 
മുഹൂര്‍ത്തങ്ങളെ തൊട്ടു നിറുകയില്‍ വയ്ക്കല്‍ 
ഇതിനിടയിലെപ്പോഴോ സംഭവിക്കുന്ന ശക്ത 
മായ ഒരു വീര്‍പ്പുമുട്ടല്‍പോലെ തന്നെയാകണം 
സാഹിത്യരചനയുടെ ദ്രസോതസ്സുകള്‍ തുറക്ക 


പ്പെടുന്നത്‌. ആത്മപീഡനം അക്ഷരരുപത്തില്‍ |. 


കടലാസ്സിലേക്ക്‌ വീഴുമ്പോള്‍ ഗംഗോരതിയില്‍ 
മുങ്ങിനിവര്‍ന്നു കയറുന്നതിന്‍െറ സുഖമുണ്ടാ. 


കാതെ തരമില്ല. അക്ഷരത്തിന്‍െറ ബാന്ധവം | 


ഹൃദയത്തിനോടാണ്‌ . അതുകൊണ്ടു 
ലക്ഷ്മീകടാക്ഷ ദുര്‍ലഭത സംഭവിക്കുമെന്ന്‌ 
ഈ എഴുത്തുകാരനറിയുകയും ചെയ്യാം. 
തനിക്ക്‌ അര്‍ഹമായ പ്രശസ്തി നിഷേധിക്ക 
പ്പെടുന്നതിലും മ മാടമ്പിന്‌ ഖിന്നതയൊന്നുമില്ല. 


“സാഹിത്യ വിമര്‍ശനവും സാഹിത നിരൂപ്‌ 
ണവുമെല്ലാം ഒരുതരം ആഭിചാര കീയയാ 
ണല്ലോ ഇവിടെ. ഒരാളെ ഒന്നു പൊക്കിവിടണ 
മെങ്കില്‍ സംഹ്വം ചേര്‍ന്നിരുന്ന്‌ കബന്ധ 
ങ്ങളെക്കൊണ്ടുപോലും മ്രന്തം ചൊല്ലിച്ചു 
കളയും. ആചാര്യസ്ഥാനമുളളവര്‍ ജപിച്ച്‌ 
നല്‍കിയ ഏലസ്സ്‌ വാക്കുകളുടെ കഴുത്തില്‍ 
കെട്ടിയാല്‍ ഐശ്വര്യം സഹശയനത്തിനെ 
ത്താതിരിക്കില്ല. ക്‌്ഷിര്രഫല്രപാപ്തി നല്‍ 
കുന്ന മ്രന്തച്ചരടുകള്‍ ഒറിജിനല്‍ റൈറ്റിങ്ങിന്‍െറ 
ശക്തി,പസരത്തില്‍ ഉരുകിപ്പോകുകയേയുളളു.' 
എടുകുടുക്കേ.... എന്നു പറയുമ്പോള്‍ യഥേ. 
ഷ്ടം വിളമ്പാന്‍ പാകത്തില്‍ . വരുന്ന 
രചനാകശലമുളളവരോടു മാടമ്പിനു തെല്ല്‌ 
അസൂയയുമില്ല. അത്‌ അവരുടെ രീതി. 
അതിനാണ്‌ കയ്യടിയെങ്കില്‍ അതിലും വിരോ 
ധമില്ല. വെളിപാടുപോലെയാണ്‌ സാഹിത്യ 


ശേഷം .38-ര പേജില്‍ 


? 
ഴ 
3 
} 
| 
[ 


4  “മഹാത്‌മാഗാന്‍ ധിയുടെ .സങ്കല്പ 
LU ങ്ങളും മൂന്നു പതിറ്റാണ്ടുകാലത്തെ 
ജനങ്ങളുടെ സ്വപ്നവും ' ആയി ജില്ലാകാണ്‍ 
സിലുകളെ വിശേഷിപ്പിച്ചുകണ്ടപ്പോള്‍, മുദാ 
വാക്യങ്ങളുടെ അദ്‌ ഭുതശക്‌തിയെപ്പറ്റിയാണ്‌ 
ഞാന്‍ ഓര്‍മ്മിച്ചത്‌ . രാഷ്രടീയക്കാരുടെ ചതി 
യന്‍ മുര്രാവാക്യങ്ങള്‍ക്ക്‌ ഇതയും ശക്തിയു 
ണ്ടെങ്കില്‍ തട്ടിപ്പുപരസ്യങ്ങളുടെ വലയില്‍ 
ജനം വീഴുന്നതില്‍ എന്തിനതിശയിക്കണം? 
മഹാത്‌ മാഗാന്‍ ധിയെ നമുക്കു പൂജിക്കുവാ 
നുള്ള ഒരു വിരഗഹമല്ലാതെ, പിന്തുടരാനുള്ള 


ച്ചിരുന്നില്ലാ എന്നതാണ്‌ സത്യം. ഗാന്ധിജി 
തന്നെ, സ്വന്തം പിന്തുടര്‍ച്ചക്കാരനായി .പഖ്യാ 
പിച്ച പണ്ഡിറ്റ്‌ജിപോലും ഭരണതലത്തില്‍ 
ഗാന്ധിയന്‍ ആദര്‍ശങ്ങള്‍ നടപ്പിലാക്കിയില്ല. 
കഴിവതും സ്വയംപര്യാപ്തമായ ്രാമങ്ങള്‍ 
ആയിരുന്നല്ലൊ . ഗാന്ധ്ലിജ്ിയുടെ സ്വപ്നം. 
ഇന്ത്യന്‍ ഭരണാധികാരികള്‍ ഒരിക്കലും 
ആവഴിക്കു ചിന്തിച്ചിട്ടില്ല. ഗാന്ധിജിക്കു 
ബലിയിടുംപോലെ ചില ഗ്രാമവ്യവസായങ്ങ 
ളൊക്കെ നിലനിര്‍ത്തിയെങ്കിലും വന്‍കിട 
വ്യവസായങ്ങളെ ആശ്രയിക്കുന്ന ഒരു സമ്പല്‍ 
വ്യവസ്ഥയാണ്‌ നമ്മുടേതെന്ന്‌ ആര്‍ക്കും 
അറിയാം. പരസ്യങ്ങള്‍ക്കുമാരതം കോടി 
ക്കണക്കിന്‌ രൂപാ മുടക്കാന്‍ കഴിയുന്ന കൂറ്റന്‍ 


| വ്യവസായങ്ങള്‍ക്കല്ലാതെ ചെറുകിട വ്യവസാ 


യങ്ങള്‍ക്ക്‌ ഒന്നും ഇനി നിലനില്പില്ല. സ്വയം 
പര്യാപ്തമായ രഗാമങ്ങള്‍ പോകട്ടെ, സ്വയം 
പര്യാപ്തമായ സംസ്ഥാനങ്ങള്‍പോലും ഇ 
ല്ലാതായിരിക്കുന്നു. ഇത്തരം ഒരു വ്യവസ്ഥി 
തിയിൽ, രാഷ്ര്രീയ പാര്‍ട്ടികളിലെ മൂന്നാംകിട 


മാജിയുടെ സങ്കല്‍ പങ്ങളുമായി. ബന്‌ ധി 
പ്പിക്കുന്നത്‌ മിതമായ ഭാഷയില്‍ പറഞ്ഞാല്‍ 
വഞ്ചനയാണ്‌. 
“ജില്ലാ കാണ്‍സിലുകളുടെ രൂപീകരണത്തി 
ലൂടെ അധികാരം ജനങ്ങളുടെ കൈകളിലേക്ക്‌ 


കൈമാറുകയാണെന്ന്‌ പറഞ്ഞു ധരിപ്പിക്കാന്‍ 


കഴിയുന്നത്‌, ആവര്‍ത്തിച്ചുള്ള മുരദാവാക്യം 
വിളിയുടെ അദ്ഭുതശക്തികൊണ്ടുമാതമാണ്‌. 


. | ജനങ്ങള്‍ തിരഞ്ഞെടുക്കുന്ന എം.എല്‍.എമാരും 


അവര്‍ തിരഞ്ഞെടുക്കുന്ന മ്രന്തിമാരും ചേര്‍ന്നു 
ഭരിക്കുന്ന ജനാധിപത്യവ്യവസ്ഥയില്‍ തന്നെ 
അധികാരം ജനങ്ങളുടെ കൈകളില്‍ എത്തു 
ന്നുണ്ടോ? അഞ്ചുകൊല്ലത്തിലൊരിക്കലോ, 
നമ്മള്‍ തിരഞ്ഞെടുത്തവ തമ്മില്‍ തല്ലിപ്പിരി 
യുമ്പോഴോ ഒരു വോട്ടുചെയ്യാനുളള അധി 
കാരമല്ലാതെ മറ്റെന്താണ്‌ ജനാധിപത്യം 
നമുക്കുനല്‍കിയത്‌! ഒഴിച്ചുകൂടാന്‍ വയ്യാത്ത 


ഒരു വിനയെന്ന നിലയ്ക്ക്‌. നാം അതിനെ ' 


അംഗീകരിക്കുന്നു. ഭരണത്തില്‍ സാധാരണ 


പൌരന്‍ ഒരു കാര്യവും ഇല്ലെന്നും പുതിയ 


പുതിയ നിയമങ്ങള്‍വഴി അവന്‍ കൂടുതല്‍ 
കൂടുതല്‍ അടിമയായിത്തീരുകയാണെന്നും ഉള്ള 
സത്യം മുരദാവാക്യങ്ങളുടെ മാര്തികശക്തി 
യിലൂടെ ഭരണാധികാരികള്‍ മറച്ചുപിടിക്കുക 
യാണ്‌. 


ഒരു ദേശികനായി നാം ഒരിക്കലും അംഗീകരി . 


നേതാക്കള്‍ക്ക്‌ കേറിക്കിടക്കാന്‍വേണ്ടി | ഉണ്ടാ 
ക്കിയ ജില്ലാകനണ്‍സിലുകളെ മഹാത്‌। 


രാജ്യഭരണം നടത്തുന്ന ന്യൂനപക്ഷങ്ങളുടെ 
നിലനില്പിനുവേണ്ടി അവര്‍ സ്വയംഭരണ 
സ്ഥാപനങ്ങളെന്നപേരില്‍ കോര്‍പ്പറേഷനു 
കളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും 
സൃഷ്ടിച്ചു. അധികാരമാകുന്ന അപ്പത്തിന്‍െറ 
പൊട്ടും പൊടിയും അവയുടെ ചുമതല 
ക്കാര്‍ക്കും കിട്ടി. സ്വയം ഭരണസ്ഥാപനങ്ങൾ 
എന്നുവിളിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ 
്രസിഡന്‍റിനും ഏതാനും കൌണ്‍സിലര്‍ 
മാര്‍ക്കും കിട്ടിയ അധികാരങ്ങള്‍ ഇങ്ങള്‍ക്കു 
കിട്ടിയതാണോ? ഒരു പഞ്ചായത്തിലെ അല്ലെ 
ങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ--പത്തോമുപ്പതോ 
അംഗങ്ങള്‍ ആണോ ജനങ്ങള്‍? ഈ 
സാധാരണജനങ്ങള്‍ക്ക്‌ സര്‍ക്കാരിനു പുറമെ 
ഒരു യജുമാനനെക്കൂടി കിട്ടിയതല്ലാതെ എന്ത്‌ 
അധികാരമാണ്‌ ഈ സ്ഥാപനങ്ങള്‍വഴി 


വെട്ടൂര്‍ രാമന്‍നായര്‍ | 


ധനംകൊണ്ടാണ്‌ അവയൊക്കെ പേരിനു 
മാര്തമുളള വികസന്രപവര്‍ത്തനങ്ങള്‍ നട 
ത്തുന്നത്‌. അതിനാല്‍ പണമുണ്ടാക്കാന്‍വേണ്ടി |. 
അവര്‍ ചെയ്യുന്ന ജനദ്രോഹം പല സ്ഥലങ്ങ 
ളിലും മനുഷ്യവര്‍ഗ്ഗത്തിന്‍െറ നിലനില്പിനു 


തന്നെ ഭീഷണിയാകുന്നുണ്ട്‌. 


ഒരു ഉദാഹരണം മാതം എടുത്തുകാ 
ണിക്കാം. A 
പുഴകളില്‍ നിന്നും മണല്‍വാരാനുളള 


അവകാശം സ്വയംഭരണസ്ഥാപനങ്ങള്‍ ലേലം 
ചെയ്തുകൊടുക്കുന്നു. അങ്ങനെ മണല്‍വാരി 
ര്രമേണ പുഴകള്‍ അഗാധമാകുകയും തീരം 
ഇടിഞ്ഞുവീഴുകയും ചെയ്തു. ഇതിനെപ്പറ്റി 
യുളള പരാതിമൂലം പൊറുതിമുട്ടുമ്പോള്‍ ചില 
മാസങ്ങളില്‍, മണല്‍വാരല്‍ നിര്‍ത്തിയെന്നു 


ജില്ലാ മാണ്‍സിലുകള്‍ 
ന്രത്തലാമങ്മണം 


ജില്ലാ കാണ്‍സിലുകഠം വഴി 
അധികാരം തങ്ങളിലേക്ക്‌ | 
 കൈമാറുകയല്ലാ, അവര്‍ക്ക്‌ 
ഒരു പുതിയ 
യജമാനനെക്കുടി 
അടിച്ചേല്‌ പിക്കുകയാണ്‌ 
ചെയ്യുന്നത്‌. ഈ യജമാനനെ 
തങ്ങറംക്ക്‌' വേണ്ടായെന്ന്‌ 
നികുതിദായകര്‍ ഉറക്കെ 
പ്രഖ്യാപിക്കണം. രാഷ്ട്രീയം 
വയററിപ്പിഴപ്പാക്കിയ കുറെ 
പരോപജീവികാംക്കല്ലാതെ 
മററാര്‍ക്കും ഇവ 
ഇല്ലാതായതുകൊണ്ട്‌ ഒന്നും 
വരാനില്ല. 


കിട്ടിയത്‌ ? നികുതിപിരിക്കാന്‍ ഒരു സ്ഥാപനം 
കൂടി ഉണ്ടായാല്‍ അധികാരം ജനങ്ങളില്‍ 
എത്തുമോ? ഈ സ്വയം ഭരണസ്ഥാപനങ്ങൾ 
ഏതെങ്കിലും തരത്തില്‍ ജനഹിതത്തെ മാനി 
ക്കുന്നുണ്ടോ? മാനിച്ചില്ലെങ്കില്‍ അവരെ 
ചോദ്യം 
ഉണ്ടോ? 

മിക്ക സ്വയംഭരണസ്ഥാപനങ്ങള്‍ക്കും പി 


രിക്കുന്ന കരം ശമ്പളത്തിനുമാര്തമേ മതിയാകു. . 


സര്‍ക്കാര്‍ പലതരത്തില്‍ നല്‍കുന്ന സഹായ 


ചെയ്യാന്‍ വല്ല സംവിധാനവും 


വരും. പക്ഷേ അപ്പോഴേക്കും ആറ്റില്‍ 
ഒരുതരി മണല്‍പോലും ഉണ്ടാവില്ല. വെളളം 
പൊങ്ങി മണല്‍ ഉണ്ടായിത്തുടങ്ങുമ്പോള്‍ 
പിന്നെയും മണല്‍വാരല്‍ തുടരും. ഇതിന്‍െറ 
ഫലമായി. പുഴകള്‍ അഗാധമായിക്കഴിഞ്ഞു. 
മീനച്ചിലാറുതന്നെ ഇപ്പോള്‍ പതിനഞ്ച്‌ 
അടി മുതല്‍ ഇരുപതടിവരെ താണു. 
ജലനിരപ്പ്‌ ഇതയും താണതുകൊണ്ട്‌ പുഴ 
വക്കിലെ കിണറുകളില്‍ വേനല്‍ക്കാലത്ത്‌ 
വെളളം കിട്ടുന്നില്ല. പുഴയുടെ തീരങ്ങള്‍ 
ഇടിഞ്ഞുവീണ്‌ പുരയിടങ്ങള്‍ നശിക്കുന്നു. 
ഇപ്പോള്‍ പഴയ മീനച്ചിലാറല്ല, അതിന്‍െറ 
കങ്കാളം മാര്തമാണ്‌ അവശേഷിച്ചിരിക്കുന്നത്‌ . 
ഈനില തുടര്‍ന്നാല്‍ വേനല്‍ക്കാലത്തു 
വെളളംകിട്ടാതെ ആറ്റിന്‍റെ തീരത്തുതാ 
മസിക്കുന്നവര്‍ നാടുവിട്ടു പോകേണ്ടിവരാം. 
ഇതൊന്നും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായ 
ത്തിനും ര്പശ്‌നമല്ല. അവര്‍, ഇപ്പോഴും 
മണല്‍വിറ്റ്‌ കാശുവാങ്ങുന്നു. ജനങ്ങള്‍ ആര്‍. 
ഡി.ഒ.യുടേയും മുനിസിഫിന്‍േറയും കോട 
തികള്‍ കയറിയിറങ്ങുന്നു. അധികാരം ജനങ്ങ 
ളിലേക്ക്‌ പകര്‍ന്നതിന്‍െറ ലളിതമായ ഉദാ 
ഹരണം! 

സര്‍ക്കാരിനും സ്വയംഭരണസ്ഥാപനങ്ങള്‍ 
ക്കും ഇടയില്‍ മൂന്നാമത്‌ ഒരു യളുമാനനെക്കൂടി 
കിട്ടാതെ ജനങ്ങളുടെ സ്വപ്നം സാക്ഷാല്‍ 
ക്കരിക്കപ്പെടുകയില്ലെന്ന്‌ രപചരിപ്പിക്കാന്‍ 
കഴിയുന്നത്‌ തീര്‍ച്ചയായും പ്‌ 
തന്നെ! 

കൂടിയചെലവുളള കെട്ടിടം പണികള്‍ക്കും 
പലവിധ വികസന്പപവര്‍ത്തനങ്ങള്‍ക്കും അ 
 നുവാദം കിട്ടുന്നതിന്‌ തിരുവനന്തപുരം വരെ 
പോകാതെ കഴിക്കാന്‍ ജില്ലാകനണ്‍സിലുകള്‍ 
ഉപകരിക്കുമെന്ന വാദം ഗപത്ൃക്ഷത്തില്‍ 


കലാകനഈമുദി 23 


കഴമ്പുളളതായ। തോന്നാം. ഈ അധികാരങ്ങള്‍ 
ന്യായമായും കളക്ടര്‍മാര്‍ക്ക്‌ നല്‍കിയാല്‍ 
മതി. അത്‌ ഇനാധിപത്യപരമല്ലെന്നുണ്ടെങ്കില്‍ 
ജനം തിരഞ്ഞെടുത്ത മുനിസിപ്പാലിറ്റികള്‍ക്കും 
“പഞ്ചായത്തുകള്‍ക്കും, അവ നല്‍. 
അതിനുവേണ്ടി ജനങ്ങളുടെമേല്‍ ഒരു പൂതിയ 
യജുമാനനേയും ഭാരിച്ച സാമ്പത്തികബാദ്ധ്യ യ 
തയും കെട്ടിവയ്‌ ക്കണമെന്നുണ്ടോ? 
മുനിസിപ്പാലിറ്റികള്‍ക്കും പഞ്ചായത്തുകള്‍ 
ക്കും. എല്ലാം മുകളില്‍ അവയുമായി ഒരു 
ബന്ധവും ഇല്ലാതെ--(പതേ്യേക തിരഞ്ഞെടു 
പ്പിലൂടെ ജില്ലാ കാണ്‍സിലുകള്‍ ഉണ്ടാകുന്നത്‌ 


കലാകമുദി 24 


ൽ - ണ്ലീപിച്ചിരിക്കുന്ന മുന്‍മ്രന്തിമാരില്‍ ഏററവും (പായം 
y ചെന്നയാള്‍ ഒരുപക്ഷെ മൊറാര്‍ജി ദേശായിയായി 
രിക്കണം. 

നാലുവര്‍ഷത്തിലൊരിക്കല്‍ മരമേ അദ്‌ ദേഹത്തിന്‌ പിറ 
ന്നാള്‍ ആഘോഷിക്കേണ്ടി വരാറുള്ളു. ഫ്രൈബുവരി ഇരുപത്തൊ 
മ്പതിന്‌ ജനിക്കുന്നവര്‍ക്ക്‌ അത്തരം പില സാകര്യങ്ങള്‍ 
ഉണ്ടല്ലോ. 

ഈ ഫ്രെബുവരി 29-ന്‌ അദ്‌ ദേഹത്തിന്‌ 97 വയസ്സായി. 
(അതോ തൊണ്ണൂററിരണ്ടോ നൂറോ എന്നെനിക്കറിയില്ല. കുറെ 
പ്രായമായാല്‍ മൊയ്തു മനലവിയെപ്പോലെ പ്രായത്തിന്‍െറ 
കണക്കുവയ്‌ ക്കാന്‍ പാടാണല്ലോ.) 

ഇന്ത്യയുടെ ്പധാനമ്രനത്തി എന്നതിലേറെ മൊറാര്‍ജി 
ലോക്രശദ്ധ പെട്ടെന്ന്‌ പിടിച്ചുപററിയ സംഭവം 1977-ല്‍ 


മമാറാര്‍ജി 


പിറന്നാമാഹോഹിക്കുന്തോള്‍ 


ട്യൂബര്‍കുലോസിസ്‌ അസ്സോസിയേഷനന്‍െറ ഒരു മീററിംഗില്‍ 
നടത്തിയ പ്രസംഗമായിരുന്നു. അവിടെ വന്ന ക്ഷയരോഗ 
വിദഗ്ദ്ധന്‍മാരായ ഡോക്‌ ടര്‍മാരോട്‌ സ്വമൂരത ചികില്‍സയെ 
പ്പററിയും അതിലൂടെ ക്ഷയരോഗം മാററാനുള്ള സാധ്യതകളെ 
ക്കുറിച്ചും അദ്‌ ദേഹം സംസാരിച്ചു. "കഴിഞ്ഞ അഞ്ചാറുവര്‍ഷ 
മായി' താന്‍ മൂത്രം കുടിക്കുന്നുണ്ടെന്നും അദ്ദേഹം 
വെളിപ്പെടുത്തി. 

ടൈം മാഗസിനടക്കം ലോകത്തുളള ഒട്ടുമുക്കാലും (പമുഖ 
വാര്‍ത്താമാധ്യമങ്ങള്‍ ഇത്‌ അച്ചടിച്ചു. പലരും ചിരിച്ചു. 
പരിഹസിച്ചു. പക്ഷെ; പതിനഞ്ചു വര്‍ഷത്തിനുശേഷം 


മൊറാര്‍ജി ദേശായി വിഡ്‌ വിവേഷം കെട്ടിയതിന്‌ ഫലമുണ്ടാ 


യിരിക്കുന്നു. അലോപ്പതിക്കാര്‍ തലകുത്തി തപസ്സിരുന്നിട്ടും 


ശതകോടി ഡോളറുകള്‍ ചെലവാക്കിയിട്ടും മരുന്ന്‌ കണ്ടുപിടി . 


ക്കാനാവാത്ത എയ്ഡ്‌സ്‌ എന്ന മഹാവ്യാധിക്ക്‌ 'സ്വമൂത 
ചികില്‍സ്‌ ഒരുപരിധിവരെ ഫല്രപദമാണെന്ന്‌ മനസ്സിലായിരി 
ക്കുന്നു. 

എയ്ഡ്‌സ്‌ ബാധിച്ചൊരാള്‍ക്ക്‌ ചെറിയൊരു വൃണം വന്നാല്‍ 
അത്‌ ശരീരം മുഴുവന്‍ പടരുകയാണ്‌ ചെയ്യുന്നത്‌. ശരീരത്തിന്‍െറ 
ഗ്രതിരോധശക്തി നഷ്‌ടപ്പെട്ടാല്‍ ജലദോഷം വന്നാല്‍പ്പോലും 
മാറില്ലല്ലോ. കഴിഞ്ഞവര്‍ഷം ഒരു എയ്ഡ്‌സ്‌ രോഗിയുടെ 
വ്യണത്തിന്‌ . മുകളില്‍ അയാളുടെ തന്നെ മൂര്രംപുരട്ടി 


ചികില്‍സിക്കാന്‍ തുടങ്ങി. ആ വ്യണം പടര്‍ന്നില്ല. ഇതേത്തുടര്‍ന്ന്‌ 


പല എയ്ഡ്‌സ്‌ രോഗികളും തങ്ങളുടെ ശരീരത്തിന്‍െറ 


രും 


പഞ്ചായത്ത്‌ രാജ്‌ എന്ന സങ്കല്പത്തിനു 
തന്നെ യോജിച്ചതല്ല. ജില്ലാ കനണ്‍സിലു 
കള്‍ക്ക്‌ ജുനങ്ങള്‍ക്കിടയില്‍ വേരുകളില്ല. 
ഗുണത്തിനായാലും ദോഷത്തിനായാലും അ 
തുളളത്‌ പഞ്ചായത്തുകള്‍ക്കും മുനിസിപ്പാ 
ചിറ്റികള്‍ക്കും കോര്‍പ്പറേഷനുകള്‍ക്കുമാണ്‌ . 
ജില്ലാ തലസ്ഥാനത്തിരുന്നു ഭരണം നടത്തുന്ന 
കൌണ്‍സിലിന്‌ കളക്ടര്‍ക്കുളള ബന്ധം 
പോലും ജനങ്ങളുമായില്ല. തഹസീല്‍ദാര്‍മാരു 
വില്ലേജ്‌ ആഫീസര്‍മാരും വഴി ഏതെങ്കിലും 
ഒരു സന്ദേശം ജുനങ്ങളില്‍ എത്തിക്കാന്‍ 
കളക്ടര്‍മാര്‍ക്ക്‌ കഴിയും. ഇില്ലാകാണ്‍സിലിന്‌ 


ച്ചി തുടങ്ങിയിരിക്കുന്നു. 


എം.പി. നാരായണപിള്ള; 


പ്രതിരോധശക്തി നിലനിര്‍ത്താനായിസ്വമൂ 
ശ്ര ചികിത്‌ സയിലേക്ക്‌. തിരിഞ്ഞു. ഇതെത്തു 
ടര്‍ന്ന്‌ സ്വമൂര്ര ചികിത്‌ സയുടെ ഗുണങ്ങള്‍ 
പല. രാജ്യങ്ങളിലും ഗൌരവമായി പരിശോധി 


വ 


ഈ ചികില്‍സാരീതി ഫല്രപദമാണെന്ന്‌ കാണുകയും 


ലോകം ഇത്‌ അംഗീകരിക്കുകയും ചെയ്താല്‍ നന്ദിപറയേണ്ടത്‌ 
മൊറാര്‍ജി ദേശായിയോടായിരിക്കില്ലേ? 

ഗുജറാത്തിലെ “ മുന്‍മുഖ്യമ്രന്തി ജീവരാജ്‌ മേത്തയില്‍ 
നിന്നാണ്‌ സ്വമൂരത ചികില്‍സയെപ്പററി മൊറാര്‍ജി ദേശായി 
അറിയുന്നതും സ്വയം പരീക്‌ ഷിച്ചുനോക്കാന്‍ തയ്യാറാകുന്നതും. 


അതോടെ അദ്ദേഹം കുത്തിവയ്പുകള്‍ എല്ലാം നിറുത്തി. 


കോളറയ്ക്ക്‌ കുത്തിവയ് ക്കാതെ ആസ്ട്രേലിയ സന്ദര്‍ശിക്കാന്‍ 
അവിടുത്തെ ഗവണ്‍മെന്‍റ്‌ സമ്മതിക്കില്ലെന്നി്‌ വിദേശകാര്യ 
വകുപ്പ്‌ അറിയിച്ചപ്പോള്‍, മൊറാര്‍ജി ദേശായി പരിപാടിതന്നെ 
റദ്ദാക്കി. ആസ്ട്രേലിയന്‍ ഗവണ്‍മെന്‍റ്‌ അദ്ദേഹത്തിനു 
വേണ്ടി നിയമം മാററിയതുകൊണ്ടുമാരതം ആ യാത നടന്നു. 


അത്രയ്ക്ക്‌ (പാധാന ൃമാണ്‌ തന്‍െറ 'മൃത്പികില്‍സയ്ക്ക്‌ 
മൊറാര്‍ജിദേശായി കൊടുത്തിരുന്നത്‌. 
സ്വമൃത ചികില്‍സയുടെ വിജയത്തിന്‌ മറെറാരു ഉദാഹരണം 


കൂടി പറയാന്‍ പററും. അടുത്ത കാലത്ത്‌ കുളിമുറിയില്‍ 


കാലുതെററി വീണതിന്‍െറ ഫലമായി ഒരു ഓപ്പറേഷന്‍ 
മൊറാര്‍ജിക്ക്‌ വേണ്ടിവന്നു. ഈ (പായത്തില്‍ ഓപ്പറേഷന്‍ 
നടത്തുന്നതിനോട്‌ ഡോക്ടര്‍മാര്‍ക്ക്‌ യോജിപ്പില്ലായിരുന്നു. 
പക്ഷെ, അദ്ദേഹത്തിന്‍െറ നിര്‍ബന ധ്രപകാരം ഓപ്പറേഷന്‍ 


നടത്തി. അത്‌ നൂറുശതമാനവും വിജുയകരവുമായിരുന്നു. ആള്‌. 


പൂര്‍ണ്ണ ആരോഗ്യത്തോടെ വീട്ടില്‍ തിരിച്ചെത്തി. 


വിദ്യാഭ്യാസത്തിന്‍െറ പേരില്‍ വിവരക്കേട്‌ പറഞ്ഞുനടക്കുന്ന 


ബുദ്ധിശുന്യന്മാര്‍ പതിവായി ഉന്നയിക്കുന്ന ഒരു വിരട്ടു 
യുക്തിയുണ്ട്‌. ശരീരത്തിന്‌ ആവശ്യമില്ലാത്തതുകൊണ്ട്‌ പുറ 
ത്തേക്ക്‌ കളയുന്ന മൃതം വീണ്ടും അകത്തേക്ക്‌ അയയ്‌ ക്കുന്നതു 
കൊണ്ട്‌ വല്ല ഫലവുമുണ്ടോ? 

ബയോകെമിസ്ട്രിയുടെ ബാലപാഠം വായിച്ചിട്ടുളളവരാരും 


ഈ ചോദ്യം ചോദിക്കില്ല.( അസാമാന്യമായ വിഡ്‌ ഡിത്തരങ്ങ 


ളൊക്കെ നമ്മുടെ നാട്ടില്‍ രപചരിപ്പിക്കുന്നത്‌ വിദ്യാസമ്പന്നരായി 


അഭിനയിച്ചുനടക്കുന്നവരാണെപ്പോഴും ) ശരീരത്തില്‍ പൊട്ടാസ്യം 


ആവശ്യത്തിനില്ലാതിരിക്കുന്നത്‌ വലിയ ആപത്തായിട്ടാണല്ലോ 
കരുതുന്നത്‌. പതിവായി ഇന്‍സുലിനെടുക്കുന്ന (പമേഹരോഗി 


. കള്‍ക്ക്‌ പൊട്ടാസ്യത്തിന്‍െറ പോരായ്മ വിപത്തായിക്കണ്ട്‌ 


മുന്‍കൂര്‍ പതിവിധികള്‍ ചെയ്യാറുണ്ട്‌. മനുഷ്യരുടെ നൂറുമില്ലി 


അതിനു സംവിധാനം ഇല്ല. ഉണ്ടാക്കുന്നത്‌ 
ദുര്‍വ്യയവും അനാവശ്യവും ആണുതാനും. 

ജില്ലാ കനണ്‍സിലുകള്‍ വേണമെന്നു 
നിര്‍ബന്ധമാണെങ്കില്‍ അത്‌ ജില്ലകളിലെ! 
സ്വയംഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ അന്യമല്ലാത്ത . 
“അവയുടെ തന്നെ കേന്ദ്രഹഘടകമാവണം. ' 
മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളു 
ടെയും പ്രസിഡന്‍റുമാര്‍ തിരഞ്ഞെടുക്കുന്ന | 
൦ ജില്ലാ കാണ്‍സിലുകള്‍ക്ക്‌ കൂടുതല്‍ (പയോ (| 
. ജന്രപദമായി' (പവര്‍ത്തിക്കാന്‍ കഴിയും. 
ജില്ലാ കാണ്‍സിലുകളില്‍ ഇത്രയേറെ അംഗങ്ങ 
ളുടെ ആവശ്യവും അപ്പോള്‍ ഉണ്ടാകുന്നില്ല. 


നി 


ലിന്‍െറ ശ്രദ്ധയില്‍ കൊണ്ടുവരുകയും ചെ 
യ്യാന്‍ ഈ സഭകള്‍ക്ക്‌ സാധിക്കും. 
1 സ്രമ്പദായത്തില്‍ വേണമെങ്കില്‍ താലുക്ക്‌ 
കൌണ്‍സിലുകളും ഉണ്ടാക്കാം. 
ദിനംപ്രതി രാഷ്രടീയകക്‌ ഷികളുടെ അടി 


സ്വയംഭരണം അര്‍ദ്ധശുന്യമായിക്കഴിഞ്ഞു. 


മൊറാര്‍ജിദേശായി 


മൂത്രത്തില്‍ ശരാശരി നൂററിമുപ്പത്തേഴ്‌ മില്ലിഗ്രാം പൊട്ടാസ്യ 


മുണ്ട്‌. ഒട്ടും പൊട്ടാസ്യമില്ലാത്ത ആഹാരം മാര്തം കഴിച്ചാലും. 


. നിരാഹാരമെടുത്താലും നമ്മുടെ മൂൃൃതത്തില്‍ പൊട്ടാസ്യം | 
ഇതിന്‌ കാരണം മനുഷ്യന്‍െറ കിഡ്‌നികള്‍, 


കാണും. 
പ്രവര്‍ത്തിക്കുന്നതിലെ ഒരു രാസ്രപവര്‍ത്തനം പൊട്ടാസ ത്തിനെ 
റീപ്ളെയ്‌ സുചെയ്ത്‌ മററു ചില രാസവസ്തുക്കള്‍ സ്വീകരിച്ച 
കൊണ്ടാണ്‌ . (ഇതൊക്കെ വിശദീകരിച്ചെഴുതാനുളള മലയാള 
ഭാഷ എനിക്ക്‌ വശമില്ല. ക്ഷമിക്കണം. ബയോ കെമിസ്രടി 


പഠിച്ചിട്ടുളള ആരോടെങ്കിലും ചോദിച്ചാല്‍ വൊ 


ഭാഷയില്‍ വിശദീകരിച്ചുതരും.) 


. ആഹാരത്തില്‍ വേണ്ട്രത പൊട്ടാസ്യമില്ലാതെ വന്നാല്‍പ്പോലും ര്‍ 
ശരീരത്തിലുള്ള ശേഷിച്ച പൊട്ടാസ്യം വലിച്ചെടുത്ത്‌ കിഡ്‌നികള്‍ 


മൂതത്തിലൂടെ പുറന്തളളിക്കൊണ്ടിരിക്കും. ശരീരത്തിന്‍െറ 
്രവര്‍ത്തനത്തിന്‌ അനുപേക്ഷണീയമായ പൊട്ടാസ്ൃമാണി 
ങ്ങനെ നിരുപാധികം പുറന്തളളുന്നതെന്ന്‌ നമ്മള്‍ മറക്കരുത്‌ . 
ഈ പൊട്ടാസ്യം തിരിച്ചകത്തേക്ക്‌ വിടുന്നതല്ലേ ഏററവുമെളു 
പ്പത്തില്‍ പൊട്ടാസൃത്തിന്‍െറ പോരായ്മ പരിഹരിക്കാനുളള 


മാര്‍ഗ്ഗം? 


ഒരു യജമാനനും 


പൌരന്‍ സമാധാനിക്കയും ചെയ്യാം. പക്ഷേ; 
ഈ ജനാധിപത്യം എന്നാല്‍ ജനത്തെ അടിമയാ 
ക്കാനുള്ള യജുമാനന്മാരെ തിരഞ്ഞെടുക്കാ_ 
നുള്ള അവകാശം എന്ന്‌ സ്ഥാപിച്ചകഴിഞ്ഞ 
തുകൊണ്ട്‌ ജില്ലാ കാണ്‍സിലുകള്‍ എന്ന 
മകളായി തീര്‍ന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങള്‍ക്ക്‌, യജുമാനന മാരെയും തങ്ങള്‍ക്കു തന്നെ തിര 


ഞ്ഞെടുക്കണമെന്ന്‌ പൊതുജനം ആവശ്യപ്പെ 


ഇപ്പോള്‍ ബോംബെയില്‍ ആയിരക്കണക്കിന്‌ കോപ്പികള്‍ 
വിററഴിയുന്ന ഗാലാ പബ്‌ ളിഷേഴ്‌സിന്‍െറ “ഓട്ടോ യൂറിന്‍ 
തെറാപ്പി എന്ന പുസ്തകത്തില്‍ . നാണുഭായി കാളിദാസ്‌ 
ചിതാലിയ എന്ന മനുഷ്യന്‍ ലോക്രപസിദ്ധമായ ടാററാ 
ഹോസ്പിറഘിലെ കാന്‍സര്‍ വിദഗ്ദ്ധന്‍ മാരെ അത്‌ ഭുതപ്പെടു 
ത്തിക്കൊണ്ട്‌ തന്‍െറ കാന്‍സര്‍ മാററിയ കഥയെഴുതിയിട്ടുണ്ട്‌ . 
(1976 മാര്‍ച്ച്‌ 19-ാം തീയതി ആശുപ്രതിയില്‍ പ്രവേശിച്ചു 
ചിത്താലിയായുടെ കാര്‍ഡ്‌ നമ്പര്‍ A॥H-3603 ആണ്‌.) 
കാന്‍സറിന്‌ ഏററവും നല്ല ചികില്‍സകളിലൊന്നായിതിനെ 
കാണുന്നു. 

സ്വമൂരത ചികില്‍സയില്‍ പലപ്പോഴും മൃതം കുടിക്കണമെന്നു 
തന്നെ നിര്‍ബന്ധമില്ല. ചൊറിച്ചില്‍, എക്സിമ, പാണ്ട്‌, 
മുഖക്കുരു, മുടികൊഴിച്ചില്‍ തുടങ്ങി പല രോഗങ്ങള്‍ക്കും 
രോഗിയുടെതന്നെ മൂരതംപുരട്ടി അരമണിക്കൂര്‍ വച്ചു കൊണ്ടിരു 
ന്നതിനുശേഷം കഴുകി കളഞ്ഞാല്‍ മതിയാകും. രോഗത്തിന്‍െറ 


വതിനഞ്ചു വര്‍ഷത്തിനുശേഷം മൊറാര്‍ജി ദേശായി 
ീഡ്ഡിവേഷം കെട്ടിയതിന്‌ ഫലമുണ്ടായിരിക്കുന്നു. 
ലാപ്പതിക്കാര്‍ തലകുത്തി തപസ്സിരുന്നിട്ടു ശതകോടി. 


ഡോളറുകള്‍ ചെലവാക്കിയിട്ടും മരുന്നു 


പിടിക്കാനാവാത്ത എയ്ഡ്‌സ്‌ എന്ന മഹാവ്യാധിക്ക്‌ 
വമൃ് ചികിത്സ്‌ ഒരു പരിധിവരെ ഫല്രപദമാണെന്ന്‌ 


ഏററക്കുറച്ചിലനുസരിച്ച്‌ ദിവസം ഒന്നോ ഒന്നിലധികം 


്രാവശ്യമോ, ഈ കലാപരിപാടി ആവര്‍ത്തിക്കണം. എര്ര 
കടുത്ത സൈനസ്സും സ്വമൂരതംകൊണ്ടുളള ““നേതിരകിയ 
മൂന്നോ നാലോ ദിവസം നടത്തിയാല്‍ പരിഹരിക്കുമെന്ന്‌ 
വിദഗ്ദ്ധന്മാര്‍ അവകാശപ്പെടുന്നു. 


'  ബോംബെയിലിപ്പോള്‍ ഗുളുറാത്തികള്‍ക്കിടയിലാണ്‌ സ്വമൂശത 


ചികില്‍സയുടെ ശ്രമം പടര്‍ന്നു പിടിച്ചിരിക്കുന്നത്‌. മററു 
നാട്ടുകാരും ഈ വഴിക്ക്‌ ധാരാളമായി വരുന്നുണ്ട്‌. പല 
സ്ഥലത്തും സ്വമുരത ചികില്‍സക്കാരുടെ അസ്സോസിയേഷനുക 
ളുണ്ട്‌. ഇതില്‍ വൈദഗ്ദ്ധ $ം നേടിയവരുടെ ഉപദേശവും 
കിട്ടുന്നുണ്ട്‌. 

ഇന്ത്യയുടെ പ്രധാനമ്രന്തിയെന്ന നിലയില്‍ മൊറാര്‍ജി 


ദേശായിക്ക്‌ ചെയ്യാന്‍ കഴിഞ്ഞതിന്‍റെറ പലമടങ്ങ്‌ വലിയൊരു: 


സേവനമായിരിക്കില്ലേ ഈ രംഗത്ത്‌ അദ്ദേഹമുണ്ടാക്കിയ 
ഉണര്‍വ്വ്‌ എന്ന്‌ നമ്മള്‍ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാലുവര്‍ഷം 
കൂടുമ്പോള്‍ വരുന്ന മൊറാര്‍ജിദേശായിയുടെ ഈ പിറന്നാള്‍ 
ദിവസത്തില്‍ അദ്ദേഹത്തിന്‍െറ സേവനത്തിന്‌ ഒരു പൂതിയ 
മാനം കൈവരികയാണോ ? . 


- ആൂകുടാത്തതല്ല! 


“ കനണ്‍സിലിനെ ഫല്രപദമായി നിയ്യന്ത്രിക്കാന്‍ അനുഗ്രഹമായിരിക്കും. മാര്രമല്ലാ, ജില്ലാ ജനങ്ങളിലേക്ക്‌ കൈമാറുകയല്ലാ, അവര്‍ക്ക്‌ 
കഴിയും. കാണ്‍സിലുകളുടെ ബജറ്റ്‌ പാസ്സാ കഠണ്‍സിലുകളുടെ പാതകങ്ങള്‍ക്ക്‌ തങ്ങള്‍ ഒരു പുതിയ യജുമാനനെക്കൂടി അടിച്ചേല്‍പ്പി' 
ക്കുകയും (്രാദേശികാവശ്യങ്ങള്‍ കാണ്‍സി നേരിട്ട്‌ ഉത്തരവാദികളല്ലല്ലോ എന്ന്‌ സാധാരണ ക്കുകയാണ്‌ ചെയ്യുന്നത്‌. ഈ യജുമാനനെ 


“സര്‍ക്കാര്‍ ചെയ്യേണ്ടത്‌. _ 


ജില്ലാ കനണ്‍സിലുകള്‍ വഴി അധികാരം, 


തങ്ങള്‍ക്ക്‌ വേണ്ടായെന്ന്‌ നികുതിദായകര്‍ 
ഉറക്കെ (പഖ്യാപിക്കണം. രാഷ്ടീയം വയറ്റി 
പ്ലിഴപ്പാക്കിയ കുറെ പരോപജീവികള്‍ക്കല്ലാതെ 
മറ്റാര്‍ക്കും ഇവ ഇല്ലാതായതുകൊണ്ട്‌ ഒന്നും] 
വരാനില്ല. അധികാരങ്ങള്‍ എടുത്തുകളയുക 
യല്ലാ ഈ അജുഗളസ്തനം വെട്ടിമാറ്റുകയാണ്‌ 


്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പും | 
അദ്‌ ധ്യക്ഷന്മാര്‍ അടങ്ങിയ സഭയ്ക്ക്‌ കുറഞ്ഞുകിട്ടിയാല്‍ അവര്‍ക്ക്‌ അത്രയും 


കലാകഈമുദി 25 


[5 വു ലിയും ന സമീപനത്തിന്‍െറയും 

He ശൈലിയുടെയും അപൂര്‍വതയാല്‍, മല 
യാള സാഹിത ൃവിമര്‍ശനത്തിലും അതിലേറെ 
സാംസ്‌കാരിക ജീവിതത്തിലും 
തലയുയര്‍ത്തി നില്‍ക്കുന്ന വ്യക്തിത്വമാണ്‌ 
| എം.എന്‍. വിളുയന്‍േറത്‌ . മനലികതയാണ്‌ 
്രധാന ഗുണമെന്ന്‌ 
സാര്‍വ്രതിക വാദമുണ്ടായപ്പോള്‍ അതില്‍നിന്ന്‌ 


നമ്മുടെ 


സാഹിത്യത്തിന്‍െറ 


മാറിനിന്ന്‌ മൌലികത - എന്നൊന്നില്ലെന്ന്‌ 


| ഏകാന്മഗംഭീരമായ ശബ്ദത്തോടെ വിളിച്ചു 


പറഞ്ഞു അദ്ദേഹം. വ്യക്തിത്വത്തിന്‍െറ 


പശ്‌ നമെടുക്കുമ്പോള്‍ അവിടെയും എതിര്‍ 
വാദവുമായി വിജയന്‍ മാസ്റ്റര്‍ പ്രത്യക്ഷ 
പ്പെടും. ബൂര്‍ഷ്വാസിയുടെ ഒരു ഉല്‍പ്പന്നം 
| മതമാണ്‌ വ്യക്തിത്വം എന്ന പ്രതിവാദം. 


വിജയന്‍ മാസ്‌റ്റര്‍ ഒരു പോരാളിയെപ്പോലെ 
നിര്‍വഹിച്ചുവന്നത്‌ . വസ്തുതകളില്‍ ഭൂരി 
പക്ഷം പശ്‌ നമല്ലെന്ന മൃരദാവാക്യത്തോടെ 
അദ്‌ ദേഹം താന്‍ കണ്ട സത്യങ്ങള്‍ നിര്‍ഭയ 


മായി വിളിച്ചുപറയുന്നു. ജനങ്ങളുമായി ബന്ധ 


പ്പെടാത്ത, അവരുടെ കണ്ണീരൊപ്പാത്ത എല്ലാം 
തന്നെ തനിക്കന്യമാണെന്ന്‌ അദ്ദേഹം , 


(പവൃത്യാ തെളിയിക്കുന്നു. ഹ്യൂമനിസവും 
ചെറുഗ്രൂപ്പുകളും പരിസ്ഥിതി രാഷ്ടീയവും 
ഒക്കെ നിലവിലുളള വ്യവസ്‌ഥയെ അടിയുറപ്പി 
ക്കാനാണ്‌ പരോക്ഷമായി സഹായകമാകുന്ന 
തെന്ന തിരിച്ചറിവോടെ അദ്ദേഹം അതി 
ലൊന്നും തലവെച്ചു കൊടുക്കാതെ തൊഴിലാളി 
വര്‍ഗ്ഗ രാഷ്ര്രീയത്തിന്‍െറ കൂടെ നില്ക്കുന്നു. 


എം.എന്‍. വിജയൻ 


നമ്മുടെ സാംസ്‌കാരിക നായകന്മാര്‍ 
മുഴുവന്‍ ആണവനിലയത്തിനെതിരെ (കുദ്ധ 
രായി സമരപമൃതയിലിറങ്ങുമ്പോള്‍ അതിനെ 
സഹതാപത്തോടെ നോക്കിക്കാണുകയാണ്‌ 
വിളുയന്‍മാസ്‌റ്റര്‍. ആണവനിലയം കേരള 
ത്തില്‍ വേണമെന്ന്‌ അദ്‌ ദേഹം പറയുന്നില്ല. 
എന്നാല്‍ അതിനെതിരായ സമരത്തില്‍ യുക്തി ' 
യോ ശാസ്രതീയതയോ ഇല്ലെന്ന്‌ അദ്ദേഹം 
വ്യക്തമാക്കുന്നു. 
RO ചിന്തയുടെ സാംസ്കാരിക 


കലാകൌമുദി 26 


3 


തീപിടിച്ച ഈ കാലഹഎട്ടത്തില്‍ മനുഷ്യ 
പക്ഷം നില്ക്കുന്ന ഒരു ബുദ്ധിജീവിക്ക്‌ 
സാഹിത്യത്തിന്‍െറ വൃത്തത്തില്‍ അടങ്ങിയിരി 
ക്കാന്‍ കഴിയില്ലെന്ന്‌ കണ്ട്‌ വിജയന്‍ മാസ്റ്റര്‍ 
സാംസ്‌കാരിക-രാഷ്രടീയ മേഖലയില്‍ ന്നി 
നില്ക്കുന്നു. തന്‍െറ രോഗങ്ങളെയും പീഡക 
ളെയും അവഗണിച്ച്‌ അദ്ദേഹം കേരളത്തിലെ 
സാംസ്കാരിക സദസ്സുകളെ നവ്യാശയങ്ങള്‍ 
വാരിയെറിഞ്ഞ്‌ ഞെട്ടിച്ചുണര്‍ത്തുന്നു. അഥവാ 
കലാവ്‌ റിച്ഛുളള ്രഭാഷണങ്ങള്‍ 


എ.വി. അനില്‍കുമാര്‍ 


രാഷ്രീയ ര്രയോഗമാണ്‌ ചെറുപ്പം മുതലേ പോലും നിസ്വവര്‍ഗ പക്ഷ 


.ണത്തെ തന്നെ ഭക്ഷിക്കാന്‍ 


പാതത്താല്‍ നിര്‍ഭരമാകുന്നു. 

ശെശലിയുടെയും സ്വരത്തി 

ന്‍െറയും അപൂര്‍വ്വത മാതമല്ല 
ആ പ്രഭാഷണങ്ങളെ തേ. 
__ജോമയമാക്കുന്നത്‌. ആശ 

യങ്ങള്‍ പ്രയോഗിക്കുന്നതിലെ 


ഒരു യത്നമാണ്‌ ആ 
നിര്‍വഹിക്കുന്നതെന്നതാണ്‌ . ഒരു യഥാര്‍ത്ഥ 
വിപ്ളവകാരിക്കുമാരതം സാധ്യമായ ജാഗ 
രണയത്നം നിര്‍വഹിച്ചുകൊണ്ടിരിക്കുന്ന വിജു 
യന്‍ മാസ്റ്ററുമായി നടത്തിയ ദീര്‍ഫ്വഭാഷണ 


ത്തില്‍ നിന്നുളള ഏതാനും ഭാഗങ്ങളാണ്‌ 


താഴെ കൊടുക്കുന്നത്‌. 


മാര്‍ക്സിസം 


(പതിസന്‌ ധികള്‍ പെട്ടെന്ന്‌ ഉണ്ടായതോ 
പെട്ടെന്ന്‌ അവസാനിക്കുന്നതോ അല്ല. ഏ 


'തൊരു ഭാവിയും ഭൂതത്തിന്മേലും വര്‍ത്തമാനത്തി . 


ന്മേലുമേ പടുത്തുയര്‍ത്താനാവൂ. ഒരു വ്യവ 


സ്ഥയ്ക്കകത്തു നിന്നേ അതിനെ ശരിപ്പെടുത്താ . 


നാവു. ഇപ്പോഴുളള ആളുകളെ വെച്ചുകൊണ്ടേ 
പുതിയ ആളുകള്‍ രൂപപ്പെടുകയുളളൂ. ഭൌതിക 
സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്താതെ 


കുമ്മ്യൂണിസത്തിന്‍െറ പ്രശ്നങ്ങള്‍ പരിശോ 


ധിക്കുന്നത്‌ അതിന്‌ ആശയവാദത്തിന്‍െറ 


സ്ഥാനം നല്‍കുന്നതിന്‌ തുല്യമായിരിക്കും. 


രാഷ്രടീയം പരാജയങ്ങളുടെ തുടര്‍ക്കഥയാണ്‌; 


ഒരേ ഒരു പരാജയമല്ല. ഇപ്പോഴത്തേത്‌ 

നിരവധി പരാജയങ്ങളിലൊന്നുമാരതം. 
ഒരാള്‍ക്കും അയാളുടെ ടൂള്‍ അയാളാ്ഗഹി 

ക്കും പടി ഉപയോഗിക്കാനാവില്ല. ്രയോഗ 


' ത്തിന്‌ മേലുളള സ്വയംവിമര്‍ശനം പലപ്പോഴും 


ആചാരമാകാറുണ്ട്‌ . പൊളിറ്റിക്കല്‍ കണ്‍ഫെ 
ഷന്‍ റിച്ചലിസ്‌റ്റിക്‌ ആകുമെന്നര്‍ത്ഥം: 
സിദ്ധാന്തം ഭൂമിയിലിറങ്ങിയില്ലെങ്കില്‍ അത്‌ 
യാ്രന്തികമാവുകയും ചെയ്യും. 

തത്ത്വമേ അംഗീകരിക്കാന്‍ കഴിയൂ. (്ര 
യോഗം വേറെയാണ്‌. അവിടെയാണ്‌ ജാത 


ആവശ്യം. ബോധം ്രവൃത്തിയില്‍ നിന്ന്‌ . 


വൃത്യസ്തമാണ്‌ . ഏത്‌ ശാസ്‌ രതീയ സിദ്ധാ 
ന്തത്തെയും ്പയോഗത്തിന്‍റെറ വെളിച്ചത്തി 
ലാണ്‌ പരിശോധിക്കേണ്ടത്‌ . ്രതിസന്ധി 
കള്‍ക്ക്‌ ശാശ്വത പരിഹാരം ഇല്ല തന്നെ. 
ചരിശ്രത്തിന്‌ ഇടവേളകളില്ല. പുറത്തിരുന്ന്‌ 
ഒന്നും നിയ്യന്തിക്കാനാവില്ല. ചരിശ്രം ഒഴുകു 
മ്പോള്‍ ഒരാള്‍ക്ക്‌ കരയില്‍ കയറി നില്ക്കാ 
നാവില്ലെന്നര്‍ത്ഥം 


പ്രത ഉയശാസ്ത്രത്തിന്‍െറ അന്ത യ 


ബൂര്‍ഷ്വാസിക്ക്‌ അതിനെതിരായ പ്രചാര 
കഴിയും. 


മൌലികത . 
യാണ്‌; ഉറക്കുവാനല്ല ഉണര്‍ത്തുവാനായുളള 


വാക്‌ധോരണി . 


1 


അവരെ 


| നാഗപ്പൂര്‍ നാരങ്ങപോലെ അതിന്‌ സുരക്ഷിത 


കവചമുണ്ട്‌ . കുരുത്തക്കേട്‌ ഗുരുത്വത്തിന്‍െറ 


ഭാഗമായി മാറ്റാനുള്ള ടെക്നോളജി” അതി 


നുണ്ട്‌. ബൂര്‍ഷ്വാ സമുദായത്തിന്‌ സ്വയം 
സരേക്‌ഷണത്തിന്‍െറ ഉപാധികള്‍ രൂപപ്പെടു 


ത്താന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. അമേരിക്കയില്‍ കമ്മ്യൂ 


ണിസ്‌റ്റ്‌ പാര്‍ട്ടിക്ക്‌ വീടുണ്ടാക്കിക്കൊടുത്ത്‌ 


സാധ്യതകള്‍പോലും 
ഇവിടെ കഷ്ടപ്പെട്ടാലും? അവിടെ സുഖ 
മായിരിക്കാം എന്നാണല്ലോ (പബോധനം. 
നമ്മുടെ പ്ളാനിങ്ങും അങ്ങനെയല്ലേ? നിങ്ങള്‍ 
മുണ്ടുമുറുക്കിയുടുത്താല്‍ മക്കള്‍ക്ക്‌ നന്നാകാ 
മെന്ന്‌! 

ര്രത്യയശാസ്‌രതം,. പം നാം 


തുടര്‍ച്ചയായി കേള്‍ക്കുന്നു. ലോകാവസാനം 


എന്നാല്‍ പളയമാണ്‌ ; ബിബ്ളിക്കല്‍ (പളയം. 
നികുതി കൊടുക്കാതിരുന്നാല്‍ നിയമമില്ലാ 
താവില്ല. ര്രകൃതിയിലേക്ക്‌ മടങ്ങുകയെന്നതും 
ആവര്‍ത്തിക്കപ്പെടുന്നു. ബുദ്ധന്‍െറ ദര്‍ശന 
ങ്ങള്‍ക്ക്‌ ആയിരം കൊല്ലമാണ്‌ ആയുസ്സ്‌ 


- പ്രഖ്യാപിച്ചത്‌ . കമ്മ്യൂണിസത്തിന്‌ എഴുപതു 
. കൊല്ലമാണെന്ന്‌ ഇപ്പോള്‍ വേറൊരു കൂട്ടര്‍. 


“പരാജുയപ്പെട്ട ദൈവം” 
- പരാജയപ്പെട്ട ദൈവ ത്തെക്കുറിച്ച്‌ (പചാര 


ണങ്ങള്‍ അഴിച്ചുവിട്ട കാല ര 
യം പാര്‍ട്ടി ഇവിടെ വളര്‍ന്നത്‌; 
കേരളത്തിലും ബംഗാളിലും മറ്റും ശക്തമായി 
ത്തന്നെ. സ്റ്റീഫന്‍ സ്പെന്‍ഡറും മറ്റും 
സോവിയറ്റ്‌ സമുദായത്തിലെ വൈകൃതമായി 
ഉയര്‍ത്തിയത്‌ സ്വാത്രന്ത്ൃത്തിന്‍െറ ്പശ്നമാ 
യിരുന്നല്ലോ? സോവിയറ്റ്‌ യൂണിയനിലെ 


ഇപ്പോഴത്തെ ഒരു ഗ്പശ്‌നവും സ്വാത്രന്ത്യത്തെ 


ച്ചൊല്ലിയല്ല. ഭക്ഷണമായിരുന്നു (പശ്നം. 

ദാരിദ്യമല്ല, ഉപഭോഗവസ്‌ തുക്കളുടെ ദാരിദ്ര്യ 

മാണ്‌ അവിടെ കുഴപ്പമുണ്ടാക്കിയത്‌. 
ഉപഭോഗോല്പന്നങ്ങളുടെ ,ചെലവില്‍ യു 


' ദ്ധച്ചെലവും ശീതയുദ്‌ ധസന്നാഹങ്ങളും സോ 


വിയറ്റ്‌ യുണിയന്‍ നടത്തേണ്ടിവന്നു. ഇതേ 


സ്ഥിതി അമേരിക്കയിലും സംഭവിഛ്ചകൊണ്ടി . 


രിക്കയാണ്‌ . ഗുരുതരമായ സാമ്പത്തിക (പതി 
സന്‌ ധിയാണവിടെ. ജെ.കെ. ഗാല്‍ബ്രെ 
യ്ത്തും ഇ.ജെ. ഹോബ്‌ സ്ബാമും മറ്റും അത്‌ 
ആവര്‍ത്തിച്ച്‌ ഓര്‍മ്മപ്പെടുത്തുന്നുണ്ടല്ലോ? 


. സ്വന്തം ജനങ്ങളെ നിഷേധിഛ്ചകൊണ്ടാണ്‌ 
' അമേരിക്ക ആയുധവ്യാപാരം നടത്തുന്നത്‌. 


സി.എ.എ. ആണ്‌ മനുഷ്യസ്വാത്രന്ത്യത്തിന്‌ 


'. ഇപ്പോള്‍ ഗ്യാരണ്ടി നില്‍ക്കുന്നത്‌. എന്തൊരു 


വിരോധാഭാസം. സി.ഐ.എ. അലവന്‍സി 
ന്‍െറ പേരാണ്‌ ഇന്ന്‌ സ്വാത്രന്ത്യം! അത്‌ 
തിരിച്ചറിഞ്ഞ സ്‌റ്റീഫന്‍ സ്പെന്‍ഡര്‍ രാജി 
വച്ചില്ലേ? പത്യയശാസ്ശ്രത്തിന്‍െറ അന്ത്യം 
്രവചിച്ചവരും ദൈവം മരിച്ചെന്ന്‌ വിലപിച്ച 


വരും പുതിയ ആശയങ്ങളെയും ദൈവങ്ങ 


അടക്കിയിരുത്താനുളള പുതിയ 
അവര്‍ ആരായും! - 


ളെയും ഉയര്‍ത്തിക്കാട്ടിക്കൊണ്ടേയിരിക്കുന്നു; 
സ്വയം സംരക്ഷണത്തിനുവേണ്ടി. കല 
കലയ്ക്കുവേണ്ടി എന്ന (പചാരണം പോലും 
അതാണല്ലോ? 


ഹ്യൂമനിസം 


യൂറോപ്യന്‍ ഹ്യൂമനിസം 
കേന്ദ്രസ്ഥാനത്തുനിന്ന്‌ കുടിയിറക്കുകയും 
അവിടെ മനുഷ്യനെ പതിഷ്ഠിക്കുകയും 
ചെയ്തു. ദൈവത്തില്‍ നിന്ന്‌ പുറത്തു 
കടക്കാനാണ്‌ പഴയ ഹ്യൂമനിസ്റ്റുകള്‍ ആവ 
ശ്ൃപ്പെട്ടത്‌ . ഇപ്പോഴത്തെ ഹ്യൂമനിസ്‌റ്റുകള്‍ 
കമ്മ്യൂണിസത്തില്‍ നിന്ന്‌ പുറത്തുകടക്കാന്‍ 
പറയുന്നു. . 1940 കളില്‍ ഇതൊരു സജീവ 
ചര്‍ച്ചാവിഷയമായി വന്നപ്പോള്‍ ഞങ്ങള്‍ 


മനുഷ്യന്‍െറ ചേരിയിലാണെന്നാണ്‌ ചിലര്‍ 


പറഞ്ഞത്‌ . ഹ്യൂമനിസം യാഥാര്‍ത്ഥ്യമാകണ 
മെങ്കില്‍ പണമാണ്‌ ദൈവമെന്ന മുതലാളിത്ത 
ത്തിന്‍െറ പാഠത്തെ .പിന്തളളണം. മൂലധനം 


പിടിച്ചടക്കി വീതിക്കണം. വാസ്തവത്തില്‍ 


വ്യവസ്ഥയെ നിലനിര്‍ത്താനുള്ള മറയാണിന്ന്‌ 
ഹ്യൂമനിസം. മുതലാളിത്തത്തെ നശിപ്പിക്കു 
ന്നില്ലെങ്കില്‍ ഹ്യൂമനസിസത്തിന്‌ അര്‍ത്ഥമു 
ണ്ടാകില്ല. ജ്രീവകാരുണ്യ,പവര്‍ത്തനങ്ങള്‍ ഉപ 
രിതലത്തെ മാര്രമെ സ്പര്‍ശിക്കുന്നുളളൂ. 


യാഥാര്‍ത്ഥ, ൃത്തോടുളള ക്‌ “ഷമാപണമാണിത്‌. 
സംഭാവനകൊണ്ട്‌ സമത്വമുണ്ടാവില്ലല്ലോ ? 
ലോട്ടറി ടിക്കറ്റ്‌ സോഷ്യലിസമാണെന്ന്‌ 
ആരെങ്കിലും പറയുമോ ? സമുദായത്തെ തന്നെ 
മാറ്റുകയല്ലാതെ മറ്റ്‌ പോംവഴിയൊന്നുമില്ല. 


ഒരു സാഹിത്യചിന്തകനായ? 
ട്ടാണ്‌ എം.എല്‍. വിജയന്‍ രംഗത്തു 
വന്നത്‌. ഇന്ന്‌ അദ്ദേഹം മനുഷ്യ 
നുമായി ബന്‌ ഗപ്പെട്ട എല്ലാ വിഷയ 
ങ്ങളെക്കുറിച്ചം ചിന്തിക്കുന്നു. അദ്‌ 
ദേഹത്തി നീറ ആശയങ്ങള്‍ അപൂര്‍ 
വതകൊണ്ടും നവ്യതകൊണ്ടും ൬ 
ലികമായിത്തീരുന്നു. ആ ഒൃയാനെറ 
ആശയലോകത്തിലുടെ ഒരു ആരാ 
ഗകണെറ യാര. 


ദൈവത്തെ. 


വളര്‍ച്ചയില്‍ ആവശ്യമാണെന്നും 
' അത്‌ പിരിച്ചവിടാമെന്നും ഹിറ്റ്‌ലര്‍ മെയ്‌ൻ 


ഹിന്ദുവര്‍ഗീയത 


അധികാരത്തിനുളള കുറുക്കുവഴിയാണിന്ന്‌ 
വര്‍ഗീയവാദം. തൊഴിലാളി വര്‍ഗത്തെ സംഘ 
ടിപ്പിക്കുന്നതിന്‌ ബദലായുളള സംഘടിപ്പിക്ക 
ലാണത്‌ മുതലാളി-തൊഴിലാളി ബന്‌ ധമാണ്‌ 
യാഥാര്‍ത്ഥ്യമെങ്കിലും ജാതി-മതം-ജന് മം 
കൊണ്ടുളള വ്യക്തിത്വം യാഥാര്‍ത്ഥ്യമായി 
കരുതാന്‍ അവ അനുശിലിപ്പിക്കുന്നു. ഭാഷ 
ഉപയോഗിക്കുക എന്നപോലെ സ്വാഭാവിക 
മാണ്‌ മതത്തെ ഉപയോഗിക്കുക. എല്ലാ 
ഫാസിസ്‌റ്റ്‌ ്പസ്ഥാനങ്ങള്‍ക്കും മാസ്‌ 
അപ്പീലിങ്ങ്‌ ഒരു ത്രന്തമാണ്‌ . 

ട്രേഡ്‌ യൂണിയനുകള്‍ ഫാസിസത്തിന്‍െറ 
പിന്നെ 


കാംഫില്‍ പറയുന്നുണ്ട്‌ . മുസോളിനി അങ്ങനെ. 
ചെയ്തു. ഇവിടെ ആര്‍.എസ്‌ .എസ്സിന്‍െറ 
തൊഴിലാളി സംഘടനയായ ബി.എം.എസ്‌. 
ആ നിലയിലാണ്‌ സംഹടിപ്പിക്കപ്പെട്ടിരിക്കു 
ന്നത്‌. വൈഷ്ണവ (പസ്‌ഥാനം ഇന്ത്യയില്‍ 
പ്രയോഗിച്ച ത്രന്തങ്ങള്‍ വീണ്ടും അവതരിച്ചി 
രിക്കുന്നു. പൂര്‍ണ്ണമായ നീതിക്കുവേണ്ടി വാദി 


ക്കുക, (പയോഗികമായി, ഈ ആശയങ്ങളില്‍ 
നിന്ന്‌ ബോധപൂര്‍വ്വം അകലുക ഇതാണ്‌ 


ഇന്ത്യയിലെ വര്‍ഗീയ രാഷ്‌ ടീയത്തിന്‍െറ 
മുഖം. - 

കായികസംഹ്ൃവടനയുടെ ഉത്ഭവവും ഹി! 
റ്റ്ലറില്‍ നിന്ന്‌ ്രചോദനമുള്‍ൾക്കൊണ്ടാണ്‌ . | 
ഗീത പഠിച്ചിട്ട്‌ ഉണ്ടാകുന്നതിനേക്കാള്‍ വലിയ |. 
ഐക്യം ശാരീരിക പ്രദര്‍ശനത്തിലൂടെ സാധ്യ 
മാകും. കായിക പിന്നോക്കാവസ്ഥകൊണ്ടാണ്‌ 
ഇന്ത്യക്ക്‌ വിദേശികള്‍ക്ക്‌ മുമ്പില്‍ തലകുനി 
ക്കേണ്ടിവന്നതെന്ന eT 
ഇതാണ്‌. 

കായിക സംഘടനാ രൂപീകരണത്തിന്‌ 
രണ്ടു ലക്ഷ്യമാണുളളത്‌. 1) ശാരീരിക 
ചലനം കൂട്ടബോധം സൃഷ്ടിക്കും. 2 
ശാരീരികശക്തി ആത്മവിശ്വാസം ഉണര്‍ത്തി 
വിടുകയും ചെയ്യും. നാസി പാര്‍ട്ടിയുടെയും 
ഹിറ്റ്‌ലറുടെ സംഘടനാ മോഡലിലുമാണ്‌ 


ബി.ജെ.പി.യും ആര്‍.എസ്‌ .എസ്സും സംഘടി 


പ്ലിക്കപ്പെട്ടിട്ടുളളത്‌. ഹിറ്റ്‌ലറുടെ മെയ്‌ൻ 
കാംഫും ഗോള്‍വാഡ്കറുടെ വിചാരധാരയും | 


ഒരേ രീതിശാസ്രതമാണ്‌ പങ്കിടുന്നത്‌. 


ജാതി വ്യവസ്ഥയെ ഈശ്വര്രപിയമായ 
വ്യവസ്ഥയായി വ്യാഖ്യാനിക്കുന്നു. വ്യാസാ 
സൊസൈറ്റി എന്നാണ്‌ മുക്കുവ സംഘടനയ്ക്ക്‌" 
പേരിട്ടിരിക്കുന്നത്‌ . (,പാദേശിക ദേവന്മാരെ | 
ആര്യ ദേവന്മാരാക്കുകയാണ്‌ . ചരിരതം 
വളച്ചൊടിക്കുകയും ചെയ്യുന്നു. മിത്തുകളെ 
തകര്‍ക്കുന്നതിനേക്കാള്‍ നല്ലത്‌ അത്‌ വില 
യ്ക്കുവാങ്ങുകയാണെന്ന ത്രന്തവും അവര്‍ 
പരീക്ഷിക്കുന്നു. 


ഗാന്ധിസം 
സാംസ്ക്കാരികമായ ഒത്തുതീര്‍പ്പുകളാണ്‌ 


ഗാന്ധിസം ഇന്ന്‌. ഗാന്ധിജിയുടെ ആശയ | 


“ങ്ങളിലെ എല്ലാ ഇനങ്ങളും പണ്ടേ ഉപേക്‌ ഷി 
ഗാന്ധിയന്‍ സമ്പദ്വ്യവസ്ഥ 


കലാകമുദി 27 


| മുതല്‍ ഗാന ധിസത്തിന്‍െറ എല്ലാ സ്ഥാപന 
.| ങ്ങളും : വഴിയാധാരമാക്കപ്പെട്ടു. റിബേറ്റില്‍ 
വില്‍ക്കുന്ന ഒരിനമാണ്‌ ഇവിടെ ഗാന്ധിസം. 
/ | കാടുവെട്ടുമ്പോള്‍ നാഗത്താന്‍മാരെ കൂടിയിരു 
| ത്തുന്നതുപോലെ, ഗാന്ധിസത്തെയും ഗാ 
ന്ധിയന് മാര്‍ മൂലയ്ക്കിരുത്തി. നൂറുപശുക്കളെ 
ഭക്ഷണം കൊടുക്കാതെ ആലയില്‍ക്കെട്ടി 
നാം അഹിംസയെക്കുറിച്ച്‌ പറയുന്നു. ധര്‍മ്മം 
|. ധര്‍മ്മക്കാരനുമായിപോലും” എന്ന്‌ വൈലോ 
പ്പിളളി പറഞ്ഞത്‌ ഇതുകൊണ്ടാണ്‌. 
രാഷ്‌ (ടീയ-സാമ്പത്തികാധികാരങ്ങളുടെ 
കേന ദ്രീകരണത്തെ ഗാന ധിജി ഭയന്നിരുന്നു. 


അദ്ദേഹത്തിന്‍റെ ആ, സങ്കല്പനങ്ങളെ 


കൊല്ലാതെ മുലയ്ക്കിരുത്തിയിരിക്കുന്നു. വാ 
സ്തവത്തില്‍ അതുതന്നെയാണല്ലോ ര പശ്‌ന 
-ങ്ങള്‍ക്കുളള ഇന്ത്യന്‍ പരിഹാരമാര്‍ഗം. 
നിരന്തരമായ വിലയിടിവ്‌ ഇന്ത്യയില്‍ 
ഗാന ധിസത്തിനാണുണ്ടായിട്ടുളളത്‌ . ഗോര്‍ബ 
ചേപവ്വ്‌ കമ്മ്യൂണിസം ഉപേക്‌ ഷിച്ചതുപോലെ, 


കാന്ത ൯പര്‍ശമേററ ഒരു 


വില: 40 രൂപ തുക 0.0. 
അയക്കുക 

1/൧. ആവശ്യപ്പെടുമ്പോള്‍ 

൭ രൂപ സ്ററാമ്പയക്കണം 


25൦ ARYA BHAVAN 


PIN: 673 001 


കലാകനമുദി 28 


ജീനിയസ്സിന്‍െറ ലേഖനങ്ങള്‍ 


MULBERRY PUBLICATIONS - 
S.M. STREET - KOZHIKODE 


PHONE: 73646, 423603, 422216 


എം.എന്‍. വിജയന്‍ 


Bn ne 
ഇന്ത്യയില്‍ ഗാന ധിയന്‍ മാരാണ്‌ ഗാന്ധിസം 


ഉപേക്ഷിച്ചത്‌. ഗോര്‍ബച്ചേവിനേക്കാളും റ 
ഷ്യയേക്കാളും വേഗത്തിലായിരുന്നു അതെന്നു 


- മാതം. 


സോഷ്യല്‍ ഡെമോക്രസി 
ഇത്‌ അന്ധമായ ഒരു ആക്ഷേപ്രപചാര 
ണമാണ്‌. ഇവയെല്ലറ്റം നമ്മളോടിത്‌ പറയുന്ന 
തിനുമുമ്പ്‌ കമ്മ്യൂണിസ്റ്റുകാര്‍ ജനാധിപത്യ 


രീതിയിലൂടെ ഇവിടെ സംസ്ഥാന ഭരണത്തി, 
ലെത്തിയിരുന്നു. ഏതു മാനദണ്ഡത്തിന്‍െറ . 
വെളിച്ചത്തിലായാലും കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി , 


തന്നെയാണ്‌ ഏറ്റവും ജനാധിപത്യപരം. 
പതിറ്റാണ്ടുകളായി തിരഞ്ഞെടുപ്പില്ലാത്ത 
സംഘടനയില്‍ ഒരു ദിവസം ഒരാള്‍ (പധാന 
മ്രന്തിയായി കയറിവരുന്നു. ഇതിനെ ജനാധി 
പതൃമെന്ന്‌ വിളിക്കാന്‍ നാം ഒരു മടിയും 
കാണിക്കുന്നില്ല. എന്നിട്ട്‌ സോവിയറ്റ്‌ യൂണി 
'യനില്‍ ജുനാധിപത്യമില്ലെന്ന്‌ പറയുക. നല്ല 
തമാശ! ഇന്ത്യക്കാരനുമാര്തം പറ്റിയ ആത്മ 
വഞ്ചന. ഏതെങ്കിലും രാജാവ്‌ ഭരിക്കണമെ 


ന്നുള്ള വഴി നമ്മുടെ അടിമ മനോഭാവത്തിന്‍െറ 2 


നിദര്‍ശനമാണ്‌ . 


പരിസ്ഥിതി രാഷ്ട്രീയം 
ചില വേളകളില്‍ ശാസ്രതവും മതമാകുന്നു. 
ശാസ്രതം അറിവ്‌ മാരതമാണ്‌, പൂര്‍ണ്ണമായ 


. സമാന്തരജീവിത വ്യവസ്‌ ഥയാകുന്നില്ല. മനു 


ഷ്യന്‍ (പകൃതിയില്‍ ജീവിക്കുകയും (പകൃ 
തിയെ ഹുമനൈസ്‌ ചെയ്യുകയുമാണ്‌. (പകൃ 
തിയുമായുളള മുതലാളത്തിന്‍െറ ബന്ധം 
ചൂഷണത്തിന്‍േറതാണ്‌ . ഗീന്‍ പൊളിറ്റിക്‌സ്‌ 
മുതലാളിത്ത ഉല്‍പ്പാദന ബന്ധത്തെയും 
ചൂഷണത്തെയും സംബന്ധിക്കുന്ന വിമര്‍ശന 
മാകാതെ തരമില്ല. എണ്ണ കുറച്ച്‌ കുഴിച്ചെടുത്ത്‌ 
വില കൂട്ടുകയെന്നത്‌ ഹ്യൂമന്‍ ബാലന്‍സ്‌ 
അല്ല. അത്‌ മുതലാളിത്ത ബാലന്‍സാണ്‌. 
്രകൃതിരാഷ്ര്രീയം അല്ലെങ്കില്‍ പരിസ്ഥിതി 


“രാഷ്ട്രീയം പക്ഷികളെയും കുളത്തെയും 


'രുമഴയില്‍ നിന്നും ഒരു 


പറ്റി മാത്രം ഉല്‍ക്കണ്ഠപ്പെടുന്നതാവരുത്‌. 
മുതലാളിത്ത താല്‍പ്പര്യം മനുഷ്യതാല്‍പ്പര്യവു 
മായി വൈരുധ്യത്തിലാണ്‌ . ലാഭോത്തേജിത 
മായ മുതലാളിത്ത വ്യവഹാരങ്ങള്‍ പരീക്ഷ 
ണങ്ങളെ വികൃതപ്പെടുത്തുന്നു. 

പരിസ്ഥിതി രാഷ്ര്രീയം ചിലര്‍ക്ക്‌ ആ 
ത്മാര്‍ത്ഥമാണ്‌, മറ്റ ചിലര്‍ക്കാകട്ടെ അത്‌ 
ബോധപൂര്‍വ്വമാണ്‌. കാടിനെ നശിപ്പിച്ച്‌ 
നാടിനെക്കുറിച്ച്‌ പറയുകയെന്ന പുതിയ 
ത്രന്തം നമ്മുടെ മുന്നിലുണ്ടല്ലോ? 


മാധ്യമമര്‍ദ്ദനം 
മാധ്യമങ്ങള്‍ പെയ്‌ തുകൊണ്ടിരിക്കുന്ന പെ 
കുടയും .നമ്മെ 


.രക്‌ഷിക്കാതായിട്ടുണ്ട്‌. മതവും ധനവും 


നീതിയും സംസ്കാരവും മാതമല്ല മനുഷ്യ 


നിര്‍മ്മിതമായതെന്തും ചൂഷണത്തിന്‍െറയും 
മര്‍ദ്ദനത്തിന്‍െറയും ഉപകരണമാക്കാമെന്നും, 
എത്തിക്കുകയാണ്‌ മാധ്യമങ്ങളുടെ ലക്ഷ്യ 
മെങ്കിലും ഇന്ന്‌ അവയുടെ ഫലം ഇച്ഛകള്‍ 
ഉല്പാദിപ്പിക്കുകയാണ്‌ . ആഗ്രഹങ്ങള്‍ നിര്‍ 
മ്മിക്കാനുളള, കൊതിപ്പിക്കാനുളള യ്രന്തങ്ങ 
ളായി മാധ്യമങ്ങള്‍ മാറിക്കൊണ്ടിരിക്കുന്നു. 

ഇന്ത്യയിലെ വലിയ പ്രതങ്ങളുടെ താളുക 
ളില്‍ അമ്പത്തഞ്ച്‌ ശതമാനത്തിലധികം പര 
സൃത്താളുകളാണ്‌ . വാര്‍ത്തകളും പ്രതാധിപ 
രുടെയും വായനക്കാരുടെയും പരാതികളും 
ചേര്‍ത്താല്‍ ബാക്കി നാല്‍ പത്‌ നാല്പത്തഞ്ച്‌ 
ശതമാനമേ വരൂ. തുടര്‍ച്ചയായ പരസ്യ 
(പവാഹത്തിലൂടെ ജനങ്ങള്‍ ഒന്നും ഏശാത്ത 
അവസ്ഥയിലാണ്‌. പല കമ്പനികളും ജനങ്ങ: 
ളെ പരസ്യങ്ങളിലൂടെ ചൂഷണം ചെയ്യുന്നതോ 
ടൊപ്പം തന്നെ പരസ്യം ചെയ്ത്‌ നശിഛ്ചപോ 


. വുകയുമാണ്‌. തീവണ്ടിസ്റ്റേഷനില്‍ കിടക്കു 


റങ്ങുന്ന പട്ടിയുടെ നിസ്സംഗതയാണ്‌ ഈ 
പരസ്യ,പവാഹങ്ങളോട്‌ പലര്‍ക്കും. പ്രതങ്ങള്‍ 
സത്ൃത്തില്‍ മുഖംമൂടികളാകരുതെന്നും സാര്‍ 
വലാകികമാധ്യമ. സങ്കേതങ്ങള്‍ തമസ്ക്കര 
ണത്തിനും വ്രകീകരണത്തിനും സര്‍ഗശക്തി, 


7 


യെ നിസ്‌ തേളുമാക്കുന്ന ഉപഭോഗ സംസ്കാ | 


രത്തിനും കൂട്ടുനില്‍ക്കരുതെന്നും വിളിച്ച | 
പറയാന്‍ സമയമായിരിക്കുന്നു. _ - . 
നവഫാസിസം 


ജര്‍മ്മനിയിലും ഇറ്റലിയിലുമെല്ലാം പുത്തന്‍ . 
ഫാസിസ്റ്റു മുന്നേറ്റങ്ങളുടെ 
ഉളളതായി വാര്‍ത്തകള്‍ കാണിക്കുന്നു. ജനാ ; 


ധിപത്യത്തിന്‍െറ ആഭ്യന്തര വൈരുദ്ധ്യമാ 


ണിത്‌ . ജനാധിപത്യ വിരുദ്ധര്‍ക്കും അതിനു | . 
ഉളില്‍ വളരാം. രണ്ടാം ലോക മഹായുദ്ധ |. 

കാലത്ത്‌ ഇന്ത്യയിലെ ചെറുപ്പക്കാരിലൊരു . 
“വിഭാഗം ഹിറ്റ്‌ലറെ ആരാധിച്ചിരുന്നു. ഒരിക്കലും 


തോല്‍പിക്കാനാവാത്ത ശക്തിയുടെ പ്രതീക 


മായി ഹിറ്റ്ലര്‍ അന്ന്‌ ഉയര്‍ത്തപ്പെടുകപോലും . 
“ചെയ്തു. ഇണ്‌ സുപ്പര്‍ ബോയ്‌ മാര്‍ ഉയര്‍ന്നു 
വരുന്നുണ്ട്‌. അതാണ്‌. മൊട്ടത്തലയന്‍ മാരായ 
നവ ഫാസിസ്റ്റ്‌ യുവാക്കളുടെ പ്രകടനങ്ങള്‍ 

അടിവരയിടുന്നത്‌. 


സൂചനകള്‍ |. 


| 


സച്ചിദാനന്ദന്‍ 
തകം വീട്ടില്‍ ഒരു നീലനക്ഷ്രതം:  താമരകളുണര്‍ത്തുന്നു ee 
| കുരിശിലേറിയവന്‍െറ ഹേമന്തം മരവിപ്പിച്ചഭൂമിയെ പ 
ആഴമേറിയ കണ്ണുകള്‍പോലെ. ത്യാഗത്തില്‍ ചുട്ടുചുകപ്പിച്ച്‌ 
വസന്തത്തിനുപാകമാക്കുന്നു 
പുല്ലിനെയും പുഴുവിനെയും അത്‌ 
ആകാശവുമായി കോര്‍ത്തിണക്കുന്നു. നമ്മുടെ വീട്ടില്‍ അവിശ്വാസിയുടെ . 


വെളളശ്ശുംഖുപുഷ്പത്തിന്‍െറ ധമനികളില്‍ 
മേഫ്യങ്ങളുടെ നീലരക്തം ioe 
മുറ്റത്തെ മണല്‍പ്പരപ്പിനെ 

മലഞ്ചെരിവിലെ തടാകമാക്കുന്നു 
വീട്ടുവരാന്തയെ മുന്തിരിത്തോപ്പാക്കുന്നു 
ചുട്ടുപൊള്ളുന്ന ഹൃദയങ്ങളെ 
,സ്‌നേഹത്തിന്‍െറ നീലക്കുഴമ്പുകൊണ്ടു 

തണുപ്പിക്കുന്നു 


. കറുപ്പുനക്ഷ്രതം: 


വടക്കേവീട്ടില്‍ ഒരു ചുകപ്പുനക്ഷ്രതം: 
കുരിശിലേറിയവന്‍െറ 
നിറഞ്ഞ ഹൃദയം പോലെ 


ചന്ദ്രനെയും സപ്തര്‍ഷികളെയും അത്‌ 
ഭൂമിയുമായി കോര്‍ത്തിണക്കുന്നു 
വേലിയിലെ മുള്ളുക്ളില്‍ 
ചെമ്പരത്തികള്‍ വിടര്‍ത്തുന്നു 
പ്രാവിന്‍െറ ചിറകുകളില്‍ 

' വേഗത്തിന്‍െറ അഗ്നിനിറയ്ക്കുന്നു 
കുഞ്ഞുങ്ങളുടെ വായില്‍ 
ചെറിപ്പഴങ്ങളിട്ടുകൊടുക്കുന്നു - 
രാത്രിയുടെ ജലപ്പരപ്പില്‍ 


8-ാഠ പേജില്‍നിന്നും തുടര്‍ച്ച നിന്നും മാറിനില്‍ക്കുമെന്ന്‌ ചിലര്‍ പചരി 


ഈ പിറവി (്രിസ്തുവിന്‍േറതല്ല. 


യ്ക്ക്‌ . അവരെ 


പ്രസ്‌ 'താവനകളിറക്കി-_ഭരണരംഗത്തെ സ്‌ 

തംഭനത്തില്‍ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട്‌ . 

ഫലത്തില്‍ ആന്‍റണി ഗ്രൂപ്പിനെ സഹായി 
ക്കുന്നതായിരുന്നു ആ നിലപാടെങ്കിലും, 
മുഖ്യമ്രന്തിക്കെതിരെ ഉണ്ടായ മറ്റു ചില 
പരാതികളാണ്‌ ഒരു പരസ്യ്രപസ്താവന 
| പ്രേരിപ്പിച്ചത്‌. സ്വന്തം 
നിലയില്‍ തീരുമാനങ്ങളെടുത്ത്‌ മുന്നോട്ടു 
പോകാന്‍ വയ്യാത്ത. സാഹചര്യത്തിലാണ്‌ 
ലീഗ്‌ മ്രന്തിമാര്‍. വ്യവസായരംഗത്ത്‌ പുത്തന്‍ 
ചലനങ്ങള്‍ ഉണ്ടാകുമെന്ന്‌ പതീക്ഷ ഉണര്‍ 
ത്തിയെങ്കിലും അതൊന്നും സഫലമാക്കാന്‍ . 
ലീഗ്‌ മന്ത്രിക്ക്‌ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമ്രന്തി 
യേക്കാള്‍ സൂപ്പര്‍ മുഖ ൃമ്രന്തിയായി (പവര്‍ 
ത്തിച്ചിരുന്ന ചീഫ്‌ സ്രെകട്ടറിയുടെ (പവര്‍ത്തന 


- ശൈലിയോടായിരുന്നു ലീഗ്‌ മന്ത്രിമാരുടെ 


നീരസം. അത്‌ നേരിട്ട്‌ (പകടിപ്പിക്കാതെ, 


മറ്റൊരു വിധത്തില്‍ അവര്‍ രേഖപ്പെടുത്തിയ 


തായിരുന്നു ഭരണത്തെപ്പറ്റിയുളള തപ്‌ തി 
(പകടിപ്പിക്കല്‍. 


ഇതിനിടയില്‍ ആന്‍റണി ശ്രപ്പില്‍്പെട്ട 


പതിനെട്ടു എം.എല്‍.എ. മാര്‍ ഭരണത്തില്‍ 


പ്പിഎ. ഉമ്മന്‍ചാണ്ടിയുടെ നേതൃത്വത്തില്‍ 
മുസ്‌ലിം ലീഗുമൊത്ത്‌ ആന്‍റണിഗ്രുപ്പ്‌ മന്ത്രി 
സഭ രൂപീകരിക്കുമെന്നും 


മാര്‍ക്‌സിസ്റ്റ്‌ 
കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി ഉള്‍പ്പെടു പതി 
പക്ഷം അതിനെ പുറത്തുനിന്ന്‌ പിന്താങ്ങു 
മെന്നും അവര്‍ കണക്കുകള്‍ ഉദ്ധരിച്ച്‌ 
പറഞ്ഞു. പക്ഷേ അതൊരു ചാപിളളയായി 
രുന്നുവെന്ന്‌ വളരെ വേഗം തെളിഞ്ഞു. 
പ്രധാന കാരണം, വഴിപിരിയാനുളള മുസ്ലിം 
ലീഗിന്‍െറ വൈമനസ്യമായിരുന്നു. കോണ്‍ 
ഗ്രസ്സുകാര്‍ തമ്മില്‍ അടിക്കുന്നതില്‍ ഇടപെ 
ടുന്നതേ ശരിയല്ലെന്ന്‌ ഒരുവിഭാഗം ലീഗു 
കാര്‍ക്ക്‌ അഭിപായമുണ്ടായിരുന്നു. പതി 
പക്ഷങ്ങളുടെ പിന്തുണയോടെ ഭരണം 
നടത്തുന്നതിനോടും ആ വിഭാഗത്തിന്‌ എതിര്‍ 
പ്പുണ്ടായിരുന്നു. കാത്തിരുന്നു കാണാം എന്ന 
സമീപനം ലീഗ്‌ കൈക്കൊണ്ടതോടെ ബദല്‍ 
മ്രന്തിസഭാ രൂപീകരണ്രശമം തണുത്തുറഞ്ഞി 
രിക്കുകയാണ്‌ . എന്നാല്‍ എപ്പോള്‍ വേണ 
മെങ്കിലും അത്‌ സജീവമാകാവുന്നതേയുളളൂ. 
കരുണാകര പക്ഷക്കാര്‍ ഈ നീക്കങ്ങള്‍ 
അറിഞ്ഞിട്ടുണ്ടെന്നു തന്നെയല്ല, മറുമരുന്നു 


കിഴക്കേ വീട്ടിലെ മഞ്ഞനക്ഷ്രതം 

മൂടല്‍മഞ്ഞിനെ മുഴുപ്പൊന്നാക്കുമ്പോള്‍ 

പടിഞ്ഞാറേ വീട്ടിലെ പച്ചനക്ഷ്രതം 

സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ഇലകളുടെ കോവണിപണിയുമ്പോള്‍, 

നമ്മുടെ മുറ്റത്ത്‌ ഒരമാവാസി വിരിയുന്നു 
 ഇരുട്ടിന്‍െറ കാക്കകളിരമ്പുന്നു 

ഒരു കറുത്തദേവത നമ്മെ ഭരിക്കാനിറങ്ങിവരുന്നു 

അവള്‍ നമ്മുടെ കണ്ണുപൊട്ടിക്കുന്നു 

നമ്മില്‍ പകനിറയ്ക്കുന്നു 2 

നമ്മുടെ സ്വപ്നങ്ങളെ രാഹു ഗ്രസിക്കുന്ന. 


'ആഹ്്‌ളാദിക്കൂ', കുയിലുകള്‍ പാടുന്നു 
“ആഹ്ളാദിക്കൂ', പൂവുകള്‍ നുരയുന്നു 
“ആഹ്്‌ളാദിക്കൂ', കടലുകള്‍ പതയുന്നു 


പട ൦ പൂത്തിരികള്‍ക്കുമിടയിലിരുന്ന്‌ 
ഞാനൊരു കറുത്ത മത്താപ്പുകത്തിക്കുന്നു: 


ഗ്രയോഗിക്കാനും 


ലൊന്ന്‌ ലീഗിനെ കൂടുതല്‍ അടുപ്പിക്കാനുള്ള : 
കളിക്ക്‌, 


ശ്രമമാണ്‌ . ലീഗിനെ വിട്ടൊരു 
ഏതായാലും കരുണാകരന്‍ തയ്യാറാകുകയി 
ല്ലെന്ന്‌ ഏവര്‍ക്കും അറിവുള്ളതാണ്‌. ആ 


തുടങ്ങിയിട്ടുണ്ട്‌. അതി b 


സ്വാധീനത്തില്‍നിന്നും ലീഗിനെ മാറ്റിയെടു |: . 
ക്കാന്‍ ആര്‍ക്ക്‌ കഴിയും? അതിനെ ആശ്രയി. 


ച്ചിരിക്കയാണ്‌ സംസ്ഥാന രാഷ്രടീയത്തിന്‍െറ 
ഭാവി. 


നിയമസഭയിലെ കക്ഷിനില 


കോണ്‍ഗ്രസ്‌ ) 551 
മുസ്ലിം ലീഗ്‌ | | 18 |. 
കേരള കോണ്‍. (എം.) 104: 
കേരള കോണ്‍. (ബി.) 2 1. 
സി.എം.പി. 

എന്‍.ഡി.പി. . മു; 
മാര്‍ക്‌സിസ്‌റ്റ്‌ പാര്‍ട്ടി 30; 
സി.പി.ഐ. ന റ 12 
ജനതാദള്‍ 3 
കേരള കോണ്‍. (ജ്കൊ) 1 
കോണ്‍ഗ്രസ്‌ (എസ്‌) മും 
ആര്‍.എസ്‌ .പി. 2; 
സ്വത്രന്തന്‍ 1 


കലാകനമുദി 29 


i 


 ഡ്യൂട്ടിയുണ്ടായിരുന്നു. 


[ഴി ഒളിച്ചും വളച്ചും പറയാന്‍ എനിക്കറി. 


യില്ല. 'നേരെ വാ, നേരോ പോ” 
. അതാണെന്‍െറ രീതി. ഡോക്ടര്‍ക്കും അതാണ്‌ 
സൌകര്യം. എന്നെ അനുനയിക്കുകയോ, 
ഭീഷണിപ്പെടുത്തുകയോ, ഹിപ്നോട്ട്ടൈസ്‌ 
ചെയ്യുകയോ ഒന്നും വേണ്ട. ഉള്ള കാര്യം 
ഉള്ളതുപോലെ ഞാന്‍ പറഞ്ഞുതരാം. സമയം 
ലാഭം, വാചകം ലാഭം, അദ്ധ്വാനം ലാഭം. 
ചികില്‍സ വേണോ വേണ്ടയോ എന്ന്‌ 
തീരുമാനിക്കേണ്ടത്‌ താങ്കളാണ്‌ . എനിക്കാ 
ണെങ്കില്‍ എന്നെക്കുറിച്ച്‌ യാതൊരു സംശയ 
വുമില്ല. ഞാന്‍ മനസ്സുകൊണ്ടും ശരീരംകൊണ്ടും 
. പൂര്‍ണ്ണ ആരോഗ്യവാനാണ്‌. എന്നുവച്ച്‌ 
എന്‍െറ ഭാര്യയും കുട്ടികളും അയല്‍ക്കാരും 


സുഹൃത്തുക്കളും ഇരതയുമൊക്കെ മിനക്കെട്ടത്‌ ' 


വെറുതെയാക്കേണ്ട. ഇഞ്ചക്ഷന്‍ വെക്കാം, 
ഗുളിക വിഴുങ്ങാം, അടിയോ ഇടിയോ 
എന്താണെന്നുവച്ചാല്‍ അതും സഹിക്കാം. 
ഇലക്ഷന്‍ നടന്നത്‌ രണ്ടുമാസം മുമ്പാണെ 
ന്നത്‌ “ഡോക്ടര്‍ക്കോര്‍മ്മയുണ്ടല്ലോ. അസം 
ബ്ളിയിലേക്കും പാര്‍ലമെന്‍റിലേക്കും ഒന്നിച്ച്‌. 
കടപ്പുറത്ത്‌ ഒരു സ്കൂളിലായിരുന്നു എനിക്ക്‌ 
ഡ്യൂട്ടി. സെക്കന്‍റ്‌ പോളിംഗ്‌ ഓഫീസര്‍. 
ഇന്‍ഡലിബിള്‍ ഇങ്ക്‌ കൈകാര്യം ചെയ്യുന്ന 
൧ ആള്‍. ഉച്ചവരെ കനത്ത പോളിംഗ്‌ ആയിരുന്നു. 
പിന്നെപ്പിന്നെ സംഗതി മന്ദഗതിയിലായി. 
പുറത്തിറങ്ങിനിന്ന്‌ ഒരു സിഗരററ്‌ വലിച്ചാലോ 
എന്നാലോചിക്കയായിരുന്നു. അപ്പോഴാണ്‌ 


ഒരു പെണ്‍കുട്ടിയുടെ വരവ്‌ . സുന്ദരിയായി 
രുന്നു. അവള്‍ ഇടതുകയ്യിലെ ചുണ്ടുവിരലിന്‌ 
പകരം നടുവിരലാണ്‌ നീട്ടിക്കാണിച്ചത്‌. 
മറെറന്തോ ഓര്‍ത്തുപോയ ഞാന്‍ മഷിവെഛ്ച 
കൊടുക്കുകയും ചെയ്തു. പോളിംഗ്‌ ഏളുന്‍റു 


1; മാരിലൊരുത്തന്‍ അത്‌ കണ്ടുപിടിച്ചു. “എവിടെ 


നോക്കിയാടാ കുത്തുന്നത്‌ ?'' അവന്‍ ചാടി 
യെണീററു. എതിര്‍ചേരിയിലുളളവരും ചാടി 
.യെണീററൂ. കശപിശയായി. ഉന്തും തളളുമായി. 
ചന്തപ്പറമ്പിനേക്കാള്‍ കഷ്ടമായി. ഇടയിലൊ 
രുത്തല്‍ എന്‍െറ നേര്‍ക്ക്‌ വിരല്‍ചൂണ്ടി 
പറഞ്ഞു “സ്വബോധം വേണെടോ, സ്വ 
ബോധം”. ““'-—ബോധം'” ഞാനൊരശ്ളീലം 
പറഞ്ഞുപോയി. പിന്നെ പറയാനുണ്ടോ? 
പുള്ളിപ്പുലി ചാടിവിഴുംപോലെ അവന്‍ എന്‍െറ 
മേല്‍ ചാടിവീണു. വാതില്‍ക്കല്‍ നിന്നിരുന്ന 
പൊലീസുകാരന്‍. ഓടിവന്നില്ലായിരുന്നെങ്കില്‍ 
എന്‍െറ ശവം വീണേനെ. (പിസൈഡിംഗ്‌ 
ഓഫീസര്‍ പാവമൊരു ഹിന ദിമാഷായിരുന്നു. 


| അയാള്‍ പലവട്ടം വന്ന്‌ മാപ്പുപറഞ്ഞിട്ടാണ്‌ 


സ്ഥിതിഗതികള്‍ ശാന്തമായത്‌. 

പിറേറ ദിവസം കണ്ടിംഗ്‌ . അന്നുമെനിക്ക്‌ 
അമ്മയ്ക്ക്‌ സുഖമി 
ല്ലെന്ന്‌ കമ്പിയടിച്ച്‌ ഞാന്‍ രക്ഷപ്പെട്ടു. 


പിന്നെ ഒരാഴ്ചത്തെ ലീവുമെടുത്തു. എല്ലാം 


കലാകൌമുദി 30 


ത്ഥ 


കഴിഞ്ഞ്‌ കുളിച്ച്‌ കുപ്പായമിട്ട്‌ ഓഫീന്ധിലെ 
ത്തിയ ദിവസംതൊട്ടാണ്‌ കുഴപ്പം എന്ന്‌ 
മററുളളവരൊക്കെ പറയുന്ന സംഗതിയുടെ 
തുടക്കം. കൃത്യമായ.തീയതി, സ്ഥലം, സമയം 


എല്ലാം എനിക്കോര്‍മ്മയുണ്ട്‌. അംബികാ 
ഓയില്‍മില്‍സിന്‍െറ മച്ചുംപുറത്ത്‌ ഞങ്ങളുടെ 
യൂണിയനാപ്പീസ്‌. സമയം വൈകുന്നേരം 
ആറുമണി. യൂണിയന്‍െറ അടിയന്തിരയോഗം. 
അളുണ്ടയിലെ ആദ്യത്തെ ഇനം ഞങ്ങളുടെ 
താലൂക്ക്‌ സ്വെകട്ടറിയുടെ മേല്‍ ജില്ലാ 
കമ്മിററി കൈക്കൊണ്ട ശിക്ഷാനടപടിയെ 
ക്കുറിച്ചുളള വിശദീകരണം. ഉച്ചയ്ക്ക്‌ മുമ്പേ 
സ്ഥലത്തെത്തി പലേടത്തും ചുററിക്കറങ്ങി 
വന്ന ജില്ലാ സ്രെകട്ടറി സൂചിവീണാല്‍ 
കേള്‍ക്കുന്ന നിശ്ശൂബ്ദതയ്ക്കുമേല്‍ മൌന 
ത്തിന്‍െറ കുടമുടച്ചു. (ഒരു സാഹിത്യം പറഞ്ഞു 
പോയി; ഡോക്ടറത്‌ ക്ഷമിക്കണം.) . 
ജില്ലാ സ്രെകട്ടറി ആള്‌ ചില്ലറക്കാരനല്ല. 
ഇരുത്തംവന്ന (പകൃതം. അഹന്തയും പുച്ഛ 
വും നിറഞ്ഞ ശബ്ദം. മുന്നിലിരിക്കുന്നവരെല്ലാം 
വിഡ്ഡികളാണെന്ന്‌ കരുതാനുള്ള കഴിവ്‌. 
ആരെയും ഇരുത്തിക്കളയു മെന്ന ഭാവം. 
_ കടുകടുത്ത ഭാഷയിലാണ്‌ കക്ഷി സംസാ 
രിച്ചു തുടങ്ങിയത്‌ . സംഭവം വളരെ നിസ്സാര 
മാണ്‌. താലൂക്ക്‌ സ്രെകട്ടറി മന്‍മോഹന്‍ 
അവന്‍െറ ഓഫീസിലെ വിധവയും കുട്ടികളി 
ല്ലാത്തവളുമായ ഒരു സ്രതീയ്യെയുംകൂട്ടി തിരു 
വനന്തപുരത്ത്‌ പോയി ഒരു ഹോട്ടലില്‍ 


എന്‍. ്രഭാകരന്‍ 


മുറിയെടുത്തു.ഒരു സ്പെഷ്യല്‍ 
ഓര്‍ഡര്‍ ശരിയാക്കാനായി 
മ്രന്തിയെ കാണാന്‍ ചെന്ന 
ഇയരാഴുന്‍ ജെ.എസ്‌. അവരെ 
കയ്യോടെ പിടികൂടി. സം 
ഗതി പാട്ടായി. യുണിയന്‍െറ 
അന്തസ്സ്‌ കെട്ടു. നിലവാരം തകര്‍ന്നു. ജില്ലാ 
എക്‌സിക്യൂട്ടീവ്‌ ചേര്‍ന്ന്‌ മന്‍മോഹനെ താ 
ലൂക്ക്‌ സെക്രട്ടറി സ്ഥാനത്തുനിന്ന്‌ നീക്കം 
ചെയ്യാന്‍ തീരുമാനമെടുത്തു. 

ജില്ലാ സ്െകട്ടറിയുടെ 
ത്തിന്‍െറ വായ്ത്തല മിന്നിത്തിളങ്ങുന്നതിനിട 
യില്‍ ഞാനൊരു ചോദ്യം ചോദിക്കാനായി 
എഴുന്നേററു. ചോദ്യം എന്‍െറ നാവിന്‍തുമ്പത്ത്‌ 
തന്നെ ഉണ്ടായിരുന്നു. മന്‍മോഹന്‍ ഒരു 


മുഴുമിപ്പിക്കാന്‍ എനിക്ക്‌ 
കഴിഞ്ഞില്ല. പെട്ടെന്നൊരു വെടിപൊട്ടി. 
ഒന്നല്ല രണ്ട്‌; അല്ല മൂന്ന്‌. ശബ്ദം ഞാന്‍ 
വ്യക്തമായി കേട്ടിരുന്നു. സ്രെകട്ടറിയുടെ 
ഇടതുചെവി തെറിച്ചുപോകുന്നത്‌ ഞാന്‍ 


കണ്ണാലെ കണ്ടിരുന്നു. ജീവനുംകൊണ്ട്‌ |. 
ഞാന്‍ പുറത്തേക്ക്‌ ചാടി. പിന്നാലെ. 
ആരൊക്കെയോ ഓടിയിറങ്ങി. “ഏ.കെ. 


ഫോര്‍ട്ടി സെവന്‍ തോക്കാണ്‌; അല്ലെങ്കില്‍ 
എം.സിക്ററീന്‍ ' തോക്കിനെക്കുറിച്ചുളള പരി 
മിതമായ പരിജ്‌ഞാനംവച്ച്‌ ഞാന്‍ വിശദീക 
രിച്ചു. എന്തുകൊണ്ടോ അവരെല്ലാവരും 
വാപൊത്തി ചിരിച്ചുകളഞ്ഞു. 

രണ്ടാമത്തെ സംഭവം ഓര്‍ഫനേജ്‌ ഹൈ 
സ്‌ക്കൂളിന്‍െറ മുന്നില്‍വച്ചാണ്‌ . ഇത്തിരി 
നേരത്തെ ഓഫീസില്‍ നിന്നിറങ്ങിയതായിരുന്നു 
ഞാന്‍. എന്‍െറ കൂടെ പണ്ട്‌ കോളേജില്‍ 
പഠിച്ച ഒരു പെണ്‍കുട്ടി. (ഇപ്പോള്‍ മുതിര്‍ന്ന 
സ്ര്രീയായി കേട്ടോ) സ്‌ക്കൂളിന്‍െറ കമാനം 
കടന്നുവരുന്നു. കണ്ടിട്ടൊരുപാട്‌ കാലമായി. 
മുമ്പ്‌ ഞാന്‍ അവളെ സ്വപ്നത്തില്‍ എത്രയോ 
തവണ ചുബിച്ചിട്ടുണ്ട്‌. അവളെ കാണുമ്പോ 
ഴെല്ലാം അസാധാരണമായ സുഖവും ആശ്വാ 
സവും ഞാനനുഭവിച്ചിട്ടുണ്ട്‌ . പൊരിവെയിലില്‍ 


നിന്ന്‌ തെങ്ങിന്‍തണലിലേക്കിറങ്ങി നില്‍ക്കുന്ന | 


തുപോലെ. അല്ലെങ്കില്‍, ചെങ്കുത്തായൊരു 
കുന്നുകയറിയെത്തുമ്പോള്‍ വിശാലമാള്യാരു 
തടവും അതിന്‌ നടുവില്‍ ഒരു കിണററിന്‍ 
കരയില്‍ നിറയെ കായ്കളുള്ള നെല്ലിമരവും 
കാണുന്നതുപോലെ. 
കാലം അവളില്‍ ഒരുപാട്‌ മാററം വരുത്തി 
യിട്ടുണ്ട്‌. മുഖത്ത്‌ പഴയ ്പസരിപ്പില്ല. 


“നടത്തത്തിന്‌ പഴയ ചൊടിയും: ചുണയുമില്ല. 
. എന്നിട്ടും അവളെ കണ്ടപ്പോള്‍ പഴയതുപോ. 


ലുള്ള തോന്നലുകളെല്ലാം എനിക്കുണ്ടായി. 
അവളെ പിടിച്ചുനിര്‍ത്തി കളിതമാശയായി | 
എന്തെങ്കിലും പറയാന്‍ ഞാന്‍ മുന്നോട്ടു 
കുതിച്ചതായിരുന്നു. ആകാശമിടിഞ്ഞുവീഴുന്ന 
തുപോലെ ഒരൊച്ച കേട്ടു. കുറേ നേരത്തേക്ക്‌ 
കണ്ണഞ്ചിക്കുന്ന വെളിച്ചവും കാതടപ്പിക്കുന്ന 
ശബ്ദവും മാതം. പിന്നെ. ഞാന്‍ ചെന്നു 
നോക്കുമ്പോള്‍ ഓര്‍ഫനേജ്‌ സ്‌ക്കൂളിന്‍െറ 
മുന്നില്‍ പൊട്ടക്കിണറുപോലെ വലിയൊരു 


- കുഴി. സംഗതി ചെറുകിട റോക്കററ്‌ ബോംബാ 


വിശദീകരണ?” 


[ ൦075 പ 


“ശ്രിരുന്നുവെന്ന കാര്യത്തില്‍ അന്നും ഇന്നും 
“ എനിക്ക്‌ സംശയമില്ല. . 
ഇനി ഏററവുമൊടുവില്‍ മിനിഞ്ഞാന്ന്‌ 
രാരി നടന്ന സംഭവം. ഗാന ധി മൈതാനിയില്‍ 
വിമുക്തഭടന്‍ മാരുടെ സമ്മേളനം നടക്കുക 
യായിരുന്നു. കൃത്യം പത്തുമണിക്ക്‌ മിമിക്‌സ്‌ 
പരേഡുണ്ടെന്ന്‌ നോട്ടീസില്‍ കണ്ട്‌ അത്‌ 
| കാണാനും കേള്‍ക്കാനും കൊതിച്ച്‌ ഞാന്‍ 
ചെന്നതായിരുന്നു. ചെല്ലുമ്പോള്‍ അവസാ 
നത്തെ (പ്രസംഗകന്‍ മൈതാനത്തെയാകെ . 
വിറപ്പിക്കുകയായിരുന്നു. “നമ്മുടെ രാഷ്ടം, 
അന്തഃശക്‌ തി, വിശ്വാസനഷ്ടം, സ്വത്വനാശം, 
കാശ്മീര്‍” എന്നൊക്കെ ഞാന്‍ കേട്ടു. 
പെട്ടെന്നൊന്നും തീരാനിടയില്ലല്ലോ എന്ന്‌ 
വിമ്മിട്ടപ്പെട്ടുകൊണ്ടിരിക്കെ ചുമലിലൊരു കൈ 
വന്നുവീണു. ' അല്ലാ, സാറും പണ്ട്‌ പട്ടാളത്തി 


ലുണ്ടായിരുന്നോ? തിരിഞ്ഞുനോക്കുമ്പോള്‍ ' 


മുമ്പൊരിക്കല്‍ ട്രഷറി" വരാന്തയില്‍വച്ച്‌ 
പരിചയപ്പെട്ട ഒരു റിട്ടയേഡ്‌ മിലിട്ടറിക്കാരന്‍. 
“മെലിഞ്ഞ്‌ കോലുപോലെയുളള രൂപം. സമൃ 
ദ്ധമായ ചിരി. .അന്നയാള്‍ പെന്‍ഷന്‍ 
വാങ്ങാന്‍ വന്നതായിരുന്നു. കൊല്ലം കുറച്ചായി. 


എന്നിട്ടും എ്ര പെട്ടെന്നാണ്‌ തിരിച്ചറിഞ്ഞത്‌ ee 


ആളിപ്പോള്‍ നല്ല ഫിററിലാണ്‌ . നേരെനില്‍ 
ക്കാന്‍ തന്നെ പാടുപെടുന്നു. എന്തൊരു 
കഷ്ടാണ്‌ സാര്‍. പട്ടഷാപ്പിന്‍െറ മുന്നിലും 


സിംഗ്ള്‍ലൈന്‍ ഫോര്‍മേഷന്‍.“ നൂറ്‌ മില്ലി - 


' അകത്താക്കാന്‍ അരമണിക്കൂര്‍ നേരം ക യുവില്‍ 
നിന്നു. എന്തൊരു കഷ്ടാണ്‌ സാര്‍. 
പറഞ്ഞുതീരുംമുമ്പ്‌ അയാള്‍ ചുമച്ുതുടങ്ങി 
ചുമ പെരുകിപ്പെരുകി ശ്വാസം കിട്ടാതായപ്പോള്‍ 
അയാളെന്‍െറ ചുമലിലേക്ക്‌ ചാഞ്ഞു. പെട്ടെന്ന 
സ്റേറജിലൊരു പൊട്ടിത്തെറിയുണ്ടായി. കൂട്ട 


നിലവിളിയും പരക്കംപാച്ചിലും. ആരൊക്കെ. 


റിച്ചു, എന്തൊക്കെ സംഭവിച്ചു എന്നെനി 
ക്റിയില്ല. സംഗതി ടെംബോംബാണെന്ന്‌ 
മാതം എനിക്കുറപ്പുണ്ടായിരുന്നു. എന്തായാലും 
കണ്ണടച്ചുതുറക്കുന്ന നേരംകൊണ്ട്‌ ഞാന്‍ 
മൈതാനത്തിന്‌ പുറത്തെത്തി. സാക്ഷി 
പറയാന്‍ പൊലീസ്‌ സ്‌റേറഷനില്‍ ചെല്ലാനും 
പിന്നെ കോടതി കയറാനുമൊക്കെ ആര്‍ക്കാണ്‌ 
നേരം. 


- വീടിന്‍െറ ഉമ്മറത്ത്‌ ഞാന്‍ കാലുകുത്തിയില്ല, 
“ഭാര യും മക്കളും ചാടിപ്പിടഞ്ഞുവന്ന്‌ നിന്ന 


നില്‌ പില്‍ എന്നെ തുറിച്ചുനോക്കാന്‍ തുടങ്ങി. 
അവരുടെ മൂക്കിന്‍െറ ദ്വാരങ്ങള്‍ വിടരുന്നതും 


- മുഖംചുളിയുന്നതും കണ്ണുകള്‍ ഭയംകൊണ്ടിളകി - 


മറിയുന്നതും ഞാന്‍ കണ്ടു. "എന്താ സംഗതി, . 

എന്താ, എന്താ? എന്ന്‌ ഞാന്‍ വേവലാതിപ്പെട്ടു, 
““അച്ഛനെ വെടിമരുന്ന്‌ മണക്കുന്നു 

അതുംപറഞ്ഞ്‌ എന്‍െറ ഇളയമകന്‍ അകത്തേ ) 


. ക്കോടി. 


“എന്നാലും എന്‍െറ മനുഷ്യാ, ബോംബു 
വെക്കാനും വെടിവയ്‌ ക്കാനും നിങ്ങള്‍ക്കെവി 
ടുന്ന്‌ കിട്ടി ഈ ധൈര്യം? ഞാനൊരു കാര്യം 
പറഞ്ഞാല്‍ എലിയെപ്പോലെ പരുങ്ങിക്കളി . 
ക്കുന്ന നിങ്ങള്‍. എന്‍റീശ്വരാ, എനിക്കീ ഗതി 
വന്നല്ലോ” നിറഞ്ഞൊഴുകുന്ന കണ്ണീരിനിടയി 
ലൂടെ ഭാര്യ പരിതപിച്ച. 

പുറത്ത്‌ റോഡില്‍ പൊലീസ്‌ ജീപ്പിന്‍െറ 
ഇരമ്പലും നീണ്ട വിസിലടിയും അട്ടഹാസ 
ങ്ങളും ഞാന്‍ കേട്ടു. പിന്നാമ്പുറത്തെ 
മതിലുചാടി ഞാന്‍ ഓടി. കാണാത്ത 
വഴികളിലൂടെ ആരൊക്കെയോ മുന്നില്‍ വന്നു 
ചാടി. അവരെന്നെ പിടിച്ചുകെട്ടി. പിന്നെ 
യെന്താ? ചോദ്യം ചെയ്യല്‍, സാരോപദേശങ്ങള്‍, 
.കൊടുമ്പിരിക്കൊണ്ട ഭീഷണികള്‍, ഒടുവില്‍ 
ദാ, ഇവിടെ ഞാന്‍ എത്തി. രാമേശ്വരത്തും 
ഫരീദ്‌ കോട്ടിലും പത്തുകൊല്ലംമുമ്പ്‌ ഇുമ്മുവിലും 
ഞാന്‍ പോയിട്ടുണ്ടെന്നത്‌ നേരാണ്‌. ലുധിയാന 


. ക്കാരനായ ഹുക്കുംസിങ്ങ്‌ എന്നൊരു. ലോറി . 


ഡ്രൈവറെ കേരളത്തിലെ ഒരു ചായക്കടയില്‍ 
വച്ച്‌ ഞാന്‍ പരിചയപ്പെട്ടിട്ടുണ്ടന്നതും നേ 
രാണ്‌. പക്ഷേ, തോക്കുപിടിക്കാനോ, ടൈം 
ബോംബ്‌ വയ്ക്കാനോ, റോക്കററ്‌ ബോംബ്‌ 
കൈകാര വം ചെയ്യാനോ എനിക്കറിയില്ല. ഇത്‌ 
! സത്യമാണ്‌. നൂററുക്ക്‌ നൂറുശതമാനം സതൃം. 
എന്‍െറ ഭാര്യയും കുട്ടികളും പറയുന്നത്‌ 


മുഴുവന്‍ കളവാണ്‌. നാട്ടുകാരുടെ കാര്യമാ 


ണെങ്കില്‍ പറയേണ്ടതില്ല. 
പൊലീസ്‌ കേസും കുണ്ടാമണ്ടികളുമൊക്കെ 
പുരോഗമിക്കുന്നുണ്ട്‌ എന്നെനിക്കറിയാം. മി 
' നിഞ്ഞാന്നത്തെ സംഭവത്തെക്കുറിച്ചന്വേഷി 
ക്കാന്‍ സ്പെഷ്യല്‍ ഇന്‍വെസ്ററിഗേഷന്‍ 
'സ്‌ക്വാഡിനെ നിയോഗിച്ചു കഴിഞ്ഞു. അവര്‍ 
അരിച്ചുപെറുക്കി കാര്യം കണ്ടെത്തും. എന്‍െറ 
കാര്യം പോക്കാണ്‌ . തെളിവുകളെല്ലാം രതി 
. കൂലം. ഇലക്ഷന്‍ നടപടികളെ അട്ടിമറിക്കാന്‍ 


എന്തിന്‌ ഞാന്‍ ശ്രമിച്ചു? ഓരോ സംഭവം. 


നടന്നപ്പോഴും ഉപയോഗിച്ച ആയുധമേതെന്ന്‌ 
കൃത്യമായി പറയാന്‍ എനി യു 
ഴിഞ്ഞു? സംഭവസ്ഥലത്തുനിന്ന്‌ ഓടി രക്ഷ 
പ്പെടാന്‍ എന്തിന്‌ ഞാന്‍ തിടുക്കം കാണിഛഎ.? 


എന്തിന്‌ ഞാന്‍ കുററബോധംകൊണ്ട്‌ വിറച്ചു? 


എന്തിന്‌ ഞാന്‍....ഇല്ല; ഒന്നിനും കൃത്യമായൊ 


രുത്തരമില്ല. എനിക്കിനി രക്‌ ഷയില്ല. ജീവപര്യ 
ന്തമെങ്കിലും തീര്‍ച്ച. 

പി.എഫില്‍നിന്ന്‌ നോട്ട്‌ റീഫണ്ടബിള്‍ 
ലോണായി പതിനയ്യായിരംരൂപ കിട്ടാന്‍ 
അപേക്ഷ ഞാന്‍ കൊടുത്തിട്ടുണ്ട്‌. ഇരുപതു 
കൊല്ലം സര്‍വീസ്‌ പൂര്‍ത്തിയാക്കിയതിന്‍െറ 
നേടും. 

ഇനി ഭേദപ്പെട്ടൊരു ്രിമിനല്‍ വക്കീലിനെ 
കണ്ടെത്തണം. പണം അയാളെ ഏല്പിക്കണം. 


fl 
॥ 


07 
(a 
1 1. റ്‌ | 
EW 
th A 
SSS 


ബാക്കി കാര്യം അയാളും ദൈവവുംചേര്‍ന്ന 
തീരുമാനിക്കട്ടെ. ഞാനതില്‍ കയ്യിടുന്നില്ല. 
ഡോക്ടര്‍ എനിക്കൊരുപകാരം ചെയ്താല്‍ 
മതി. കഴിഞ്ഞ മൂന്നുമാസമായി ഞാന്‍ 
(ടീററ്റമെന്‍റിലാണെന്നൊരു സര്‍ട്ടിഫിക്കററ്‌ 
തരണം. മനോരോഗങ്ങള്‍ എര്തയെങ്കിലു 
മുണ്ടല്ലോ. ഏതെങ്കിലുമൊന്നിന്‍െറ പേരെഴു 
തിക്കോളൂ. ഇഷ്ടംപോലെ സമയമെടുത്ത്‌ 
ആലോചിച്ച്‌ ചെയ്താല്‍ മതി. ഒരു കളവെഴു 
തേണ്ടി വരുമെന്നതില്‍ വിഷമമുണ്ടാകാം. 
. കളവല്ലെന്ന്‌ സ്വയം വിശ്വസിപ്പിച്ചാല്‍ മതി. | 
ഉപദേശിക്കുകയാണെന്ന്‌ കരുതരുത്‌. കുററ 
ബോധത്തില്‍നിന്ന്‌ രക്ഷപ്പെടാനുള്ള മാര്‍ഗ്ഗം 
അതാണ്‌ . ഇക്കാലത്ത്‌ സകലമാന മനുഷ്യരും 
'ചിരിച്ചുരസിച്ച്‌ മുന്നേറുന്ന മാര്‍ഗ്ഗം. 
സംസാരിച്ച്‌ ഞാന്‍ സമയം കളയുന്നില്ല. 
നാളെ വൈകുന്നേരം വരാം. അന്യരെ 
സഹായിക്കണമെന്ന്‌, നല്ലതായിട്ട്‌ എന്തെങ്കി 
ലുമൊക്കെ ചെയ്യണമെന്ന്‌ ഡോക്ടര്‍ക്കുമുണ്ടാ 
വുമല്ലോ ഒരു മോഹം. അത്‌ സഫലമാക്കിയാല്‍ 
മതി. ശരി ഡോക്ടര്‍ തല്‍ക്കാലം ഞാന്‍ | 
പോവുന്നു. ദൈവം സഹായിച്ചാല്‍ നാളെ 


കാണാം; നാളെ! 


കലാകമുദി 31 


1] കോട്ടയത്തെഴുന്നളളീ സത്യദൈവം, കുററങ്ങള്‍ 
കേട്ടു കശ്മലര്‍ക്കുററ ശിക്ഷകള്‍ വിധിക്കുവാന്‍! 


 തിരുനക്കരെപ്പൊതുമൈതാനമദ്ധ യം തന്നില്‍ - 
കരുതിക്കെട്ടിപ്പൊക്കിക്കോടതി ശോഭിക്കുന്നു. 


ആരോപണങ്ങള്‍ക്കേകും ശിക്ഷകള്‍ കേള്‍ക്കാന്‍ മണല്‍- 


ചോരാത്ത മട്ടില്‍ ജനം ചുററിലും കാണാകുന്നു. 
ന്യായപീഠമേറുന്നു ദൈവം, കുററപ്രതങ്ങള്‍ 
വായിക്കുമുദ്യോഗസ്ഥന്‍ യൂണിഫോമില്‍ നില്‍ക്കുന്നു. 
ഏറിടുമാകാംക്ഷതന്‍ നിമിഷം, ചെറുസൂചി- . 
വീണിടും ശബ്ദംപോലുമലയ്ക്കും നിശ്ശബ്ദത! 


2 


കുററവാളിതന്‍ കൂട്ടില്‍ മെല്ലിച്ചു തലമുടി 
പറെറവെട്ടിയോരെണ്ണക്കറുമ്പന്‍ നിന്നീടുന്നു. 
തലതാഴ്ത്തി നില്‍ക്കുമാ പ്രതിയോ പ്രചണ്ഡമാം 
പല മോഷണക്കേസുമടവില്‍ നടത്തിയോന്‍! 
കുററപ്രതം വായിച്ചുകേള്‍ക്കവേ സര്‍വ്വേശ്വരന്‍ 
തെററിന്നു നിജശിക്‌ ഷയീവിധം വിധിക്കുന്നു: 
“തല്‍ക്കാലം ജനങ്ങള്‍തന്‍ മദ്ധ ത്തില്‍ വച്ചിട്ടുളള 
മുക്കാലി തന്നില്‍ക്കെട്ടി മൂന്നടി igi 


3 Es 


ചേണുററ നാലാള്‍ PN നികു പെണ്ണു-- 
കാണുവാന്‍ വരും യുവകോമളന്‍, മാരെപ്പോലെ! 
താങ്കള്‍ കാതോർക്കൂ, കുററം കേള്‍ക്കുക, പട്ടാപ്പകല്‍ 
ബാങ്കുകള്‍ കവര്‍ച്ച ചെയ്തീടിനാര്‍ സംഫ്വം കൂടി! 
കുററപ്രതം വായിച്ചുകേട്ട നീതിമാന്‍ ദൈവം 
തെററിന്നു ജവം ശിക്ഷയേവം നിശ്ചയിക്കുന്നു. 

. മുഷ്ക്കരാം ്രതികളിലോരോരോ യുവാവിനും 
മുക്കാലി തന്നില്‍ക്കെട്ടി നാലടി വീതം നല്‍കൂ” 


. 4 


| ഈശന്‍െറ മുന്നില്‍ പ്രതിക്കൂട്ടിലെത്തുന്നു കൊമ്പന്‍- 
മീശയുളെളാരു തടിമാടനാളനന്തരം! 
ആടിനെത്തീററും കൊച്ചുകുട്ടിയില്‍ ബലാത്‌ സംഗ- 
പാടവം തെളിയിച്ച കശ്മലന്‍ ഭയങ്കരന്‍! 
“തല മുണ്ഡനം ചെയ്തു മുക്കാലി തന്നില്‍ക്കെട്ടി- 
ത്തരമോടടിക്കട്ടെയഞ്ചടി ചൊല്ലീ ദൈവം. 


5 


കാരുണ്യം തെല്ലും വേണ്ടെന്നുളള ഭാവത്തില്‍, മാറില്‍- 
താരുണ്യം തുളുമ്പുന്ന മൂന്നു ടീനേളേഴ്‌സ്‌ നില്‍പ്പൂ! 
'തന്നിഷ്ടംപോലേ സ്വന്തം വീടുവിടിറങ്ങിപ്പോയ്‌, 


കലാകമുദി മ 


ചെമ്മനം ചാക്കോ 


MEO 


കന കാത്വത്തിന്‍ തിളപ്പിളകി ശ്രമിക്കുന്നോര്‍!” 
കുററപ്രതം വായിച്ചുതീരവേ സര്‍വ്വേശനും 
ചെററുനേരം ചിന്തിച്ചു ശിക്ഷ (പഖ ്യാപിക്കുന്നു; - 
'ആസനം തന്നില്‍ പാടു തടിച്ചുപൊങ്ങും മട്ടി- 
ലാറടി വീതം നല്‍കി വീട്ടിലേക്കയയ്ക്കുക! ' 


6 


. ധനമോഹത്താല്‍ കൊലപാതകം ച്െയ്തേറുന്ന-- 


വിന തന്നയല്‍ക്കാര്‍ക്കുമാള്‍ക്കാര്‍ക്കും വരുത്തിയോന്‍ 
വന്നുനില്‍ക്കുന്നു ഗപതിക്കൂട്ടില്‍, കുററപ്രതത്തില്‍- 
നിന്നു കാര്യങ്ങള്‍ കേട്ടോരീശന്‍ വചിക്കുന്നു:- 
“കൊല്ലുവാനാണോ മര്‍ത്ത്യജീവിതം കൊടുത്തു ഞാന്‍ ? 
കൊല്ലമേഴിവന്‍ കൊടും തടവില്‍ കിടക്കട്ടെ!” 


7 


കണ്ണുകള്‍ തുറക്കുവിന്‍ പിന്നൊരു “മ” വാരിക- 


തന്നുടെ പ്രതാധിപര്‍ നില്‍ക്കുന്നു പ്രതിക്കൂട്ടില്‍! 


ചുററുമാളുകള്‍ കാതുകൂര്‍പ്പിച്ചു നിന്നീടുമ്പോള്‍ 
കുററപ്രതമീമട്ടില്‍ വായിച്ചുകേട്ടു ജനം:- 
“കൊലപാതക,മാത്മഹത കള്‍, ബലാത്സംഗം, 
കൊടുതാം കവര്‍ച്ചകള്‍, വ്യാജു-ജാരവേഴ്‌ ചകള്‍, 
സെക്‌ സുതന്നഴിഞ്ഞാട്ടം, കാമമാദകകേളി- 
മിക്‌സു ചെയ്തതാം കടുംനീല നോവലിന്‍കുൂട്ടം, 


. കുററകൃത്യവും കുത്തിനിറച്ചു വാരം. വാരം 


ചി്രവാരിക നാട്ടിലിറക്കി, ത്തമോഗുണം 
മാനവസംസ്ക്കാരത്തില്‍പ്പരത്തി, പ്പൊതുളുന- 
മാനസം മലിനമാക്കീടുന്നതൊന്നാം കുററം! 
“ഉത്തമ കുടുംബ വാരിക യെന്നുരച്ചോരോ- 


 ക്ഷുദവസ്തുത നല്‍കിയിക്കിളിപ്പെടുത്തിയും, 


ഗുണകാംക്‌ ഷിയെന്നുള്ള ഭാവേന നാട്ടാരുടെ 
പണം ചൂഷണം ചെയ്വതിവര്‍തന്‍ രണ്ടാം കുററം! 


8 


“തി, കൂടുതല്‍ വേണ്ട്‌ ” ചൊല്ലി സര്‍വ്വേശന്‍-- “'ചിന്താ- 
ഗതി ജീര്‍ണ്ണുമാക്കുന്ന കുറ്റമേ കൊടുംകുററം! 
മോഷണം, ബലാത്‌ സംഗം, കൊലപാതകമെല്ലാം 
കേവലം നാട്ടില്‍ ന്യൂനപക്ഷത്തെ ബാധിക്കുന്നു. 
മാനസം മലിനമാക്കുന്ന കുററമോ, നാടിന്‍- 
മാനവും ബഹുഇനനന് മയും കെടുത്തുന്നു! 
ആകയാലിവര്‍ക്കുഗന്‍ ശിക്ഷ നല്‍കേണം; ജീവന്‍- 
പോകുവോളവും തൂക്കിലിടുക; വേഗം വേണം!" 


കൈയടിക്കുന്നു ജനം, കം ച്ചാടക്കാപട്യത്തിന്‍- 


കൈതവക്കെടുതിയില്‍നിന്നു മോചിതരെപ്പോല്‍! 


[ഭൂ 


പതിമൂന്ന്‌ . 
ഏട്ടന്‍ നിഷ്രപയാസം പരിഹാരം കണ്ടെ 
““നീയന്തിനാടോ ജി 


“ഞാന്‍ വെലിയിട്ണ്ല്ല്യ. എന്നാപ്പോരെ? 


“അത്‌, പക്ഷേ.. 
“എന്നേക്കൊണ്ട്‌ കഴിണതൊക്കെ ഞാന്‍ 


ചെയ്തു. ഇനി, ഞാന്‍ തൊട്ട്‌ ശുദ്ധം 


പോണത്‌ പേടിച്ച്‌, ആരും ഒഴിയണ്ട.”” 


കെട്ട ബീഡി വീണ്ടും കത്തിച്ച്‌ ഏട്ടന്‍ 


| ചിരിച്ചുനിന്നു. കടുക്കക്കഷായം മുന്നിലേക്കു 
' വയ്ക്കുംമുമ്പ്‌ കുട്ടിക്കാലത്ത്‌ അമ്മ ആദ്യം 


തരുന്ന ശര്‍ക്കരത്തുണ്ടുപോലെ ഒരു ചിരി. 


ഏട്ടന്‍ ഇല്ല്യാതെ... 
“ഞാന്‍ ആ നേരത്ത്‌ പൊഴയില്‍. പോയി 


1 വേറെ വെലിയിട്ടോളാം. ഭൂദാനയജ്ഞത്തിന്‌ 


നാടുമുഴുവന്‍ കാല്‍നട നടന്ന ആളല്ലെ, 
പത്തടി നടന്ന്‌ രണ്ടും അനുഭവിച്ചോളും! 
“ഏട്ടനെ തളളിപ്പറയുന്നതിന്‌ കൂട്ടു 


നില്ക്കാന്‍ ഞാനില്ല.” 
“കാര്യം നടക്കണോ, ഇങ്ങനെയായാലേ 


i 


 പററു, ഏട്ടന്‍ ബീഡിക്കുററി വലിച്ചെറിഞ്ഞു: 


“ഇവടെ അമ്മയ്ക്കും വലിയ നിര്‍ബ്ബന്ധം. 


| വെലിയിട്ടില്ല്യെങ്കില്‍ പ്രേതം വന്നാലോ എന്ന . 


പേടികൊണ്ടാണെങ്കിലും പൂതത്തിനും , പിടി 


വാശി.” 
തടിച്ചിവലിയമ്മയെ ഏട്ടന്‍ സ്‌ നേഹത്തോ 


ടെ വിളിക്കുന്നത്‌ പൂതം എന്നാണ്‌. വേറെ . 
' ആരെങ്കിലും ഈ ഓമനപ്പേര്‌ വിളിച്ചാലേ 


'തടിച്ചിവലിയമ്മയ്ക്ക്‌ അലോഹ ഉളളു , 
ചെയ്യുന്നെങ്കില്‍ എല്ലാരുംകൂടി ചെയ്യണം... 
. ““മഹാന്മാരാരും വരല്ല്യ!” 
) നമ്മടെകൂടെ കൂട്‌ ണോര്‍്‌ കൂടട്ടെ. അല്ലാ 
.ത്തവര്‍ വേണ്ട. 
“ഞാനും നീയും മാത്രേ, അവസാനം, 
) വെല്പിക്ക്‌ കാണു!  കൊമ്പന്‍മീശ തടവി 
ഏട്ടന്‍ ചിരിചു. 
““പഴേ തറവാട്ടിലാണ്‌ ഏറെ ഗ ശാഠ്യം.” 
"അവിടന്നാണ്‌ ഏറെപ്പേരും - വരാനും 


ുളളത്‌. 
“"അവര്‍ക്കാര്‍ക്കും അമ്മാമയോട്‌ ...” 


1 കീറത്തട്ടികമറയുടെ പിന്നില്‍ പ 


 യ്ൃമ്മ അവസാനവാചകമെന്ന സ്വരത്തില്‍ 
| തറപ്പിച്ചു പറഞ്ഞു: ''കൂറുളേളാരടെ ചോറേ 
മരിച്ചുപോയ്യോരും ഉണ്ണൂ. നിങ്ങള്‌ രണ്ടാളു 
ത്തന്നെ ധാരാളം മതി!” 
ഏട്ടന്‍ ഉറക്കെ ചിരിച്ചു; ' “പൂതം ; പറഞ്ഞാല്‍ 


| അതിന്‌ അപ്പീലില്ല!” 


"നീയ്യ്‌ ചിരിച്ചൊ!' ' വലിയമ്മ ചിറി കോട്ടി: 
| എപ്പഴാണാവോ ആമീന്‍െറ വരവ്‌, ais 
ഴിപ്പിക്കാന്‍" ൦ 

"എന്തിന്‌, വല്യ്യമ്മെ?”” 

““നിന്‍െറ അമ്മായിയമ്മ അയച്ചിട്ട്‌ ! അല്ലാ 
ണ്ടെ എങ്ങനെ? 'കട എന്‍െറ കയ്യിലാന്ന ല്ലെ 
| പണ്ടേ ഞെളിച്ചില്‌. ഇപ്പൊ കാര്യം ശരീം 
. ആയി. ഭര്‍ത്താവിന്‍െറ സ്വത്തിന്‌ ഭാര്യയ്ക്ക 
ല്ലാതെ ആര്‍ക്കാ അവകാശം? മററുളേളാരടെ 
ഗതി വഴിയാധാരം! ആ,. ആകെ മുങ്ങി; 
ഇനിയെന്തിനാ കുളിര്‌ ? വല്ല പീടികത്തിണ്ണേലും 

കെടന്ന്‌ ചാവാനാവും യോഗം!” 
'“അയ്യത്തട!'” ഏട്ടന്‍ സ്വരംകൊണ്ട്‌ വിപരീ 


i 


സി. രാധാകൃഷ്ണന്‍ 8 


“എല്ലാം നീയ്യ്‌ ചെയ്യണ 
സ്ഥിതിക്ക്‌ ഈ തുക 
എനിക്ക്‌ തരണം.” അച്ഛന്‍ . 
ഒരു കടലാസ്സുതുണ്ട്‌ രണ്ടു 
വിരലുകള്‍ക്കിടയില്‍പ്പിടിച്ച്‌ 
നീടിക്കാണിച്ച; മരിച്ച ദിവസം 
വേണ്ടിവന്ന ചെലവാണ്‌.” 

“ഇതെന്ത്‌ പുതുമ!'' അമ്മ അമ്പരന്നു: 
“ആരോടാ കണക്കു പറേണത്‌! അവന്‍ |, 
കൊണ്ടോന്ന കാശൊക്കെ ആ മേശേലല്ലെ 
വെച്ചിരിക്കണത്‌?"  ? 

"അങ്ങനെയല്ല, അച്ഛന്‍ കനപ്പിച്ച്‌ 
പറഞ്ഞു: “ഉപ്പിനു വേറെ, വാല 


at 


അമ്മ ആ കടലാസ്സ്റുതുണ്ട്‌ പിടിച്ചുവാങ്ങാന്‍ | 
ആഞ്ഞു: "പിന്നെ! കടുകുമാങ്ങയ്ക്കും ചെത്തു |. 
മാങ്ങയ്‌ ക്കും ചെനമാങ്ങയ്‌ ക്കും വേറെ! അത 
ങ്ങട്ട്‌ ചീന്തിക്കളഞ്ഞാട്ടെ !' ge 
അച്ഛന്‍ അമ്മയെ തടഞ്ഞു: “നില്ക്കട്ടെ | 
ടോ! തനിക്കറിയില്ല്യ. ഞാന്‍ ഈ കാര ൃത്തില്‌ , പ്‌ 
ഇടപെടില്ല. കാരണം, എനിക്ക്‌ അവന്‍െറകൂടെ 11 
കഴിഞ്ഞവളടെ കാര്യം നോക്കണം, എന്‍െറ 


കുദ്ദ്യോളടെ കാര്യം നോക്കണം. ഈ 
ഏടാകൂടത്തില്‌ രണ്ടും വയ്യ!” 
അത്താഴപ്പുറമേയുളള കുടുംബസദസ്സ്‌ ക്ലു 


ഷമാവുകയായി. അമ്മയുടെ തൊണ്ടയിടറി: | 
“അങ്ങനെ കയ്യ്‌ കഴുക്യാലൊന്നും ശരിയാ | 


nd 


വില്ല! 
“അല്ലാതെ, ഞാന്‍ എന്തു ചെയ്യും?” 


പാട 


൭ 


ത്ലക്കി “അതാ വീഴ്ണു, ആകാ 
ശം! ഓടിക്കോളിന്‍! 

““അതേതെ!”' വലിയമ്മ പരിഹസിച്ച: 
“ചിറിച്ച്‌ കളിച്ച്‌ നടന്നോളൊണ്ടു! ഇരിക്കുക്കൂര 
ഇല്ല്യാണ്ടെയാവുമ്പൊ അറിയാം!” പിന്നെ. 
സ്വരം മാററി: "ഇവനും മററും ഇവടെ ഉളള 


സമയത്ത്‌ എന്തെങ്കിലും തീരുമാനിച്ച്‌ ല്യെ ട 


ക്കില്‍... ഇല്ല്യ, ഞാന്‍ ഒന്നും പറേണ്ല്ല്യ. 


“ഒന്നും നിശ്ചയിക്കാന്‍ ഇല്ല്യ!” ഏട്ടന്‍ 


ഉടുമുണ്ട്‌ മടക്കി മാറത്ത്‌ കയററിക്കുത്തി തുട 


തലോടി. ചുവന്ന നിക്കറിന്‍െറ വക്കുകള്‍ 


കാഴ്ചപ്പുറത്തായി: “ മര്യാദയ്ക്കാണെങ്കില്‍ 
ഇത്‌ തറവാട്ടുമൊതലാണ്‌ . ഒരോഹരി അമ്മാ 
യിക്കും കിട്ടും. അല്ലെങ്കില്‍ ഇതൊക്കെ 
എന്‍െറയാണ്‌ . ഏത്‌ പടനായരാണ്‌ വരാ 
മ്പോണത്‌ പിടിച്ചിറക്കാന്‍ എന്ന്‌ ഞാനൊന്ന്‌ 


| ളം! | 2) 


“ഏട്ത്ത്യേമ്മയ്ക്ക്‌ കുട്ടികളോ ്രാരബ്ധോ | 
ഒന്നും ഇല്ല്യ. ഒക്കെക്കൂടി ഏട്‌ ത്ത്യേമ്മയ്ക്കെ; 
ന്ത്നാണ്‌? ഏടത്തിമാര്‍ എവടെപ്പോവും? | . 

ഒന്നാലോചിച്ചാല്‍, കുട്ട്യോതുംകൂടി ഇ 
ല്യാത്തോര്‍ക്കല്ലെ ഒരു താങ്ങ്‌ വേണ്ടത്‌? 
ഇന്നുളളതിലേറെ ഉറപ്പുളള എന്ത്‌ താങ്ങാ 
ണ്‌ ഏട്ത്ത്യേമ്മയ്ക്ക്‌ ഇനി വേണ്ടത്‌!” 
““ആര്‌? ഞാനോ? 
എന്താ സംശയം? 1 
“അതാണ്‌ പറഞ്ഞത്‌,” അച്ഛന്‍െറ] : 
മുഖം മങ്ങി: ഞാന്‍ ഇതില്‍ കക്ഷിയേ te 
ആര്‍ എന്ത്‌ വേണെങ്കിലും തീരുമാനിക്കട്ടെ.”' | 
“ഒക്കെ വേണ്ടപോലെ നിശ്‌ ചയിക്കാന്‍ 
പിന്നെ വേറെ ആരാ?” 
“ആരെങ്കിലും നിശ്ചയിക്കട്ടെ. ഞാന്‍ |: 
ഇതിന്‌ ആളല്ല, അച്ഛന്‍ അവസാനിപ്പിച്ച | 
“അതിന്‌, സ്വത്തിന്‍െറ കാര്യങ്ങളൊന്നും | ; 
ഇപ്പൊ ആരും പറഞ്ഞില്ലല്ലൊ, അച്‌ ഛാ. 
ഇല്ല്യ... ശരി. അതും ആരെങ്കിലും 


ക്ക്‌ 


കലാക൯മുദി ദേ 


rp ചിരിച്ച്‌ കഴിച്ചുകൂട്ടി; 


പറയണ്ടെ? പാപ്പരായ ഒരാള്‍ മരിച്ചാല്‍ 
മററുള്ളവര്‍ വേണ്ടത്‌ ചെയ്യണം. സ്വത്തുളള 
ഒരാള്‍ മരിച്ചാലോ? ആ സ്വത്തിന്‌ അവകാശ 
പ്പെട്ടവര്‍ വേണം കാര്യങ്ങള്‍ ചെയ്യാന്‍. ഞാന്‍ 
എന്‍െറ ഒടപ്പിറന്നോളോട്‌ ചോദിച്ചു. ആരടെ 
. സ്വത്തും എന്‍െറ കൈവശം ഇല്ല്യ ഏട്ടാ എന്ന്‌ 
അവള്‌ കയ്യ്‌ മലര്‍ത്തി. സ്വത്തൊക്കെ 
പ നിന്‍െറയാണെന്ന്‌ . നീയ്യ്‌ കരുതുന്നെങ്കില്‍ 
| ചെലവൊക്കെ നിയ്യ്‌ ചെയ്യ്‌!” 
““എന്‍െറയോ!'” 
പിന്നെയെന്തിന്‌ നീയീ വേണ്ടാപ്പണിക്ക്‌ 
പോണു? 
അച്ഛന്‍െറ ധര്‍മ്മസങ്കടം മനസ്സിലാക്കാന്‍ 
്രയാസമുണ്ടായില്ല. അമ്മാവനുവേണ്ടി കിയ 
നടത്താന്‍ അമ്മയ്‌ ക്കുളള മോഹം തട്ടിക്കളയാ 
നും വയ്യ. 
“കടമ... 
നോക്കി. 
“എന്ത്‌ കടമ? അവന്‌ ഇതൊക്കെ ഒന്ന്‌ 
-കല്ലും നെല്ലും തിരിച്ച്‌ വെയ്ക്കായിരുന്ന്‌ല്യൈ ? 
അതെന്തേ ചെയ്യാത്തത്‌ ? എല്ലാരേം ഒരേപോ- 
“ലെ മോഹിപ്പിച്ച്‌ കൊണ്ടുനടത്താം എന്ന്‌ 
വിചാരിക്കാന്‍ പാടുണ്ടോ?” 
“കഴിഞ്ഞത്‌ കഴിഞ്ഞ്ല്ല്യെ, ഇനി...” 
“എന്നെ അവന്‍ പെടുത്തിയ കെണി 
കണ്ടില്ലെ? ഞാന്‍ എന്തു ചെയ്യും? ആരുടെ 
ഭാഗം പറയും? താണഇുാതിക്കാരുടെ ചീത്ത 
കേക്കാന്‍ എനിക്കു വയ്യ!” 
“അച്ഛന്‍ അത്ര നിര്‍ബ്ബന്ധാണെങ്കില്‍ 
ഈ പണം ഞാന്‍ ത്ത്‌ മാ, 
'“നിര്‍ബ്ബന്‌ ധാണ്‌ . 
ശി 
“അത്‌ വേണ്ട, ' അമ്മ കെഞ്ചി. 
“'സാരല്ല്യമ്മെ ” എന്ന്‌ സമാധാനിപ്പിച്ചു: 
“കണക്ക്‌ പറയണത്‌ ഞങ്ങള്‌ തമ്മില്‍ 
അല്ലാതെ പിന്നെ ആര്‌ തമ്മിലാ? 
മരിച്ചവരും മരിക്കാ 


[ 


ത്തവരും തമ്മില്‌ 


| “ഒരു മാന്തയ്യ്‌ വെട്ടി ആ പാവത്തിനെ 
ദഹിപ്പിക്കാന്‍ ആരും ഉണ്ടായ്ല്ല്യ. കുഴിമറയാ 
ണ്‌ ചെയ്തതേയ്‌. ഇപ്പൊ പിണ്ഡസ്സദ്യ 
' ഈട്ടീട്ടെന്താ കാര്യം!” 
കൂപ്പിന്‍െറ മറവിനപ്പുറത്ത്‌ കുളിക്കുന്ന 
 സ്രതീകളില്‍ ആരോ. 
ആരെന്ന്‌ ശബ്ദംകൊണ്ട്‌ മനസ്സിലായില്ല. 
പരിദേവനം നീണ്ടു: “ഒന്നും അല്ല, 
എന്‍േറന്ന്‌ പറയാന്‍ ആരും ഇല്ല്യാത്തോരടെ 
| ഗതി ഇതന്നെ! അല്ലാതെന്താ! 
'കത്തിച്ചുകളഞ്ഞാല്‍ പുണ്യായ്യോ, കൂട്ട 
[ രെ? 
“ഒന്നുല്ല്യെങ്ില്‍ മണ്ണിന്‍െറ ചോട്ടില്‌ പുഴു 
| തിന്ന്‌ കെടക്കണ്ടലോ/” ) 
“അതെന്തേ, അയാളെ ദഹിപ്പിക്കാത്തത്‌, 
ആവോ? 
“ആരെങ്കിലും വേണ്ടേ?” 
*“ദഹിപ്പിച്ചുന്നേ ഞാന്‍ കരുതീത്‌. ഇല്ല്യ, 


കലാകനമുദി 34 


ക 1) [ 
എന്ന്‌ അച്ഛനോട്‌ പറഞ്ഞു 


അല്ലെ! കാര്‍ന്നോമ്മാര്‌ ചത്താല്‍ കുഴിമറയും 


ആയ്യോ! ശിവ ശിവ! കാലം ചെല്ലുമ്പൊ 
ഇതും ഇല്ല്യാതെ വരും! വലിച്ച്‌ കുഴിച്ചിടാനും 
ആള്ണ്ടാവ്ല്ല്യ!”' 

““അതെങ്ങന്യാടോ, മരം എന്നു പറയാന്‍ 
മാവായിട്ട്‌ ആ തൊടീല്‍ ഒന്നും ബാക്കി ഇല്ല്യ! 
ഒല വെട്ടിവിററ്‌ തീര്‍ന്നു.” 


“ചുള വെയ്ക്ക്ണ്‌ ഒരു പരിഷ്കാരം 
നടപ്പ്‌ ല്ലം ഇപ്പൊ; അതാവായിരുന്ന്‌ല്ലെെ 
അവര്‍ക്ക്‌ 


“ആരാ ) ചെയ്യിക്കാന്‍? മക്കളോ ഇല്ല്യ. 
മര്വോക്കള്‌ ... 

““അതൊന്നും പറയണ്ട! എന്തിനാ വെറു 
തെ! . | 
“'അതേതെ. നമ്മളായിട്ട്‌ ഓരോന്ന്‌ പറഞ്ഞു 
എന്ന്‌ പുരാതി വേണ്ട. 

ഇരുട്ട്‌ പരന്നുതുടങ്ങിയിരിക്കുന്നു. 

ശ്രീകോവിലിനകത്തെ തിരികള്‍ അലട്ടില്ലാ 

തെ കുമ്പിത്തന്നെ നില്ക്കുന്നു. കല്പടവുക 
ളില്‍ ഓളമടിക്കുന്ന. വെളളം ഉത്തരമില്ലാച്ചോ 
ദ്യങ്ങള്‍ ചോദിക്കുന്നു. 

തടിമാടനായി വളര്‍ന്നും മന്ദബുദ്ധിയായി 
തുടര്‍ന്ന്‌ തൃപ്പടിക്കപ്പുറത്തു ശാന്തിക്കാരനായി 
ചന്ദനയുരുളയുമായി നില്ക്കുന്ന പഴയ 
കളിക്കൂട്ടുകാരന്‍ സന്തോഷിച്ച്‌ ചിരിക്കുന്നു: 

“എപ്പൊ വന്നു, താന്‍? 

തലയ്ക്കു മുകളില്‍ ,പാവുകള്‍ കുറുകുന്നു. 

ശര്‍ക്കരയില്‍ കുഴച്ച അരിമാവ്‌ നെയ്യില്‍ 
വേവുന്നു. ഒററയപ്പം മണക്കുന്നു. നിഷ്ക്കളങ്ക 
നായ തിരുമേനി സ്വരം താഴ്ത്തി ചോദിച്ചു: 
“തന്‍െറ അമ്മാമടെ വയററില്‍ ഒരു കുട്ടി 
ഉണ്ടായിരുന്നോ?” 

കാര്യമായിട്ടാണ്‌ . 

“ഇലലം 

അങ്ങനെ ചെലര്‌ പറേണ്‌ കേട്ടു! വയറു 
വീര്‍ത്ത്‌ ' ശ്വാസംമുട്ടി മരിച്ചു എന്നാണ്‌ 


കേള്‍വി. അതോണ്ട്‌ ചോദിച്ചുന്നേളളു, ട്ടോ. 


സൂക്‌ ഷം POD എന്ന്‌ വിചാരിച്ചു. 
“അങ്ങനെ അല്ല.” 
“അല്ല, ആയീച്ചാലും അദ്‌ ഭുതല്ല്യ! അര 
മോഹായിരുന്നു, മുപ്പര്‍ക്കേയ്‌ !' 
“അര്‍ബുദായിരുന്നു, വയററില്‍. 
'ആണുങ്ങള്‍്‌ ഗര്‍ഭം ധരിച്ചാല്‍ ൦ അപകട 
ന്തന്നെ!' 
ചന്ദനം കൈനീട്ടി ബപ യാന്ത്രികമാ- 
യി നെററിയിലും മാറത്തും വരച്ച്‌ തിരിഞ്ഞു 
നടക്കുമ്പോള്‍ അറിവില്ലായ്‌ മയുടെ സുഖത്തേ 
ക്കുറിച്ചോര്‍ത്ത്‌ സങ്കടപ്പെട്ടു. 


ബലിയുടെ ചുമതലക്കാരി “ശേഷം” ചോദി 
ക്കുന്നു. ചൂട്ടുപുടവയില്‍നിന്ന്‌ കീറിയെടുത്തു 
സൂക്ഷിക്കുന്ന അവശിഷ്ടം. 'ശീതികന്‍' 
അല്ല. ശീതിക. കൂന്നുകൂന്നു നടക്കുന്ന ഒരു 
വൃദ്ധ. അവരുടെ മകനാണ്‌ പതിവ്‌ . അയാള്‍ 
പുണുലിട്ട്‌ മദിരാശിയില്‍ 'ബാഹ്മണാ ളില്‍ 
സപ്‌ ളൈക്ക്‌ പോയി. അതുകൊണ്ട്‌ 'മണ്യോ 
ണ്ടറ്‌” ഒന്നാംതീയതി കഴിഞ്ഞാല്‍ ഉണ്ട്‌. 
മരണത്തിന്‌ കൃത്യനിഷ്ഠയില്ലാത്തതിന്‍െറ 


ന്നോര്‍ക്ക്‌ ഉടനെ 


വിഷമം തീരുന്നു. 
“അതൊന്നും തെരയണ്ട, ” 
സ്വരം താഴ്ത്തുന്നു: ''കുഴിമറയേ ഉണ്ടായത്‌ 
“അത്‌ ശര്യായ്ല്യ. ജ്രത ്രായംെന്ന്‌ 
മരിച്ചാല്‍ ദഹിപ്പിക്കണ്ടെ ?' 
“അതിലും മൂത്തോര്‌ A 
അവര്‌ പറഞ്ഞു, ഇങ്ങനെ മതി എന്ന്‌." 

) “അതും ഒരു ന ്യായന്തന്നെ, പൂദ്ധ 
കാല്‍പ്പെരുമാററം കേട്ട്‌ മുഖമുയര്‍ത്തി: ഇതാ 
രാ, നിങ്ങടെ അനിയത്തീടെ മൂത്ത ആളല്ലെ?” 

“എവടെ? ' വലിയമ്മ ഉമ്മറത്തേക്കു വന്നു; 
“അതെ! 
“ഒരുക്കങ്ങളൊക്കെ ആയ്യോ, വല്ല്യമ്മ” 

“ആയി വര്ണു, കുട്ട്യെ,'” വലിയമ്മയ്ക്കു. 
മുന്‍പേ വൃദ്ധ പറഞ്ഞു: ‘ ഇനി ദക്ഷിണ 
നന്നായ്യാല്‍ ഒക്കെ നന്നായി.” 

“സുക്ഷിച്ച്‌ പോണം. ആ പാമ്പ്ങ്കാവ്ന്‍െറ 
അവടെ എഴജന്തുക്കള്‌ ണ്ടാവും. കാലം, അല്ലെ 
ങ്കിലേ, നന്നല്ല, “ വലിയമ്മ വിളിച്ചുപറഞ്ഞു. 


O 


കുളത്തിനിപ്പുറം തെക്കേത്തൊടിയില്‍ പുതു | 


തായി കിളച്ച മണ്ണിനു നടുവില്‍ ആറടി നീണ്ട 
ഏരിയില്‍ നട്ടു ഒററപ്പെട്ട വാഴക്കന്ന്‌ വാടി 
നില്ക്കുന്നു. 
ഇളങ്കാററില്‍ ആടുന്നു. 
പ്ളാവിന്‍െറ കട ചാരി വെറുതേ നിന്നു. . 
കാരണവന്‍ മാര്‍ നിരനിരയായി ന്‌ 
സ്ഥലം. 
മുത്തശ്ശിക്കും മുന്‍പ്‌ ആരെല്ലാമെന്നറിയില്ല. 
കുളത്തിന്‍െറ വക്കിലെ ഈരോലിപ്പൊന്ത 


യില്‍ നീര്‍മണ്ഡലിക്ക്‌ പിടികിട്ടിയ തവളയുടെ 


ദാരുണമായ അന്ത്യയാര്താമൊഴി, അതിന്‍െറ. 
ശ്വാസത്തിന്‍െറ താളത്തില്‍. വനരോദനം. 
സര്‍പ്പക്കാവില്‍ അസത്തായ നത്തിന്‍െറ 
ചെത്തം. 
നത്തു കരഞ്ഞാല്‍ ചത്തു കരയും എന്നു 
ചൊല്ല്‌. 
സര്‍പ്പക്കാവിന്‍െറ പരിസരത്ത്‌ ഞാന്നുകിട 
ക്കുന്ന വള്ളിത്തലപ്പുകള്‍ ആളനക്കം 
ഉലഞ്ഞു. 


പേടിച്ചുപോയി: “ആരാണ്‌ ?' 

“എന്തേ നിന്നത്‌ ?' 

ഏട്ടന്‍. 
ഏടത്തിയമ്മ പിരിഞ്ഞുപോകുന്നു. 
ഏട്ടന്‍െറ. ചിരി: “ഇത്‌ ഞങ്ങടെ പാര്‍ 

ക്കാണ്‌ !” 

|  ശല്ല്യായ്യോ? 

'നിന്നതെന്തേ? വല്ല ഇഴജന്തും... 

ഇല്ല. വെറുതെ. 

'“ഇനിയും വൈകിയാല്‍ കാല്ക്കീഴില്‍. {- 


ഒട്ടും കണ്ണു കാണാതെയാവും.”” 

ഇരുട്ടിലെ മൌാനത്തിന്‍െറ ഇടവേള താണ്ടി 
ദുഃഖത്തോടെ ആശിച്ചു; 'ദഹിപ്പിക്കായിരുന്നു. 

“പണ്ടത്തെ കാലം പോയി. വെട്ടിക്കുട്ടു 
. കൊടുക്കണം, കൂലി. 
കറിക്കത്തീംകൊണ്ട്‌ വന്നാലും തലയെണ്ണി 
കാശ്‌ വേണം. എന്‍െറ കൈയില്‍ എവടെ? 
മരിച്ചാപ്പിന്നെ എന്തായ്യാലെന്താന്ന്‌ ഞാനും 


മുത്തവലിയമ്മ | 


ഉണങ്ങിത്തുങ്ങിയ വാഴക്കയ്യ്‌ | 


സമാധാനിച്ചു. മുത്തോരിരിക്കുമ്പൊ ഇങ്ങനെ 
മതി എന്ന്‌ തീരുമാനിച്ചത്‌, പക്ഷേ, കാര 
ണോമ്മാരാണ്‌, ഞാനല്ല. 


““പോരാഞ്ഞിട്ടല്ല.. 

“പോരാ എന്ന്‌ എനിക്കും തോന്നി. 
പിന്നെത്തോന്നീ, കത്തിച്ചാല്‍ എന്താ വിശേഷം? 
ഒരു ചുക്കും ഇല്ല്യ! 

“ഇവടെ ഇങ്ങനെ കിടക്ക്‌ ണു എന്ന 
തോന്നല്‌ ഇല്യാതെ കഴിഞ്ഞിരുന്നു.” 

“ആരാന്‍െറ മണ്ണൊന്നും അല്ലല്ലൊ,” 


ഏട്ടന്‍ ചിരിച്ചതായി ഇരുട്ടിലൊരു വെളുത്ത 
വര തെളിഞ്ഞുമാഞ്ഞ്‌ അറിയിച്ച: 'കെടക്കട്ടെ 
സുഖായിട്ട്‌ അവടെ! ഭാര്യവീട്ടിലോ തറവാട്ടി 
ലോ കെടക്കണ്ടത്‌ എന്ന സംശയൂം ഇനി 


വേണ്ട! രക്‌ ഷപ്പെട്ടുകിട്ടി, കാരണോര്‌! 
അമ്മയെ അടുക്കളയില്‍ കണ്ടില്ല. 


തൊഴുത്തിലും ഇല്ല. ഒരു മുറിയില്‍ 
ഒടുവനിയത്തി, നിവര്‍ത്തിവച്ച പുസ്തകത്തിനു 
മുന്നില്‍, നിലത്ത്‌, താടിക്കു കൈയുന്നി 
കമിഴ്ന്നു കിടക്കുന്നു. വായിക്കുകയല്ല, കണ്ണ്‌ 
പുസ്തകത്തിന്‍െറ താളിനു പുറത്താണ്‌. 
അടുക്കളയില്‍ നടുവനിയത്തി അടുപ്പിലെ 
തീയില്‍ നോട്ടമുറപ്പിച്ചിരിപ്പാണ്‌. വിറകു 
കത്തി ഇങ്ങേ അററത്തെത്തിയിട്ടും തീ 
നീക്കിയിട്ടില്ല. അരി തിളച്ച്‌ ചെമ്പിന്‍െറ 
നാലുഭാഗത്തുടെയും ഒഴുകി അടുപ്പില്‍ ചോര്‍ 
ന്ന്‌ തീ മിക്കവാറും കെട്ടിരിക്കുന്നു. 

അനിയന്‍ ഇടനാഴികയില്‍ നിലത്ത്‌ ഏറുപമ്പ 
രം തിരിക്കാനുള്ള പരിശീലനത്തില്‍. ചുണ്ടു 
കടിച്ച്‌ കയര്‍ ചുററി ആഞ്ഞെറിയുന്നു. പമ്പരം 
തെറിച്ചുരുണ്ട്‌ പത്തായത്തിനിടയില്‍ വീണ്‌ 
മലര്‍ന്നുകിടക്കുന്നു. 

അച്ഛന്‍ തേച്ചുകുളിക്കുകയാണ്‌. കുളി 
മുറിയില്‍ വെളളം ശബ്ദിച്ചുവീഴുന്നു. . 

തളത്തിലെ നിലവിളക്ക്‌ പടുതിരി കത്തുന്നു. 

കൈപ്പത്തി വീശി വിളക്കു കെടുത്തി. 

പാതിയിരുട്ട്‌ . 

വടക്കുപുറത്തുനിന്ന്‌ കേട്ട തേങ്ങല്‍ അമ്മ 
യുടെ മേല്‍വിലാസമായി. അടുക്കളയുടെ 
പുറംപുവര്‍ ചാരി തനിയേ നില്ക്കുന്നു. ഓരം 
ചരിഞ്ഞ്‌, ചുവരിനോട്‌ സങ്കടം പറയുന്നതു 
പോലെ. . 

'“അമ്മയെന്താ, ഇവടെ...? 

“ഒന്നുല്ല. 

*“കരേണതെന്തിനാ? 

“ഏയ്‌, ഇല്ല്യലോ.”' 

“കണ്ടാലറിഞ്ഞുടെ?' 

"രണ്ട്‌ ചുള്ളി വെറകെടുക്കാന്‍ പോന്ന 
താണ്‌, ഞാന്‍. ഇവടെ ഇങ്ങനെ വെറുതേ 
നിന്നു.” 

*“അമ്മയ്ക്ക്‌ ബലിയിടണ്ടെ?” 

*“നിങ്ങളൊക്കെ മതി.” 

"ചടങ്ങിന്‌ നിര്‍ബ്ബന്ധം കണ്ടപ്പൊ ഞാന്‍ 
കരുതിത്‌ ... 

“'ജീവിച്ചിരുക്കമ്പൊ അന്നം കൊടുക്കാന്‍ 
കഴിഞ്ഞ്ല്യ. മരിച്ചിട്ട്‌ ഇനിയെന്തിനാ! 
തീര്‍ച്ച?" 
കുട്ട്യോളെ മൂന്നാളേം വിളിച്ചോളു. അത്‌ 
1. 


“അച്ഛന്‍ ഇഷ്‌ ടാവ്ല്ല്യ അമ്മ വരണത്‌, 


അല്ലെ? 

"നീയ്യ്‌ പൊക്കോന്ന്‌ പറഞ്ഞാല്‍ ഞാനും 
വരാം. ഒന്നും പറഞ്ഞ്‌ ല്യെങ്കില്‍ വര്ല്ല്യ. 

'"ചോദിച്ച്ല്യ, അമ്മ?” 

ഇല 

**“ഞാന്‍ ചോദിക്കണോ?” 

“വേണ്ട. ബലിക്ക്‌ ഓരോരുത്തരായി 
ഇരുന്നെണീററ്‌ തീരുമ്പൊ നേരം വെയിലാവും. 
ഇവിടത്തെ ചായേം പാല്‍ക്കഞ്ഞീം ഒന്നും 
ശരിയാവില്ല.” 

““പറഞ്ഞുനോക്കരുതേ? പറഞ്ഞാല്‍ മന 
സ്സിലാവാത്ത ആളൊന്നും അല്ലല്ലൊ.” 

"എന്തിന്‌ പറയ്‌ ണു? ആലോചിച്ചാലറി 
യില്ല്യ? ആലോചനയില്‍ ഒട്ടും പിന്നോക്കൂം 
അല്ല! പറയാതെ അറിയാത്തത്‌ ചറഞ്ഞറിയി 
ക്കാന്‍ നിന്നാല്‍...” 

'“ഞാന്‍ പറഞ്ഞ്‌ സമ്മതം വാങ്ങാം. - 

**അരുത്‌,”' അമ്മ സ്വരം വളരെ താഴ്ത്തി: 
"എന്ത്‌ വന്നാലും അച്ഛന്‍ ഇഷ്ടല്ല്യാത്ത 
തൊന്നും നീയ്യ്‌ പറയരുത്‌, ചെയ്യരുത്‌! 


കുളിമുറിയുടെ വാതില്‍ തുറക്കുന്ന ഒച്ചകേട്ട്‌ 
അമ്മ കണ്ണും മുഖവും തുടച്ച്‌ തിടുക്കപ്പെട്ടു: 


“ഞാന്‍ അങ്ങട്ട്‌ ചെല്ലട്ടെ. 


“എന്‍െറ അനിയന്‍ വെലിയിട്ട്‌ ല്ല്യെങ്കില്‍ 
ഞാനുട്‌” ഇല്ല്യ!" വലിയേട്ടന്‍ ഈറനോടെ 
നിന്ന്‌ തറപ്പിച്ചു പറഞ്ഞു. 

'“എനിക്കിതിലൊന്നും വിശ്വാസല്ല്യ, വിട്ടു 
മാറി നിന്ന്‌ എല്ലാം ഒരുക്കിത്തീര്‍ക്കാന്‍ 
സഹായിച്ച്‌ ഒഴിഞ്ഞകന്ന്‌ പുഴയിലേക്കിറങ്ങു 
ന്ന ഏട്ടന്‍ ചിരിച്ചു. 

“പററില്ല. ഈ വീട്ടിലെ കാരണോര്‌ ഇപ്പൊ 


നി 


കലാകമുദി 3ട 


“നീയാണ്‌. നീയ്യ്‌ കൂടണം.” 
_ ഞാനല്ല!” 
. കുളിക്കാന്‍ പോയാല്‍ ഇങ്ങനെയിരിക്കും! 


| ചിരിച്ച: 


നേരെ തിരിഞ്ഞു: ' ‘ആക്ഷേപം പറയുന്നോര 
ടെ എല്ല്‌ ഞാന്‍ സൂപ്പുവെയ്ക്കും! ആര്‍ക്കാ 
പെണക്കം 

ആരും മിണ്ടിയില്ല. 

ചടങ്ങുകാരി വൃദ്ധ നിര്‍ദ്ദേശിച്ചു: ആരാ 
ആദ്യം എന്നുവെച്ചാല്‌ ഇങ്ങട്ടിരിക്ക്യാ. മരിച്ചു 


“ഈ വീട്ടിലെ കാരണോര്‍ ക്ളട്ടനാണ്‌, 
ആരോ അധിക്ഷേപിച്ചു: "ഷാപ്പു വഴി 


'കാരണവരോ പോയി,” വേറെയാരോ 


““മററുളേളാര്‍ എന്തിന്‌ വെളളം, പോയ്യേ ആളെ നല്ലോണം വിചാരിക്ക്യാ...” 
കുടിക്കാതിരിക്കണം! ഒരുതുളളി രുചിക്കണ 
മെങ്കില്‌ ഈ കാരണോരിനി രണ്ടാംഇന്മം O 
ജുനിക്കണ്ടെ!“ 


മൂന്നാമതൊരാളും കാര്യവിചാരത്തിന്‌ കൂടി: 
"“കൂടിച്ചിട്ടായ്യാലും കുളിക്കാതെയായ യാലും ത്തുമ്പോള്‍ അമ്മ കാവല്‍: “കാക്ക കൊത്തീ 
അവന്‍ പറേണത്‌ കാര്യാണ്‌. മരിച്ചുപോയ ല്യെ? BH 
ആള്‍ക്ക്‌ അവസാനംവരെ രക്ഷയ്ക്ക്‌ ആകേ ഉവ്വ്‌. 
ഒരുത്തനേ ഉണ്ടായുള്ളു. ആ ഒരുത്തന്‍ ''ഞാന്‍ ഇവടെ അങ്ങട്ട്‌ കഴിച്ചുകൂട്ടി. 
കൂട്ടത്തില്‍ കൂടാതെ എന്ത്‌ ശേഷ്രകിയ? നടുവമ്മാമന്‍െറ പണി പററി!” 
ഞാന്‍ അശുദ്ധക്കാരനാ! ഞാന്‍ കൂട്യാല്‍ ““ചെലപ്പൊ,'' അച്ഛന്‍ ഉറിച്ചിരിച്ചു; 
പലരും പെണങ്ങും, ഏട്ടന്‍ നടന്നുതുടങ്ങി: “നാളെ, വെലിക്ക്‌ നിങ്ങള്‌ അഞ്ചാറാളേ 
“വെലി നടക്കട്ടെ. കാണു!” 
നടുവമ്മാമന്‍ ഏട്ടനെ തടഞ്ഞു: ““നെണ '“അങ്ങനെ വരില്ല്യ,' അമ്മ സന്തോഷം 
ക്കെന്താടാ അശുദ്ധം? അത്‌ കേക്കട്ടെ! കാത്തു; ““മരിച്ചുപോയ്യോരടെ മനസ്സ്ണ്ടെ 
മൂപ്പരും ചുണ്ടു നനച്ച്ട്ടാവും വന്നത്‌!” “ങ്കില്‍...” 
എന്നൊരു പിറുപിറുപ്പ്‌. “ജീവനോടെ ഇരിക്കുമ്പൊ വീട്ടുകാരെ 
അമ്മാമന്‍ ശബ്ദമുയര്‍ത്തി: “നമ്പൂര്യാര്‍ക്ക്‌ നേരെ നടത്താന്‍ കഴിഞ്ഞ്ല്യ,''അച്ഛന്‍ 
നായര്‍ വീട്ടിലെ സംബന്‌ ധങ്കൊണ്ട്‌ അശുദ്ധ ചുണ്ടിക്കാട്ടി: "പിന്നെയാണോ മരിച്ചിട്ട്‌ 2” 
ല്ല്യാച്ചാല്‍ നിന്‍െറ സംബന്‌ ധംകൊണ്ട്‌ നെണ അമ്മ ഈറന്‍മുടി മാടിക്കെട്ടി അകത്തു 
ക്കും അശുദ്ധല്ല്യ! പോയി കുളിച്ച വാ! പോയി. 
പിന്നെ അമ്മാമന്‍ ബലിയിടാന്‍ കൂടിയവരുടെ രണ്ട്‌ ഒററയുറുപ്പികനാണയങ്ങള്‍ തമ്മിലി 


എല്ലാം കഴിഞ്ഞ്‌ ഉച്ചയോടടുത്ത്‌ തിരിച്ചെ 


| പൂര്‍ണ പ്രസിദീകരണങ്ങള്‍ 


_ഉറൂബഃ 40.00 
കേശവദേവ്‌ 9.00 
കേശവദേവ്‌ 

ചന്തുമേനോന്‍ 
- കേശവദേവ്‌ 

- കേശവദേവ്‌ 15.00 
- സര്‍ദാര്‍ കെ.എം. പണിക്കര്‍ 39.00 
- അമ്പാടി നാരായണ പൊതുവാഠം 32.00 
സി.വി. രാരന്‍പിള്ള 18.00 
സര്‍ദാര്‍ കെ.എം. പണിക്കര്‍ 40.00 
- സി.വി. രാമന്‍പിള്ള 42.00 
ഉറൂബ്‌ . 16.00 
എസ്‌.കെ. പൊറ്റെക്കാട്‌ 26.00 
ചന്തുമേനോന്‍ 26.00 
കേശവദേവ്‌ 7.50 
-ബി. കല്യാണി അമ്മ 32.00 
കെ. മാധവി അമ്മ 12.00 
സര്‍ദാര്‍ കെ.എം. പണിക്കര്‍ 25.00 
സുമംഗല 11.00 
കാരാട്ട്‌ അച്യുതമേനോന്‍ 30.00 


30.00 . 
ഒരു സുന്ദരിയുടെ ആത്മകഥ 23.00 
ഓടയില്‍നിന്ന്‌ 

കേരള സിംഹം 

കേരള പുത്രന്‍ 

ധര്‍മരാജ 

ധൂരകേതുവിന്‍െറ ഉദയം 
മാര്‍ത്താണ്ഡ വര്‍മ 
രിണ്ടാപ്പെണ്ണ്‌ 

വിഷകന്യക 

ശാരദ 

കുഞ്ചുക്കുറുപ്പിഐെറ ആത്മകഥ 
അമ്മുവിനെറ ഭാഗ്യം 

പയ്യം വെള്ളി ചന്തു 
വറങ്കിപ്പടയാളി 
വള്ളുവക്കമ്മാരന്‍ 

വിരുതന്‍ ശങ്കു 


പുസ്മകങ്ങാം ഒന്നിച്ചെടുക്കുന്നവര്‍ക്കു* ആകര്‍ഷകമായ കമ്മീഷന്‍. പൂസ്മ 
" കങ്ങഠം വി.പി.പി .യായി അയയ്ക്കുന്നതാണ്‌. പണം മുന്‍കൂര്‍ അയയ്ക്കുന്നവര്‍ |. 
ക്ക്‌ രജിസ്‌റ്റേഡ്‌ പോസ്റ്റേജ്‌ സരജന്യം. മറ്റു പ്രസാധകരുടെ പുസ്തകങ്ങളും 


ലഭ്യമാണ. വിശദവിവരങ്ങരക്കും കാറ്റ “ലോഗിനും ഇന്ന ഇന്നുതന്നെ എഴുതുക. 


185 Publishers’ Distributors 
TBS Building, | 0൦0൩8൦30, 
ം TBS G.H. Road, Calicut-1 Calicut-1 
ടേ, Ph: 60085 | Ph: 74025. . 


, രടി  താളമാക്കി അച്ഛന്‍ “ 
എന്തസത്താണമ്മെ, രാമന്‍ വന്ന്‌, അമ്മ തന്‍ 
കുഞ്ഞിനെ വേള്‍ക്കുമത്രെ!”' എന്ന്‌ മൂളി. 


O 


അഴിച്ച്‌ ആശുപ്രതിമുറിയിലെ കസേര 
രില്‍ നടുമടക്കിയിട്ട കുപ്പായത്തിന്‍െറ കീശ 
യില്‍നിന്ന്‌ അമ്മ നാണയത്തുട്ടുകള്‍ എടുക്കു 
ന്നു. ഇരുട്ടടച്ച്‌ പെയ്യുന്ന മഴ പുറത്ത്‌ 
ആര്‍ത്തലയ്ക്കവേ തന്‍െറ കാഴ്ച മങ്ങിയ 
കണ്ണുകളുടെ നന്നേ അടുത്തുപിടിച്ചു അമ്മ 
നാണയങ്ങളുടെ മൂല്യം തിട്ടപ്പെടുത്തുന്നു. 

ഉറക്കമുണര്‍ന്നിരിക്കുന്നു എന്ന്‌ നടിച്ചില്ല. 

നാണയങ്ങള്‍ മാറത്തടക്കിപ്പിടിച്ച്‌ അമ്മ 
കണ്ണടച്ചുനിന്ന്‌ ,പാര്‍ത്ഥിക്കുന്നു. ഒട്ടുനേരം 
കഴിഞ്ഞ്‌ മടക്കിപ്പിടിച്ച കൈയുമായി അച്ഛ 
ന്‍െറ അരികിലേക്ക്‌, മെല്ലെ. 

ആശുപ്രതിക്കിടക്ക തൊടാതെ നിന്ന്‌ 
അച്ഛന്‍െറ ശരീരത്തില്‍ തൊട്ടുതൊട്ടില്ല 
എന്ന രീതിയില്‍ അച്ഛനെ തലമുതല്‍ 
കാല്‍വിരല്‍വരെ അമ്മ ഉഴിയുന്നു. ഇരുപത്തി 
യൊന്നുവട്ടം. പിറുപിറുപ്പുപോലെ (പാര്‍ത്ഥന. 

സഞ്ചിയില്‍ പരതി തോര്‍ത്തുമുണ്ടെടുത്ത്‌ 
അതിന്‍െറ തുമ്പില്‍ നാണയങ്ങള്‍ തിരച്ചുകെട്ടി 
വലിച്ചുമുറുക്കി വീണ്ടും തിരച്ച്‌ വീണ്ടും 
കെട്ടുന്നു. തോര്‍ത്തിന്‍െറെ മറേറമൂലയില്‍ 
ഇതുപോലെ വേറൊരു കെട്ട്‌ മുന്‍പേയുണ്ട്‌. 
തോര്‍ത്തു മടക്കി സഞ്ചിയില്‍ ഭ്രദമായി വച്ച്‌ 
ആശ്വാസത്തിന്‍െറ നെടുവീര്‍പ്പ്‌. 

“അത്‌ ആര്‍ക്കാ, അമ്മെ?” 

എല്ലാര്‍ക്കുംകൂടി. 

““എന്നുവെച്ചാലോ?”' 

'“അതേയ്‌, മുത്തച്ഛന്‍ ആ തൊടി 
വാങ്ങുമ്പൊ അതില്‍ നെറച്ച്‌ ദൈവങ്ങളേരു 
ന്നു. മലങ്കൊറത്തി, കരിങ്കുട്ടി, മുണ്ട്യേന്‍, 
ചാത്തന്‍... എല്ലാ കല്ലും പൊഴക്കിക്കളഞ്ഞ്‌ 
തെങ്ങുവെപ്പിച്ു! 

അത്‌...” - 

'“നെണക്ക്‌ ഇതിലൊന്നുംവിശ്വാസണ്ടാ 
വ്ല്യ്യ.”” | 
“എന്‍െറ വിശ്വാസം നോക്കണ്ട. അമ്മടെ 

ഇഷ്ടംപോലെ ഒക്കെ ചെയ്തോളു.” 

““പോഴത്തം എന്നേ എനിക്കും തോന്നീരു 
ന്നുളളു. ഇപ്പൊ, പക്‌ഷേ, വേറൊരു കാരണും, 
ഈ നരകത്തിന്‌, കാണാല്ല്യ!” 

' ഉഴിഞ്ഞുവെച്ചത്‌ എന്ത്‌ ചെയ്യും? 

എന്തെങ്കിലും ചെയ്യാം. തല്‌ ക്കാലം അവ 
ടെയിരിക്കട്ടെ.”' 

“കൂനിക്കൂടി ഇരുന്ന ഇരിപ്പില്‍ അടഞ്ഞ 
കണ്ണുകളില്‍ മുഷ്ടികളമര്‍ത്തി അമ്മ ഇനി 
ഒന്നും കാണാന്‍ വയ്യ, മതിയായി, എന്ന്‌ തല 
കുടഞ്ഞു. 

ചെറുതായ മിന്നലിനുശേഷം വളരെനേരം, 
കഴിഞ്ഞ്‌ ദൂരെ പതുങ്ങി ഞരങ്ങുന്ന ഇടിനാദം 
പോലെ അമ്മ തുടര്‍ന്നു: “'ആമക്കാവിലിക്ക്‌ 
കൊടുത്തയയ് ക്കാം.” 


(തുടരും) 


ഇത്തത്ത 


ര്രമക്കേടുകള്‍ക്കു പിന്നില്‍ 
കരുണാകരനും മുരളിയും 
(10-0൦ പേജില്‍ നിന്നും തുടര്‍ച്ച) 

അവര്‍ പുതുതായി തര്‍ക്കം ഉന്നയിച്ചു. തര്‍ക്കം 
നിലനില്‍ക്കേതന്നെ ഖലിത ബാംഗ്ളൂര്‍ക്ക്‌ 
സ്ഥലംവിട്ടു. ജില്ലാ റിട്ടേണിംഗ്‌ ആഫീസര്‍മാ 
രും സ്ഥലത്തില്ലായിരുന്നു. 

ചോദ്യം: ഖലിതയുടെ ആ യായും 
ഗൂഡപദ്‌ധതിയുടെ ഭാഗമായിരുന്നോ? 

ഉത്തരം: അതില്‍ ഞങ്ങള്‍ക്ക്‌ സംശയമില്ല. 
ഒരുപാട്‌ തിരഞ്ഞെടുപ്പ്‌ കണ്ട ആളാണ്‌ 
താനെന്ന അവകാശവാദമാണ്‌ കരുണാകരന്‍. 
മുമ്പ്‌ ഏതെങ്കിലും കാലത്ത്‌ കൃതിമ 
ലിസ്ററുണ്ടാക്കി മുന്‍കൂട്ടി നിര്‍ണ്ണയിക്കാത്ത 
സ്ഥലത്തുവച്ച്‌ തിരഞ്ഞെടുപ്പ്‌ നടത്തിയതായി 
കേട്ടുകേഴ്വിയുണ്ടോ? മുഖ്യമ്രന്തി കരുണാ 
കരന്‍െറയും മകന്‍ മുരളിയുടെയും നിര്‍ദ്ദേശ 
പ്രകാരമാണ്‌ (കമക്കേടുകള്‍ നടത്തിയിട്ടുള്ളത്‌. 
ഇഷ്ടമില്ലാത്തവരെ രാഷ്‌ ടീയമായി ഉന്മൂല 


നാശം ചെയ്യുക. മുന്നണിക്ക്‌ എന്ത്‌ കോട്ടമു . 


ണ്ടായാലും എങ്ങനെയും സംഘടനാ തങ്ങളു 
ടെ കൈപ്പിടിയിലൊതുക്കുക എന്ന ലക്ഷ്യം 
മാര്രമേ അവര്‍ക്കുളളു. സമ്മര്‍ദ്ദം ചെലുത്തി 
യാണ്‌ 'ഖലിതയെ ബാംഗ്ളൂര്‍ക്ക്‌ അയച്ചത്‌. 


കോട്ടയം ജില്ലാ റിട്ടേണിംഗ്‌ ആഫീസറായ 


ഫിലോമിനനെ പുറത്ത്‌ കാണിക്കാതിരിക്കാന്‍ 
മുരളി തന്‍െറ നേതൃത്വം നല്‍കി ഒളിപ്പിച്ചു. 
ഈ രീതിയില്‍ ഒരു തിരഞ്ഞെടുപ്പ്‌ 
മുമ്പൊരിക്കലും നടന്നിട്ടില്ല. സംഘടനയെ 
ഇവര്‍ അപമാനപ്പെടുത്തി എല്ലാ ജനാധിപത്യ 
സങ്കല്‍ പത്തെയും തകര്‍ത്തു. ഈ രീതിയിലാ 
ണ്‌ പാര്‍ട്ടിക്കുള്ളില്‍ ആഭ്യന്തര ജനാധിപത്യം 
പുനഃസ്ഥാപിക്കുന്നതെങ്കില്‍ ആ ജനാധിപത്യ 
ത്തില്‍നിന്ന്‌ ഈശ്വരാ രക്‌ ഷപ്പെടുത്തണേ. 
മുമ്പ്‌ നോമിനേഷനിലൂടെ (പഹസനമാക്കി 
യിരുന്ന സംഘടനയെ ഇവര്‍ മറെറാരു 
രീതിയില്‍ പിടിച്ചെടുത്തു. ഇന്ത്യ കണ്ട 
ഏററവും വലിയ തിരഞ്ഞെടുപ്പ്‌ അട്ടിമറി 
ഹരിയാനയിലെ മേഹമില്‍ നടന്നതാണ്‌. 
ചനട്ടാല ഇവരെക്കാള്‍ നല്ല ജനാധിപത്യവാദി 
യാണെന്ന്‌ തോന്നിപ്പോകും. മേഹമില്‍ ഒരു 
വോട്ടര്‍ പട്ടികയെങ്കിലുമുണ്ടായിരുന്നു. വോട്ടര്‍ 
മാരെ വോട്ടുചെയ്യാന്‍ അനുവദിക്കാതെ സ്വന്തം 
അനുചരരെയുപയോഗിച്ച്‌ വോട്ടുകള്‍ രേഖ 
പ്പെടുത്തി പെട്ടിയിലിടുവിച് . ഇവിടെയാണെ 
ങ്കിലോ വോട്ടര്‍ /പട്ടികയില്ല. യഥാര്‍ത്ഥ 
വോട്ടര്‍മാര്‍ക്ക്‌ അവകാശം നിഷേധിക്കുകയും 
ചെയ്തു. ഇയിച്ചവരെ ലിസ്ററില്‍ നിന്ന്‌ 
മാററി. ഡ്യൂപ്പുകളെ തിരുകി കയററി. 
ആദ്യാവസാനം ലിസ്‌ ററുകള്‍ മാററിമറിച്ചു. 
തിരഞ്ഞെടുപ്പ്‌ എന്ന സങ്കല്പത്തെ തന്നെ 
അട്ടിമറിച്ചുകളഞ്ഞു. കരുണാകരന്‍െറയും മുരളി 
യുടെയും അറിവോടും നിര്‍ദ്‌ ദേശത്തോടും 
കൂടിയായിരുന്നു ഇതെല്ലാം. താവു-ചനട്ടാല 
ടീം നടത്തിയ തിരഞ്ഞെടുപ്പ്‌ അട്ടിമറികളെ 
കടത്തിവെട്ടിയിരിക്കുകയാണ്‌ കരുണാ 
കരന്‍-മുരളി ടീം. സംഘടന പിടിച്ചെടുക്കാന്‍ 


ഇവര്‍ ചെയ്ത പാതകത്തിന്‍െറ ഗാരവം, 


“ഒരുപക്ഷേ എതിരാളികളെ വെട്ടിവീഴ്ത്താ 


നുള്ള ഉത്‌ സാഹത്തില്‍ മറന്നുപോയതായിരി 
ക്കാം. ഈ ദ്രോഹത്തിന്‌ ഇപ്പോള്‍ മാതമല്ല, 
ജനാധിപത്യവാദികളായവരും തലമുറപോലും 
അവര്‍ക്ക്‌ മാപ്പുകൊടുക്കില്ല. 

ചോദ്യം: തിരുവനന്തപുരം കോര്‍പ്പറേഷന്‍ 
തിരഞ്ഞെടുപ്പില്‍ വിജയിക്കാന്‍ രണ്ട്‌ കണ്‍ 
സിലര്‍മാരെ മാര്‍ക്‌ സിസ്‌ററ്‌ പാര്‍ട്ടി തട്ടിക്കൊ 
ണ്ടുപോയ സംഭവം സംസ്ഥാനത്തൊട്ടാകെ 
കാടിളക്കി (പചരിപ്പിച്ചവരാണ്‌ കോണ്‍ഗ്ഗസ്സു 
കാരുള്‍പ്പെടുന്ന അന്നത്തെ പപതിപക്‌ ഷം. 
ഇടതുമുന്നണി ഗവണ്‍മെന്‍റിന്‍റെ പ്രതി 
ച്ഛായ ഒരുപരിധിവരെ തകര്‍ക്കാനും ആ 
രപചരണത്തിന്‌ കഴിഞ്ഞു. അതിനെക്കാള്‍ 
വലിയ സംഭവങ്ങള്‍ കോണ്‍ഗ്രസ്സിന്‍െറ സം 
സ്ഥാന തിരഞ്ഞെടുപ്പില്‍ നടന്നില്ലേ? 

ഉത്തരം: ശരിയാണ്‌ . എര്രയോ സംഭവങ്ങള്‍. 
കൌണ്‍സിലര്‍മാരെ തട്ടിക്കൊണ്ടുപോയ സം 
ഭവം ഇടതുമുന്നണിക്ക്‌ ചീത്തപ്പേരുണ്ടാക്കി. 


എന്നാല്‍ കോണ്‍ഗ്രസ്സില്‍ ,നടന്നിരിക്കുന്ന 


തോ? സംസ്ഥാനത്തൊട്ടാകെ എത്രയോ 
വോട്ടര്‍മാരെ തട്ടിക്കൊണ്ടുപോയി. റിട്ടേണിംഗ്‌ 
ആഫീസര്‍മാരെ വരെ ഒളിപ്പിച്ചവച്ച. കോണ്‍ 
ഗ്രസ്ലറിന്‍െറ സംഫ്വടനാ തിരഞ്ഞെടുപ്പുമായി 
തട്ടിച്ചുനോക്കുമ്പോള്‍ എരതയോ നിസ്സാരമാണ്‌ 
കോര്‍പ്പറേഷന്‍ സംഭവം. ഇയിക്കാന്‍വേണ്ടി 
അവിഹിത മാര്‍ഗ്ഗങ്ങള്‍ സ്വീകരിക്കുന്നതില്‍ 
അവര്‍ക്ക്‌ ഒരു മനഃസാക്ഷിക്കുത്തുമുണ്ടായില്ല. 
ചോദ്യം: മുഖ്യമ്രന്തി ഇതിനൊക്കെ കൂട്ടു 
നിന്നത്‌ ഭാവിയില്‍ സംഘടനയുടെ തലപ്പത്ത്‌ 
മുരളിയെ പപതിഷ്‌ ഠിക്കാന്‍ വേണ്ടിയാണോ? 
ഉത്തരം: തീര്‍ച്ചയായും. കേരളത്തില്‍ കോണ്‍ 
ഗ്രസ്സിനുളളില്‍ (ഗൂപ്പ്‌ കരുണാകരന്‍െറ സൃഷ്ടി 
യാണ്‌ . ജില്ലാ കണ്‍സില്‍ തിരഞ്ഞെടുപ്പിലു 
ണ്ടായ പരാജയത്തിന്‌ ശേഷം രാജീവ്ഗാന്ധി 
യുടെ സാന്നിദ്ധ്യത്തില്‍, ഐക്യത്തോടെ 
്രവര്‍ത്തിക്കുമെന്ന്‌ ആന്‍റണിയും കരുണാക 
രനും ര്പതിജ്‌ ഞയെടുത്തു. പിന്നീട്‌ ഒരുമിച്ച്‌ 
്രവര്‍ത്തിക്കുകയും ചെയ്‌ തു. ഒററക്കെട്ടായി 
നിന്നുള്ള ആ പ്രവര്‍ത്തനത്തിന്‌ ഫലമുണ്ടായി. 
ഈ ഐക്യവും, രാജീവ്‌ ഗാന ധിയുടെ ദാരുണ 
മായ വധം സൃഷ്ടിച്ച അനുഭാവതരംഗ 
ത്തിന്‍െറയും ആകെത്തുകയാണ്‌ പൊതുതിര 
ഞ്ഞെടുപ്പ്‌ വിജുയം. 
കരുണാകരന്‍ കോണ്‍ഗ്രസ്സ്‌ പാര്‍ലമെന്‍ററി 
പാര്‍ട്ടി ലീഡറാകുന്നതില്‍ പലര്‍ക്കും എതിര്‍പ്പു 
ണ്ടായിരുന്നു. രാജ്ീവ്ഗാന്‍ ധിയുടെ അഭാവവും 
ഇന്ത്യയിലെ സാഹചര്യങ്ങളും കണക്കിലെടു 
ത്ത്‌ എല്ലാവരും എതിര്‍പ്പ്‌ മാററിവഛ്ഠ. 
മറെറല്ലാം വിസ്മരിച്ച്‌ ഏകകണ്ഠമായി 
കരുണാകരനെ നേതാവായി തിരഞ്ഞെടുത്തു. 
നേതാവായതോടെ കരുണാകരന്‍ തരംമാറി. 
മ്രന്തിസഭാ രൂപീകരണവേളയില്‍ പാര്‍ട്ടി 
ലീഡര്‍മാരോടൊപ്പം കോണ്‍ഗ്രസ്സിന്‍റെ ഡ 
പ്യൂട്ടി ലീഡറായ ഉമ്മന്‍ചാണ്ടിയും സത്യരപതി 
ജ്ഞ ചെയ്യേണ്ടതായിരുന്നു. കരുണാകരന്‍ 
അതിനവസരം നല്‍കിയില്ല. പിന്നീട്‌, മ്രന്തി 
സഭാ വികസനവേളയിലും കരുണാകരന്‍ പല 
കളിയും കളിച്ചു. വിഭാഗീയ്‌ ചിന്താഗതി 
വളര്‍ത്തി ഭിന്നിപ്പുണ്ടാക്കി. 'മ്രന്തിയാകാമോ 
എന്ന്‌ എന്നോട്‌ എ.കെ. ആന്‍റണി ചോദിച്ച. 


ഞാന്‍ സമ്മതിക്കുകയും ചെയ്തു. അതല്ലാതെ [ 
മ്രന്തിയാകണമെന്ന്‌ ഞാന്‍ അങ്ങോട്ട്‌ ആവശ്യ [ 
പെട്ടില്ല. കരുണാകരന്‌ എന്നോട്‌ അലര്‍ജിയു | 
ണ്ടായിരുന്നുവെങ്കില്‍ അതിന്‌ ഇങ്ങനെയൊരു । 
പ്രതികാരം വേണ്ടിയിരുന്നില്ല. നാലാള്‍പോലും | 
അറിയാതെ, (പ്രതികാരം തീര്‍ക്കാന്‍ എരതയോ 
വഴികളുണ്ടായിരുന്നു. സംഘടനയ് ക്കുളളില്‍ 
കുഴപ്പങ്ങള്‍ ഒഴിവാക്കാനും കഴിഞ്ഞേനെ. 
കോണ്‍ഗ്രസ്സിലെ 53 എം.എല്‍.എമാരില്‍ 
സുധീരനെ മാതം മ്രന്തിയാക്കില്ലെന്ന്‌ കരുണാ 
കരന്‍ പരസ്യമായി (പസ്‌ താവിച്ചു. ഇരുചെവി 
യറിയാതെ ഭംഗിയായി തീര്‍ക്കാവുന്ന ഒരുകാ 
ര്യം അങ്ങനെ പരസ്യമായി വലിച്ചിഴച്ച. 
യഥാര്‍ത്ഥത്തില്‍ ആ ക്രൈസിസില്‍പ്പോലും 
എ.കെ. ആന്‍റണിയും സഹ്രപവര്‍ത്തകരും 
പക്വതയോടും വിട്ടുവീഴ്‌ പയോടുമുളള സമീപ 
നമാണ്‌ സ്വീകരിച്ചത്‌. കരുണാകരന്‍ അന്ന്‌ 
സൃഷ്ടിച്ചു ്രതിസന്‍ ധിയില്‍നിന്ന്‌ രക്ഷ 
പ്പെട്ടത്‌ ഈ ആത്മാര്‍ത്ഥതയും വിട്ടുവീഴ്‌ചയും 
കാരണമാണ്‌ . അന്നുതന്നെ പാളിപ്പോയെങ്കില്‍ | 
കേരളത്തിലോ ദേശീയതലത്തിലോ കരുണാ 
കരന്‌ ഈ ഇമേജ്‌ കിട്ടുമായിരുന്നില്ല. 
കരുണാകരന്‍ മുഖ്യമ്രന്തിയാകാന്‍ ഒരു ഗ്ഗൂപ്പി , 
നെ ആവശ്യമുണ്ടായിരുന്നില്ല . തടസ്സങ്ങളൊന്നു ; 
മില്ലാതിരുന്ന സാഹചര്യത്തില്‍ പിന്നെന്തിന്‌ | 
കരുണാകരന്‍ ഗ്രൂപ്പുണ്ടാക്കി? അതിനുകാരണം 
ഒരു വാക്കേയുളളു, ഒരു പേര്‌ മാര്തമേയുളളു. 
അതാണ്‌ മുരളി. ജനങ്ങളുടെ അംഗീകാരമുളള 
അന്നത്തെ കോണ്‍ഗ്രസ്സ്‌ നേതൃത്വത്തെ 
അസ്ഥിരീകരിക്കുക. എ.കെ. ആന്‍റണി, 
ആര്യാടന്‍ മുഹമ്മദ്‌, രമേശ്‌ ചെന്നിത്തല 
തുടങ്ങിയ നേതൃനിരയെ പിന്തളളി മുരളിയെ 
സംഘടനയുടെ തലപ്പത്തുകൊണ്ടുവരിക. കരു 
ണാകരന്‍െറ ഈ പ്രവര്‍ത്തനത്തില്‍ ആ 
ഗ്രൂപ്പിലെ ചെറുപ്പക്കാര്‍ക്കെല്ലാം അമര്‍ഷമുണ്ട്‌ . 
ആ ചെറുപ്പക്കാരില്‍പ്പോലും (ഗൂപ്പുണ്ടാക്കി 
മുരളിയെ നേതാവാക്കാനാണ്‌ കരുണാകരന്‍ 
ശ്രമിച്ചത്‌. ചിലരെയെല്ലാം ഉപയോഗിച്ച്‌ 
ഗൂഡമായ നീക്കങ്ങളിലൂടെ മുരളിയെ പാര്‍ട്ടി 
യുടെ തലപ്പത്തുകൊണ്ടുവരാനുളള ്രമത്തി 
ലാണിപ്പോള്‍. 

ചോദ്യം: പാര്‍ട്ടിയില്‍ ഒരു ഉപജാപകസംഫ്വം | 
പവര്‍ത്തിക്കുന്നുവെന്നാണോ? 

ഉത്തരം: അതെ. കോണ്‍്രഗസ്സിനുളളിലും 
ഗവണ്‍മെന്‍റിനകത്തും കരുണാകരന്‍െറ ഒത്താ 
ശയോടെ ഒരു ഉപജാപകസംഫ്വം (പവര്‍ത്തി 
ക്കുന്നു. ഗവണ്‍മെന്‍റിനെ തന്നെ പൂര്‍ണ്ണമായും 
ഈ ഉപജാപകസംഫഘത്തിന്‍െറ പിടിയിലമര്‍ 
ത്താനുളള ശ്രമമാണ്‌ കരുണാകരനും മുരളിയും 
നടത്തുന്നത്‌. മുന്നണിയിലെ ചില ഫടകകക്ഷി 
കള്‍ക്കൊക്കെ ഇത്‌ മനസ്സിലായിട്ടുണ്ട്‌. ചില 
രൊക്കെ എതിര്‍പ്പ്‌ (പകടിപ്പിച്ച തുടങ്ങി. ഈ 
ഉപജാപകസംഹൃത്തെ ഉപയോഗിച്ച്‌ പാര്‍ട്ടിയെ 
പിടിച്ചെടുത്ത്‌ കഴിഞ്ഞു. പക്‌ ഷേ, തോല്ക്കാന്‍ 
ഞങ്ങള്‍ തയ്യാറല്ല. വ ൃവസ്ഥാപിതമായ 
മാര്‍ഗ്ഗങ്ങളിലൂടെ സംഹ്ൃവടനയ്‌ ക്കുളളില്‍ നിന്ന്‌ 
ശക്തിയായി പോരാടും. 

ചോദ്യം: പാര്‍ട്ടിയുടെ സംസ്ഥാനഘടക 
ത്തില്‍ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത ആന്‍റ 
ണിഗ്രൂപ്പിന്‌ എങ്ങനെ പോരാടാന്‍ കഴിയും? 


കലാകമുദി ദ്‌ 


SN 


ഉത്തരം: പരിമിതികള്‍ക്കുള്ളില്‍ നിന്നുതന്നെ 
പോരാട്ടം തുടരും. കോണ്ഗ(ഗസ്സിലെ ലക്ഷോ 
പലക ്ചം രപവര്‍ത്തകര്‍ ഞങ്ങളോടൊപ്പമുണ്ട്‌ ? 
ആ പപവര്‍ത്തകരില്‍ ഞങ്ങള്‍ക്ക്‌ വിശ്വാസ 
മുണ്ട്‌ . രാഷ്ര്ടീയ രപവര്‍ത്തനം വര്‍ഷങ്ങളായി 
| തുടങ്ങിയവരാണ്‌ ഞങ്ങള്‍. ആരുടെയും 
മേല്‍വിലാസത്തില്‍ രാഷ്രടീയത്തില്‍ വന്നവ 
രല്ല. കേരളത്തിലെ ജനങ്ങള്‍ക്കിടയില്‍ (പവര്‍ 
എത്തിച്ച്‌ നേതാക്കനന്‍ മാരായവരാണ്‌ . ഒരുനാള്‍ 
പെട്ടെന്ന്‌ നേതാക്കളായവരല്ല. ഞങ്ങളെ 
| തുടച്ഛുമാറററമമെന്നാണ്‌ കരുണാകരനും മുര 
ളിയും ഉള്‍പ്പെടുന്ന ഉപജാപകവ്യന് ദത്തിന്‍െറ 
| വിചാരമെങ്കില്‍ അവര്‍ക്ക്‌ ഒട്ടും യാഥാര്‍ത്ഥ്യ 
ബോധമില്ലെന്ന്‌ ധരിക്കേണ്ടി വരും. അധികാര 
ലഹരി യാഥാര്‍ത്ഥ്യബോധത്തില്‍ നിന്ന്‌ 
|! അവരെ അകററിയിരിക്കുകയാണ്‌ . രണ്ട്‌ 
: വൃക്തികള്‍ വിചാരിച്ചാല്‍ തകരുന്നതല്ല 
കോണ്‍.ഗ്രസ്സിന്‍െറ ജനാധിപത്യബോധം. അ 
ങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കില്‍ അവരോട്‌ സഹത 
പിക്കുകയേ നിവൃത്തിയുള്ളു. ലോകത്തെ 
എല്ലാ ഏകാധിപതികള്‍ക്കും ഉണ്ടായ ദുരന്തം 
ഇവരേയും കാത്തിരിക്കുന്നു. 
ചോദ്യം: ഗവണ്‍മെന്‍റിനെ അട്ടിമറിച്ച്‌ മാര്‍ 
ക്സിസ്റ്റ്‌ മുന്നണിയുമായി കൂട്ടുചേരാനുളള 
” ശ്രമമാണ്‌ ആന്‍റണിഗ്രൂപ്പ്‌ നടത്തുന്നതെന്ന്‌ 
ആരോപണമുണ്ടല്ലോ ? 
ഉത്തരം: മാര്‍ക്‌ സിസ്ററുമ്മാക്കി കാണിച്ച്‌ 
ഞങ്ങളെ വിരട്ടാന്‍ നോക്കണ്ട! പാര്‍ട്ടിയെയോ 
ഗവണ്‍മെന്‍റിനെയോ തകര്‍ക്കാന്‍ ഒരിക്കലും 
൦ ഞങ്ങള്‍ (ശമിക്കില്ല. ഉത്തരം മുട്ടുമ്പോള്‍ 
മാര്‍ക്‌ സിസ്ററ്‌ ബന്ധം ആരോപിക്കുന്നത്‌ 
വസ്‌തുതകള്‍ മറയ്‌ ക്കാന്‍വേണ്ടിയാണ്‌ . 
മാര്‍ക്‌ സിസ്ററുകാരോട്‌ ഞങ്ങള്‍ യോജിച്ച്‌ 
പവര്‍ത്തിച്ചിട്ടുണ്ട്‌. 1980-ല്‍ അങ്ങനെ മാര്‍ക്‌ സി 
. സ്ററുപാര്‍ട്ടിയുടെ ഭരണം വന്നു. അക്കാലത്ത്‌ 
ബി.ജെ.പിയുമായി കൂട്ടുചേര്‍ന്ന്‌ രപവര്‍ത്തിച്ച 
ആളാണ്‌ കരുണാകരന്‍. ബി.ജെ.പി നേതാവ്‌ 
ജനതാപാര്‍ട്ടി സ്ഥാനാര്‍ത്ഥി ഒ. രാജഗോപാ 
ലിനുവേണ്ടി അന്ന്‌ കരുണാകരന്‍ പ്രചരണം 


നടത്തി. ഇന്‌ ദിരാഗാന്ധിയെ തെററിദ്ധരിപ്പി 
ച്ചാണ്‌ കരുണാകരന്‍ ആ. പ്രവര്‍ത്തനം 
നടത്തിയത്‌ . ബി.ജെ.പിക്കുവേണ്ടി ര്രചരണം 
നടത്തിയ ഇന്ത്യയിലെ അന്നത്തെ ഏക 
കോണ്‍ഗഥ്ഗസ്സ്‌ നേതാവാണ്‌ കരുണാകരന്‍. 
1980-ല്‍ ഞങ്ങള്‍ കൊണ്ടുവന്ന മാര്‍ക്‌സി 
സ്ററ്‌ ഗവണ്‍മെന്‍റിനെ ഞങ്ങള്‍ തന്നെ 


താഴെയിറക്കി. 1982-ല്‍ കരുണാകരന്‍ അധി 


കാരം തിരിച്കൊടുത്തു. പിന്നെ നടന്ന 
അഞ്ചുവര്‍ഷത്തെ ഭരണം എല്ലാവര്‍ക്കും 
ഓര്‍മ്മയുണ്ട്‌ . കരുണാകരന്‍ തന്നെ വീണ്ടും 
മാര്‍ക്‌ സിസ്‌ ററുകാര്‍ക്ക്‌ അധികാരം നല്‍കി. 
ആ ഭരണം പിടിച്ചെടുക്കാന്‍ നല്‍കേണ്ടി വന്ന 
വില വളരെ വലുതാണ്‌. വ്യക്തമായ ഒരു 
രാഷ്രരീയലൈനിന്‍െറ അടിസ്ഥാനത്തിലാണ്‌ 
മാര്‍ക്സിസ്ററുകാരോടൊപ്പം അന്ന്‌ ഞങ്ങള്‍ 
കൂടിയത്‌ . രാഷ്രടീയത്തില്‍ യാതൊരു മൊറാ 
ലിററിയും കാണിക്കാത്ത ആളാണ്‌ കരുണാ 
കരന്‍. ഇപ്പോള്‍ മാര്‍ക്സിസ്ററുമ്മാക്കി 
കാണിച്ച്‌ ഞങ്ങളെ ബ്ളാക്ക്‌ മെയില്‍ ചെയ്യാന്‍ 
ശ്രമിച്ചാല്‍ നടക്കില്ല. 


മാടമ്പു മനയുടെ 
കാലനിക്‌ഷേപങ്ങള്‍ 
(22-ാം പേജില്‍ നിന്നും തുടര്‍ച്ച) 


രചന സംഭവവിക്കുന്നതെന്നു കരുതുന്നവരുടെ: 


എണ്ണം കുറഞ്ഞോട്ടെ, എങ്കിലും അവരോടൊപ്പം 
നില്‍ക്കാനാണ്‌ ഈ എഴുത്തുകാരന്‌ താ 
ല്പര്യം. 

മാടമ്പ്‌ സാഹിത്യത്തിന്‍റെ പൂമുഖപ്പടി 
കടന്നുചെല്ലുമ്പോള്‍ നാം അനുഭവിക്കുന്നത്‌ 
വി.ടി.യും ഇ.എം.എസ്ലും അവരുടെ ആത്മ 
കഥകളില്‍ രേഖല്ലെടുത്തിവച്ചു ചരിതത്തിന്‍െറ 
വേദനയും നിസ്സഹായതയും തേങ്ങലുകളു 
മൊക്കെ തന്നെയാണ്‌ . മാടമ്പ്‌ നോവലിസ്ററാ 
യതുകൊണ്ട്‌ ചരിരതത്തിന്‌ കഥയുടെ ചട്ടക്കൂട്‌ 
ലഭിക്കുന്നു. അശ്വത്‌ ഥാമാവ്‌ , (ഭഷ്ട്‌, ദേവഭൂമി 
എന്നീ നോവലുകള്‍ വായിച്ച കഴിയുമ്പോള്‍ 


മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്‌, വായന 


ഡിമൈ 860 പേജ്‌ 
മുഖ വില 
പ്രീപബ്‌. വില 
തവണ 


കറന്‍റ്‌ ബുക്സിന്‍െറ 13 ശാഖകളിലും 30 ഏജന്‍സികളിലും 
പേര്‍ രജിസ്റ്റര്‍ ചെയ്യാം. 
തപാലില്‍ : കറന്‍റ്‌ ബുക്സ്‌, കോട്ടയം - 1 
- കറന്‍റ്‌ ബുക്‌സ്‌: കോട്ടയം (8 ശാഖകള്‍) തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, 
ആലപ്പുഴ, എറണാകുളം, ആലുവ, പാലക്കാട്‌, കോഴിക്കോട്‌, തലശ്ശേരി, കല്പറ്റ 


കലാകൌമുദി ദള 


ആശാന്റെറ പദ്യകൃതികള്‍ 
' മഹാകവി കുമാരനാശാന്‍െറ 
വദ്യകൃതികളുടെ സമ്പൂര്‍ണ്ണ സമാഹാരം 
നിതൃചൈതന്യയതിയുടെ 
സമഗ്രമായ പഠനത്തോടെ. 
പ്രിപബ്‌. സാജനൂം ഏതാനും ദിവസങ്ങള്‍കൂടി...... 
പ്രസിദ്ധികരണം 1992 മാര്‍ച്ച്‌ 51 


ഡീലക്സ്‌ ബൈന്‍ഡിങ്‌ 
120 ക. 

75 ക. (ഒന്നിച്ചു) 

85 ക. (25 + 20 + 20 + 20) 


ക്കാരെ വളരെ വേഗം അനുനയിപ്പിച്ചുകൊണ്ടു 
പോകുന്ന തരത്തിലുളള പരിചിതവും പെട്ടെന്ന്‌ 
സ്വീകാര്യവുമായ ഒരു രചനാ സങ്കേതമല്ല 
അതില്‍ അവലംബിക്കപ്പെടുന്നത്‌ . സത്യത്തി 
നും മോഹത്തിനും നടുവിലെവിടെയോ ഒരു 
ഉപരോധത്തില്‍പ്പെട്ട്‌ ഉഴറുന്ന കുഞ്ചുണ്ണിയുടെ 
.സമസ്തരൂപവും ഭാര്ധലും സ്കാന്‍ ചെയ്തു 
കാണിക്കാന്‍ മാടമ്പ്‌ കുഞ്ഞുക്കുട്ടന്‍ ദരശ്വത്ഥാ 
മാവ്‌ എന്ന ഹൈന്ദവമിത്തിനെ കയ്യിലെടുത്ത്‌ 
കുലയ്ക്കുന്നു. ഉത്തരയുടെ ഗര്‍ഭസ്ഥശിശു 
വിനെ നിഗ്രഹിച്ച അശ്വത്ഥാമാവ്‌ ശാപ്രഗ 
സ്തനാണ്‌. പാപം ചെയ്‌ തവനും കാപുരുഷ 
നുമായ അശ്വത്ഥാമാവ്‌ പൊട്ടിയൊലിക്കുന്ന 
്രണങ്ങളുമായി മൂവായിരത്താണ്ട്‌ ഈ 
ഭൂമിയില്‍ ഉഴറിനടക്കും എന്നായിരുന്നു (ശീ 
കൃഷ്ണശാപം. 'അശ്വത്‌ ഥാമാവി മുല കുഞ്ചു 
ണ്ണിക്കും സ്വന്തം ഭാര്യയോട്‌ ഹൃദയത്തില്‍ 
തൊടുന്ന സ്നേഹമുണ്ട്‌. പക്ഷേ അത്‌ 
അയാള്‍ക്ക്‌ പപകടിപ്പിക്കാന്‍ അറിയില്ല. ഒടു 
ങ്ങാത്ത സ്നേഹവും കുറും സ്വന്തം ചോരയുടെ 
സ്വഭാവമാക്കിയതുകൊണ്ടാണല്ലോ അശ്വത്ഥാ 
മാവ്‌ ശാപ്രഗസ്‌ തനായിത്തീരുന്നത്‌ . നമ്മുടെ 
സാഹിത്യത്തില്‍ നമ്പൂതിരി ജീവിത ,പതി 
നിധികള്‍ പലപ്പോഴും മുന്‍ വിധിയുടെ വിഷാ 
സ്‌ തങ്ങള്‍ ഏററുപിടയുന്നവരായിരുന്നു. 
ചന്തുമേനോന്‍െറ ജീവിതാപ്രഗഥനശക്തി 
സൂരിനമ്പൂതിരിയുടെ കാര്യത്തിലെത്തുമ്പോള്‍ 
അര്‍ദ്ധശക്തി മാതമേ കാട്ടുന്നുളളു. ഇന്ദു 
ലേഖയേയും മാധവനേയും അതിരററ്‌ സ്നേഹി 
ച്ചപ്പോഴൊക്കെ നാം സൂരിനമ്പൂതിരി എന്ന 
വിഡ്‌ ഡിവേഷത്തില്‍ മലയാളത്തിലെ നന്പൂ 
തിരി സംസ്‌കാരത്തെ ഹനിക്കാന്‍ പ്രേരിതരാ 
യത്‌ നമ്പൂതിരി സംസ്‌ കാരത്തിന്‍െറ പകലിര 
വുകള്‍ അറിയാത്തതുകൊണ്ടാണ്‌ . ചന്തുമേ 
നോന്‍ പൂര്‍ണ്ണമായും .പതിക്കൂട്ടില്‍ കയററി 
നിറ്റുത്തിയിരുന്ന ഒരു സമുദായത്തിന്‍െറ 
യഥാര്‍ത്ഥ എക്‌സ്‌-റേ ചിരതം 
നോവല്‍ സാഹിത്യത്തിന്‌ ലഭ്യമാകുന്നത്‌ 
“അശ്വത്‌ ഥാമാവി ലൂടെയാണ്‌ എന്നതു 
തന്നെയാണ്‌ മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍െറ ചരിശ്ര 


'(പസക്തിക്ക്‌ സാധൂകരണമായി ഭവിക്കുന്നത്‌. 


എണ്ണംകൊണ്ട്‌ കുറവാണെങ്കിലും മലയാളി 
കളുടെ സംസ്‌കാര രൂപീകരണത്തില്‍ നമ്പു 
തിരിമാര്‍ക്കുളള പങ്ക്‌ നിഷേധിക്കപ്പെടേണ്ടതല്ല. 
"ഇന ദുലേഖ'യിലെ സൂരിനമ്പൂതിരി നമ്പൂതി 
രിത്വത്തിന്‍െറ അത വാസ്തവമല്ലാത്ത 
വിഡ്‌ഡിപര്‍വൃത്തെ ആലേഖനം ചെയ്യുമ്പോള്‍ 
മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍െറ അശ്വത്ഥാമാവില്‍ 
നമ്പൂതിരി പൂര്‍ണ്ണമനുഷ്യനായി .പത്യക്ഷ 
പ്പെടുന്നു. ഇവിടെ സ്വജാതിസ്‌ നേഹം എന്ന 
കുററത്താല്‍ താന്‍ അപരാധിയായി വിചാരണ 
ചെയ്യപ്പെടുമോ എന്ന ശങ്ക കുഞ്ചുണ്ണിയുടെമേല്‍ 
കൂടുതല്‍ കറുത്ത മഷി കുടയാന്‍ കുഞ്ഞുകു 


ട്ടനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം. ശങ്കകള്‍ എന്തൊ 
ക്കെയായാലും ശരി “അശ്വത്ഥാമാവ്‌ ' തന്നെ 
യാണ്‌ നമ്പൂതിരിയിലെ മനുഷ്യനെ .പകടിപ്പി 
ക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവല്‍ 
കൃതി. 


മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍െറ തലമുറയില്‍പ്പെട്ട 


നമ്പൂതിരിമാര്‍ക്ക്‌ കുറിയേടത്ത്‌ താരി ഒരു 


നമ്മുടെ | 


. വിലക്കപ്പെട്ട കഥയായിരുന്നുവെന്ന്‌ “നേരത്തെ 
പറഞ്ഞുവല്ലോ. തിരുവാതിര ഞാററുവേലക 
ളുടെ തണുപ്പ്‌ ഇഴയുന്ന ബാല്യത്തിലും കാലം 
നിശ്ചലമായി കിടന്നിരുന്ന കുളങ്ങളില്‍ 
ഗായ്രതിമ്രന്തങ്ങള്‍ ഇപിച്ചെറിയുന്ന കൌമാര 
ത്തിലു മാടമ്പ്‌ ഇല്ലത്തിലെ ഇളയതമ്പുരാന്‍െറ 
മനസ്സില്‍ താരതി ഒരു മോഹമായിട്ടുണ്ടാവാം 
അല്ലെങ്കില്‍ ഒരു കുററബോധമായിട്ടുണ്ടാവാം. 
'രണ്ടായാലും കുറിയേടത്ത്‌ താരതിയിലെ 
നാരീജുന മത്തിന്‍െറ അവതാരോദ്‌ ദേശ 
ത്തിന്‍െറ കര്‍മ്മപദ്ധതിയില്‍ക്കൊണ്ട്‌ (പതി 
.ഷ്‌ ഠിക്കുകയാണ്‌ നോവലിസ്‌ ററ്‌ . വേദ 
ശാസ്രതങ്ങള്‍ ഹവിസ്സായി നല്‍കുന്ന ഓക്കി 
ലയവും മഹാരബാഹ്‌മണനായ ചേമാതാരി 
ഓയ്ക്കനും ദേവതുല്യനായ അക്കിത്തരുവു 
മൊക്കെ മാടമ്പിന്‍െറ ഭഷ്ടി'ല്‍ വന്നുഭവി 
ക്കുന്നത്‌ മാടമ്പ്‌ മനയുടെ പൂര്‍വ്വമനസ്സില്‍ 
നിന്നുതന്നെയാണ്‌ . വേദം പഠിക്കാനെത്തുന്ന 
ചാമി എന്ന ഈഴവശിഷ്യനും അന്യനല്ലെന്ന്‌ 
അറിയുക. കുഞ്ഞുകുട്ടന്‍െറ മുത്തശ്ശൂന്‍െറയും 
മുതുമുത്തശ്നന്‍െറയും ശിഷ്യഗണങ്ങളില്‍ ഈഴ 
വരുണ്ടായിരുന്നു. തെക്കന്‍ തിരുവിതാംകൂറിലെ 
.ഒരു നദീതീരത്ത്‌. ഈഴവശിവ (്രതിഷ്ഠ 
നടക്കുന്നതിനും മുമ്പുതന്നെ മാടമ്പ്‌ മനയുടെ 
പുറന്തളങ്ങളിലായിരുന്നാലും ഈഴവശിഷ്യ 
ന്മാര്‍ ഇരുന്ന്‌ സംസ്‌കൃതവും വേദവുംചൊല്ലി 
പഠിച്ചിരുന്നുവത്രേ. ആ ഏകലവ്യന്‍ മാരുടെ 
നാവറുത്ത്‌ തുമ്പിലയില്‍ നിവേദിക്കാന്‍ 
ആവശ്യപ്പെടാതിരുന്ന ഗുരുവര്യന്മാര്‍ ജീവി 
ച്ചത്‌ മ്ളേപ്ഛന്‍െറ ചെവിയില്‍ ഈയം 
ഉരുക്കി ഒഴിച്ച്‌ അറിവ്‌ നിഷേധിച്ചിരുന്ന 
കാലത്താണെന്ന കാര്യം ഓര്‍ക്കുക. 
' ്രഷ്ടിന്‍െറ ്പത്യേകതകളിലൊന്ന്‌ തതി 
യുടെ ഒററയാള്‍ കലാപത്തെ വി.ടി.യുടെ 
സാമൂഹ്യകലാപത്തിന്‍െറ ഉല പത്തിയുമായി 
ബന്ധിപ്പിക്കുന്നുവെന്നതാണ്‌ . വി.ടി.യേയും 
ഇ.എം.എസ്സിനേയുംപോലുളളവര്‍ മാററ 
ത്തിന്‍റെ അരിണി കടഞ്ഞപ്പോള്‍ ജ്വലിച്ച 
അഗ്നി കുറിയേടത്ത്‌ താശ്രി അവര്‍ക്കായി 
കരുതിവച്ചത്‌ തന്നെയാവണം. മാടമ്പ്‌ കുഞ്ഞു 
കുട്ടന്‍ എന്ന നോവലിസ്ററ്‌ തന്‍െറ 
ശില്പവൈഭവം ആധുനികോത്തരരീതിയില്‍ 
്രകടിപ്പിക്കുന്ന രചനയാണ്‌ ദേവഭൂമി. 
പാപത്തിന്‍െറ മാറാപ്പുമേന്തി മോക്ഷ്രപാ 
പ്തിക്കായി തൃദഭഗവാന്‍െറ സന്നിധിയിലേക്ക്‌ 
തീര്‍ത്ഥയാത്ര ചെയ്യുന്ന പഥികനേക്കാള്‍ 
| പൂര്‍വ്വസ്‌മൃതിയിലെവിടെയോ കൈമോശം 
വന്ന പിതാവിന്‍െറ മുഖകമലം ദര്‍ശിക്കാന്‍ 
ദാഹിക്കുന്ന, നമ്പൂതിരിയെങ്കിലും മ്ളേപ്ഛ 
മായ നരളുനമത്തിന്‍െറ മാതം അവകാശി 
യായ മകനാണ്‌ വായനക്കാരെ വല്ലാതെ 
അസ്വസ്‌ ഥരാക്കുന്നത്‌ . പുത്‌ എന്ന നരക 
ത്തില്‍നിന്ന്‌ പിതാവിനെ രക്‌ ഷിക്കേണ്ടവനാ 
ണല്ലൊ പുരതന്‍. ‘ദേവഭൂമി യിലെ മകനാകട്ടെ 
' പുരതസങ്കല്പത്തെ തകിടാമറിഛ്ചകൊണ്ട്‌ പാപ 
ത്തിന്‍റെ അഗാധഗര്‍ത്തത്തിലേക്ക്‌ ഞാന്നു 
കിടക്കുന്ന ഒരു ഉണക്കപുല്ലിന്‍െറ തുഞ്ചത്ത്‌ 
പിടിച്ച്‌ കിടന്നുകൊണ്ട്‌ കേഴുന്നു, സ്വന്തം 
പിതാവിന്‍െറ മുഖദര്‍ശനത്തിനായി. ഇവിടെ 
ഈ മുഖദര്‍ശനമെന്നത്‌ പാപവിമുക്തി 


ഒിവുകാലസുഖം 


Be 
ച 


തന്നെയാണ്‌ . സത്യപാപ്‌ തിക്കായി സങ്കല്‍പ 
ങ്ങളെ തലകീഴായി പിടിക്കുന്നതിലുപരി 
“ദേവഭൂമി'യെ ശ്രദ്ധേയമാക്കുന്നത്‌ രതികാല 
സന്നിവേശത്തിലൂടെ നവരൂപമാര്‍ജ്‌ ജിക്കുന്ന 
അതിന്‍െറ ശില്‍ പഘ്ൃവടനയാണ്‌ . മാടമ്പിന്‍െറ 
‘“ദേവഭൂമി'യുടെ സ്,ടക്‌ ച്ചറും ഹൈന്ദവ 
സങ്കല്പങ്ങളുടെ ഹൃദയം [ഗസിച്ചുനില്‍ക്കുന്ന 
തരത്തിലുള്ള അപ്ററുഡേറ്റായ ഭാഷാശൈ 
ലിയും വരുംകാലങ്ങളില്‍ ഏറെ ശ്രദ്ധിക്കപ്പെ 
ടുമെന്നുളളത്‌ തീര്‍ച്ചയാണ്‌ . 

ഒരു യായതാക്കൊതിയനാണ്‌ കുഞ്ഞുകുട്ടന്‍. 
നല്‍കുന്ന ദിവസങ്ങള്‍ 
ദാനം ലഭിച്ചാലുടന്‍ പുറപ്പെടുകയായി. ചില 
പ്പോള്‍ വയനാട്ടിലേക്ക്‌ . മേഘങ്ങളെ അലസി 
മഴപെയ്യിക്കുന്ന വൃക്ഷങ്ങളുടെ ്രണവം 
ചൊല്ലല്‍ കേട്ടുനില്‍ക്കുമ്പോള്‍ മനസ്സില്‍ 
ശാന്തി നിറയുന്നു. കീശ നിറയെ പണമുണ്ടെ 
ങ്കില്‍ യാര്രയുടെ ദൈര്‍ഫ്്യമേറുന്നു. ഹിമഭൂമി 
യിലെത്തി നിലാവിലൊരു സ്നാനംനടത്തി 
നിര്‍മ്മലനാവാം. ദലൈലാമയുടെ സന്നിധിയി 
ലെത്തി ബുദ്‌്ധദര്‍ശനത്തിന്‍െറ അകക്കാമ്പ്‌ 
തേടിയ ദിവസങ്ങളും മാടമ്പിന്‍െറ ജീവിതത്തി 
ലുണ്ട്‌ . കാട്ടുമാടം നാരായണന്‍െറ അറുപതാം 
പിറന്നാളിന്‍െറ സദ്യയുണ്ടുകഴിഞ്ഞ്‌ വന്ന്‌ 
നേരെ വണ്ടികയറിയത്‌ പുട്ടപര്‍ത്തിയിലേക്ക്‌ . 
ബാബാ ദര്‍ശനത്തിന്‌ . 

നമ്പൂതിരിമനവക ബാല്യത്തിലെ പതിവുക 
ളായ വേദപഠനവും സംസ്‌കൃതപഠനവും 
കഴിഞ്ഞ്‌ മാടമ്പ്‌ പോയത്‌ സിവില്‍ എന്‍ജിനീ 
യറിങ്ങ്‌ പഠിക്കാനായിരുന്നു. എന്‍ജിനീയറിംഗ്‌ 
പഠനത്തിലെ കമ്പമൊടുങ്ങിയപ്പോള്‍ പൂമുള്ളി 
മനയിലെത്തി ആറാംമ്പ്രനായ നീലകണ്ഠന്‍ 
നമ്പൂതിരിപ്പാടിന്‍െറ ശിഷ്യനായിനിന്ന്‌ മാതം 
ഗലീല പഠിച്ചു. അറിയപ്പെടുന്ന ഗജുചികില്‍സ 
കനാണ്‌ കുഞ്ഞുകുട്ടന്‍. സാഹിത്യരചനയുടെ 
തുടക്കം നാടകത്തിലായിരുന്നു. നമ്പൂതിരീസ്‌ 
ട്യൂട്ടോറിയല്‍ കോളേജില്‍ പഠിപ്പിക്കുന്ന 
കാലത്താണ്‌ നാടകുമെഴുതിയത്‌ . ഇരുപത്തി 
യേഴാമത്തെ വയസ്സിലായിരുന്നു അശ്വത്ഥാ 
മാവി'ന്‍െറ ജനനം. അറംപററിയതുപോലെ 
“അശ്വത്ഥാമാവ്‌ കൊടുങ്ങല്ലൂരിലെ ഒരു 
പുസ്തക്രൃപസാധകന്‍െറ മേശവലിപ്പിനുളളില്‍ 
ശാപ്രഗസ്തനായി കിടന്നു. ശാപമോചനം 
ലഭിച്ചത്‌ കോവിലന്‍ വായിച്ചതോടെയാണ്‌ . 
ചിന്തകളില്‍ ചെറുപ്പം പുലര്‍ത്തുന്ന കോവിലന്‍ 
അത്‌ ഇഷ്ടമായി. അദ്‌ ദേഹമത്‌ എം.ടി.യുടെ 
കയ്യില്‍ കൊടുത്തു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോള്‍ 
നോവല്‍ മാതൃഭൂമി'യില്‍ (്പസിദ്‌ ധീകരിക്കു 
ന്നുണ്ടെന്ന്‌ അറിയിച്ചുകൊണ്ടുള്ള എം.ടി.യുടെ 
കത്ത്‌ വന്നു. അശ്വത്ഥാമാവ്‌” എന്ന 
നോവലിലൂടെ മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍ എന്ന 
നോവലിസ്‌ ററിനെ മലയാളത്തിന്‌ കിട്ടി. 

മാടമ്പ്‌ കുഞ്ഞുകുട്ടന്‍െറ പിതാവ്‌ ശങ്കരന്‍ 
നമ്പൂതിരി (87) മാററങ്ങളോട്‌ കൂറും വിധേയ 
ത്വവും പുലര്‍ത്തുന്ന ആളാണ്‌. വില്ലേജ്‌ 
കോര്‍ട്ട്‌ പ്രസിഡന്‍റും പഞ്ചായത്ത്‌ പസി 
ഡന്‍റുമായിരുന്നു അദ്ദേഹം. അയിരില്‍ 
ഭട്ടതിരിയുടെ മകള്‍ സാവിശ്രി അന്തര്‍ജ്‌ ജു 
ന(ട്)മാണ്‌ അമ്മ. യജുര്‍വേദ വേദരത്നം 
നാരായണന്‍ ഭട്ടതിരിപ്പാട്‌ കുഞ്ഞുകുട്ടന്‍െറ 


.° 


പിതൃസഹോദര ഹൃരതനാണ്‌. മാടമ്പിന്‍െറ 
ഏട്ടന്‍ നാരായണന്‍ കഴിഞ്ഞ ഇരുപതുകൊല്ല 
മായി ആസ്ട്രേലിയയിലാണ്‌ ..ടൈംസ്‌ ഒഫ്‌ 
ഇന്ത്യയില്‍ ജോലിയുണ്ടായിരുന്ന അനുജന്‍ 
വാസുദേവനും ഈയിടെ ആസ്ട്രേലിയയി 
ലേക്ക്‌ പറന്നു. മാടമ്പ്‌ മനയില്‍ ഇപ്പോള്‍ 
ഇളയ അനുജന്‍ ചി്രഭാനുവും കുടുംബവും 
മുണ്ട്‌. കുഞ്ഞുകുട്ടന്‍െറ ഭാര്യ സാവിര്തി 
ആഴ്വാഞ്ചേരി ത്രമ്പാക്കളുടെ അനന്തിരവ 
ളാണ്‌. കുഞ്ഞുകുട്ടന്‌ രണ്ടു പെണ്‍മക്കള്‍. 
മൂത്തമകള്‍ വിവാഹിതയായി മരാട്ട്‌ മനയില്‍ 
വസിക്കുന്നു. രണ്ടാമത്തെ മകള്‍ ഇംഗ്‌ ളീഷ്‌ 
സാഹിത്യത്തില്‍ ബിരുദാനന്തര പഠനം 
കഴിഞ്ഞ്‌ അച്ഛനും അമ്മയോടുമൊപ്പമുണ്ട്‌ . ' 


നയനയും 
14-ാം പേജില്‍ നിന്നും തുടര്‍ച്ച 


ജീവനസമിതിയുടെ (പസിഡന്‍റ്‌ . (പകൃതി 
ജീവനസമിതിക്ക്‌ ്രവര്‍ത്തിക്കാനാവശ്യമായ 
എല്ലാ സൌകര്യങ്ങളും അദ്‌ ദേഹം ചെയ്തു 
കൊടുക്കുന്നുണ്ട്‌. അജിത്‌ വെണ്ണിയൂരിന്‍െറ 
സേവനവും വിട്ടുകൊടുത്തിരിക്കുന്നു. 1989- 
ലും 1991-ലും രണ്ട്‌ പരിശീലന കോഴ്‌സുകള്‍ 
സമിതി സംഘടിപ്പിക്കുകയുണ്ടായി. അവസാ 
നത്തേത്‌ പകൃതിജീവനവും പരിസ്ഥിതിയു 
മായി ബന്ധപ്പെടുത്തിക്കൊണ്ടുളളതായിരുന്നു. | 

വര്‍മ്മാജി ഇപ്പോള്‍ താമസിക്കുന്നത്‌ 


: കോട്ടയത്താണ്‌ . മകളും നെടുങ്ങാടി ബാങ്കിലെ 


ഓഫീസറുമായ രതിവര്‍മ്മയോടൊപ്പം. (വിലാ 
സം: പൂപ്പളളില്‍ ഹസ്‌, മാരനല്ലൂര്‍ പി.ഒ., 
കോട്ടയം. ഫോണ്‍ -564478) നാലുമക്കളാണ്‌ 
അദ്‌ ദേഹത്തിന്‌ . മൂത്തമകന്‍ രാമവര്‍മ്മ മദാ 
സിലെ ടി.സി.എസ്സില്‍ എന്‍ജിനീയറാണ്‌. 
രണ്ടാമത്തെ മകന്‍ വേണുഗോപാലവര്‍മ്മ 
അമേരിക്കയിലെ മെരിലാന്‍ഡ്‌ യൂണിവേഴ്‌ 
സിററിയില്‍ ഗവേഷണം നടത്തുന്നു. ഇളയ 
മകള്‍ രേണുക എന്‍ജിനീയറിംഗ്‌ പാസായി 
കൊച്ചിയിലെ ടാററാ കമ്പനിയില്‍ ട്രെയിനി 
യായി ജോലി നോക്കുന്നു. 

ഒരു സഹൃദയന്‍ എഴുതിയതുപോലെ ഒരു 
ആശയവിപ്ളവത്തിനും ആരോഗ്യവിപ്ളവ' 
ത്തിനും തിരി കൊളുത്തിയിരിക്കുകയാണ്‌ 
സി.ആര്‍. രാജരാജുവര്‍മ്മ. അയ്യായിരത്തോളം 
കുടുംബങ്ങള്‍ പൂര്‍ണ്ണമായും ഗപകൃതിജീവനം 
സ്വീകരിച്ച കഴിഞ്ഞു. ബൈപാസ്‌ സര്‍ജറി 


' വിധിച്ച 30 ഹൃദ്രോഗികള്‍ക്കെങ്കിലും അദ്ദേ 


ഹം പുനര്‍ജന്മം നല്‍കി. വര്‍മ്മാജി 
പ്രചരിപ്പിക്കുന്നത്‌ വെറും ആരോഗ്യസന്ദേ 
ശമല്ല. വലിയൊരു സാമൂഹ്യ പരിവര്‍ത്തന 
്രകിയയ്ക്കാണ്‌ അദ്ദേഹം നേതൃത്വം 
നല്‍കുന്നത്‌. സാത്വികമായ ഒരു ജീവിതത്തി 
ലേക്ക്‌ അദ്ദേഹം നമ്മെ നയിക്കുകയാണ്‌. 
ഇതാ, ബാഗുമെടുത്ത്‌ ഗാന്ധി സ്മാരകനിധി . 
യില്‍ നിന്നും അദ്‌ ദേഹം ഇറങ്ങിക്കഴിഞ്ഞു. 
കൊല്ലത്തേക്കാണ്‌ വര്‍മ്മാജി പോകുന്നത്‌. 
5.20നുളള എക്‌ സിക്യൂട്ടീവ്‌ ട്രെയിനില്‍. നാളെ 
(തിങ്കളാഴ്ച) കൊല്ലത്ത്‌ ര്പശാന്തി യിലാണ 
ല്ലോ കണ്‍സല്‍ട്ടേഷന്‍. 


(അവസാനിച്ചു) 


കലാകൌമുദി 39 


x Ra; ദക്ഷ. oe ഗ്‌ 


(ഭൂമിയാണ്‌ പ്രപഞ്ചത്തിന്‍െറ കേന്ദ്രം 
എന്നായിരുന്നു പുരാതനകാലത്തെ 
ശാസ്രതവീക്‌ ഷണം. ഇതിനെ ആന്ത്രപ്പൊ 
സെന്‍റിക്‌ വീക്ഷണം എന്നുപറയുന്നു. 
അനേകകോടി നക്ഷ്രതങ്ങളിലൊന്നായ സൂ 
ര്യനെ ചുറ്റുന്ന ഒരു ഗോളം മാര്തമാണ്‌ ഭൂമി 
എന്ന വിപ്ളവകരമായ ദര്‍ശനത്തിലൂടെ 
(കോപ്പര്‍നിക്കസ്‌) ഈ വിശ്വാസം പൊളി 
ച്ചെറിഞ്ഞു. ഗലീലിയോയുടെയും ന്യൂട്ടന്‍േറയും 
ശാസ്‌ ര്തസംഭാവനകളോടുകൂടി മനുഷ്യന്‍െറ' 
അനാഥത്വം പൂര്‍ത്തിയായി. ഈ പപപഞ്ചത്തി 
ന്‍െറ ഉല്പത്തി, പപവര്‍ത്തനം ഇവയെ 
നിയന്ത്രിക്കുന്ന നിയമങ്ങളെയൊന്നും സ്വാധീ 
നിക്കാന്‍ മനുഷ്യനാവില്ല. (പപഞ്ചോല്‌ പത്തി 
യെ സംബന്‌ ധിച്ച പിന്നീട്‌ നടന്ന ഗവേഷണ 
ങ്ങള്‍പോലും ഇതു ശരിവയ്ക്കുകയാണുണ്ടാ 
യത്‌ . ചുരുക്കിപ്പറഞ്ഞാല്‍ മനുഷ്യന്‍ (പപഞ്ച 
ത്തിലെ ഒരു ഓട്ട്‌സൈഡര്‍ അല്ലെങ്കില്‍ 
അന്യന്‍ മാര്തം. 

പരോക്ഷമായെങ്കിലും മന്നുഷ നാണ്‌ (പ 
പഞ്ചത്തിന്‍െറ കേന്രദം എന്ന വാദം ആധുനിക 


1 ഭയതികശാസ്ധ്രത്തിലെ ചില അതിരഥ.ന്മാര്‍ 
“ഉന്നയിച്ചിരിക്കുന്നു. സ്‌റ്റീഫന്‍ ഹാക്കിങ്‌, 
ര്രാണ്ടന്‍ കാര്‍ട്ടര്‍, ജോണ്‍വീലര്‍ തുടങ്ങിയവര്‍ 
ഈ  വിഭാഗത്തില്‍പ്പെടുന്നു. സിദ്ധാതം 
സര്‍വ്വരാലും അംഗീകരിക്കപ്പെട്ടതല്ല എന്നുകൂടി 
പറയേണ്ടിയിരിക്കുന്നു. ഇതാണ്‌ ആന്തോപ്പിക്‌ 
[ സിദ്ധാന്തം. ഈ തത്ത്വത്തെ ഇങ്ങനെ, 
 വിശദീകരിക്കാം:- എന്തുകൊണ്ടാണ്‌ പ്ര 
പഞ്ചം ഈ രൂപത്തില്‍ കാണപ്പെടുന്നു എന്ന 
ചോദ്യത്തിന്‌ ഉത്തരം ഇതാവും ഈ പപ 
ഞ്ചത്തിന്‌ മറ്റൊരു രൂപം ഉണ്ടാവുക അസാ 
ദ്ധ്യമാണ്‌. മറ്റൊരുരൂപമാണ്‌ അതിനുണ്ടാ 
യിരുന്നതെങ്കില്‍ ഭൂമിയില്‍ ജീവനോ ഈ 
ചോദ്യം ഉന്നയിക്കാന്‍ നാമോ ഉണ്ടാവില്ല. 
അതായത്‌ .പപഞ്ചത്തെ ഭൂമിയിലെ ജീവന്‍െറ 
നിലനില്‍ പിനുവേണ്ടി അതിസൂക്‌ ഷ്‌ മമായ 
വിധത്തില്‍ ട്യൂണ്‍ ചെയ്തിരിക്കുന്നു. അല്ലെ 
ങ്കില്‍ പ്രവര്‍ത്തനക്‌ ഷമമാക്കിയിരുന്നു. (ആ 
രാണ്‌ ഈ ട്യൂണിങ്ങ്‌ നിര്‍വ്വഹിച്ചത്‌ ? 
സ്രഷ്ടാവായ ദൈവമാണോ എന്നൊരു 
സ്വാഭാവിക ചോദ്യമുണ്ടാകാം. ഉവ്വ്‌ എന്നാണ്‌ 
ഉത്തരമെങ്കില്‍ ലേഖനം ഇവിടെ അവസാനി 
.ധുകൊണ്ട്‌ ചോദ്യം 
മാറ്റിവയ്ക്കുക). 
ആന്തതോപ്പിക്‌ തത്ത്വത്തെക്കുറിച്ഛളള മുക 
ളിലുളള വിശദികരണം ലളിതമല്ല. അതുകൊണ്ട്‌ 
ചില ഉദാഹരണങ്ങള്‍ ചേര്‍ക്കുന്നു. 
ഒരു പൊട്ടിത്തെറിയിലൂടെ (ബിഗ്ബാങ്‌) 

ഗ്രപഞ്ചോല്‍ പത്തി സംഭവിച്ച എന്നത്‌ അംഗീ, 


കരിക്കപ്പെട്ടിട്ടുണ്ട്‌. ഉദ്ദേശം 1010 (പത്തിനു. 


“ശേഷം പത്തു പൂജ്ച്യങ്ങള്‍ ചേര്‍ത്താല്‍ കിട്ടുന്ന 
സംഖ്യ) വര്‍ഷങ്ങള്‍ക്കുമുന്‍പ്‌ ബിംഗ്‌ ബാങ്‌ 
സംഭവിച്ചു കണക്കുകള്‍ കൃത്യമല്ല) ആ 
സംഭവത്തിനുശേഷം .പകാശത്തിനു സഞ്ചരി 
ക്കാന്‍ കഴിഞ്ഞ ദൂരമാണ്‌ പഞ്ചത്തിന്‍െറ 
വലിപ്പം. അതായത്‌ 1010 പ്രകാശവര്‍ഷങ്ങള്‍ 
(പകാശം സെക്കന്‍റില്‍ 3 20105 കിലോമീറ്റര്‍ 
സഞ്ചരിക്കുന്നു. ഒരു വര്‍ഷത്തില്‍ ്രകാശ 
ത്തിനു സഞ്ചരിക്കാന്‍ കഴിയുന്ന ദൂരമാണ്‌ 
്രകാശവര്‍ഷം. വളരെ അകലെയുളള നക്ഷ 
ശ്രങ്ങളുടെ ദൂരം കണക്കാക്കുവാന്‍ പപകാശ 
വര്‍ഷം അളവുകോലായി ഉപയോഗിക്കുന്നു.) 


പഞ്ച്ത്തിന്‍െറ വയസ്സിന്‌ ഒറ്റനോട്ടത്തില്‍ ; 
ഒരു രാധാന്യവുമില്ല. എന്നാല്‍ ആന്നതോപ്പിക്‌ 


'തത്ത്വമനുസരിഛ്ചുള്ളവാദം ഇതാണ്‌. കാര്‍ 
ബണില്‍ അധിഷ്‌ ഠിതമായിട്ടുളളതാണ്‌ നാമ 
റിയുന്നരീതിയിലുളള ജീവന്‍. കാര്‍ബണിന്‍െറ 
അഭാവത്തില്‍ ജീവനില്ല. നക്‌ഷ്രങ്ങളിലാണ്‌ 
കാര്‍ബണ്‍ നിര്‍മ്മിക്കപ്പെടുന്നത്‌ . നക്ഷ്രതം 
പൊട്ടിത്തെറിക്കുമ്പോള്‍ അതിലെ കാര്‍ബണ്‍ 


നമുല്‍വേണ്ടി 
രൃച്തലന 0൧1% പ്രപ്റിത്വം 


മറ്റുനക്ഷ്രതങ്ങളിലേക്കും ര്രഹങ്ങളിലേക്കും 
വ്യാപരിക്കുന്നു. ഒരു നക്ഷ്രതം അതിലെ 
ആണവ ഉര്‍ജ്‌ ജും മുഴുവന്‍ കത്തിത്തീര്‍ന്നതി 
നുശേഷമേ പൊട്ടിത്തെറിക്കുകയുള്ളു. സൂര്യ 
ന്‍െറ വലിപ്പമുളള ഒരു നക്ഷ്രതത്തിന്‌ 
ജ്വലിച്ച തീരാന്‍ 1010 വര്‍ഷങ്ങളെങ്കിലും 
വേണം. അതായത്‌ ജീവന്‌ ആധാരമായ 
കാര്‍ബണ്‍ വേണമെങ്കില്‍ മുകളില്‍ പറഞ്ഞ 
കാലയളവുവേണം. ്രപഞ്ചത്തിന്‍െറ ആയുസ്സ്‌ 
അതില്‍ കുറവെങ്കില്‍ നക്‌ ഷ്രതങ്ങള്‍ സ്ഫോ 
ടകാവസ്ഥയില്‍ എത്തുന്നില്ല. ആയുസ്സുകൂടു 
തലാണെങ്കില്‍ നക്ഷ്രതങ്ങളേ ഉണ്ടാവില്ല. 
ഈ രണ്ടുസ്ഥിതികളിലും ജീവന്‍െറ കുരുപ്പ്‌ 
അസാദ്ധ്യമാണ്‌ . അപ്പോള്‍ .പപഞ്ചത്തിന്‍െറ 
ആയുസ്സ്‌ 1070 വര്‍ഷങ്ങള്‍ ആയിരുന്നേതീരു. 
അല്ലെങ്കില്‍ ഈ ചോദ്യം ഉന്നയിക്കാന്‍ നാം 
, ഉണ്ടാവില്ല. 


ന്യൂട്ടന്‍െറ യായന്തികദര്‍ശനത്തെ തലകീഴാ 
യി മറിക്കുന്നതാണ്‌ ഈ സിദ്ധാന്തം. 
്രപഞ്ചത്തിന്‍െറയും നക്‌ ഷ്രതത്തിന്‍െറയും 
ആയുസ്സ്‌ ഒരേ സംഖ്യ ആയത്‌ തികച്ചും 
ആകസ്മികമാണ്‌. മാതമല്ല നക്‌ ഷ്രതങ്ങളുടെ 
ആയുസ്സ്‌ അതിന്‍െറ പിണ്‌ ഡവുമായി ബന്ധ; 
പ്പേട്ടിരിക്കുന്നു. ഏകദേശ കണക്കുകള്‍കൊണ്ട്‌ 
ഒരു ശാസ്രതസിദ്ധാന്തം തെളിയിക്കാനാവില്ല. 


എന്നാല്‍ ആകസ്മികത മേല്പറഞ്ഞ ഒറ്റ 
ഉദാഹരണത്തില്‍ മാര്തമൊതുങ്ങുന്നില്ല. അടി 


ഉണ്ടറയത്‌. 


. ഏററവും അനുയോജ്യമായ രീതിയില്‍ ട്യൂണ്‍ ' 


| എം. ഹരികുമാര്‍ജു 


. സ്ഥാപരമായി പ്രപഞ്ചത്തില്‍ നാലുബലങ്ങള്‍ 
ഉണ്ട്‌ -സ്റ്റോങ്‌ ഫോഴ്‌സ്‌, വീക്ക്‌ ഫോഴ്‌സ്‌, 
ഇലക്ട്രോമാഗ്നറ്റിക്‌ ഫോഴ്‌സ്‌ , ഗുരുത്വബലം, 
ആറ്റത്തിന്‍െറ ന്യൂക്ളിസ്‌ വിഫ്വടിക്കാതെ 
ഒരുമിഛ്നിറുത്തുന്നത്‌ സ്റ്രോങ്‌ ഫോഴ്സും 
റേഡിയോ ്പരസരണത്തിനുകാരണം വീക്ക്‌ 
ഫോഴ്‌ സുമാണ്‌ . ഇലക്ട്േടാമാഗ്‌ നറ്റിക്‌ ഫോ 
ഴ്സ്‌ ഇലക്ട്രോണുകളെ ന മുക്ളിയസ്സിനു 
ചുറ്റും ബന്‌ ധിച്ചുനിര്‍ത്തുന്നു. ഗുരുത്വബല 
ത്തിന്‍െറ നിയ്രന്തണത്തിലാണ്‌ നക്ഷ്രത 
ങ്ങളും ഗ്രഹങ്ങളും നാമുമൊക്കെ - സ്‌റ്റോങ്‌ 
ഫോഴ്‌സ്‌, ഇലക്ട്േടാമാഗ്‌നറ്റിക്‌ ഫോഴ്സ്‌, 
വീക്ക്‌ ഫോഴ്‌സ്‌, ഗുരുത്വബലം ഈ ക്രമത്തി 
ലാണ്‌ ഇവയുടെ ശക്തികുറഞ്ഞുകാണുന്നത്‌ . 
ഇലക്ട്രാമാഗ്‌ നറ്റിക്‌ ഫോഴ്സിന്‌ ആപേ 
ക്ഷികമായി സ്റ്രോങ്‌ ഫോഴ്‌സിന്‍െറ 
ശക്തി കൂടുതലായി എന്നു കരുതുക. ആ 
സ്ഥിതിയില്‍ രണ്ടു പ്രോട്ടോണുകള്‍ ഉളള 
ഒരു ആറ്റത്തിന്‍െറ ന്യൂക്ളിയസ്സിന്‌ സ്ഥിരത്വം 
ലഭിക്കും. അതിന്‍െറ അര്‍ത്‌ ഥം (പപഞ്ചത്തില്‍ 
ഹൈരൈഡഇുന്‍ ഒരിക്കലും ഉണ്ടാവില്ല. (ഹൈ 
ഗ്രജന്‍ ആറ്റത്തിന്‍െറ ന്യൂക്ളിയസ്സില്‍ ഒറ്റ 
പ്രോട്ടോണേയുള്ളു) ഹ്രൈഡജന്‍െറെ അഭാ 
വത്തില്‍ നക്ഷ്രതങ്ങളും ഗാലക്സികളും 
രൂപപ്പെടുകയില്ല. അപ്പോള്‍ (പപഞ്ചത്തിന്‍െറ 
സ്ഥിതിമറ്റൊന്നാവും. ഗുരുത്വബലം സ്‌റ്രറോങ്‌ 


ഫോഴ്‌സിനെ അപേക്ഷിച്ച്‌ 1038 മടങ്ങു 
ചെറുതാണ്‌. ഈ ക്ഷയം 1025 മടങ്ങു 
മാ്രമാണെന്നു കരുതുക. അത്തരം ഒരു 
സ്ഥിതിയില്‍ ഈ പ്രപഞ്ചം വളരെ ചെറുതാ 
യിരിക്കും. ഒരു ശരാശരി നക്ഷ്രതത്തിന്‍െറ 
പിണ്ഡം സൂര്യന്‍െറ 10 12 മടങ്ങാവും. 
അതിന്‍െറ ആയുസ്സ്‌ ഒരുവര്‍ഷവും. ജീവന്‍െറ 
ഉല്പത്തി അസാദ്ധ്യം. ഗുരുത്വബലം മറ്റു 
മൂന്നു ബലങ്ങളേക്കാള്‍ കുറവായതുകൊണ്ടു 
മാരതമാണ്‌ നക്ഷ്രങ്ങളും ഗാലക്സികളും 


നമ്മുടെ (പപഞ്ചം വികസിച്ചുകൊണ്ടിരി 
ക്കുന്നു, ഈ വികാസം എക്കാലത്തും 
തുടര്‍ന്നുകൊണ്ടിരിക്കുമോ? അതോ വികാസ 
ത്തിന്‍റെ തോത്‌ കുറഞ്ഞുവന്ന്‌ വികാസം 
അവസാനിച്ച്‌ സങ്കോചിക്കുമോ? ശാസ്ര്ര 
ത്തിന്‌ വ്യക്തമായി മറുപടി പറയാന്‍ 
കഴിയാത്ത ചോദ്യമാണിത്‌. (പശസ്ത ശാസ്ത്ര | 
കാരനായ സ്ററീഫന്‍ ഹാക്കിങിന്‍െറ വാക്യം ' 
ഉദ്ധരിക്കട്ടെ "(പപഞ്ചത്തിന്‍െറ ഈ കാണുന്ന 
വികാസത്തിന്‍െറ തോത്‌, നക്ഷ്രതങ്ങളു 
ടേയും ഗാലക്സികളുടേയും ജുനനത്തിന്‌ 


ചെയ്തിരിക്കുന്നു.” 
ഭനതികശാസ്്രത്തിലുളള ചില നിയത; 
{constent)ങ്ങളാണ്‌ (പകാശത്തിന്‍െറ വേഗത 
(൭). പ്ളാങ്കിന്‍െറ സ്ഥിരാങ്കം (1), ഗുരുത്വബല 
ത്തിന്‍െറ സ്ഥിരാങ്കം(6), പ്രോട്ടോണിന്‍െറ 
പിണ്ഡം (Mhp),ഇലക്ട്രോണിന്‍െറ പിണ്ഡ, 


' പ്രോട്ടോണിന്‍െറ 


സുലിന്‍ കണ്ടുപിടിത്തത്തിനും 
| തമ്മില്‍ ഒരു 


ത്താണ്‌. ഒരു 


വും (me) ചാര്‍ജ്ജ്‌ ജും(ഒ). ഇവ തമ്മിലുളള ചില 
സംയോഗങ്ങള്‍ക്ക്‌ ഭാതികശാസ്ര്രത്തില്‍ 
ശ്രദ്ധേയങ്ങളായ അര്‍ത്ഥങ്ങളുണ്ട്‌ . (h/mpe) 
എന്നത്‌ നിര്‍ദ്ധാരണം ചെയ്താല്‍ കിട്ടുന്ന 
ഉത്തരം 10-'3സെന്‍റീമീററര്‍ അല്ലെങ്കില്‍ 
വലിപ്പമാണ്‌ ! ഇത്തരം 
ബന്ധങ്ങള്‍ ഇനിയും ഉദ്ധരിക്കാം. എല്ലാത്തി 


: നേയും ആകസ്മികം” ' എന്ന്‌ തളളിക്കളയു 


വാനില്ല. (ആകസ്മിക ങ്ങളായ ചില സംഭവ 
ങ്ങളാണ്‌ വസൂരിക്ക്‌ കുത്തിവയ്‌ പ്പിനും പെന്‍ 
നിദാനം). 
്രപഞ്ചത്തിലെ നാലുബലങ്ങളും 
സന്തുലനത്തിന്‌ ഇത്തരം 
'"ആകസ്‌ മികത കള്‍ ഒഴിച്ചുകൂടാനാവാ 
ശരാശരി മനുഷ്യന്‍െറ 
ഉയരത്തെ ഗണിതവാക്യങ്ങളിലൂടെ ഭൂമിയു 
ടേയും ആററത്തിന്‍േറയും വലിപ്പമായി ബന്ധി 
പ്പിക്കാനാവും. ഈ ബന്‌ ധം ശാസ്രതീയമായി 
പ്രവചിക്കാനും കഴിയും. അപ്പോള്‍ മുന്‍പറഞ്ഞ 
ആകസ്മികതകള്‍ക്ക്‌ സ്വാഭാവിക വിശദീക 


മറിച്ച്‌ 


രണം ശാസ്രതത്തിന്‌ നല്കാന്‍ കഴിയുമെങ്കില്‍ 


ആന്ന്ത്രോപ്പിക്‌ സിദ്ധാന്തം തെളിയിക്കപ്പെട്ടു 
എന്നുപറയാം. 

മുകളില്‍ പറഞ്ഞ സിദ്ധാന്തം വീക്ക്‌ 
ആന്രന്താപ്പിക്‌ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. 
ഇതിലെ വാദങ്ങള്‍ ചിലതെങ്കിലും ശാസ്ത 


“ലോകം അംഗീകരിച്ചിട്ടുണ്ട്‌. എന്നാല്‍ സ്‌ട്രോങ്‌ 


(stron) ആന്തതോപ്പിക്‌ സിദ്ധാന്തം അംഗീ 
കരിക്കപ്പെട്ടിട്ടില്ല. മാതമല്ല ഒട്ടേറെ വിമര്‍ശന 
ങ്ങളും വിഷയമായിട്ടുണ്ട്‌. കൂടുതല്‍ അമൂര്‍ത്ത 
മാണ്‌ ഈ സിദ്‌ ധാന്തത്തിന്‍െറ വിശദീകരണം. 
അതനുസരിച്ച്‌ ഒന്നിലധികം ((പപഞ്ചങ്ങള്‍ 


| ഉണ്ടാവാം. അല്ലെങ്കില്‍ ഒരേ (പപഞ്ചത്തിലെ 


വ്ൃത്യസ്തഭാഗങ്ങള്‍ക്ക്‌ അവയുടേതായ (പാരം 
ഭരൂപങ്ങള്‍ ഉണ്ടാവാം. അവയിലെ ഭാതിക 
ശാസ്രതനിയമങ്ങളും വൃത്യാസപ്പെട്ടിരിക്കും. 

(പപഞ്ചവും അതിനെ നിയ്യന്തിക്കുന്ന 
ഭാതികശാസ്രത നിയമങ്ങളും ഭൂമിയിലെ 
ജീവിന്‍െറ നിലനില്‍ പിനുവേണ്ടിമാരതം 
സൂക്ഷമായി ട്യൂണ്‍ ചെയ്തിരിക്കുന്നു എന്ന 
്രസ്താവന പൂര്‍ണ്ണമായി തളളിക്കളയുവാനോ 
സ്വീകരിക്കുവാനോ ഇന്നത്തെ ശാസ്രതത്തിന്‌ 
കഴിഞ്ഞിട്ടില്ല. 


കാലം ഒരു ആന്ത്രോപ്പിക്‌ ഭാവനയോ? 


അന്ത്രോപ്പിക്‌ സിദ്ധാന്തമനുസരിച്ച്‌ കാലം 
മനുഷ്യമനസ്സിലെ ഒരു ധാരണ അല്ലെങ്കില്‍ 
സങ്കല്പം മാര്രമാണ്‌ . 

കാലം ൭ മാററത്തിന്‍െറ അളവാണ്‌ നാം 
അറിയുന്ന തരത്തിലുളള കാലം. മനുഷ്യചേത 
നയുടെ അല്ലെങ്കില്‍ ബോധത്തിന്‍െറ ഉല്പന്നം 
മാ്രത്മാണോ? കാലത്തിന്‍െറ രൂപവും നിര്‍ണ്ണ 


“യവും മനുഷ്യന്‍െറ ബോധത്തെ അടിസ്ഥാന 


മാക്കിയുളളതാണ്‌ . കാലത്തിന്‍െറ ഒഴുക്ക്‌ 
നമ്മുടെ ചേതനയിലേയുളഭളു. നമ്മിൽനിന്നും 
വേര്‍പെടുത്താവുന്ന ഒരു കേവലസത്യമായി 
അതിന്‌ നിലനില്‍പുണ്ടോ? 

കാലത്തിന്‍െറ ആരംഭം ബിംഗ്‌ ബാംഗിലൂ 
ടെയാണ്‌ എന്ന്‌ പറയുന്നത്‌ നാം കാലത്തിന്‍െറ 


ആസ്‌ ഥിത്വത്തെ അംഗീകരിക്കുന്നതുകൊ 
ണ്ടാണ്‌. ബോധതലത്തിലുണ്ടാകുന്ന എന്തും 
കാലത്തെ ബന ധപ്പെടുത്തിയിട്ടാണ്‌ . കാലത്തെ 
നിരസിച്ചാല്‍ ബോധതലത്തേയും നിരസി 


.ക്കേണ്ടി വരും. 


നമ്മുടെ ബോധതലംപോലും കാലത്തിന്‍െറ 
ഒഴുക്കിനെ സ്വാധീനിക്കുന്നു. ബോറടിക്കു 
മ്പോള്‍, കാത്തുനില്ക്കുമ്പോള്‍ ഒച്ചിന്‍െറ 
വേഗതയിലിഴയുന്ന സമയം. ഇഷ്ടപ്പെട്ട 
ജോലിയില്‍ മുഴുകുമ്പോള്‍ (പകാശത്തിന്‍െറ 
വേഗതയില്‍ സഞ്ചരിക്കുന്ന സമയം. ബോധ 


. തലത്തിലൂടെ കാലത്തിന്‍െറ ഒഴുക്ക്‌ പിന്നി 


ലോട്ടോ (ഗതകാലസ്മരണ) മുന്നിലോട്ടോ 
നീട്ടാം. 

മനുഷ്യന്‍ കാല്രകമത്തില്‍ അവന്‍ സൃഷ്ടി 
ച്ച ക്‌ ളോക്കിന്‍െറ അടിമയായി. സമൂഹജീവിതം 
ക്‌ളോക്കിനനുസരിച്ച്‌ മുന്നോട്ടൊഴുകി. കാല 
ത്തിന്‍റെ പപവാഹം നിമിഷങ്ങളില്‍നിന്ന്‌ 
ദിവസങ്ങളിലേക്കും ദിവസങ്ങളില്‍നിന്ന്‌ വര്‍ഷ 
ങ്ങളിലേക്കും ഒഴുകി. ഗത കാലത്തിലേക്കുള്ള 
മടങ്ങിപ്പോക്ക്‌ ശാസ്രതനോവലുകളില്‍ മാര്തം 
ഒതുങ്ങിനില്ക്കുന്ന അപ്രഭംശമാണ്‌ . 

അതായത്‌ കാലം ഒരു ആന്ത്രോപ്പിക്‌ 
സങ്കല്പം മാര്രമാണ്‌. ബോധതല 
ജീവികളുളള ഒരു (പപഞ്ചത്തില്‍ മാതമേ 
കാലത്തിന്‌ ആസ്തിത്വമുളളു. അപ്പോള്‍ 
മറിച്ചൊരു വാദമുണ്ടാവാം. ''നിരീക്‌ ഷകനി 
ല്ലാത്ത ഒരു ്പപഞ്ചത്തില്‍ കാലത്തിന്‌ 
ആസ്തിത്വമില്ല. ' ഈ വാദത്തെക്കുറിച്ചുളള 
ചര്‍ച്ച തല്ക്കാലം ഒഴിവാക്കുന്നു 

ക്വാട്ട്‌ സ്‌ വാച്ചോ അറേറാമിക്‌ ക്ളോക്കോ 
ബയോളജിക്കല്‍ ക്ളോക്കോ എന്തുമാകട്ടെ 
നമ്മുടെ ജീവിതത്തില്‍ സംഭവിക്കുന്ന മാററ 
ങ്ങളെ താരതമ്യപ്പെടുത്താനുള്ള ഒരു അളവു 
കോൽ മാത്രമാണ്‌ കാലം. 

കാലത്തിന്‍െറ ശാസ്ത്രീയമായ നിര്‍വചന 
ങ്ങള്‍ പരിശോധിക്കാം. ആദ്യത്തെ ശാസ്രതീയ 
നിര്‍വചനം നല്‍കിയത്‌ ന്യൂട്ടനായിരുന്നു. 
മാററത്തിന്‍െറ തോത്‌” എന്നായിരുന്നു 
'അദ്‌ ദേഹം നല്കിയ നിര്‍വചനം. ന്യൂട്ടന്‍െറ 
കണ്ണില്‍ കാലം 'കേവല മായിരുന്നു. 
അഞ്ചുമിനിട്ട്‌ എന്ന കാലയളവ്‌ ഗ്രപഞ്ചത്തില്‍ 
എല്ലായിടത്തും ഒന്നുതന്നെ . 


സമയത്തിന്‍െറ ഈ കേവല സങ്കല്പത്തെ 
തകര്‍ത്തത്‌ ഐന്‍സ്ററയിന്‍െറ റിലേററിവിററി 
സ്ദിദ്ധാന്തങ്ങളാണ്‌ . ഐന്‍സററയിന്‍ നിര്‍വ. 
ചിച്ച കാലം “ആപേക്‌ ഷിക “മാണ്‌ റിലേററി 
വിററി സിദ്ധാന്തങ്ങള്‍ "ഉപയോഗിക്കുന്ന 
ചില ഉദാഹരണങ്ങള്‍ ഇവിടെ പ്രസക്തമാണ്‌. 
പ്രകാശത്തിന്‍റെ വേഗതയോടടുത്ത ഒരു 
റോക്കററ്‌ യാത സങ്കല പിക്കുക. അതില്‍ 
ഒരു ക്ളോക്ക്‌ ഫ്ൃടിപ്പിക്കുക. ഭൂമിയിലെ 
നിരീക്‌ ഷകനു തോന്നുന്നത്‌ റോക്കററിലെ 
ക്ളോക്ക്‌ ഭൂമിയിലെ ക്‌ളോക്കിനെ അപേ 
ക്ഷിച്ചു വളരെ മന്ദഗതിയില്‍ നീങ്ങുന്നു 
എന്നാണ്‌. റോക്കററിലെ യാര്രികനാകട്ടെ 
ഭൂമിയിലെ ക്ളോക്കിനാണു വേഗതക്കുറവ്‌ 
എന്നുകാണുന്നു. അപ്പോള്‍ കാലത്തിന്‍െറ 
ഒഴുക്കില്‍ നിരീക്‌ ഷകനുളള പങ്ക്‌ വളരെ 


പ്രധാനപ്പെട്ടതാണ്‌ . നിരീക്‌ ഷകനെ ഒഴിച്ചു 
നിറുത്തിക്കൊണ്ട്‌ കാലം നിര്‍ണ്ണയിക്കാനാ 
വില്ല. 

ഗുരുത്വബലത്തിന്‌ അനുസരണമായും 
ക്‌ ളോക്കുകളുടെ ചലനത്തിന്‌ വൃത്യാസമു 
ണ്ടാവും. ഭീമാകാരമായ ഒരു ഗോപുരത്തിന്‍െറ 
മുകളിലും താഴെയും ഓരോ അറേറാമിക് 
ക്‌ ളോക്കുകള്‍ എടിപ്പിക്കുക. താഴെയുളള 
ക്‌ ളോക്കില്‍ ഗുരുത്വബലം കൂടുതല്‍ അനുഭവ 
പ്പെടും. അതിന്‍െറ ചലനം ഗോപുരമുകളിലുള്ള 
ക്‌ ളോക്കിനെ അപേക്ഷിച്ച്‌ മന്ദഗതിയി 
ലാവും. 

റിലേററിവിററി സിദ്‌ ധാന്തമനുസരിച്ച്‌ വേ 
ഗത കൂടുന്തോറും കാലത്തിന്‍െറ (പവാഹം 
മന്‍ ദഗതിയിലാകും. വേഗത (പകാശവേഗ 
തയ്ക്കു തുല്യമാകുമ്പോള്‍ കാലം ഇല്ലാതാകും. 

ഗുരുത്വബലത്തിന്‍െറ സ്വാധീനമെന്തെന്നു 
പരിശോധിക്കാം. തമോഗര്‍ത്തങ്ങള്‍ക്കുളള 
ഗുരുത്വബലത്തിന്‍െറ അളവ്‌ ഭീമമാണ്‌. ഒരു 
ബഹിരാകാശ വാഹനം യാ(്രികനുമായി ഒരു 
തമോഗര്‍ത്തത്തിലേക്കൂ നീങ്ങൂന്നൂ എന്നു 
സങ്കല്പിക്കുക. അകലെ ഒരു നിരീക്‌ ഷകനും. 


'തമോഗര്‍ത്തത്തിലേക്കടുക്കുന്തോറും വാഹനത്തി 


ന്‍െറ്‌ക്‌ ളോക്കു മന്ദഗതിയിലാകും. തമോഗര്‍ 
ത്തത്തിന്‍െറ ഗുരുത്വബലം അമേയ (infinite) 
മാകുമ്പോൾ ക്‌ളോക്കു നിശ്‌ പലമാകുന്നു. 
കാലത്തിന്‍െറ ആപേക് ഷിക സ്വഭാവം 
വിവരിക്കാന്‍ യുക്തമായവയാണ്‌ മുകളില്‍ 
പറഞ്ഞ ഉദാഹരണങ്ങള്‍. 
ബിഗ്‌ ബാംഗിനെക്കുറിച്ചുളള കാലസങ്കല്പ 
ങ്ങള്‍ ആന്ത്രോപ്പിക്‌ സിദ്‌ ധാന്തത്തിന്‍െറ 
കണ്ണാടിയിലൂടെ നോക്കാം. ബിഗ്‌ ബാംഗിനു 
ശേഷമുളള ആദ്യനിമിഷങ്ങള്‍ ഭാതിക 
ശാസ്ത്രത്തില്‍ അതിപ്രധാനമാണ്‌. നോബല്‍ 
സമ്മാനം നേടിയ സ്ററീവന്‍ വെയ്‌ൻ ബര്‍ഗ്‌ 
ബിംഗ്‌ ബാംഗ്‌ കഴിഞ്ഞ്‌, 10-43 നിമിഷങ്ങള്‍ 
ക്കുശേഷമുളള പ്രകിയകള്‍ ആദ്യത്തെ മൂന്നു 
മിനിട്ടുകള്‍ എന്ന പുസ്തകത്തില്‍ വിവരിച്ചി 
ട്ടുണ്ട്‌. വെയ്‌ൻ ബര്‍ഗിന്‍െറ മൂന്നു മിനിട്ടുകള്‍ 
നാം ഇന്നുപയോഗിക്കുന്ന കാലത്തിന്‍െറ 
അതേ അളവുകോലുകള്‍ തന്നെയാണ്‌ . ബിഗ്‌ 
ബാംഗിനുശേഷം തുടങ്ങിയ 10-43, 10-38, 10- 
25 തുടങ്ങിയ "കാലങ്ങള്‍ വളരെ ,പാധാന്യ 
മര്‍ഹിക്കുന്നു. ആദ്യത്തെ നൂറു സെക്കന്‍റുക 
ളില്‍ നടന്ന പ്രകിയകള്‍ ആണ്‌ പ്രപഞ്ചത്തി 
ന്‍െറ ഗതി നിര്‍ണ്ണയിച്ചത്‌ . പിന്നീട്‌ പല 
ദശലക്ഷം വര്‍ഷങ്ങളില്‍ കാര്യമായിട്ട്‌ ഒന്നും 
സംഭവിച്ചില്ല. (പപഞ്ചോല്‌ പത്തിയെ സംബ 
ന്ധിച്ച്‌ നാം ഉപയോഗിക്കുന്ന കാലത്തിന്‍െറ 
അളവുകോലിനെക്കുറിച്ച്‌ സംശയിക്കേണ്ടി 
യിരിക്കുന്നു. ബിഗ്‌ ബാംഗിനു ശേഷമുളള 
ആദ്യനിമിഷങ്ങളില്‍ ഗുരുത്വബലം ഭീമാകാര 
മായിരുന്നിരിക്കും. കാലം മന്ദമായി നീങ്ങു 
കയോ നിശ്ചലമായി നില ക്കുകയോ ചെയ്യുന്ന 
ഒരു സ്ഥിതി. അതിനെ അളക്കാന്‍ കാലത്തി 
ന്‍െറ കേവല()മായ അളവുകോല്‍ ഉപയോ 
ഗിക്കുന്നതു ശരിയാണോ? ആ വഴിക്കു 
ചിന്തിച്ചാല്‍ (പപഞ്ചോല്‍ പത്തിയെ സംബ 
ന്‌ ധിച്ചുളള കണക്കുകൂട്ടലുകള്‍ ആകെ 
തെററുന്നു. 


കലാകൌഈമുദി 4൦ 


തുലികാ സഹൃദം 


PEN FRIENDS 


2 ഇന്ത്യയില്‍ പാശ്ചാത്ത്യ സംസ്കാരത്തിന്‍െറ വേരുമുളച്ചു 


വിവാദങ്ങള്‍ 
സൃഷ്ടിച്ചുകൊണ്ട്‌ 
മുന്നാം 


വര്‍ഷത്തിലേക്ക്‌ 


ണു നാം 


ആഗ്രഹങ്ങളും ആശയങ്ങളും പ്രശ്‌ 
നങ്ങളും പങ്കുവയ്ക്കാന്‍. സ്വദേശ 
ത്തുനിന്നും വിദേശത്തുനിന്നും 
സ്ത്രീ-പുരുഷ ചെറുപ്പവലുപ്പഭേ 
 ദമന്യേ സുഹൃത്തുക്കളെ തേടുന്ന 
വര്‍ക്കായി എല്ലാ മാസവും ടാം 
തീയതി പ്രസിദ്ധീകരിക്കുന്നു. 

| തൂലികാ സുഹൃദ്ശേഖരം', 
പുരുഷസൌഹൃദം ഇഷ്ടപ്പെ 
| ടുന്ന സ്ത്രീ സുഹൃത്തുക്കളെ മാ 
ത്രം ഉള്‍പ്പെടുത്തി എല്ലാ മാസവും 
| 15-ാം തീയതി പ്രസിദ്ധീകരിക്കു 

ന്നു. സ്ത്രീ-സുഹൃദ്ശേഖരം. 

തൂലികാ സുഹൃദ്ശേഖരം മാ 
| സികയുടെ ഏറ്റവും പൂതിയ രണ്ട്‌ 
| ലക്കങ്ങളും സ്ത്രീ സുഹൃദ്ശേഖര 
 ത്തീന്‍െറ ഏറ്റവും പുതിയ അഞ്ച്‌ 

ത്ത തപാലില്‍ ലഭിയ്ക്കു 
ന്നി 


ശേഖരം 


| സ്ത്രീ സുഹൃത്തുക്കളെ 


ന്നതിന്‌ 58 രൂപ. മണിയോര്‍ഡര്‍ ളു 
അയക്കുക. വിദേശത്തേക്ക്‌ ടാ 


' 1൮0 രൂപയുടെ ഡി. ഡി. യോ 120 പ ത; സയയ്ക്കതം 


രുപയുടെ ചെക്കോ അയക്കുക 


നെക്‌ 42 


{ 


ഓരോ ലക്കത്തിലും അനേകം 
സ്ത്രീ-പുരുഷ സുഹൃത്തുക്കളു 
ടെ ഫോട്ടോ, പൂര്‍ണ്ണമായ മേല്‍വി 
ലാസം, പ്രധാനഹോബികള്‍, രഹ 
സ്യസ്വഭാവങ്ങള്‍ കൂടാതെ സ്ത്രീ- 
പുരുഷ സമത്വം, പ്രേമ വിവാഹ 
ങ്ങള്‍. (ലേഖനങ്ങള്‍) മനസിനിണ 
ങ്ങിയ ജീവിത പങ്കാളിയെ തിര 
ഞ്ഞെടുക്കാന്‍ വൈവാഹിക പംക്‌ 
തി. ടെലിഫോണ്‍ സൌഹൃദ പ്രേമി 
കള്‍ക്കായി പ്രത്യേക പേജ്‌. 

ഫെബ്രുവരി ” ലക്കത്തിന്‍െറ 
കോപ്പികള്‍ പരിമിതം. നിങ്ങളുടെ 
ഓര്‍ഡറുകള്‍ ഇന്നുതന്നെ അയ 
ക്കുക. 


Cheque - D. D - Nisha Publishers 


AVC No. C A. 127 
അയക്കേണ്ട വിലാസം. 
Thoolika Suhurth Sekharam 


{Reg. Monthly) 
Titanium. P.O., TVM - 695 021. 


ൽ ജീവിതവും കാലവും കൂടിപ്പുണരുന്ന 
Tl നടനതാളമാണ്‌ കവിത. വര്‍ഷമേഫ്യ 
ങ്ങളുടെ നിറവിലും മഴക്കാടുകളുടെ നീരന്ധ്ര 
'തയിലും കായലിന്‍െറ നീലിമയിലും പുഴയുടെ 
നതോന്നതയിലും കുട്ടനാടിന്‍റെ ഹരിത 
സോപാനങ്ങളിലും കേരളകവിത നിറയുന്നു. 
മറഞ്ഞുപോകുന്ന മഴക്കാടുകളിലും വിഷനീല 
മാകുന്ന കായലിലും വററുന്ന പുഴയിലും 
സ്വരക്‌ ഷയമാര്‍ന്ന സോപാനങ്ങളിലും കേരള 
കവിത വരളുന്നു. മലയാളവാക്കിന്‍െറയും 
മലയാളമനസ്സിന്‍െറയും പ്രണയമാണ്‌ കേരള 
കവിത. 

കെ.അയ്യപ്പപ്പണിക്കരുടെയും കെ.എസ്‌ .നാ 
രായണപിളളയുടെയും പ്രതാധിപതൃത്തില്‍ 


| 1968-ല്‍ തിരുവനന്തപുരത്തുനിന്നും പസി 


ദ്‌ ധീകരിച്ചുതുടങ്ങിയ ത്രൈമാസികമാണ്‌ 
“കേരള കവിത.” സാഹിത്യാസ്വാദകര്‍ കൂടുത 
ലും നോവലുകളിലും ചെറുകഥകളിലും 


വംരവൃമാന്തില്‍ നിന്നം 


വി.കെ. ഉണ്ണിക്കൃഷ്ണന്‍ 


നേരിടാനുള്ള ഒരു തയ്യാറെടുക്കല്‍ എന്ന 
മട്ടിലാണ്‌ കേരള കവിത തുടങ്ങു 
പറയാം. 
ത്തോളും 


തെന്നു 
പഴുത്തപ്‌ ഛനും ആശാനും വള്ള 

പങ്ങന്റുഴയും മററും അവര്‍ 
ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും 
പണ്ഡിതന്‍ മാരുടെയും വരേണ വിഭാഗത്തി 
ന്‍െറയും മാര്തം കവികളായിരുന്നില്ലല്ലോ. 
അവരുടെ കൃതികള്‍ അന്നും ഇന്നും ഉത്സവ 
പറമ്പുകളിലും പന്തത്തെരുവുകളിലും വില്ക്ക 
പ്പെടുന്നുണ്ട്‌. അവയുടെ ഈ കച്ചവട 
സാദ്‌ ധൃത അവയെ പൈങ്കിളിയാക്കുകയല്ല, 
പകരം നമ്മുടെ സംസ്കാരത്തിന്‍െറ ജൈവ 
ഭാഗമായി പഖ്യാപിക്കുകയാണ്‌ ചെയ്യുന്നത്‌. 
ചങ്ങമ്പുഴയ്‌ ക്കുശേഷം അത്തരം ഒരു കവിതാ 
ലഹരി കടമ്മനിട്ടയിലുടെയാണ്‌ കേരളത്തില്‍ 
പടരുന്നത്‌ . അയ്യപ്പപ്പണിക്കര്‍, സച്ചിദാനന്ദന്‍, 
വിനയചന്ര്രന്‍, ആററൂര്‍ രവിവര്‍മ്മ, സുഗത 
കുമാരി, കെ.ജി. ശങ്കരപ്പിള്ള. ബാലചന്ര്രന്‍ 


കേരളകവിത 


മുരു ഹരിതപത്രം 


“യുക്തിഭ്രദമായ ഗദ്യരചനകളിലും ആകൃഷ്‌ ട്ര 
രായിരുന്ന ഒരു കാലം. ജ്ി!.ശങ്കരക്കുറുപ്പും 
വൈലോപ്പിള്ളിയും മററും ഒററപ്പെട്ട തലയെടു 
പ്പുളള കവികളായി അംഗീകരിക്കപ്പെട്ടിരുന്നെ 
ങ്കിലും ചങ്ങമ്പുഴയില്‍ കെട്ടടങ്ങിയ സാമാന്യ 
ജനങ്ങളുടെ കവിതാലഹരി ഇനിയൊരിക്കലും 
ആധുനിക മനുഷ്യനില്‍ പതൃഞ്ഞുപൊങ്ങുക 
യില്ലെന്ന്‌ പലരും വിശ്വസിച്ചിരുന്ന ഒരു കാലം. 
'ഈ പശ്ചാത്തലത്തിലാണ്‌ മലയാള കവിത 
യില്‍ ആധുനികതയുടെ മുഖപ്രതമായി 
“കേരള കവിത” പ്രസിദ്‌ ധീകൃതമാകുന്നത്‌. 
കവിതയുടെ കൂമ്പടഞ്ഞു എന്ന വാദഗതിയെ 


ചുളളിക്കാട്‌ തുടങ്ങിയ കവികളുടെ രചനകളും. 
സാമാന്യജനങ്ങളുടെ കാവ ബോധത്തിന്‍െറ, 
ഭാഗമായി. ഇവരുടെ കവിതാപുസ്തകങ്ങള്‍ 
ഉത്‌ സവപ്പറമ്പുകളില്‍ വിററഴിയുന്നില്ലെങ്കിലും 
ആധുനിക മേളപ്പുരകളായ കാസററുകടകളില്‍ 
ഇവരില്‍ പലരുടെയും കവിതാകാസററുകള്‍, 
വിററഴിയുന്നുണ്ടല്ലോ. കവിത അങ്ങനെ 
വീണ്ടും മലയാളിയുടെ വൈകാരികതലത്തി 
ന്‍െറ ഭാഗവും ്രഭവവുമായിത്തീരുകയാണ്‌.. 
ഇതിനുള്ള ഒരു നിദാനമായി, കേരളകവിത. 
ആധുനിക കവിതയുടെ ഉത്തേജുക പ്രതമായി 
കേരളകവിത. 


ആണെന്നു പറയാം. എല്ലാ കൊച്ചുമാസിക 


കേരളകവിത ഒരു “ലീററില്‍ മാഗസിന്‍) 
കളും ഒരുതരത്തില്‍ മഹത്തരമാണ്‌ . ഭാഷ 
ഉറയുരുന്നത്‌ ഈ മാസികകളുടെ താളുകളി; 
ലാണ്‌ . ആസ്വാദകന്‍െറ സംവേദന ശീലങ്ങളെ! 
തിരുത്തുകയും തകിടം മറിക്കുകയും ചെയ്യു 
ന്നത്‌ ഇത്തരം മാസ്‌കകളാണ്‌ . ഇവയുടെ; 
അരാളുകത്വഭാവമാണ്‌ ഭാഷയുടെ പുതിയ 
രാസസംയോജുനകള്‍ക്കും ചിന്തയുടെ 
അഗ്‌ നിസ്‌ ഫുലിംഗങ്ങള്‍ ക്കും ഈര്‍ജ് ജും 
നല്‍കുന്നത്‌. വ്യവസ്ഥാപിത പസിദ്ധീകര 
ണങ്ങള്‍, അവ എത്രമാതം മൂല്യബോധമു 
ളതാണെങ്കില്‍ക്കൂടിയും, പരീക്‌ ഷണങ്ങള്‍ 
നടത്തുവാന്‍ ഒരുമ്പെടില്ല. വ്യവസ്ഥാപിത 
മൂല്യബോധങ്ങളെ ചോദ്യം ചെയ്യുകകൂടിയാണ്‌ 
ലിററില്‍ മാസികയുടെ ഉത്തരവാദിത്തം. 
സര്‍ഗ്ഗകര്‍മ്മത്തോട്‌ ഏററവും അടുത്തു 
നില്ക്കുന്ന ഒരു ,കിയയാണ്‌ കൊച്ച 
മാസികാര്പസിദ്ധീകരണം. ആധുനികതയുടെ 
ഏററവും സുവര്‍ണ്ണമായ കാലഘട്ടത്തില്‍ 
ഇവിടെ എത ലിററില്‍ മാസികകള്‍ പസി 
ദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്ന്‌ ചിന്തിക്കുക. 
സമീക്ഷ, അന്വേഷണം, അക്ഷരം, കേരള 
കവിത, സംരകമണം, ജയകേരളം തുടങ്ങി 
നമ്മുടെ അഭിരുചികളെ സ്വാധീനിച്ച പസി 
ദ്ധീകരണങ്ങള്‍ എ്തതന്നെയുണ്ട്‌. ഈ 
മാസികകളില്‍ പൂര്‍ണ്ണമായും നിറഞ്ഞുനിന്നി 


രുന്ന കാവ്യചിന്തകള്‍ക്കും സാമൂഹ്യരാഷ്രടീയ 


താത്ത്വികാന്വേഷണങ്ങള്‍ക്കും ഇന്ന്‌ മലയാള 
ത്തിലെ മിക്ക ആനുകാലിക (പസിദ്ധീകര 
ണങ്ങള്‍ക്കും ഏതാനും പേജുകള്‍ മാററി 
വയ്‌ ക്കേണ്ടിവരുംവിധം മലയാളിയുടെ ചിന്താ 
മണ്ഡലം ,പകാശപൂര്‍ണ്ണമായി എന്ന്‌ നാം 
അറിയുന്നു. 

ഭാഷയുടെ ജൈവതാളം നിലനിര്‍ത്തേണ്ടത്‌ § 
വായ്‌ മൊഴിയാണ്‌ . വരമൊഴിയാവട്ടെ, കാല 
വുമായൊരു നിര്‍ബ്ദന്‌ ധിതവേഴ്ചയ്ക്ക്‌ ഭാഷ 
യെ പ്രേരിപ്പിക്കുന്നു. ആവര്‍ത്തനവിരസമായ 
ഈ യാന്ത്രിക ബന്ധത്തെ ലാസൃമധുരവും. 
ഉര്‍വ്വരവുമാക്കി മാററുന്നത്‌ ഭാഷയുടെ 
രഹസൃതടങ്ങളും ഗിരിമേടുകളും. തേടിപ്പോ 
കുന്ന കാപാലികരാണ്‌ . ഭാഷയുടെ ഇത്തരം 
അവധൂതസംസര്‍ഗ്ഗങ്ങളെല്ലാം നടക്കുന്നതാ, 
.വട്ടെ, ലിററില്‍ മാസികകളുടെ താളുകളിലും. 
ചിലപ്പോള്‍ ഈ ജാരബന ധങ്ങളെല്ലാം അച്ച 
ടിപ്പിശകുകള്‍പോലെ ആയെന്നുവരാം. എങ്കി 
ലും ഭാഷ നഗനയാകുന്നതും നവതാളങ്ങളാല്‍. 
സുഖദായിനിയാകുന്നതും ഈ യാമങ്ങള; 
ലാണ്‌ . അന്ത SRD തുടങ്ങുന്ന ലാസ്യ 


ക്ട്‌ 


കലാകനഈമുദി 43 


 സുഷുപ് തിയുടെ തുടര്‍ച്ച മാശതമാണ്‌ രാവിലെ 
എത്തുന്ന പ്രതഭാഷ. 

ഭാഷയുടെ നവീകരണത്തില്‍ തുടങ്ങുന്ന 
. ഈ സ്വാധീനം കാവ്യാസ്വാദനത്തിന്‍െറ പല 
തലങ്ങളിലേക്കും കേരള കവിത വ്യാപിപ്പിച്ചു. 
ഭാരതീയ ഭാഷകളിലെയും വൈദേശിക ഭാഷ 
കളിലെയും കാവ്യധാരകള്‍ നമുക്ക്‌ പരിചയ 
പ്പെടുത്തിത്തന്നത്‌ മുഖ്യമായും കേരള കവിത 
യാണ്‌ . കവിത മാ്രമല്ല, കാവ്യനാടകങ്ങളും 
കവിതാനിരൂപണവും കാവ്യാത്‌ മകമായ 
ചെറുകഥകളും മററും കേരളകവിതയുടെ 
ഭാഗമാണെന്ന്‌ ഓര്‍ക്കുക. ഭകരളകവിതയുടെ 
താളുകളിലൂടെ മലയാളികളായ കാവ്യാസ്വാദ 
കര്‍ പരിചയപ്പെട്ട ദേശീയ-അന്തര്‍ദ്‌ ദേശീയ 
സാഹിത്യകാരന്‍ മാരുടെ നിര ആരെയും 
വിസ്മയിപ്പിക്കും. 

അനന്തമൂര്‍ത്തി മുതല്‍ സോഫോക്ളീസ്‌ 
വരെയും, വിയററ്‌ നാംതൊട്ട്‌ ചിലി വരെയും, 
റഷ്യ മുതല്‍ സെനിഗള്‍ വരെയും മലിക്രപ 
തിഭകളിലൂടെയും കാലത്തിലൂടെയും ദേശാന്തര 
നാഗരികതകളിലുടെയും പടര്‍ന്നുകിടക്കുന്ന 
ഒരു സജീവ പാരമ്പര്യം. അതാണ്‌ കേരള 
കവിതയിലൂടെ മലയാള കവിത ചുരുങ്ങിയ 
ഏതാനും വര്‍ഷങ്ങളില്‍ ആവാഹിച്ചത്‌ . 

ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്‌ . പരി 
ഭാഷയില്‍ നഷ്ടപ്പെടുന്നതെന്താണോ അതാ 
ണ്‌ കവിത എന്നൊരു ചൊല്ലുണ്ടല്ലോ. നമുക്ക്‌ 
തളുളിക്കളയാന്‍ പററാത്ത ഒരു വാദഗതി. 
പിന്നെ എന്താണ്‌ കാവ്യപരിഭാഷകളുടെ 


പുതിയ പുസ്‌ തകങ്ങഠം 
എല്ലാം ദൈവത്തിന്‍െറ കയ്യില്‍ 
(കഥകരം) 
ഉണ്ണികൃഷ്ണന്‍ പുതൂര്‍ 24.00 
തീര്‍ത്ഥക്കാവടി (കഥകഠം) 
സി.വി. ശ്രീരാമന്‍ 17.00 
ആറു ചാരായക്കഥകഠം 
രാച്ചികൊണ്ട വിശ്വനാഥശാസ്ത്രി 
വിവ. വി.പി.ബി. നായര്‍ 15.00 
അവര്‍ അനശ്വരര്‍ (നോവല്‍) 
പുളിങ്കുന്ന്‌ ആന്‍റണി 35.00 
നിരൂപണവും സിദ്ധാന്തവും 
പയോഗവും 
കെ.എം. ഡാനിയല്‍ 27.00 
വനസ്വാധീനം (വനശാസ്‌?തം) 
സി.കെ. കരുണാകരന്‍ 31.00 


എം ത്തം തയ ശം. ൫, 


വിപത്തിന്‍െറ കാലൊച്ചകരം 
(ലേഖനങ്ങാം) 
ഡോ. ടി.പ്രദീപ്‌ 13.00 
നാഷനല്‍ ബുക്ക്‌ സ്‌ററാഠം 
കോട്ടയം. 


രക്ക്‌. 


ഴ്‌ a Dt 2 © രൂത്തും ആരം ത്തം ക 8൦൦൭ 


നാഷനല്‍ ബുക്ക്‌ സ്‌ററാഠം 
കോട്ടയം ഇ 


കലാകമുദി 44 


ഭാഷയുടെ ജൈവതാളം 
നിലനിറുത്തേണ്ടത്‌ 
വായ്‌ മൊഴിയാണ്‌ . 
കാലവുമായൊരു നിര്‍ബന്ധിത 
വേഴ്ചയ്ക്ക്‌ ഭാഷയെ 
പ്രേരിപ്പിക്കുന്നു. 


“പ്രസക്തി? പരിഭാഷയില്‍ തിണകളുടെ 
സാന്ദ്രത നഷ്ടപ്പെടുന്നു എന്നത്‌ ശരിതന്നെ. 
താരതമ്യേന സ്വത്രന്തമായ ജനപദങ്ങളുടെയും 
അവയുടെ സ്വത്രന്തമായ കാവ്ൃശീലങ്ങളുടെ 
യും കാലം കഴിഞ്ഞുപോയി. പരിഭാഷയുടെ 
പശ്നം യഥാര്‍ത്ഥത്തില്‍ നാഗരികതയുടെ 


“തന്നെ പശ്നമാണ്‌. വാല്മീകിരാമായണ' 


ത്തില്‍നിന്നും അദ്‌ ധ്യാത്മരാമായണത്തിലേ 
ക്കുള്ള യാത നോക്കുക. കാലമാണ്‌ 
എഴുത്തച്‌ ഛന്‍െറ രാമായണത്തെ പരിഭാഷ 
യ്ക്ക്‌ അതീതമായി നിലകൊള്ളുന്ന, ഒരു 
സംസ്‌ കാരത്തിന്‍െറ കേന്രദബിന്ദുവായ 
കൃതിയായി മാററി എടുത്തത്‌. ആധുനിക 
കാലഘട്ടത്തില്‍ ഈ പ്രകിയ അസാദ്ധ്യ 
മാണല്ലോ. എങ്കിലും ആധുനിക കവിത 
അതിന്‍േറതായ ഒരു ചിഹ്‌ നസമുച്ചയം സ്വയം 
സൃഷ്ടിക്കുന്നുണ്ട്‌ --ഭാഷയ്ക്ക്‌ അതീതമായി, 
ഇന ,ദിയാനുഭൂതികളുടെയും സൈക്കഡ 
ലിക്‌ ---സറിയല്‍ ബിംബ്രപകരങ്ങളിലൂടെയും. 
ഇത്തരം ഒരു കാവ്യ ചത്വരത്തില്‍ എത്തിച്ചേ 
രുന്ന ആസ്വാദകന്‍ ഓരോ പരിഭാഷയും 
തന്‍െറ വായനയിലൂടെ പുനഃസൃഷ്ടിച്ച്‌ 
തന്‍റതാക്കി മാററും. ഈ ്രകിയയില്‍ 
ഓരോ പരിഭാഷാ കാവ്യവും ആസ്വാദകനിലൂ 
ടെ കാല്പനികതയുടെ പൂനിലാവില്‍ പുനര്‍ 
ജ്ജനിക്കുകയാണ്‌ . അങ്ങനെ കാല്പനികത 
വായനക്കാരന്‍െറ വൈയക്തികമായ ഒരു 
ശ്രിയയായി അസംബന ധത്തെ നേരിടുന്നു. 
വൈദേശികമായ ഒരു ആശയത്തോടോ 
കലാസങ്കല്‍ പത്തോടോ തോന്നുന്ന അഭിനി 
വേശത്തിന്‍െറ ബീജും കാല്പനികത തന്നെ 
യാണ്‌. ഫഞ്ച്‌ അസ്തിത്വദര്‍ശനത്തോടും 
ലാററിനമേരിക്കന്‍ വിപ്ളവ ഡയറികളോടും 
മററും നമുക്കു തോന്നിയ അഭിനിവേശവും 
കാല്പനികം തന്നെ. മലയാളിയുടെ സ്വന്തമായ 
അസ്തിത്വബോധം ഇജ്‌ ഞാനപ്പാനയിലുണ്ട്‌ . 
അത്‌ തികച്ചും ആധുനികമാണുതാനും. 
ആധുനികതയുടെ വേരുകള്‍ അങ്ങനെ കാല 
ത്തിലും ദേശാന്തരങ്ങളിലും കെട്ടുപിണഞ്ഞു 
കിടക്കുന്നു. ഓരോ കൃതിയിലും ആധുനിക 
തയുടെ ആല്‍ക്കെമി അന്വേഷിക്കാമെന്നല്ലാതെ 
അവയുടെ ഒരു പൊതുസ്വഭാവം നിര്‍വ്വചിക്കുക 
ശരിയായ നടപടിയല്ല. ഒരു കാര്യം ശ്രദ്ധി 
ക്കേണ്ടതുണ്ട്‌. ഭാഷയുടെ ആന്തരികതാളം 
തലമുറകളിലൂടെ കടന്നുവരുന്നതാണ്‌ . പരി 
ഭാഷകളിലൂടെ അനൃഭാഷകളില്‍നിന്നും കിട്ടു 
ന്ന കാവ്യബോധം ഭാഷയ്ക്ക്‌ ഒരു പുതിയ 
സ്വത്വഹടന നല്‍കുന്നില്ല. ദേശാടനപക്ഷി 
കളെ വരവേല്‍ക്കാനായി വാകയും കണി 
ക്കൊന്നയും ചേറാടിയും പൂക്കുന്നുണ്ടാവാം. 
പക്ഷെ ഞാഹുവേല മലയാണ്മയുടെ 


സ്വന്താ. 

കേരള കവിതയിലും മററ്‌ കൊഷ്ചു 
മാസികകളിലും പത്യക്‌ ഷപ്പെടുന്ന പരിഭാഷ 
പുറത്തേക്ക്‌ തുറക്കുന്ന ജാലകമാണ്‌. ഈ 
പരിഭാഷകള്‍ ഒന്നുംതന്നെ ആധിപത്യസ്വഭാ 
വമുളള ഒരു സംസ്കാരത്തിന്‍െറ പരിച്ഛേദ 
മല്ല. ഇവരില്‍ ഓരോ എഴുത്തുകാരനും താന്‍ 
ജനിച്ചുവളര്‍ന്ന സംസ്കാരത്തിന്‍െറ വക്താ 
വായാണ്‌ നമ്മുടെ മുന്നില്‍ അവതരിക്കുന്നത്‌ . 
സാംസ്കാരികവും അഗോചരവുമായ കൊ 
ളോണിയല്‍ വിന്യാസങ്ങളെ സ്വന്തം ഭാഷ 
കൊണ്ടും ചോരകൊണ്ടും ചെറുത്തവരാണ്‌ 
ഇതില്‍ ഏറ്വെപ്പേരും. ഈ പശ്‌ ചാത്തലത്തില്‍ 
വേണം കേരള കവിതയുടെ സാംസ്‌കാരിക 
്രവര്‍ത്തനങ്ങള്‍ വിലയിരുത്താന്‍. “കവി 
യരങ്ങ്‌ എന്ന പദവും അത്‌ ദ്യോതിപ്പിക്കുന്ന 
കവിതയുടെ ദൃശ്യാവിഷ്‌കാരവും കേരള 
കവിതയോട്‌ ബന്ധപ്പെട്ടാണ്‌ തുടങ്ങിയത്‌. 
ജി.ശങ്കരപ്പിളളയുടെയും സി.എന്‍ ശിക 
ണ്ഠന്‍നായരുടെയും കാവാലം നാരായണപ്പ 
ണിക്കരുടെയും നാടകങ്ങളും അവതരണ 
സാദ്ധ്യതകളും അവരുടെ ജീനിയസ്സിന്‍െറ 
സൃഷ്‌ ടികളാണെങ്കില്‍ക്കൂടിയും അവ കേരള 
ത്തനിമയില്‍ ഈന്നിനില്‍ക്കുന്ന ഒരു നാടക 
സംസ്കാരമായി വളര്‍ന്നതില്‍ കേരള കവിത 
ഒരു പങ്ക്‌ വഹിച്ചിട്ടുണ്ട്‌. കേരള കവിതയുടെ 
ഓരോ കവറും ഓരോ ്പശസ്ത ചിര്രകാര 
ന്‍െറ രചനയാണ്‌ . സി.എന്‍. കരുണാകരന്‍, 
ദത്തന്‍, എം.വി.ദേവന്‍, നമ്പൂതിരി തുടങ്ങിയ 
വര്‍ നമ്മുടെ കേരള കവിതയുമായി പത്യ 
ക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട്‌ 
്പവര്‍ത്തിച്ചിട്ടുണ്ട്‌ . ഒ.എന്‍.വി. കുറുപ്പ്‌, സുഗ 
തകുമാരി, എം.എം. ബഷീര്‍, എം.ഗംഗാധരന്‍ 
തുടങ്ങിയവര്‍ പ്രതാധിപഫ്പടനയുടെതന്നെ 
ഭാഗമായിരുന്നിട്ടുണ്ട്‌. ഒരു ത്രൈമാസികം 
എന്ന അവസ്ഥ മാറി ഇന്ന്‌ ഒരു വാര്‍ഷിക 
ഗ്രസിദ്ധീകരണമായി മാറിക്കഴിഞ്ഞു, കേരള 
കവിത. 1974 മുതല്‍ 1988 വരെ പസിദ്ധീക 
രണം മുടങ്ങിപ്പോവുകയും ചെയ്തു. കൊച്ച 
മാസികകള്‍ മിക്കവാറും അപ്രത്യക്ഷമായി 
രിക്കുന്ന ഈ കാലഫ്ൃട്ടം വരള്‍ച്ചയുടേതാണ്‌.. 
കൊട്ടിഫ്ലോഷിച്ച ആധുനികോത്തരത എ 
ന്താണ്‌? സ്ര്രീകളെപ്പററിയും (പകൃതിയെ 
പ്ലററിയും എല്ലാത്തരം പട്ടിണിക്കാരെപ്പററിയും 
പറയുവാന്‍ കവികളുണ്ടാകുമോ? വിദേശത്തു 
"നിന്നും അവതരിക്കുന്ന വിമോചന ശാസ്ത്ര 
ജ്ഞന്മാരുടെ സ്ഥാനം നമ്മുടെ ഗോത്ര 
ദൈവങ്ങളും പുണ്യവാളന്‍ മാരും വീണ്ടെടു 
ക്കുമോ? ഭാഷ കൂടുതല്‍ ആന്തരികവും 


സൂക്ഷ്മവും ആയിത്തീരുമോ? ആര്‍ക്കറിയാം. ' 
ടെലിവിഷന്‍െറയും ആലസ്യമാസികകളു. 


ടെയും (പളയത്തില്‍ മലയാളിയുടെ മനസ്സും 
ചിന്തയും മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുകയാണ്‌ . 
കണ്‍സ്യൂമര്‍ -പളയത്തില്‍ നാം ഓരോരുത്തരും 
എറുമ്പായി പരിണാമം ,പാപിച്ചുകൊണ്ടും 
ഇരിക്കുന്നു. പഞ്ചത്രന്തം കഥയിലെ എറുമ്പി 
നെപ്പോലെ ചാവാന്‍ പോകുന്ന നമുക്കായി 
എഴുത്തച്‌ ഛന്‍െറ ശാരിക വീഴ്ത്തിത്തരുന്ന 


ഹരിത പ്രതമാണ്‌ കേരള കവിത. തുരുതുരെ 


തെരുതെരെ ഇലകള്‍ വീഴട്ടെ! 


തള വിക്റേറാറിയ ജൂ 
റവൃബ്ലി ററണ്‍ ഹോളിനടുത്തു നില്ക്കു 
കയായിരുന്നു ഞാന്‍ ഒരുദിവസം രാ്രതി ഒന്‍പതു 
മണിയോട്‌ അടുപ്പിച്ച്‌. ഒരതിമദൃപന്‍--എന്‍െറ 
ബന്ധുതന്നെ--എൻന്‍െറ അടുത്തെത്തി ചോദിച്ു:- 
'“ഈ ടൌണ്‍ ഹാള്‍ വിലയ്ക്കു കൊടുക്കുന്നുവെന്നു 
കേട്ടു. എവിടെ ചോദിക്കണം?" (ഉച്ചാരണവ്യക്തി 
ഞാന്‍ നല്‍കിയത്‌. അദ്ദേഹം ചോദിച്ചത്‌ 
കുഴഞ്ഞ സ്വരത്തില്‍) ഞാന്‍ മറുപടി നല്‍കി:- 
"ചേട്ടന്‍ അകത്തുചെന്നു ചോദിച്ചാല്‍ മതി. 
ക്ളാര്‍ക്ക്‌ അവിടെയുണ്ട്‌ . താണുപിള്ള എന്നു 
പേര്‌” “പ്മാണച്ചെലവ്‌ അയാള്‍ വഹിക്കുമോ ' 
എന്നു അതിമദ്യപന്‍െറ ചോദ്യം. “വഹിക്കും 
എന്ന്‌ എന്‍െറ മറുപടി. അദ്ദേഹം ററണ്‍ 
ഹോളിലേക്കു പോകാതെ വേച്ചുവേച്ച്‌ എങ്ങോ 
നടന്നുപോയി. മദ്യപന്‍ മാര്‍ ഇങ്ങനെയൊക്കെയാ 
ണെന്ന്‌ എല്ലാവര്‍ക്കുമറിയാം. എങ്കിലും ഒരുസംഭ 
വം ഞാനങ്ങു എഴുതിയെന്നേയുളളു. എന്നാല്‍ 
ഒരുകാര്യത്തില്‍ അവര്‍ക്കു ബോധക്കേടോ അ 
സ്ഥിരതയോ ഇല്ല. പരിചയം തെല്ലു മതി. രൂപ 
ചോദിക്കാന്‍ ഒരു മടിയുമില്ല. കഷ്‌ ടിച്ചു തികയുന്ന 
പണവുമായി ജുവുളിക്കടയിലോ പുസ്തകക്കട 
യിലോ ചായക്കടയിലോ കയറുകയായിരിക്കും 
നമ്മള്‍. പിറകെ വരും മദ്യപന്‍. “സാറേ 
ഒരിരുപത്തഞ്ചുരൂപ വേണം” ' എന്നു വിനയത്തോ 
ടെ പറയും. നമ്മുടെ 
കാണുകയില്ല. ഇനി ഉണ്ടെങ്കില്‍ത്തന്നെ കുടിക്കാ 
നല്ലേ എന്നു.വിചാരിച്ചു നമ്മള്‍ കൊടുക്കുകയുമില്ല. 
അങ്ങനെ കൊടുക്കാതിരുന്നാല്‍ പിന്നെ ജീവിത 
കാലം മുഴുവനും അയാള്‍ നമ്മോടു മിണ്ടില്ല. 
കുടിക്കാനുളള രൂപ ചോദിക്കുന്നതില്‍ മദ്യ 
പന മാര്‍ക്ക്‌ ഒരോര്‍മ്മപ്പിശകുമില്ല. അതു കിട്ടാത്ത 
തിന്‍െറ പേരിലുളള വിരോധം വച്ചൂപുലര്‍ത്താന്‍ 
“അവര്‍ക്കു കഴിയുകയും ചെയ്യും. ഇതു മദ്യപന്മാ 
രെക്കുറിച്ചു നമുക്കു പറയാനുളളത്‌. അതിമദ്യ 
പന മാരോടു നമ്മള്‍ കടം ചോദിച്ചാലെങ്ങനെയി 
രിക്കും? “'എന്തിനെടാ രൂപ? ലാര്‍ജ്ജ്‌ വാങ്ങാ 
നോ? എന്‍െറകൂടെ വാ. നിനക്കു കൂപ്പിക്കണക്കിനു 
ഞാന്‍ മേടിച്ചുതരാം.'' എന്ന്‌ കുടിയന്‍ പറയും. 
നൂറുരൂപനോട്ടുകളുടെ വലിയ കെട്ടെടുത്തു നമ്മളെ 
കാണിക്കുകയും ചെയ്യും. ' കുടിക്കാനല്ല'' എന്ന്‌ 
അയാളോടു സത്യം പറഞ്ഞു നോക്കു. മദ്യപന്‍ 
കോപാകുലനാകും. ' ആങ്‌ ഹാ കൊച്ചിനു മരുന്നു 


കൈയില്‍ പണം. 


എം. കൃഷ്ണന്‍നായര്‍ 


വാങ്ങാനോ റേഷനരി വാങ്ങാനോ ആയിരിക്കും 
അല്ലേ. പോടാ. അതിന്‌ എന്‍െറ പണം തരില്ല.” 
കടം ചോദിച്ചവന്‍ നിരാശനായി നടന്നകലുമ്പോള്‍ 
അച്ചടിക്കാന്‍ വയ്യാത്ത തെറികള്‍ മദ്യപനില്‍ 
നിന്നും അയാളുടെ കൂട്ടുകുടിയന്‍ മാരില്‍നിന്നും 
ഉണ്ടാകും. അപമാനിക്കപ്പെടുന്നവര്‍ തിരിഞ്ഞു 
നോക്കാറില്ലെന്നു വിക്തോര്‍ യൂഗോ 'പാവങ്ങ 
ളെന്ന നോവലില്‍ പറഞ്ഞിട്ടുണ്ട്‌, പണം 
കിട്ടാത്തവന്‍ തിരിഞ്ഞുനോക്കാതെ പോകും. ൦ 

നവീന സാഹിതൃത്തില്‍ താല്‍പര്യമില്ലാതെ 
കലാസനന്‍ ദര്യത്തില്‍ മാതം അഭിരമിക്കുന്നവരു 
ണ്ടല്ലോ. നവീനസാഹിത്യമദ്യം കുടിച്ച്‌ ഉന്മത്ത 
രായവര്‍ അവരോട്‌ എഴുത്തപ്‌ ഛന്‍െറ “അധ്യാ 
ത്മരാമായണം' ഒന്നു ചോദിച്ചാല്‍ കൊടുക്കില്ല. 
കൊടുത്താല്‍ തുഞ്ചത്താചാര്യന്‍ എക്‌സിസ്‌റെറന്‍ 
ഷ്യല്‍ ഓട്ട്‌ സൈഡറായിരുന്നുവെന്ന്‌ അക്കൂട്ടര്‍ 
എഴുതിക്കളയുമെന്ന്‌ അവര്‍ക്കു നല്ലപോലെ 
അറിയാം. മദ്യപര്‍ റേഷനരി വാങ്ങാന്‍ പണം 
കൊടുക്കാത്തതുപോലെ “ആധുനികോത്തര ' 
സാഹിത്യമദ്യം കുടിക്കാത്തവര്‍ക്ക്‌ അവര്‍ കൈയി 
ലിരിക്കുന്ന നവീനതമസാഹിത്യകൃതി നല്കുക 
യേയില്ല. കൊടുത്താല്‍ അതിനു കലയുമായി ഒരു 
ബന്‌ ധവുമില്ലെന്നു അവര്‍ (പഖ്യാപിക്കുമെന്ന്‌ 
അവര്‍ (,ഗഹിച്ചിട്ടുണ്ട്‌ . തലയ്ക്കു ലക്കില്ലെങ്കിലും 
ആ ധാരണ ഒരിക്കലും മാറുകയുമില്ല അവര്‍ക്ക്‌ . 
ഈ രണ്ടുകൂട്ടരും രണ്ടുതരത്തില്‍ 'ഫനാററിക്കു” 
കളാണ്‌ --അഭിപായ്രഭാന്തുളളവരാണ്‌ . ഒരു 
വൃത്യാസം മാതം. മദ്യപിക്കാത്തവര്‍ അപമാന 
നത്തിലും തിരിഞ്ഞുനോക്കാതെ പോകും. മദ്യപി 
ച്ചവര്‍ ഈ ലോകത്തുളള സകല തെറിവാക്കുകളു 
ടെയും ഉടമസ്ഥരാണു തങ്ങളെന്നു വ്യക്‌തമാക്കി 
ത്തരും. 


xX x * 


കുറെ വര്‍ഷങ്ങള്‍ക്കുമുന്‍പ്‌. മലയാളനാട്‌ 
വാരികയുടെ പ്രതാധിപര്‍ എസ്‌.കെ. നായര്‍ 
തന്ന ഒരു ചെക്ക്‌ മാറാനായി ഞാന്‍ തിരുവനന്ത 
പൂരത്തെ ഫെഡറല്‍ ബാങ്കില്‍ ചെന്നു. അറിടടെ- 
ദൃഖിച്ച്‌ ഇരിക്കുന്നു എനിക്കു പരിചയമുളള 
ഒരധ്യാപകന്‍. അദ്‌ ദേഹത്തിന്‍െറകൂടെ ഒരു 
ചെറുപ്പക്കാരനും. ആ യുവാവ്‌ ആരാണെന്നു 
ചോദിച്ചപ്പോള്‍ അധ്യാപകന്‍ പറഞ്ഞതിങ്ങനെ. 


സസാഹിത്ചവ്നാരപന്നാ 


പാപികളുടെ നേര്‍ക്ക്‌ എറി 


യേണ്ടതായി വരുമ്പോള്‍ 
എന്‍െറ വാക്കുകള്‍ കല്ലുക . 
ളായി മാറുന്നു. എറിയുന്ന |. 
വന്‍െറ മനസ്സ്‌ വിശുദ്ധമാ 
യിരുന്നാല്‍ മാതം മതി. 


കലാകൌമുദി കട 


& 


Pd fl 
ടു 


സോള്‍ ഷെനിററ്‌ സ്യന്‍ 


കവിതയുടെ സ്‌പര്‍ശം 
സ്‌ തീസ്‌ പര്‍ശംപോലെ 
മൃദുലമാകുമ്പോഴാണ്‌ സഹ്യ 
ദനന്‍ കൂടുതല്‍ രസിക്കുക. 


വദി കര 


കൂടി ഉളുയിച്ചയാള്‍. (പ്രശസ്തിയുള്ള ....രുടെ 
മകളെയാണ്‌ വിവാഹം കഴിച്ചത്‌ . അഞ്ചുലക്ഷം 
രൂപ സ്ത്രീധനം. ബെന്‍സ്‌ കാറ്‌ വെറുതേ. 
ഇരുന്നൂുറുപവന്‍െറ ആഭരണം കുട്ടിക്കു കൊടുത്തു. 
താമസിക്കുന്നത്‌ ഡല്‍ഹിയില്‍ കൊട്ടാരംപോലു 
ളള കെട്ടിടത്തില്‍. തിരുവനന്തപുരത്തു വരുന്നത്‌ 
വിമാനത്തിലെ ഒന്നാംക്ളാസ്സില്‍. ഇവിടെനിന്നു 
നാട്ടിലേക്കു പോകുന്നതു ജാപ്പനീസ്‌ കാറില്‍. 
വൈകാതെ അംബാസഡറാകും. പിന്നെ എന്‍െറ 
മകനുമാണ്‌ ഇവന്‍. ' നവീനതമസാഹിത്യകാര 
ന്മാരും ഉദ്ഘ്വോഷിക്കുന്നത്‌ ഏതാണ്ടിതു 
പോലെയാണ്‌:- “ഞങ്ങള്‍ വായിക്കുന്നതും 
പകര്‍ത്തുന്നതും സാര്‍ര്തിന്‍െറയും കമ്മ്യൂവിന്‍െറ 
യും നതാലിയുടെയും റോബ്‌ ഗ്രിയേയുടെയും 
കൃതികള്‍. സംസാരിക്കുന്നത്‌ ഫുക്കോയുടെയും 
ദെറീദയുടെയും ഭാഷയില്‍. പിന്നെ എഴുതുന്നതു 
മലയാളഭാഷയിലും.” ' 


പരാജുയപ്പെട്ട കഥ 


1690-ല്‍ മോസ്‌കോയില്‍ പ്രസിദ്ധീകരിച്ച 
സോള്‍ഷെനിററ്സ്യന്‍െറ Rebuilding Russia 
എന്ന റഷ്യന്‍ പുസ്തകത്തിന്‍െറ ഇംഗ്ളീഷ്‌ 
തര്‍ജ്ജുമ 1991-ല്‍ ഇംഗ്ളണ്ടില്‍ ്പസാധനം 


ചെയ്തു. (Harvil-—-Spl. Price £ 3 = 95) അതിലെ 


A Word to the Great Russians എന്ന 
ഗ്പബന് ധത്തില്‍ ന്ഥകാരന്‍ പറയുന്നു:- “At 
the beginning of this century the eminent 
political thinker Sergei Kryzhanovsky foresaw 
that ‘the Russian heartland does not possess 
the reserves of cultural and moral strength 
necessary to assimilate the peripheries. That 
effort weakens the Russian national core.’ ‘ 
as “Today Kryzhanovsky’s words are a 
thousand times more valid: We don't have the 
strength for the peripheries either economically 
or morally. We dort have the strength for 
sustaining an empire--and it is just as well, 
Let this burden fall from our shoulders: it is 
crushing us, sapping our energy, and 
hastening our demise.’ 
1990-ലോ അതിനുമുന്‍പോ സോള്‍ഷെനിററ്‌ 


സ്യന്‍ നടത്തിയ ഈ ഭാവികഥനം സാര്‍ത്ഥക 
മായിബ്ഭവിച്ചിരിക്കുന്നു. 1967-ല്‍ അദ്ദേഹം 
സോവിയററ്‌ റൈറേറഴ്‌സ്‌ കോണ്‍ഗ്രസ്സിന്‌ 
എഴുതിയ തുറന്ന കത്തില്‍ ഇങ്ങനെയും: 
' സമകാലിക സമുദായത്തിന്‍െറ ര പാണവായുവ 
ല്ലാത്ത സാഹിത്യം, ആ സമുദായത്തിന്‍െറ 
വേദനകളും ഭയങ്ങളും പകര്‍ന്പ്യംംകാടുക്കാത്ത 
സാഹിത്യം, ഭീഷണിപ്പെടുത്തുന്ന സാനമാര്‍ഗ്ഗിക 
വും സാമൂഹികവും ആയ ആപത്തുകള്‍ക്കെതിരേ 
സമയത്ത്‌ മുന്നറിയിപ്പു നല്‌ കാത്ത സാഹിത്യം-- 
അങ്ങനെയുള്ള സാഹിത്യം സാഹിത്യമെന്ന 
പേരിന്‌ അര്‍ഹമല്ല. അതു കപടമായ മുഖഭാവം 
മാരതമാണ്‌. അങ്ങനെയുളള സാഹിത്യം ആളുക 
ളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. അതിന്‍െറ 
ഗപസാധനം ചെയ്യപ്പെട്ട കൃതികള്‍ വായിക്കപ്പെടാ 
തെ ചവറുകളായി പധിഗക്ടിക്കംം്ല ച സ്‌ 
സോള്‍ഷെനിററ്‌ സ്യന്‍െറ ഈ രണ്ടു ്രസ്താ 
വങ്ങളും അത്യന്താവസ്‌ ഥയിലെത്തിയ ഒരു 
രാജ്യത്തെസ്സംബന്‍ ധിച്ചുളൂളതാണ്‌. അത്യന്താ 


വസ്ഥകളില്‍ അവയെ ആലേഖനം ചെയ്യുന്ന 


' “ഐ.എ.എസ്‌ പരീക്ഷയില്‍ ഉയര്‍ന്ന റാങ്കോടു , 


കൃതികളുണ്ടാവും. ഒരുദാഹരണം അദ്ദേഹത്തി ' 
ന്‍െറ “An incident at Krechetovka .Station” 


എന്ന കഥതന്നെയാണ്‌. വാസ്യ തീവണ്ടിയാപ്പീ 
സില്‍ ജോലിനോക്കുന്നു. അയാള്‍ എപ്പോഴും 
മാര്‍ക്സിന്‍െറ “ദല വായിക്കുന്ന സ്ററാ 
ലിനിസ്ററാണ്‌ . അത്‌ പരിഹാസപൂര്‍വ്വം പറയുക 
യല്ല സോള്‍ഷെനിററ്സ്യന്‍. ആ കാലയളവില്‍ 
ഏതൊരുവനും അങ്ങനെ കഴിയാനേ തരമുള്ളു. 
വാസ്യയോട്‌ മധ്യവയസ്‌കനായ ഒരുത്തന്‍ വന്നു 
ചോദിക്കുന്നു യാര്ര തുടരുന്നതെങ്ങനെയെന്ന്‌ . 
അയാള്‍ക്കു തീവണ്ടിയുടെ സമയത്ത്‌ വന്നെത്താന്‍ 
പററിയില്ല. വാസ്യ ആദ്യം അയാളെ സംശയി 
ച്ചെങ്കിലും (കമേണ വിശ്വസിക്കാന്‍ തുടങ്ങി. 
അയാളെ സഹായിക്കാന്‍ ഒരുമ്പെട്ടപ്പോള്‍ ആഗ 
തന്‍ അയാളോടു ചോദിച്ചു സ്ററാലിന്‍ (ഗാഡി 
ന്‍െറ ആദ്യത്തെ പേരെന്തെന്ന്‌. അതോടെ 
വാസ്യക്കു സംശയമായി. സോവിയററ്‌ പരന്‍ 
എങ്ങനെയാണ്‌ അതു മറക്കുക. മധ്യവയസ്‌ കനെ 
ചാരനായി, പ്രതിവിപ്‌ ളവകാരിയായി തെററിദ്ധ 


രിച്ച്‌ വാസ്യ അയാള്‍ക്കു ഭക്ഷണം വാങ്ങിക്കൊ 


ടൂക്കാനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടു പോയി 
പൊലിസിനെ ഏല്പിക്കുന്നു. What have you 
done, oh what have you done’ എന്ന്‌ അയാള്‍ 
ഭയത്തോടെ ചോദിക്കുന്നു. ആ ചോദ്യവും 
അയാളുടെ ഭയവും വാസ്യയെ ജീവിതകാലം 
മുഴുവനും 'ഹോണ്‍ട്‌ ' ചെയ്യുകയാണ്‌. കാലം 
കഴിഞ്ഞു. വാസ്യ സെക്യൂരിററി ഉദ്യോഗസ്ഥനോ 
ടു ചോദിച്ചു ആ തടവുകാരന്‌ എന്തു സംഭവിച്ചു 
വെന്ന്‌. അയാള്‍ മറുപടി പറഞ്ഞു:- Your 
prisoner has been sorted out all right. We don't 
make mistakes” [ഇവിടെ prisoner എന്നതിനു 
പകരം ആ മധ്യവയസ്‌ കന്‍െറ പേരാണ്‌. അതു 
മാററി prisoner എന്നാക്കിയത്‌ ഞാനാണ്‌ .] 
(Stories and prose poems—A. Solzhenitsyn 
Bantam Book. Page 134.) 


സോവിയററ്‌ റഷ്യയിലെ അക്കാലത്തെ അത്യ 
ന്താവസ്ഥയാണ്‌ ഇക്കഥയ്ക്കു അടിസ്ഥാനം. 
സെര്‍ഗേ യെസേനിന്‍ (Sergei Esenin) എന്ന 
റഷ്യന്‍ കവിയുടെ “Returning Home’ എന്ന 
കാവ്യവും ഇതുപോലൊരു അത്യന്താവസ്ഥയില്‍ 
ജനിച്ചതാണ്‌ . കവി ബാല്യകാലത്തു കഴിഞ്ഞു 
കൂടിയ ഇന മദേശത്തു തിരിച്ചെത്തി. ഭൂര്‍ജ്ജു 
ത്തടികൊണ്ടുണ്ടാക്കിയ ഗോപുരത്തില്‍ മുന്‍ 
പുണ്ടായിരുന്ന കുരിശ്‌ ഇല്ല. എന്തൊരു മാററം! 
കോഴിക്കുഞ്ഞുങ്ങള്‍ക്കു തീററികൊടുത്തുകൊണ്ട്‌ 
വീട്ടുവാതില്ക്കല്‍ ഇരിക്കുമായിരുന്ന അമ്മയെ 


കാണാനില്ല. കുരിശുകള്‍ ജീര്‍ണ്ണിക്കുന്ന ശവപ്പറ 


“ചുഴ . മുഷ്‌ ടിയുദ്‌ ധം നടത്തി മരിച്ച ഭടന്‍ മാരുടെ 
കൈകള്‍ പുറത്തേക്കുതള്ളിയപോലെ; ആ 
നിലയില്‍ മരവിച്ചവ. ഓഷധസസ്യം തേടിവന്ന 
വൃദ്ധന്‍_അയാളോടു കവി ചോദിഫ്എ. “യെസേ 
നിന്‍െറ അല്ല താത്യായനയുടെ വീടെവിടെ ?”' 
“നീ അവളുടെ ബന്ധുവോ? ഒരുപക്ഷേ 
അലഞ്ഞുതിരിഞ്ഞുപോയ മകനാണോ?” “അതേ, 
ഞാനവരുടെ മകനാണ്‌ ' എന്നു യെസേനിന്‍ 
മറുപടി പറഞ്ഞു. “മോനേ നീ നിന്‍െറ 
മുത്തച്‌ ഛനെ തിരിച്ചറിഞ്ഞില്ലേ?'' “ദൈവമേ” 
മുത്തപ്ഛനാണോ ഇത്‌ ?' ഒഷധസസ്യങ്ങളില്‍ 
മഞ്ഞുതുളളികളെന്നവിധത്തില്‍ കണ്ണീര്‍ത്തുളളി 
കള്‍ വീണു. “മോനേ നിനക്കു മുപ്പതു 


പയസ്സാകാന്‍ പോകുന്നുവെന്നാണ്‌ എന്‍െറ: 


കണക്കുകൂട്ടല്‍. എനിക്കു തൊണ്ണൂറായി. കാലം 
എങ്ങനെ പറക്കുന്നു! നീ കമ്മ്യൂണിസ്ററല്ലല്ലോ.”' 
“ഞാനല്ല'” എന്നു യെസേനിന്‍െറ മറുപടി. 
“നിന്‍റെ സഹോദരിമാര്‍ കോംസോമോളില്‍ 
ചേര്‍ന്നു. അറപ്പിക്കുന്ന ഏര്‍പ്പാട്‌. അവര്‍ 
പുവരില്‍നിന്നു ശ്രിസ്തുരൂപങ്ങള്‍ എടുത്തുമാററി. 
പളളിഗോപുരത്തില്‍നിന്നു കൊമിസാര്‍ കുരിശു 
വലിച്ചെടുത്തു. ഇപ്പോള്‍ ആളുകള്‍ക്കു ,പാര്‍ത്ഥി 
ക്കാന്‍ സ്ഥലമില്ല.” [അവര്‍ വീട്ടില്‍ച്ചെന്നു] അമ്മ 
അവിടെ. എല്ലാവരും അവിടെ. കവി ഒരുതുള്ളി 


കണ്ണീരു തുടച്ചുകളഞ്ഞു. ചുവരില്‍ ലെനിന്‍െറ 


ചിശ്രമുളള കലണ്ടര്‍. അടുത്ത വീട്ടുക 
കുഞ്ഞോടുകൂടി ഒരു സ്രതീയും. ബൈററ. 
പോലെ ഞങ്ങളുടെ കിഴവന്‍ നായ്‌ എ. 
സ്വീകരിക്കാന്‍ കുരച്ചുകൊണ്ടുവന്നു. അമ്മയ; 
മുത്തച്ഛനും എര്ത ദുഃഖിച്ചിരിക്കുന്നുവോ 
അത്രകണ്ടു സഹോദരിക്ക്‌ ആഹ്‌ളാദം. എനിക്കു 
ലെനിന്‍, വിരഗഹമല്ല. വന്ന സ്രതീ ബൈബിള്‍ 
പോലെ വലിയ “ക്യാപ്പിററല്‍”' തുറന്നു 
മാര്‍ക്‌ സിനെക്കുറിച്ച്‌, എംഗല്‍സിനെക്കുറിച്ചു 
സംസാരിക്കാന്‍ തുടങ്ങി. അവരുടെ കൃതികള്‍ 
ഒരു പരിതഃസ്ഥിതിയിലും ഞാന്‍ വായിച്ചിട്ടില്ല. 
കാവ്യം അവസാനിക്കുന്നു. 


“It makes me smile 
The way that bright girl, taking 
Me by the scruff of my 
neck, gives me what for... 
Just as in Byron our old dog 
came racing 
To greet me with loud 
barking at the door.” 
(Selected Poetry Sergei Essenin Progress 
Publishers, Moscow—Pages 157-163) 
ഞാനു കമ്മ്യൂണിസ്‌ ററല്ല, കമ്മ്യൂണിസ്ററ്‌ 
വിരുദ്ധനുമല്ല. ഫനാററിക്‌ കമ്മ്യൂണിസ്ററ്‌ 


പെട്ടെന്നു ആന്‍റികമ്മ്യൂണിസ്ററാകും. ഫനാററിക്‌ 


കമ്മ്യൂണിസ്ററ്‌ ---വിരുദ്‌ ധന്‍ പെട്ടെന്നു കമ്മ്യൂ 
ണിസ്ററാകും. ഏതു സിദ്‌ ധാന്തത്തിന്‍െറയും 
നന്മ കാണുന്ന എനിക്ക്‌ കമ്മ്യൂണിസ്ററാശയ 
ത്തിനു വിരുദ്ധമായ ഇക്കഥയുടെയും കാവ്യത്തി 
ന്‍െറയും കലാത്മകത നിഷേധിക്കാന്‍ വയ്യ. 
അത്യന്താവസ്ഥകള്‍ രൂപം നല്കുന്ന ഇത്തരം 
കലാസൃഷ്ടികള്‍ ജീവിക്കും; (ഫാങ്കോയെ നി 
ന്ദിക്കുന്ന നെറൂദയുടെ കാവ്യങ്ങള്‍ ജീവിക്കുമെ 
ന്നതുപോലെ. 


യൂ.എസ്‌ .എസ്‌ .ആറിന്‍െറ തകര്‍ച്ച എന്ന 


അത്യന്താവസ്ഥയില്‍നിന്നു ജുനനമെടുത്തതാണ്‌ f 
ശ്രീ. സി.വി. ബാലകൃഷ്ണന്‍െറ “ ശൈത്യം 

എന്ന കഥ (കലാകൌമുദി). കമ്മ്യൂണിസ്ററായ 
ഗോപാലന്‍നായര്‍---വൃദ്‌ ധന്‍---മരണശയ്യയില്‍. 
അയാള്‍ തകരുന്ന സോവിയററ്‌ റിപ്പബ്ളിക്കിന്‍െറ 
അവസ്ഥയെക്കുറിച്ചു കഥ പറയുന്ന ആളിനോടു 
ചോദിക്കുന്നു. കൃഷിപ്പണിയിലേര്‍പ്പെട്ട തൊഴി 
ലാളിസ്രതീകളുടെയും ചോദ്യം അതുതന്നെ. 


കഥാകാരന്‍ കമ്മ്യൂണിസ്‌ ററായ സുരേന്ദ്രനാഥി 


നോടു സ്ഥിതിഗതികളെക്കുറിച്ചു ആരായുന്നു. 
[നമ്മുടെ കെ.വി. സുരേന്ശ്രനാഥിന്െത്തന്നെ 
യാണോ ബാലകൃഷ്ണന്‍ കഥയില്‍ കയററി 


. മില്ല. വികാരത്തില്‍നിന്നു 


നിറുത്തിയിരിക്കുന്നത്‌ ?] നാട്ടിലെ ഒരു യുവാവ്‌ 
മോസ്‌കോയില്‍ പഠിക്കുകയാണ്‌. അയാള്‍ 
വിദ്യാഭ്യാസം - മതിയാക്കി ബിസ്നെസ്സില്‍ ഏര്‍ 
പ്പെട്ടിരിക്കുന്നുവെന്ന്‌ അറിയിക്കുന്ന കത്തു പിതാ 
വിനു കിട്ടി. പെട്ടെന്നു ഗോപാലന്‍നായര്‍ മരിച്ചു. 
യു.എസ്‌ .എസ്‌ .ആറും മരിച്ചു എന്നു ധ്വനി. 
മുന്‍പു പറഞ്ഞ കഥയും കാവ്യവും ജനിപ്പിക്കുന്ന 
അനുഭൂതിവിശേഷങ്ങള്‍ ജനിപ്പിക്കാന്‍ ഇക്കഥ 
യ്ക്കു കഴിയുന്നില്ല. സാമൂഹികസത്യത്തെ സൂ 
ക്ഷ്മതയോടെ അപ്രഗഥിച്ചാല്‍ മാനസിക 
സത്യത്തിലെത്തും. ഇതിലെ സാമൂഹികസത്യം 
്രതിപാദനത്തിന്‍െറ അവിദഗ്ദ്ധതയാല്‍ ദൂര്‍ 
ബ്ബലമായിത്തീരുന്നു. ആ ദര്‍ബ്ദല്യത്തിലൂടെ 
മാനസികസത്ൃത്തിലെത്താനാവില്ല. അതിനാല്‍ 
ഭര്‍ഥെയ്ക്കു കലയുടെ മണ്ഡലത്തില്‍ സ്ഥാന 
രൂപംകൊളളണം 
കലാസൃഷ്ടി. ബാലകൃഷ്‌ണന്‍ വാക്കുകളെടുത്തു 
വികാരം തളളിക്കയററാന്‍ ശ്രമിക്കുന്നു, പരാ 
ജയപ്പെടുന്നു. 


ചോദ്യം, ഉത്തരം 


""ഭാദ്യക്കു യഥാര്‍ത്ഥമായ സ്നേഹം 
ഭര്‍ത്താവിനോടു തോന്നുന്നതെപ്പോള്‍?' 

“വഴിയേ പോകുന്ന സുന്ദരിയായ യുവതി 
വൈരുപ്യമുളളവളാണെന്ന്‌ ഭര്‍ത്താവു പറയുകയും 
അത്‌ ആര്‍ജ്ജവത്തോടെ അയാള്‍ പറഞ്ഞതാ 
ണെന്ന്‌ അവള്‍ക്കു തോന്നുകയും ചെയ്യുമ്പോള്‍. 

"അപ്രതീക്ഷിതമായി വരുന്ന മരണമല്ലേ 
ആളുകളെ ഞെട്ടിപ്പിക്കുന്നത്‌ ?' 

““അല്ല. സ്നേഹിതന്മാര്‍ തമ്മില്‍, ബന്ധുക്കള്‍ 
തമ്മില്‍ ഉണ്ടാകുന്ന ശണ്ഠ. മിന്നലിനെക്കാള്‍ 
വേഗത്തില്‍ അതു വരും. എല്ലാം ഭസ്മമാക്കും. ' 

'“അതിരുകടന്ന നീതിതല്‍പരത്വം (കൂരതയാ 
ണെന്നു താങ്കള്‍ എഴുതിയതു കണ്ടു. വിശദീ 
കരിക്കാമോ? 

“അതിരുകടന്ന സദാചാരനിഷ്ഠയും നീതി 
തല്‍പരത്വവും ഉളളവര്‍ തങ്ങളെ മാതമേ കാണൂ. 
അന്യരെ കാണുകില്ല. അന്യരെ കാണാത്ത 
മനുഷ്യന്‍ മനുഷ്യനല്ല. 

*'നിര്‍മ്മലങ്ങളായ മലയാളവാക്കുകളെ നിങ്ങള്‍ 
എത്രകാലമായി പാപപങ്കിലങ്ങളാക്കുന്നു! അവ 
സാനിപ്പിച്ചകൂടേ ഇപ്പണി? | 

“പാപികളുടെ നേര്‍ക്കു എറിയേണ്ടതായി 


വരുമ്പോള്‍ എന്‍െറ വാക്കുകള്‍ കല്ലുകളായി . 


മാറുന്നു. എറിയുന്നവന്‍െറ മനസ്സ്‌ വിശുദ്ധമായി 
രൂന്നാല്‍ മാതം മതി. 
“മനുഷ്യന്‍െറ അധമത്വം എങ്ങനെ മനസ്സി 


ലാക്കാം? 
**അന്യന്‍െറ നന്മയെ അംഗീകരിക്കാത്തവന്‍ 


അധമനാണ്‌ . ശ്രീ. ഒ.എന്‍.വി. കുറുപ്പ്‌ അതി 
സുന്ദരമായ ഒരു,പഭാഷണം നടത്തി. ഞാനോടി 
ച്ചെന്ന്‌ അദ്ദേഹത്തിന്‍െറ കരതലങ്ങള്‍ ഗ്രഹിച്ച്‌ 
അഭിനന്ദിച്ചു. ആ (പഭാഷണത്തിന്‍െറ മനോ 
ഹാരിതയെക്കുറിച്ച്‌ അതുകേട്ട വേറൊരു കവി 
യോടു ഞാന്‍ പറഞ്ഞപ്പോള്‍ അദ്‌ ദേഹം ഒന്നും 
മിണ്ടിയില്ല. “എന്താ നല്ല (പസംഗമല്ലേ? എന്നു 
ഞാന്‍ വീണ്ടും ചോദിച്ചപ്പോള്‍ ആങ്‌, ഹു ആങ്‌ 
' എന്നു ചില ശബ്ദങ്ങള്‍ മാതം അദ്ദേഹം 
പുറപ്പെടുവിച്ച. ഈ കവിയുടെ നന്മയില്‍ 


മ്യൂറിയല്‍ സ്‌പാര്‍ക്ക്‌ 


ഭാവം ശബ്ദമായി മാറു 
മ്പോഴാണ്‌ ഹൃദയസാരള്യം 
സ്പര്‍ശമൃദുത്വമായി മാറു 
ന്നത്‌ . കഥാകാരന്മാര്‍ ഈ 
സത്യം മനസ്സിലാക്കിയില്ലെ 
ങ്കില്‍ രചന പരുഷമായി 
പ്പോകും. 


കലാകമുദി 47 


ഫനാററിക്‌ കമ്മ്യൂണിസ്റ്റ്‌ 

' പെട്ടെന്ന്‌ ആന്‍റി കമ്മ്യൂ 

' ണിസ്റ്റാകും. ഫനാറ്റിക്‌ 

. കമ്മ്യൂണിസ്റ്റ്‌ വിരുദ്ധന്‍ 

. പെട്ടെന്ന്‌ കമ്മ്യൂണീസ്‌റ്റാ 
|: കും. 


കലാകനമുദി 48 


എനിക്കു വിശ്വാസമില്ല. എന്‍. ഗോപാലപിളള 
ഗ്രൂരനായിരുന്നുവെന്ന്‌ ചിലര്‍ പറയാറുണ്ട്‌. 
ശരിയല്ല. ഞാന്‍ കെ. ബാലകൃഷ്ണന്‍െറ 
“കൌമുദിയില്‍ നല്ല ലേഖനങ്ങള്‍ എഴുതുമ്പോ 
ഴൊക്കെ സ്ററാഫ്‌ റൂമില്‍ വന്ന്‌ അദ്ദേഹം 
"എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്‌. ആവര്‍ത്തിക്കട്ടെ. 
അന്യന്‍െറ നന്മയെ ആദരിക്കാത്തവന്‍ മനുഷ്യ 
നല്ല.” . 

“നിങ്ങളെങ്ങനെ 
വച്ചിരിക്കുന്നു?” 

'“ഞാന്‍ സ്രതീയാണോ എല്ലാം മറക്കാന്‍? 

“സാഹിത്യകാരന്‍ മാര്‍ക്കുവേണ്ടി ചോദിക്കുക 


ഇ്രതമാരതം ഓര്‍മ്മിച്ചു 


യാണ്‌. നിങ്ങള്‍ അടുത്തകാലത്തെങ്ങാനും 
പോകുമോ?” 
“ഞാന്‍ പോയാലും വിശേഷമൊന്നുമില്ല. 


നക്ഷ്രതങ്ങള്‍ അപ്പോഴും വിടരും. പനിനീര്‍പ്പൂ 
ക്കള്‍ കണ്ണുതുറക്കും. ജലാശയങ്ങള്‍ ചിരിക്കും. 
താമരപ്പൂക്കളില്‍  സൌന്ദര്യതരംഗം ചലനം 
കൊളളും. 


സ്പര്‍ശം 


കൂര്‍മ്മന്‍ എക്‌സ്രപഷനിസ്ററ്‌ നാടകകര്‍ 
ത്താവു കൈസറുടെ മനോഹരമായ നാടകമാണ്‌ 
From Morn to Midnight എന്നത്‌. ഒരു ബാങ്കില്‍ 
ചെക്ക്‌ മാറാന്‍ ചെന്ന ഒരു തരുണിയുടെ 
കൈയില്‍ സ്പര്‍ശിക്കാനിടയായ കാഷ്യര്‍ 
അതോടെ ഹര്‍ഷോന് മാദത്തില്‍ വീണു. ബാ 
ങ്കില്‍നിന്നു വലിയ ഒരു തുക മോഷ്ടിച്ചുകൊണ്ട്‌ 
അയാള്‍ അവളുടെ പിറകേ ഓടി. “നിന്‍െറ 
സൌരഭ്യം വായുവില്‍ തങ്ങിനിന്നു. നീ തിളങ്ങി, 
സ്വനിതമുയര്‍ത്തി, നീ നഗ്നമായ കൈ എന്‍െറ 
കൈയില്‍ വച്ഛു, കണ്ടറില്‍ക്കൂടി നിന്‍െറ 
ശ്വാസം ഈഷ്മളതയോടെ വന്നു' എന്ന്‌ 
അയാള്‍ പറഞ്ഞു. സ്രതീ വഴങ്ങിയില്ല. കാഷ്യര്‍ക്കു 
സംഭവിച്ച ദുരന്തമാണ്‌ ഈ നാടകം ചിശ്രീകരി 
ക്കുന്നത്‌ . സ്രതീയുടെ സ്പര്‍ശത്തിന്‌ അരതകണ്ടു 
മാര്ത്രികശക്തിയുണ്ട്‌ . കവിതയുടെ സ്പര്‍ശം 
സ്രതീസ്‌ പര്‍ശംപോലെ മൃദുലമാകുമ്പോഴാണ്‌ 
സഹൃദയന്‍ കൂടുതല്‍ രസിക്കുക. “വരുമോ 
കുങ്കുമംതൊട്ട സാന ധ്യശോഭകണക്കവള്‍ '' എന്നു 
കുഞ്ഞിരാമന്‍നായര്‍ ചോദിക്കുമ്പോള്‍ ആ വരി 
തരുണിയുടെ മൃദുലസ്‌ പര്‍ശ്രപതീതി ഉളവാക്കു 
ന്നു. വിശദീകരിക്കാനോ തെളിയിക്കാനോ എന്നെ 
ക്കൊണ്ടാവില്ല. ശ്രീ. പി.ആര്‍. നാഥന്‍െറ 
“കൊമ്പ്‌ എന്ന ചെറുകഥ (മാതൃഭൂമി ആഴ്ച 
പ്പതിപ്പ്) കാഠിനൃമാര്‍ന്ന പുരുഷസ്‌ പര്‍ശ്രപതീതി 
യാണു ഇനിപ്പിക്കുക. ഒരുദ്യോഗസ്ഥനു മമതാ 
ബോധത്തിന്‍െറ ആധിക്യം. അതുകൊണ്ടുതന്നെ 
അയാള്‍ക്ക്‌ അസ്വസ്ഥത. മൃഗത്തിന്‍െറ കൊമ്പു 
വളരുമ്പോലെ ആ മമത വളരുന്നു. കൊമ്പു 
വളര്‍ന്നാല്‍ മൃഗം ചവിട്ടും അപ്പോള്‍ ഒരു 
മാര്‍ഗ്ഗമേയുളളു. കൊമ്പു മുറിക്കണം. ഉദ്യോ 
ഗസ്ഥന്‍െറ മമതയെന്ന കൊമ്പു മുറിച്ചാലേ 
അയാളുടെ അസ്വസ്ഥത മാറൂ എന്നാണ്‌ 
പി.ആര്‍. നാഥന്‍ പറയുക. കഥയിലെ ഈ 
രണ്ടംശങ്ങളും പനിനീര്‍പ്പൂവും സൌരഭ്യവുമെന്ന 
പോലെ, പാലും ജുലവുമെന്നപോലെ ചേരാതെ 
മോരും മുതിരയുമെന്നപോലെ വേര്‍തിരിഞ്ഞു 
നില്ക്കുന്നു. അങ്ങനെ വേര്‍തിരിഞ്ഞു നില്ക്കു 


ന്നതുകൊണ്ടു കൃതിമത്വത്തിന്‌ “ശക്തി കൂടുന്നു. 
ഭാവമല്ല, ശബ്‌ ദമാണ്‌ ഇക്കഥയില്‍ പാധാന \ 
മാര്‍ജ്‌ ജിച്ചത്‌ . ഭാവം ശബ്ദമായി മാറുമ്പോഴാണ്‌ 
ഹൃദയസാരള്യം സ്പര്‍ശമൃദുത്വമായി മാറുന്നത്‌. 


കഥാകാരന്‍ മാര്‍ ഈ സത്യം മനസ്സിലാക്കിയില്ലെ 


ങ്കില്‍ രചന പരുഷമായിപ്പോകും. 


ഇ.എം.എസ്‌ 
ഞ്ലൂലയന്‍ ബാ(ര്‍)നസ്സിന്‍െറ ‘Flaubert’s 
Parrot” എന്ന ധിഷണാപരമെങ്കിലും മനോഹര 
മായ നോവലില്‍ വലയെ രണ്ടുതരത്തില്‍ 
നിര്‍വ്വചിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട്‌. (ഓര്‍മ്മയില്‍ 
നിന്നെഴുതുന്നത്‌ .) മീന്‍പിടിക്കാന്‍ നൂലുകൊണ്ടു 


. നിര്‍മ്മിച്ച ഒരുപകരണം എന്നത്‌ ഒരു നിര്‍വ്വചനും. 


അനേകം ദ്വാരങ്ങള്‍ക്കു നൂലുകൊണ്ടു പരിധികളു 
ണ്ടാക്കി അവയെ വെവ്വേറെയാക്കുന്നത്‌ എന്നതു 
രണ്ടാമത്തെ നിര്‍വ്വചനം. ആദ്യത്തേത്‌ നേരേ 
ചിന്തിക്കുന്നയാളിന്‍േറത്‌ . രണ്ടാമത്തേത്‌ വ്രക 
ഗതിയാര്‍ന്ന ചിന്തയുളള ആളിന്‍േറത്‌ . രശീ. 
ഇ.എം.എസ്സിന്‍െറ ഏതു ലേഖനവും ചിന്തയുടെ 
യും അതിന്‍െറ ആവിഷ്‌ കാരത്തിന്‍െറയും ട്ൂജുത 
യാല്‍, ആര്‍ജ്ജവത്താല്‍ ആകര്‍ഷകമാണ്‌. 


അദ്ദേഹത്തിന്‍െറ മതങ്ങളോടു യോജിക്കാത്ത. 


വര്‍പോലും ആ ആവിഷ്‌കാരസാരള്യത്തിന്‍െറ 
മുന്‍പില്‍ തലകുനിക്കാതിരിക്കില്ല. ദേശാഭിമാനി 


വാരികയില്‍ അദ്ദേഹമെഴുതിയ “'ജുമ്മുകാശ്മീ 


രിന്‍െറ ഭാവി” എന്ന ചെറിയ ലേഖനം ഈ 
സരളതയ്ക്കു നിദര്‍ശകമാണ്‌ . ്പാഥമികവിദ്യാല 
യത്തില്‍ പഠിക്കുന്ന കുട്ടിക്കുപോലും അദ്ദേഹം 
പറയുന്നതൊക്കെ മനസ്സിലാകും. ജര്‍മ്മന്‍ തത്ത്വ 
ചിന്തകന്‍ ഷോപന്‍ഹഅര്‍ (Schopenhauer 
1788-1860) മൂന്നുതരത്തിലുള്ള എഴുത്തുകാ 
രെക്കുറിച്ചു പറഞ്ഞിട്ടുണ്ട്‌ . ചിന്തിക്കാതെ എഴുതു 
ന്നവര്‍ ആദ്യത്തെ കൂട്ടര്‍. അവര്‍ ഓര്‍മ്മയില്‍നിന്ന്‌ 
അല്ലെങ്കില്‍ മററുള്ളവരുടെ പുസ്തകങ്ങളെ 
ആശ്രയിച്ച്‌ എഴുതുന്നു. ഇവരാണ്‌ ഏററവും 
കൂടുതലുളളത്‌ . രണ്ടാമത്തെ കൂട്ടര്‍ എഴുതുമ്പോള്‍ 
ചിന്തിക്കുന്നു. എഴുതാന്‍വേണ്ടി ഇവര്‍ ചിന്തിക്കു 
കയാണ്‌ . ഇക്കൂട്ടര്‍ സര്‍വ്വസാധാരണം. മൂന്നാമ 
ത്തെ ആളുകള്‍ എഴുത്താരംഭിക്കുന്നതിനുമുന്‍പ്‌ 
ചിന്തിച്ചുറപ്പിക്കുന്നു. ചിന്തിച്ചതുകൊണ്ടു മാതം 
എഴുതുകയാണിവര്‍. വിരളം ഈ വിഭാഗത്തില്‍ 
പെട്ടവര്‍. വിരളം എന്നു ജര്‍മ്മന്‍ തത്ത്വജ്‌ ഞാനി 
വിശേഷിപ്പിച്ചു എഴുത്തുകാരില്‍ പെടുന്നു ശ്രീ. 
ഇ.എം.എസ്‌. 


മിമന്‍തോ മൊറീ 


മ്യൂറിയല്‍ സ്പാര്‍ക്കിന്‍െറ (Muriel Spark) 
വിഖ്യാതമായ നോവലാണു മിമന്‍തോ മൊറീ 
(Memento Mori). മിമന്‍തോ മൊറീ എന്ന 
ലാററിന്‍ പ്രയോഗത്തിന്‍റെ അര്‍ത്ഥം "നീ 
മരിക്കുമെന്ന്‌ ഓര്‍മ്മിക്കുക എന്നാണ്‌. ഈ 
നോവലിലേക്കു കടക്കുന്നതിനുമുന്‍പ്‌ ജോണ്‍ 
ഒഹര എന്ന നോവലിസ്ററിന്‍െറ “Appointment 
in Samarra” എന്ന നോവലിന്‍െറ തുടക്കത്തില്‍ 
എടുത്തു ചേര്‍ത്തിട്ടുളള ചില വാക്യങ്ങള്‍ 
ഭാഷാന്തരീകരണം ചെയ്യേണ്ടിയിരിക്കുന്നു. സമര്‍ 
സിററ്‌ മൊമിന്‍റതോാണ്‌ ആ വാക്യങ്ങള്‍. 


“ബാഗ്ദാദിലെ ഒരു കച്ചവടക്കാരന്‍ പരിചാരകനെ 
ചന്തയില്‍ അയച്ചു ചിലതൊക്കെ വാങ്ങാന്‍. 


 അല്പസമയത്തിനുള്ളില്‍ പരിചാരകന്‍ വിളറി 
. വിറച്ചുകൊണ്ട്‌ വന്നു പറഞ്ഞു. യജുമാനനേ 


ഇപ്പോള്‍ ഞാന്‍ ചന്തയിലായിരുന്നപ്പോള്‍ ആള്‍ 
ക്കൂട്ടത്തിനിടയില്‍വച്ച്‌ ഒരുസ്‌ രതീ എന്നെ തള്ളി 
മാററി. ഞാന്‍ തിരിഞ്ഞുനോക്കിയപ്പോള്‍ അവള്‍ 
മരണമാണെന്നു മനസ്സിലാക്കി. അവള്‍ എന്നെ 
നോക്ക്‌ ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യം കാണി. 


. ഇപ്പോള്‍ അങ്ങ്‌ എനിക്ക്‌ അങ്ങയുടെ കുതിരയെ 


തരിക. ഞാന്‍ ഈ പട്ടണത്തില്‍നിന്ന്‌ കുതിരപ്പുറ 
ത്തു കയറി സഞ്ചരിച്ച്‌ വിധിയില്‍നിന്നു രക്ഷ 


- പ്ലെടട്ട. ഞാന്‍ സമാര*യിലേക്കു പോകാം. 


അവിടെ മരണം എന്നെ കണ്ടെത്തുകയില്ല. 


' കച്ചവടക്കാരന്‍ അയാള്‍ക്കു കുതിരയെ കൊടുത്തു. 


അയാള്‍ കുതിമുളളുകള്‍ അതിന്‍െറ പള്ളയില്‍ 
താഴ്ത്തി കുതിരയ്ക്ക്‌ എ്രതവേഗം പോകാമോ 
അര്തവേഗം പറന്നു. കച്ചവടക്കാരന്‍ ചന്തയില്‍ 
ച്ചെന്നു ജനക്കൂട്ടത്തില്‍ നിന്ന എന്നെക്കണ്ടു. 
അടുത്തുവന്ന്‌ അയാള്‍ ചോദിച്ചു. നീ എന്തിനാണ്‌ 
എന്‍െറ വേലക്കാരനെ കാലത്തു കണ്ടപ്പോള്‍ 
ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യം കാണിച്ചത്‌ ? ഞാന്‍ 
പറഞ്ഞു. അതു ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യമല്ല. 
അദ്‌ ഭുതപ്പെട്ടതിന്‍െറ ഞെട്ടല്‍ മാ്തമായിരുന്നു. 
ബാഗ്ദാദില്‍വച്ച്‌ അയാളെ കണ്ടപ്പോള്‍ ഞാന്‍ 
വിസ്മയിച്ചുപോയി. കാരണം ഇന്നു രാര്തി 


അയാളുമായി സമാരയില്‍വച്ച്‌ കൂടിക്കാഴ്ച ഉണ്ട്‌ 


പ 77 


എന്നതാണ്‌. 

മരണത്തിന്‍െറ അനിവാരൃതയെ സ്പഷ്ടമാ 
ക്കിത്തരുന്ന ഇക്കഥയുടെ കേന്ദ്രസ്ഥിതമായ 
ആശയംതന്നെയാണ്‌ സ്‌ പാര്‍ക്കിന്‍െറ നോവലി 
ലുമുളളത്‌. ഡെയിം ലെററി കോള്‍സ്ററണ്‍ 
എഴുത്തെഴുതുകയായിരുന്നു. റെറലിഫോണ്‍ ശ 
ബ്ദിച്ചു. മുന്‍പ്‌ എട്ടുതവണയും പറഞ്ഞ 
വാക്കുകള്‍ ഒന്‍പതാമത്തെത്തവണയും പറഞ്ഞിട്ട്‌ 
വിളിച്ചയാള്‍ ഫോണ്‍ താഴെവച്ചു. വാക്കുകള്‍ 
Remember you must die എന്നു മാത്രം. 
നോവലിലെ മറെറല്ലാക്കഥാപാര്തങ്ങള്‍ക്കും- 
എല്ലാവരും വാര്‍ദ്‌ ധകൃത്തിലെത്തിയവര്‍_ഇതേ 
രീതിയില്‍ സന്ദേശം ലഭിക്കുന്നു. റെറലി 
ഫോണിലൂടെ സംസാരിക്കുന്നത്‌ ആരെന്നറി 
ഞ്ഞുകൂടാ. സന്ദേശത്തിന്‍റെ വാക്കുകള്‍ക്കു 
മാററമില്ലെങ്കിലും അതിന്‍െറ നാദം പലപ്പോഴും 
വിഭിന്നം. ചിലപ്പോള്‍ സാംസ്‌ കാരികമായി ഉയര്‍ന്ന 
ആളാണ്‌ ആ വാക്കുകള്‍ പറയുന്നതെന്നു 
തോന്നും. മററു ചിലപ്പോള്‍ അആരതകണ്ടു ഉയര്‍ച്ച 


യില്ലാത്ത മട്ടിലും. കേള്‍ക്കുന്നവരുടെ ്രതികരണം 


ഓരോവിധത്തിലാണ്‌ . 

പത്താം അധ്യായം തുടങ്ങുന്നതു നോക്കുക. 
‘is that Mr. Godfrey Colston? said the man on 
the telephone. ‘yes speaking’ ‘Remember you 
must die’ said the man._‘Dame Lettie is not 
here’ he said flustered. ‘Who is that speaking?’ 
‘The message is for you ‘Mr. Colston’ ‘who is 
speaking?’ The man had ung up. (Page 131. 
Macmillan edition.) 

ഈ ശബ്ദം മതിവിരഭമത്തിന്‍െറ ഫലമല്ല. 
കേള്‍ക്കേണ്ടാത്തവര്‍പോലും അതു കേള്‍ക്കുന്നു. 
ഒന്നേ സമാധാനമായുളളു. മരണബോധം എല്ലാ 
വര്‍ക്കും വേണം. അതില്ലെങ്കില്‍ ജീവിതം 
വിരസമായിത്തീരും. ഒരു കഥാപാരതത്തിന്‍െറ 


ഇ.എം.എസ്‌ 
മതമാണിത്‌ . ഇത്‌ മ്യൂറിയല്‍ സ്പാര്‍ക്കിന്‍െറയും 
മതമാണെങ്കില്‍ വായനക്കാര്‍ക്കു പരാതിയില്ല. 
പക്ഷേ അതു നോവലിസ്ററിന്‍െറ മതമാണെന്നു 
തോന്നുമാറ്‌ സംഭവസന്നിവേശങ്ങള്‍ നടത്തിയി 
ട്ടില്ല അവര്‍. നോവല്‍ വായിച്ചഛതീരുമ്പോള്‍ മരണം 
നമ്മെ ഹോണ്‍ട്‌ ചെയ്യുന്ന (പതീതി. ആ പപതീതി 
ജുനിപ്പിക്കുന്നതു നല്ലതല്ലതാനും. കാരണം ഉത്‌ 
കൃഷ്‌ ടസാഹിത്യം ജീവിതത്തെ ദൃഡ്മീകരിക്കു 


 ന്നതേയുളളു. മരണം യാഥാര്‍ത്ഥ്യം, ജീവിതം 


മഹനീയമായ യാഥാര്‍ത്ഥ്യം. സന്നിപാതജ്വരം 
റിയാലിററി, പക്ഷേ ജ്വരമില്ലാത്ത അവസ്ഥ 
ഗ്രേയ്ററര്‍ റിയാലിററി. 


ഗുരുനാഥന്‍െറ പുലഭ്യം 


ശ്രീ. ചെങ്ങാരപ്പളളി നാരായണന്‍പോററിയു 
ടെ ശിഷ്യനാണ്‌ ഞാന്‍. സാറ്‌ എന്നെ എം.എ 
ക്ളാസ്സില്‍ “ലീലാതിലകം പഠിപ്പിച്ചു. എനിക്കു 
വല്ല വ്യാകരണവുമറിയാമെങ്കില്‍ അതു സാറ്‌ 
പറഞ്ഞുതന്നതാണ്‌ . ഞാനങ്ങനെ സ്നേഹിക്കു 
കയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാറ്‌ 
എന്നെ മാര്രമല്ല എന്‍െറ മുത്തച്ഛനെയും 
പുലഭ്യം പറഞ്ഞിരിക്കുന്നു. (ജനയുഗം വാരിക.) 
കേരളവര്‍മ്മ വലിയകോയിത്തമ്പുരാന്‍െറ ചില 
കൃതികളെ ഞാന്‍ മാനിക്കുന്നില്ല എന്നു പറഞ്ഞ 
താണ്‌ സാറിന്‍െറ രോഷമിളക്കിവിട്ടത്‌. സാഹി 
തൃമണ്‍ ഡലം രപജാധിപത്യത്തിന്‍െറ മണ്ഡലം 
പോലെയല്ലേ? ആര്‍ക്കും എന്തും പറയാം. 
ഗുരുനാഥന്‍െറ മതംതന്നെ ശിഷ്യനുമുണ്ടാ 
യിരിക്കണമെന്നുണ്ടോ? ഒരഭി്പായമാവിഷ്‌ കരി 
ച്ചതിന്‍െറ പേരില്‍ ഇരതവളരെ പുലഭ്യമാകാമോ ? 
സാറ്‌ അതിനെക്കുറിച് ചിന്തിച്ചുനോക്കണമെന്ന്‌ 
ഞാന്‍ അപേക്ഷിക്കുന്നു. 

ഞാന്‍ അടുത്തകാലത്ത്‌ സാറിന്‍െറ ഒരനന്തര 
വനെ കണ്ടപ്പോഴാണ്‌ സാറിനുണ്ടായ ഒരു 
ദനര്‍ഭാഗ്യത്തെക്കുറിച്ചറിഞ്ഞത്‌ . അതു കേട്ടപ്പോള്‍ 
കണ്ണീരൊഴുകുന്നത്‌ എനിക്കു നിയ്യന്തിക്കാന്‍ 
കഴിഞ്ഞില്ല. ആ അനന്തരവനോടു സാറ്‌ 
ചോദിച്ചാല്‍ അതിന്‍െറ സത്യാത്മകത വ്യക്ത 
മാകും. കഴിഞ്ഞയാഴ്ച സാറിന്‍െറ സഹോദരന്‍െറ 
മകളെ കണ്ടപ്പോഴും ആ ദാര്‍ഭാഗ്ൃയത്തിന്‍െറ 
ഓര്‍മ്മയാല്‍ ഞാന്‍ ആകുലാവസ്ഥയിലായി. 
എന്‍െറ പേനയില്‍നിന്ന്‌ എല്ലാ വാക്കുകളും 
വരും. പക്‌ ഷേ എനിക്കു നാലക്ഷരം പറഞ്ഞു 
തന്നവരെസ്സംബന ധിച്ച്‌ ആ വാക്കുകള്‍ വരില്ല. 
അതുകൊണ്ട്‌ അദ്‌ ദേഹത്തിന്‍െറ പുലഭ്യം ഞാന്‍ 
സവിനയം സ്വീകരിക്കുന്നു. സാറിനു സ്വസ്ഥതയും 
.ശരീരത്തിനു സുഖവും ഉണ്ടാകട്ടെ. 


* Samarra - ഇറാക്കിലെ പട്ടണം 


നവീനസാഹിതൃത്തില്‍ 
താല്‍പര്യമില്ലാതെക്ലാസന 
ന്ദര്യത്തില്‍ മാര്തം അഭിര 
മിക്കുന്നവരുണ്ടല്ലോ. നവീന 
സാഹിത്യ മദ്യംകുടിച്ച്‌ 
ഉന്മത്തരായവര്‍ അവരോട്‌ 
എഴുത്തച്‌ ഛന്‍െറ അധ്യാ 
ത്മരാമായണം ഒന്ന്‌ ചോ 
ദിച്ചാല്‍ കൊടുക്കില്ല. കൊ 
ടുത്താല്‍ തുഞ്ചത്താചാര്യന്‍ 
എക്‌സിസ്‌റ്റെന്‍ഷ്യല്‍ 
ഓട്ട്‌ സൈഡറായിരുന്നു 
വെന്ന്‌ അക്കൂട്ടര്‍ എഴുതി 
ക്കളയുമെന്ന്‌ അവര്‍ക്ക്‌ 


ധുനികോത്തര്‌ സാഹിത്യ 
മദ്യം കുടിക്കാത്തവര്‍ക്ക്‌ 
അവര്‍ കൈയിലിരിക്കുന്ന 
നവീനതമ സാഹിത്യകൃതി 
നല്‌ കുകയേയില്ല. കൊടു 
ത്താല്‍ അതിന്‌ കലയു 
മായി ഒരു ബന്ധവുമി 
ല്ലെന്ന്‌ അവര്‍ .പഖ്യാപി 
ക്കുമെന്ന്‌ അവര്‍ (ഗഹി 


ച്ചിട്ടുണ്ട്‌. 


കല്വാകഈമൂ | ഭ്‌ 


ടോംസിനെറ ബോബനും 5202799. 


ദ്വ ഖാതഡ്ഇ 
 വാല്ിദ്കയഭല്ാ 
S81 ൮൨൯൬൭൧ 
ഖാ അരുയ്മ്‌.. 


ആദ്യസ്ഥവി തൊഴി] ടു ആരുടെ 


വണ വ്ങുട്ടിനെ-തിത്തു 
ല്‍ മിത്തില്‍ നം ങ്ങ Ey ൪൨൭൬൯൮ ലാത്ത EST ൭ 
fr വിരു വത്സര ത്വ ട്‌ | ടന്നു. ശനി മന്‌? 


രടിടി€ടു8നം 


T ti 


07 


ബ്‌ റിയർ വീണു, 
പ 
നാകുഃ ./” 
ന്നു ഡു 3 പുര സം 
പറഞ്ഞിതു 


Noe 


| 


A . T\ FA Nj 2 => പി 


അടമല്‍ഞ്തലും്രീഭനം | അതവത്തുവശ്യമുണ്ടാടടെു- | 
വന്ന്‌ നമയുടെ കറമുടുവ൯ - നാല 
പി വാടി ടട തങിയാഷബ്ചരിാന്‍ . 


7: 
Ya 


